Regn . No . KERBIL /2012/ 45073 

dated 5 - 9 -2012 with RNI 
Reg. No. KL/TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


012. 


( 
69 


GOVERN 


കേരള 
സ 


നർക്കായ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2018 ജനുവരി 2 
2nd January 2018 

1193 ധനു 18 
18th Dhanu 1193 


നമ്പർ 


Vol . VII ) 


No. 


Thiruvananthapuram, 

Tuesday 


1939 പൌഷം 12 
12th Pousha 1939 


PART III 
Forest Department 


അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (ഭരണം) ഓഫീസ്, തിരുവനന്തപുരം 


ദർഘാസ് പരസ്യം 


നമ്പർ ഇഔ1- 50900 / 2017. 


2017 ഡിസംബർ 15. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം വനം വകു പ്പാ സ്ഥാനം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
(എസ്റ്റേറ്റ് ഓഫീസർ) താഴെ വിവരിക്കുന്ന ജോലിക്ക് പൊതുമരാമത്തുവകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച 
കവറുകളിൽ പ്രവൃത്തിയുടെ പേര് കാണിച്ചുകൊണ്ടുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2018 ജനുവരി മാസം 
10 -ാം തീയതി പകൽ 3 മണിവരെ തിരു വ ന ന്ത പുരത്തെ വനം വകു പ്പാ സ്ഥാനത്തിലുള്ളഎസ്റ്റേറ്റ് ഓഫീസിൽ 
സ്വീകരിക്കുന്നതും 3.30 - ന് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - 4/2017 - 18 - വനം വകുപ്പാസ്ഥാനത്ത് ഇൻസിനറേറ്റർ 
( Fuel Free Garbage Disposer with Wet Waste Chamber & Pollution Control Device ) സ്ഥാപിക്കു ന്നത് 


സംബന്ധിച്ച് - 4,95,000 . 


നിരതദ്രവ്യം - > 12 ,375. 


ടെണ്ടർ ഫോറത്തിന്റെ വില 


990 + GST 119 . 


Gaz . No. 1 / 2018 /DTP (Forest ). 


269 


KERALA GAZETTE 


[PART III 


TECHNICAL SPECIFICATION 


Equipment 


Effective Height from G /Level 
Capacity 
Chimney 
Chimney Dia 
Cylindrical Chamber 


Wet Waste Chamber 
Conical Chamber 


Inner Phase 
Thermal Insulation 
Outer Phase 
Erection 


Fuel Free Solid Waste incinerator with Wet waste Chamber & 
Pollution Control Device 
12 Meters 
80 Kg/ Hr. 
Stainless Steel Pipe , Gr. 304 
200mm 
Dia :840mm , Height:1000mm , Thickness : 6mm 
Material: Non - Corrosive Alloy Steel Plate 
Additional Chamber for Burning Wet Waste 
Top Cone with Additional Neck Support & Bottom Cone for 
Ash Collection 
High quality Fire Cement Concrete ( thermally treated and cured ) 
50mm thick glass wool (Density -96kg/m3) 
1mm thick Aluminium sheet (22 gauge ) 
Erected upon four legs made of TATA / JINDAL steel pipe of dia 
| 100mm & thickness 5mm 

Waste charging door, inspection door & Ash collection door 
| 0 . 55 Cubic Meter 

Inbuilt Multi- level pollution control water trips scrubbing system , 
with depressurised water saving technology 
Erected upon four legs made of TATA / JINDAL of dia 2 " and 
thickness 5mm 
3 Meter x 5 meter 12cm Thickness RCC 
Semi- Permanent roof covering the equipment 


Door 


Volume 
Emission Control Device (Scrubber) 


Erection 


Concrete platform 
Civil work 


കരാറുകാരുടെ ക്ളാസ് - എ , ബി & സി . 
ഡിവിഷൻ എസ്റ്റേറ്റ് ഓഫീസ്, വനം വകുപ്പാസ്ഥാനം, തിരുവനന്തപുരം. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 10- 1- 2018 , 3.00 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 10- 1- 2018 , 3. 30 മണി. 
പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - കരാർ തീയതി മുതൽ 30 ദിവസം. 

ഏതെങ്കിലും കാരണങ്ങളാൽ 10 - 1 - 2018 - ൽ ഈ ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ മേൽ നിബന്ധനകൾക്ക് 
വിധേയമായി 17 - 1- 2018 - ന് അതേ സമയത്തും സ്ഥലത്തും പ്രസ്തുത ദർഘാസ് നടത്തുന്നതായിരിക്കും. 

പകരം ദർഘാസ് സമർപ്പിക്കേണ്ട തീയതിയും സമയവും 17- 1- 2018, 3. 00 മണി. 
പകരം ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 17 - 1- 2018 , 3. 30 മണി. 

ദർഘാസ് ഫോറം ആവശ്യമുള്ള കരാറുകാർ അവരുടെ തിരിച്ചറിയൽ രേഖയും ഫോറത്തിന്റെ വിലയും ഹാജരാക്കിയാൽ 
മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുക യു ള്ളൂ . ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാര ണ വശാലും തിരികെ 
നൽകു ന്ന ത ല്ല . ദർഘാസ് പമാ ണ ങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് പമാ ണ ത്തോടൊപ്പം - 200 - ന്റെ 
മുദ്ര പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 

നിശ്ചിത നിര ത ദ വ്യം തിരു വ ന ന്തപുരം വനം വകു പ്പാ സ്ഥാനത്തുള്ളഎസ്റ്റേറ്റ് ഓഫീസറുടെ പേരിൽ പ്ളഡ് ജ് 
ചെയ്തതും പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്ത കരാറുകാരുടെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

- നിരതദ്രവ്യം തിരുവനന്തപുരം വനം വകുപ്പാസ്ഥാനത്തുള്ളഎസ്റ്റേറ്റ് ഓഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ സ്ഥിര 
നിക്ഷേപമായോ ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടായോ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റായോ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

19 - 8- 1997 - ലെ കേരള സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 84 / 97 /പിറ്റിയിലെ വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

ആർ. എസ്. ജയകുമാർ, 
വനം വകുപ്പാസ്ഥാനം, 

അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്റർ 
തിരുവനന്തപുരം. 

(എസ്റ്റേറ്റ്ഓഫീസർ). 


270 


2nd JAN, 2018] 


FOREST DEPARTMENT 


തിരുവനന്തപുരം ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


3 . 


നമ്പർ എ1-4800 / 2017 - 18. 

2017 ഡിസംബർ 12. 
തിരു വ ന ന്ത പുരം ഡിവി ഷ നിൽപ്പെട്ടതും താഴെ 
പട്ടികയിൽ വിവരിക്കുന്നതുമായ കശുമാവ് തോട്ടങ്ങളിൽ നിന്നും 
നിലവിലുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
30 -6- 2018 വരെ കശുവണ്ടി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള 
അവകാശം തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതാഴെ 
പറയുന്ന സ്ഥലത്തും സമയത്തും പരസ്യമായി ദർഘാസ് 
ലേ ത്തിൽ വിൽക്കു ന്ന താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ നിന്ന് 
ലഭിക്കുന്നതായിരിക്കും. ലേലദിവസം രാവിലെ 10 മണിവരെ 
സീൽ ചെയ്ത കവറിലുള്ള ദർഘാസ് തിരു വ ന ന്ത പുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
തോട്ട ത്തിന്റെ പേര്, വാഗ്ദാനം ചെയ്ത വില എന്നിവ 
ദർഘാസിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ലേലദിവസം 
പൊതു അ വ ധി യായി പ്രഖ്യാ പി ക്കു ന്ന പക്ഷം അടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം 
നട ത്തു ന്ന താ ണ് . ആദ്യ ലേല ദിവസം എന്തെങ്കിലും 
കാരണത്താൽ ഏതെങ്കിലും തോട്ടത്തിന്റെ ലേലം നടക്കാതിരി 
ക്കു കയോ ലേലം വിളി കൊള്ളാൻ ആരും തയ്യാറാകാതെ 
വരുകയോ ലേലം റദ്ദാക്കുകയോ അഥവാ പുതിയ തോട്ടങ്ങൾ 
ഉൾക്കൊള്ളിക്കേണ്ടിവരികയോ ചെയ്താൽ അപകാരമുള്ള 
തോട്ട ങ്ങൾ താഴെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ലേ 
ദി വ സ ങ്ങ ളിൽ അതേ സമയത്ത് തിരു വ ന ന്ത പുരം 
ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സിൽവെച്ച് ലേലം ചെയ് 
വിൽക്കു ന്ന താ ണ് . ലേലം കഴി ഞ്ഞ യു ട ൻ അ പ്പോൾ 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതും ദർഘാസ്/ ലേല നിബന്ധനപ്രകാരമുള്ള 
അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 


വില്ലേ ജാ ഫീസറിൽ നിന്നും വാങ്ങി നിര ത ദ്രവ്യം 
കെട്ടിവെയ്ക്കുന്നതിനു മുമ്പായി സമർപ്പിക്കുകയോ 
ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസ്സൽ 
പരിശോധനയ്ക്ക് ഹാജരാക്കുകയോ ചെയ്യേണ്ടതാണ്. 
അല്ലാത്തവരെ ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ 
അനുവദിക്കുന്നതല്ല . 
ദർ ഘാ സ് / ലേലം കൊണ്ടയാൾ ദർഘാസ്/ ലേല 
തുകയുടെ 35 % ( കുറഞ്ഞത് - 20, 000 , പരമാ വധി 
- 1,00,000 ) ലേലം കഴിഞ്ഞാലുടൻ തന്നെ ഒടുക്കേണ്ട 
താണ്. മൊത്തം ലേലത്തുക - 20,000 - മോ അതിൽ 
കുറവോആണെങ്കിൽ മുഴുവൻ ലേലത്തുകയും ലേലം 
കഴിഞ്ഞാലുടൻ ഒടുക്കേണ്ടതാണ്. അതിന് മുടക്കം 
വരുത്തിയാൽ അയാൾ കെട്ടിവച്ചിട്ടുള്ള നിരതദ്രവ്യം 
ഗവൺമെന്റിലേക്ക്കണ്ടുകെട്ടുന്നതും പാട്ടാവകാശം 
അയാളുടെ പൂർണ്ണ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും 
ലേലം ചെയ്യു ന്നതും എന്നാൽ അ തിൽ വച്ച് വല്ല 
ലാഭ വു മു ണ്ടാ യാൽ അയാൾക്ക് അതി ന വ കാ ശ 
മില്ലാത്തതുമാകുന്നു . അപ്രകാരം ലേലം ചെയ്യുന്നതിൽ 
വച്ച് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ 
ആയത് റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതു 
മാകുന്നു . 
ദർഘാ സ് / ലേലത്തിൽ വിജയിക്കുന്ന ആളിന്റെ 
നിര ത ദ വ്യം അയാൾ ഒ ടു ക്കേ ണ്ട തായ ലേല 
സംഖ്യയിൽ തട്ടിക്കിഴിക്കുന്നതും വിജയിക്കാത്തവരുടെ 
നിര ത ദ വ്യം ലേലം കഴി ഞ്ഞാ ലു ടൻ തിരിച്ചു 
കൊടുക്കുന്നതുമാണ്. 


5 . 


ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളിന്റെ 
പേരിൽ ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. എന്നാൽ 
യാതൊരു കാരണവും ചൂണ്ടിക്കാണിക്കാതെ ലേലം 
നിരാകരിക്കു ന്നതിനുള്ള അധികാരം ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ 
പട്ടികയിലെ ഏതെങ്കിലും തോട്ടം ലേലത്തിൽ നിന്നും 
ഒഴിവാക്കാനോ, പുതുതായി ഏതെങ്കിലും തോട്ടം കൂടി 
ഉൾപ്പെടുത്തി ലേലം ചെയ്യുന്നതിനോ, ലേലം ചെയ്യുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


-- നിരതദ്രവ്യം -ഓരോ തോട്ടത്തിനും - 2,000 (രണ്ടായിരം 
മാത്രം) വീതം. 


ദർഘാസ് ഫോറത്തിന്റെ വില - 300 + ജി .എസ്. റ്റി . 
(ഓരോ തോട്ടത്തിനും പ്രത്യേകം). 


6 . 


ലേലത്തീയതിയും സമയവും - 11 - 1 - 2 018 രാവില 
11 മണി. അന്നേദിവസം ലേലം നടക്കാത്ത തോട്ട ങ്ങൾ 
15 - 1 - 2 018 , 11 മണി. 15 - 1 - 2 0 18 - നും ലേലം നട ക്കാത്ത 
തോട്ടങ്ങൾ 22 - 1 -2018 രാവിലെ 11 മണി. 


ലേലസ്ഥലം - ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സ് , 
വഴുതയ്ക്കാട്, തിരുവനന്തപുരം. 
കാലാവധി- ഉടമ്പടി തീയതി മുതൽ 30- 6-2018 വരെ. 

നിബന്ധനകൾ 


ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായി പാട്ടക്കാരനെ 
അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
ബാക്കി മുഴുവൻ ദർഘാസ്/ ലേലത്തുകയും മൊത്തം 
ദർഘാ സ് / ലേലത്തുകയുടെ 5 % വന വി ക സന 
നികുതിയും നിയമാനുസൃതമായ മറ്റ് നികുതിയും 
ഏറ്റവും കുറഞ്ഞത് - 1,000 - മോ ലേലത്തുകയുടെ 
10 %- മോ ഏതാണോ കൂടുതൽ അത് സെക്യൂരിറ്റിയായും 
അടച്ച് - 200 - ന്റെ മുദ്രപത ത്തിൽ നില വിലുള്ള 
വ്യ വ സ്ഥ കൾക്ക് വിധേ യ മായി ഉടമ്പടി എഴുതി 
ഒപ്പുവെയ്ക്കേണ്ടതാണ്. അതിനു മുടക്കം വരുത്തിയാൽ 
യാതൊരു കാരണവശാലും കാലാവധി ദീർഘിപ്പിച്ചു 
നൽകു ന്ന തില്ല . ബാക്കി ദർഘാസ്/ ലേല ത്തു കയും 
സെക്യൂരിറ്റിയും ഒടുക്കാ തി രു ന്നാൽ പാട്ടാ വകാശം 
റദുചെയ്യുകയും പാട്ടക്കാരൻ നേരത്തെ കെട്ടിവച്ചിട്ടുള്ള 
മുഴുവൻ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 
കൂടാതെ ടി തോട്ടം വീഴ്ച വരുത്തിയ ആളിന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം ചെയ്യുന്നതും 
അ തിൽ വെച്ച്എന്തെങ്കിലും നഷ്ട മു ണ്ടാ യാൽ 
ആദ്യ ലേലക്കാര നിൽ നിന്നും നില വി ലി രി ക്കുന്ന 
റവന്യൂ റിക്കവറി ആക്ട്അനുസരിച്ചോ യുക്തമായ മറ്റ് 
മാർഗ്ഗങ്ങളിലൂടെയോ ഈടാക്കുന്നതുമാണ്. 


ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്ര ഹ 
മു ള്ള വർ ഓരോ തോട്ട ത്തിനും - 2, 000 വീതം 
നിര ത ദ വ്യം ലേല ത്തി നു മുമ്പ് ഒടു ക്കേ ണ്ട തും 
അപ്രകാരം നിരതദ്രവ്യം ഒടുക്കാത്തവരെ ദർഘാസ് 
ലേലത്തിൽ പങ്കു കൊള്ളാൻ അനുവദിക്കു ന്ന തല്ലാ 
ത്തതുമാകുന്നു . 
ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 
അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട 

271 


2 . 


KERALA GAZETTE 


[PART III 


14 . 


15 . 


കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ 
പതിമാസ കണ ക്കു കൾ ഓരോമാസവും 5 -ാം 
തീയതിയ്ക്ക്മുൻപായിബന്ധപ്പെട്ട റെയിഞ്ചാഫീസർക്കും 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്കും സമർപ്പിക്കേണ്ടതാണ്. 
അതിനു വീഴ്ച വരുത്തുന്നപക്ഷം ഓരോ വീഴ്ചയ്ക്കും 
- 50 വീതം പിഴ വസൂൽ ചെയ്യുന്നതാണ്. 
ശേഖരണം നടത്തിയ കശുവണ്ടി കടത്തി കൊണ്ടു 
പോകുന്നതിന് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറിൽ നിന്നും 
നിർബന്ധമായും പാസ്സ് വാങ്ങേണ്ട താ ണ് . വീഴ്ച്ച 
- വരുത്തിയാൽ ഉചിത്മായ പിഴ ഈടാക്കുന്നതാണ്. 
ദർഘാസ്/ ലേല ത്തി നു ശേഷം ലഭിക്കുന്ന പോസ്റ്റ് 
ഓഫ്റു കൾ വനം വകു പ്പിലെ നില വിലുള്ള 
നിബന്ധനകൾക്ക് വിധേയമായി പരിഗണിക്കുന്നതാണ്. 
മറ്റു ബാധ്യതകളൊന്നുമില്ലെങ്കിൽ വിൽപ്പന നികുതി, 
ആദായ നികുതി, കാർ ഷി കാ ദായ നികു തി 
എന്നിവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ കാലാവധി 
കഴിഞ്ഞ് 6 മാസത്തിനകം ഹാജരാക്കിയാൽ സെക്യൂരിറ്റി 
ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് പാൻകാർഡ് 
നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. 


16 . 


17 . 


- 9 . 


- 18. 


10 . 


പട്ടികയിൽ രേഖപ്പെടുത്തിയ 11- 1- 2018 - ലെ ലേലത്തിൽ 
ലേലം വിളി കൊ ള്ളാത്ത തോട്ട ങ്ങ ളുടെ പുനർ ലേലം 
15 - 1 - 2018 പകൽ 11 മണിക്ക് നട ത്തു ന്ന താ ണ് . വീണ്ടും 
പു നർ ലേലം ആവ ശ്യ മായി വന്നാൽ 22 - 1 - 2018 പകൽ 
11 മണിക്കും തിരു വ ന ന്ത പുരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ആഫീസിൽവെച്ച് ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 


| 7. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾ ലേലത്തിന് 

മുൻ പാ യി കശു മാവ് തോട്ട ങ്ങ ൾ നേരിൽകണ്ട് 
പരി ശോ ധിച്ച് വിള വു ക ളുടെ ഗുണവും തരവും 
നല്ലതുപോലെ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതും ലേലത്തിനു 
ശേഷം ഉണ്ടാകുന്ന പരാതികൾ സാധാരണഗതിയിൽ 

പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 
8 . ദർഘാസ്/ ലേലം വിളി കേൾക്കുന്ന ആൾ ലേലത്തിന് 

ഒരു പൂർണ്ണ തീരു മാനം ഉണ്ടാകാതെ പിന്മാറാൻ 
പാടി ല്ലാ ത്തതും അപ കാരം പിന്മാ റി യാൽ 
ഡിപ്പാർട്ട് മെന്റിന് വരുന്ന നഷ്ട ത്തിന് അയാൾ 
ഉത്തരവാദിയാകുന്നതുമാണ്. ലേലപ്പരസ്യ വിജ്ഞാപന 
വ്യവസ്ഥകൾ കണ്ട് ബോദ്ധ്യപ്പെട്ട് ഒപ്പിട്ട് തരേണ്ടതും 
കൂടാതെ 9 - 3 - 197 6 - ലെ കേരള സർക്കാർ 
ഉത്തരവ് ( പി ) 62 / 76 എ . ഡി .യിലെ നിബന്ധനകളും 
16 - 12 - 2008 - ലെ കേരള ഗസറ്റിലെ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം) - ന്റെ പാ .( 5) 7698 / 2008 
നമ്പർ ഉത്തരവിലെ നിബന്ധനകളും ബാധകമാകുന്നതുമാണ്. 
ലേലക്കാരൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫൈനാൻസ് 
ആക്ട് പ്രകാ രമുള്ള ആദായ നികുതി നിശ്ചിത 
സമയത്തും നിരക്കിലും നൽകാൻ ബാധ്യസ്ഥനാണ്. 
ദർഘാസ്/ ലേല ത്തിൽ വിജയിക്കുന്ന പാട്ട ക്കാ രൻ 
മുഴു വൻ കശു വ ണ്ടിയും ശേഖ രിച്ച് സർക്കാർ 
തീരു മാ ന ത്തിന് വിധേ യ മായി കേരള കാർഷ 
ഡെവ ല പ്പ് മെന്റ് കോർപ്പറേ ഷ നേയോ അ വരുടെ 
അംഗീകൃത ഏജന്റുമാരേയോ അതാത് കാലയളവിൽ 
ഗവൺമെന്റ് അംഗീകരിക്കുന്ന വിലയ്ക്ക് നൽകേണ്ട 
താണ്. കൂടാതെ കശുവണ്ടി സംഭരണവും വിതരണവും 
സംബന്ധിച്ച് നിലവിലുള്ളതും അതാത് കാലങ്ങളിൽ 
ഗവൺമെന്റ് പുറ പ്പെടു വി ക്കു ന്ന തു മായ എല്ലാ 
ഉത്തരവുകളും പാട്ടക്കാരന് ബാധകമാണ്. 
കരാ റു കാ രൻ ആവ ശ്യ പ്പെടു ന്ന പക്ഷം ടിയാന്റെ 
കൂലിക്കാരെ താമസിപ്പിക്കു ന്ന തിനും കശു വണ്ടി 
സൂക്ഷിക്കുന്നതിനും സ്ക്വയർ മീറ്ററിന് - 5 പ്രകാരം 
ഒരു ഷെഡ് തോട്ടത്തിനുള്ളിൽ പണിയുന്നതിന് സ്ഥലം 
അനുവദിക്കുന്നതാണ്. ഷെഡ് അനുവദിക്കുന്നതിനുള്ള 
അവകാശം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ 
നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്ക് മുൻപായി ഷെഡ് 
കരാറുകാരൻ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. ഷെഡ് 
പണിയുന്നതിനുള്ള സാധനങ്ങൾ നിലവിലുള്ള സീനിയ 
റേജ് നിര ക്ക് പ്രകാരം വന ത്തി നു ള്ളിൽ നിന്നും 
സൗകര്യം ഉള്ളപക്ഷം ശേഖരിക്കുവാൻ അനുവദിക്കുന്ന 

താണ്. 
12. കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് 

ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാരന്റെ 
ചുമതലയിൽ വെട്ടി നീക്കം ചെയ്തിരിക്കണം. വീഴ്ച 
വരുത്തിയാൽ യുക്തമായ പിഴ കരാറുകാരനിൽ നിന്നും 

ഈടാക്കുന്നതാണ്. 
13 . തോട്ടത്തിൽ യാതൊരു കാരണവശാലും തീപിടിക്കാതെ 

നോക്കി സംരക്ഷിക്കേണ്ടത് കരാറുകാരന്റെ പ്രധാന 
ചുമ ത ല യാ ണ് . കാട്ടുതീ മൂല മോ മറ്റു പ്രതികൂല 
കാലാ വസ്ഥ മൂലമോ വല്ല നഷ്ടവും നേരിട്ടാൽ 
ആയതിന് കരാ റു കാ രന് യാതൊരു വിധ നഷ്ട 
പ രി ഹാ ര ത്തിനും യാതൊരു വിധ അ വ കാ ശവും 
ഉണ്ടായിരിക്കുന്നതല്ല. 


പട്ടിക 


കമ 
നമ്പർ 


കശുമാവ് തോട്ടത്തിന്റെ 

പേര് 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


പാലോട് റെയിഞ്ച് 


11 . 


60.00 


5 .350 


6 . 920 


19.50 


4. 014 


9 . 00 


20.00 


6 . 72 


15 .00 


15 . 00 


1994 പച്ചമല 
1980 കാലൻകാവ് 
1980 പുളിച്ചാമല 
1980 പച്ചമല 
1981 പച്ചമല , കൊട്ടിയംകോണം 
1997 കാലൻകാവ് 
1983 ഒഴുകുപാറ 
1985 വാമനപുരം 
1997 ഇളമ്പക്കോട് 
1980 വാമനപുരം 
1955 ചെക്കോണം 
1979 കുടവനാട് 
1980 ചൊക്കൻവിള 
1980 പനയമുട്ടം 
1980 ഇരപ്പുപാറ 
1981 വള്ളിക്കുന്ന് 
1976 ചെക്കോണം ( കരിപ്പുമല ) 
1955 ചെക്കോണം 

പരുത്തിപ്പള്ളി റെയിഞ്ച് 
1988 പറക്കത്തേരി 


18 . 514 


7 . 40 


6. 250 


3.520 


1. 660 


2 . 0209 


9. 370 


8 . 904 


19 


8 . 80 


272 


2nd JAN. 2018] 


FOREST DEPARTMENT 


കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം ഡിവിഷണൽ - കരാ റു കാ രുടെ ക്ലാസ് - ( A ക്ലാസ്.). സർക്കാർ 
ഫോറസ്റ്റാഫീസിലോ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസുകളിലോ 

അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഗുണനിലവാരമുള്ളതും 
നേരിട്ട് അന്വേഷിച്ച് അറിയേണ്ടതാണ്. 

C .P . W. D . അംഗീകാരമുള്ളതുമായ സാമഗ്രികൾ ഉപയോഗിച്ച് 
ഇത്തരം പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കിയുള്ള 

6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. 
- ( ഒപ്പ്) 
ഡിവിഷണൽ 

ഡിവിഷൻ/ റെയിഞ്ച്- തെന്മല ഡിവിഷൻ, ആര്യങ്കാവ്, 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസർ 

തെൻമല റെയിഞ്ച് 
തിരുവനന്തപുരം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). - പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാ വ ധി 

3 മാസം. 

- ദർ ഘാസ് പ്രമാണം വെബ്സൈറ്റിൽ ലഭ്യ മാ കുന്ന 

തീയതിയും സമയവും - 1 - 2 - 2018 രാവിലെ 10 മണി മുതൽ. 
തെന്മല ഡിവിഷൻ 

- ദർഘാസ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്ന തീയതിയും 
- ഇ -ദർഘാസ് പരസ്യം 

സമയവും - 6 - 2 - 2018 രാവിലെ 10 മണി മുതൽ 15 - 2 - 2018 

വൈകിട്ട് 3 മണിവരെ. 
നമ്പർ ഡി - 2952 / 2016. 

- 2017 ഡിസംബർ 8. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20- 2 -2018, 
കേരള ഗവർണ്ണർക്കുവേണ്ടി തെന്മല ഡിവിഷണൽ 

വൈകിട്ട് 4 മണി. 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പവ്യ ത്തിക്ക് 

ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള 
ഗുണ നിലവാരമുള്ളതും C .P . W . D . അംഗീകാരമുള്ളതുമായ സർക്കാർ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി, 
സാമഗ്രികൾ ഉപയോഗിച്ച് വനം - വന്യജീവി വകുപ്പിലോ മറ്റ് 

സ്കാൻ ചെയ്ത് മറ്റു രേഖകളുടെ പകർപ്പ്, സാധന സാമഗ്രി 
സർക്കാർ വകുപ്പുകളിലോ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് 

ക ളുടെ അംഗീകാരം/ ഗ്യാരന്റി സംബ ന്ധിച്ച രേഖ കൾ, 
EMD ഒഴി വാക്കു ന്ന തിനുള്ള സർട്ടിഫിക്കറ്റ് ( 

ഉണ്ടെങ്കിൽ) 
മുൻപരിചയമുള്ള പൊതു മ രാ മത്ത് വകുപ്പിൽ രജി സ്റ്റർ 

മുതലായവ ഓൺലൈനായി സമർപ്പിക്കേണ്ടതും ഇപ്രകാരം 
ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 

ഓൺലൈനായി സമർപ്പിക്കുന്ന രേഖകൾ സ്പീഡ് പോസ്റ്റ്/ 
സ്ഥാപ ന ങ്ങ ളിൽ നിന്നും ഓൺലൈൻ ദർഘാസുകൾ രജിസ്ട്രേഡ് പോസ്റ്റ് ആയി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ക്ഷണിക്കുന്നു . ദ ർ ഘാ സ് ( പമാ ണ ങ്ങളും ദർഘാസ് - മുമ്പാകെ ടെണ്ടർ തുറക്കുന്ന തീയതിക്ക് മുമ്പായി സമർപ്പിക്കേ 

ഷഡ ളു കളും www. etenders. kerala . gov.in എന്ന ണ്ടതുമാണ്. 
വെബ് സൈറ്റിൽ ലഭ്യ മാ ണ് . ദർഘാസിനോ ടൊപ്പം 

-- ഇ - ടെണ്ട റു മാ യി ബന്ധ പ്പെട്ട മറ്റു വിവ ര ങ്ങ ൾ 
സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് പ്രമാണ വില NIC /KITM - 108 mcmo www .etenders.kerala . gov.in 
എന്നിവ SBI-യുടെ Internet Online Banking വഴിയോ മറ്റ് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന contact us - ൽ നിന്നോ ഈ 
ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈൻ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. 
ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു 

നട ത്തുന്ന കോർ ബാങ്കിംഗ് സൗക ര്യ മു ള്ള ബാങ്ക് 
എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www. etenders.kerala .gov.in അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) 
എന്ന വെബ് സൈറ്റിൽ കാണിച്ചി രി ക്കുന്ന ഓൺലൈൻ ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. 

ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിര സിക്ക പ്പെടുന്നതാണ്. 
ദർഘാസുകൾ www.etenders.kerala . gov.in വെബ്സൈറ്റിലൂടെ 

ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി 

പറ ഞ്ഞി രിക്കുന്ന അതാത് കവറുക ളിൽ മാത്രം സമർപ്പി 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ 

ക്കേ ണ്ട താ ണ് . കരാ റു കാർ വിവ ര ങ്ങ ൾ അപ് ലോഡ് 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാ സു കൾ ഒരു 

ചെയ്യു ന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗക ര്യ ങ്ങ ൾക്കും 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . നിശ്ചിത സമ യ നഷ്ടത്തിനും വനം വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 
പരിധിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ തുറക്കുന്ന തീയതി ഒരു പൊതു അവധി യാ യി 

പ്രഖ്യാപിക്കുക യോ സാങ്കേ തി ക മായ മറ്റേ ത ങ്കിലും 
- ദർഘാസ് ഫോറത്തിന്റെ വില , പവർ ത്തിയുടെ 

കാരണങ്ങളാലോ ടെണ്ടർ തുറക്കാതെ വന്നാൽ തൊട്ടടുത്ത 
ഉദ്ദേ ശി ക്കുന്ന അ ട ങ്കൽ തുക എന്നിവ താഴെ പ്പ റ യും 

പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും ടെണ്ടർ 
പ കാ ര മാ ണ് . ടി വിവ ര ങ്ങൾ ഏക ദേശം മാത്ര മാ ണ് . 

തുറക്കു ന്ന താ യി രിക്കും. കരാ റു കാ രു ടെയോ അവരുടെ 
യഥാർത്ഥ തുകയും വിവ ര ങ്ങ ളും ഓൺലെനിൽ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ലഭ്യമായിരിക്കും. 

ഓഫീസർ ദർഘാസ് തുറക്കുന്നതാണ്. കരാറുകാരോ അവരുടെ 

പ്രതിനിധികളോ സന്നിഹിതരല്ലെങ്കിലും ഡിവിഷണൽ ഫോറസ്റ്റ് 
- ദർഘാസ് നമ്പരും ദർഘാസ് സൂചന നമ്പരും 

ഓഫീസർ ദർഘാസ് തുറക്കുന്നതാണ്. 
പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും - 01/2018 
ഡി - 2952 / 16 - ആര്യങ്കാവ്- റോസ്മല റോഡിന്റെ നവീകരണം 

- ദർഘാസ് സംബന്ധമായി വനം വകുപ്പിലും പി . ഡബ്ലു . 
( റോഡ് കോൺക്രീറ്റ്, ചപ്പാത്ത് നിർമ്മാണം, സംരക്ഷണഭിത്തി 

ഡി. യിലും നില വിലുള്ള എല്ലാ നിബന്ധ ന കളും സ്റ്റോർ 

പർച്ചേസ് റൂളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
നിർമ്മാണം എന്നിവ ) - 271 ലക്ഷം. 

- കൂടുതൽ വിവരങ്ങൾ തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് 
നിരതദ്രവ്യം - - 1,00,000. 

ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ: 0475 - 2344521) 
ദർഘാസ് ഫോറത്തിന്റെ വില - 7,500. 

പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 
ദ ർ ഘ ാ സ് ( പ മ ാ ണ ങ്ങളുടെ വി ൽ പ ന - ഡിവിഷണൽ 
www . etenders.kerala. gov. in om omoong108 mlmjo ഫോറസ്റ്റാഫീസ്, സി. മീനാക്ഷി ഐ .എഫ്.എസ്., 
ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 

തെന്മല . 

ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 
Gaz. No. 1/2018 /DTP (Forest). 

273 


KERALA GAZETTE 


[ PART III 


റാന്നി ഡിവിഷൻ 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 


സമയവും - 10 - 1 - 2018 , 3 മണി. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 5975 / 2017. 


2017 ഡിസംബർ 7. 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കുന്ന 
ജോലികൾ കരാറെടുത്ത് ചെയ്തു തീർക്കുന്നതിനായി താൽപര്യ 
മുള്ള യോഗ്യരായ രജിസ്റ്റേർഡ് കോൺട്രാക്ടർമാരിൽ നിന്നും 
ജോലിയുടെ വിവരം ആലേഖനം ചെയ്തിട്ടുള്ള സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ ജോലിക്കും 
പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 


ദർ ഘാസ് ഫോറങ്ങളും ജോലികളെ സംബ ന്ധിച്ച് 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയും അടച്ച് അപേ ക്ഷി ക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 10 - 1 - 2018 പകൽ 
ഒരു മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ദർഘാസുകൾ അന്നേ ദിവസം പകൽ 3 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില മടക്കി കൊടുക്കുന്നതല്ല. ടി ദിവസം പൊതു അവധിയായി 
വരു ന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും 
സമയത്തുംവച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


കമ 


നിരതദ്രവ്യം 


ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നമ്പർ 


റാന്നി റെയിഞ്ചിൽ ഒഴുവൻപാറയിൽ 


ഫ്ളെയിംഗ് സ്ക്വാഡ് റെയിഞ്ചാഫീസ് 
കെട്ടിടത്തിന്റെ നവീകരണ ജോലികൾ - 
- 4.72 ലക്ഷം 


11, 800 


വടശ്ശേരിക്കര റെയിഞ്ചിൽ ഗുരുനാഥൻമണ്ണ് 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരി ഡി യിൽ 
നാനാട്ടുമേടിൽ ആന്റിപോച്ചിംഗ് ക്യാമ്പ് 
ഷെഡ് നിർമ്മാണം - 4.95 ലക്ഷം 


12 , 400 


വടശ്ശേരിക്കര റെയിഞ്ചിൽ തണ്ണിത്തോട് 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കരിങ്ങഴ 
തോടിന് കുറുകെ പേക്കാവ് കടവടുപുഴ 
റോഡിൽ ചപ്പാത്ത് നിർമ്മാണം- 


- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തി യായ 
10 - 1 - 2018 പകൽ 3 .30 - ന് ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ളആളോ അ ദ്ദേ ഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ ടെണ്ടറു കൾ 
തുറക്കുന്നതായിരിക്കും. ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ പണ യ പ്പെ ടു ത്തി യതും ദേശീയ ഷെഡ്യൂൾ ഡ് 
ബാങ്കിൽനിന്ന് ലഭിക്കുന്നതു മായ നിശ്ചിത തുകതള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കു 
ന്നതായിരിക്കും. ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യ 
പ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടി 
രിക്കുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. വനം വകുപ്പിലും 
പൊതു മ രാ മത്ത് വകു പ്പിലും നില വി ലു ള്ളതും കാലാ 
കാലങ്ങളിൽ പുറപ്പെടുവിക്കുന്നതുമായ കരാർ വ്യവസ്ഥകൾ 
ഈ ജോലികൾക്കും ബാധകമായിരിക്കും. കരാറുകാരൻ 
നിർദ്ദിഷ്ട മാതൃകയിൽ " 200 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 


- 4.35 ലക്ഷം 


10 , 900 


4 റാന്നി റെയിഞ്ചിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസർ ക്വാർട്ടേഴ്സിലേക്കുള്ളഅപ്രോച്ച് 
റോഡ് പുനരുദ്ധാരണം - - 3.18 ലക്ഷം 


8,000 


ആകെ അടങ്കൽ തുക - ° 17.20 ലക്ഷം. 


ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക 


ഉട മ്പടി ഇല്ലാത്ത ദർഘാ സു കൾ നിര സി ക്കു ന്ന താണ്. 
ഏതെങ്കിലും കാരണവശാൽ ടി ജോലികളുടെഏതെങ്കിലും 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് - 950 + 
GST, ക്രമനമ്പർ 2- ന് - 1,000 + GST ക്രമനമ്പർ 3- ന് - 900 + 
GST, ക്രമനമ്പർ 4 - ന് - 700 + GST. 


ജോലിയുടെ ദർഘാസ് നടക്കാതെയിരുന്നാൽ ടി ജോലികളുടെ/ 
ജോലിയുടെ ദർഘാസ് വീണ്ടും 17 - 1- 2018 - ൽ മുൻ നിശ്ചയിച്ചതു 


കാലാവധി ക്രമനമ്പർ 1 മുതൽ 3 വരെ കരാർ തീയതി. 


മുതൽ മൂന്ന്മാസം, ക്രമനമ്പർ 4 - ന് കരാർ തീയതി മുതൽ 


പോലെ നടത്തുന്നതും ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 


രണ്ട് മാസം. 


- 274 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


No . D -5975 /2017. 


7th December 2017. 


Tender forms and other conditions can be obtained 


from the Office of the undersigned on application in 


writing and on payment of the cost of tender form and 


Separate sealed competitive tenders superscribing 
the name of works are invited by the undersigned , for 
and on behalf of the Governor of Kerala , from registered 
eligible contractors for the following works. 


taxes in cash ( not refundable ) up to 1 p . m . on 


10 - 1 -2018 . The filled up tenders will be received in this 


SI. 


EMD 


office up to 3 p . m . on 10 - 1 -2018 and opened by the 


Name of Work with 
PAC ( Approximate ) 


No. 


undersigned or an officer authorised by him on the same 


day at 3.30 p . m . at the office of the Divisional Forest 


1 Renovation of Flying Squad Range Office 

building at Ozhuvanpara in Ranni Range 
during 2017 -18 — " 4.72 lakh 


Officer, Ranni in the presence of the contractors attending 


11,800 


on the date. If the due date happens to be a holiday, the 


next working day will be the due date . 


2 


Construction of antipoaching camp shed at 


Nanattumedu in Gurunathanmannu Forest 


The tender forms are not transferable. The Earnest 


Station of Vadasserikkara Range during 
2017 -18 4.95 lakh 


Money Deposit noted against the work should be paid 


12 ,400 


along with the tenders by Demand Draft (Cheque will not 


3 


Construction of Chappath across 


be acceptable ) pledged in favour of the undersigned 


Karingazhathodu at Pekkavu - Kadavupuzha 


payable at any Nationalized Bank /Scheduled Bank . 


Road in 


Thannithodu Forest Station of 


Incomplete tenders and tenders without EMD are liable to 


Vadasserikkara 


Range during 


2017 - 18 


- 4.35 lakh 


10 , 900 


be rejected . The undersigned reserves the right to reject 


any tender without assigning any reasons thereof. 


4 Improvements to the approach road to 


All other conditions prevailing in the Kerala P. W . D . 


Divisional Forest Officer s quarters at Ranni 


and Forest Department are applicable to this tender also . 


in Ranni Range during 2017 - 18 — ^ 3 .18 lakh 


8 ,000 


The tenders not containing the prescribed preliminary 


Total PAC — 17. 20 lakh . 


agreement in Stamp Paper worth · 200 will be summarily 


Cost of tender form — 950 + GST for Sl. No. 1, 
- 1,000 + GST for Sl. No. 2 , · 900 + GST for Sl. No. 3, 


rejected. If there is no response to any of the works 


- 700 +GST for Sl. No. 4 . 


included in this notification , the same will be again 


Period of work - For Sl. No. 1, 2 , 3 — Three months 


tendered on 17 - 1 - 2018 as per the same conditions 


mentioned above, at the same time and venue . 


from the date of agreement and for Sl. No.42 months 
from the date of agreement. 


Last date and time of receipt of tender 
10 -1-2018 , 3 p . m . 


Office of the Divisional 
Forest Officer, 
Ranni. 


G . M . KOCHUKANJIRAM IFS , 
Divisional Forest Officer. 


275 


ലേലപരസ്യം 


നമ്പർജി2-9097/2017. 

2017ഡിസംബർ6. റാന്നിഡിവിഷന്റെകീഴിലുള്ളറാന്നി/വടശ്ശേരിക്കരഗൂഡിക്കൽഎന്നീറെയിഞ്ചുകളിലെവിവിധഫോറസ്റ്റ്കേസുകളിൽപ്പെട്ടതൊണ്ടിതടികൾ,വിറക്,മറ്റിനം വനവിഭവങ്ങൾഎന്നിവതാഴെപട്ടികയിൽഅതാതുറെയിഞ്ചിന്നേരെകാണിച്ചിട്ടുള്ളതീയതികളിൽപകൽ11മണിക്ക്റാന്നിഡിവിഷണൽഫോറസ്റ്റ്ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോ16-11-1998-ലെസർക്കാർഉത്തരവ്(എംഎസ്.)11/99,4-3-1999-ലെസർക്കാർഉത്തരവ്18/99വനംഎന്നിവപ്രകാരവുംതിരുവനന്തപുരംചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ(സംരക്ഷണം)12-6-2008-ലെപാ.(5)2613/08നമ്പരായുംഅഡീഷണൽപ്രിൻസിപ്പൽചീഫ്ഫോറസ്റ്റ്കൺസർവേറ്റർ(സംരക്ഷണം)22-11-2013-ലെ 

പാ.(5)-26274/2012നമ്പരായുംകേരളഗസറ്റിൽപ്രസിദ്ധീകരിച്ചിട്ടുള്ളലേലവ്യവസ്ഥകൾക്കുംനിലവിലുള്ളമറ്റുനിയമങ്ങൾക്കുംവിധേയമായിപരസ്യമായിലേലംചെയ്ത വിൽക്കുന്നതാണ്.നിർദ്ദിഷ്ടദിവസംപൊതുഒഴിവുദിവസമായിവന്നാൽപ്രസ്തുതലേലംഅടുത്തപ്രവൃത്തിദിവസംനിശ്ചിതസ്ഥലത്തുവെച്ച്നിശ്ചിതസമയത്ത്ലേലം നടത്തുന്നതായിരിക്കും.ലേലത്തീയതിക്ക്7ദിവസംമുൻപ്തന്നെലേലത്തിൽഉൾപ്പെടുത്തുന്നലേലവസ്തുക്കളുടെഇനം,അളവ്,എണ്ണംമുതലായവയുടെലോട്ട്തിരിച്ചുള്ളപട്ടിക അതാത്റെയിഞ്ചാഫീസുകളിൽപരസ്യപ്പെടുത്തുന്നതുംലേലത്തിൽപങ്കെടുക്കുവാൻആഗ്രഹിക്കുന്നവർലോട്ടുപ്രകാരമുള്ളതൊണ്ടിസാധനങ്ങൾനേരിൽപരിശോധിച്ച്അളവും ഗുണനിലവാരവുംബോദ്ധ്യപ്പെടേണ്ടതുമാണ്.ലേലത്തിനുശേഷംഇത്സംബന്ധമായപരാതികൾപരിഗണിക്കുന്നതല്ല.ലേലനിബന്ധനകളിൽവീഴ്ചവരുത്തുന്നപക്ഷം സർക്കാരിനുണ്ടാകാവുന്നസകലവിധകഷ്ടനഷ്ടങ്ങളുംതന്നിൽനിന്നുംഈടാക്കാവുന്നതാണെന്ന്സമ്മതിച്ചുകൊണ്ടുള്ളസമ്മതപത്രംലേലക്കാരൻഒപ്പുവയ്ക്കേണ്ടതാണ്. 


ലേലത്തിൽപങ്കെടുക്കുവാൻആഗ്രഹിക്കുന്നവർലേലസമയത്തിനുമുമ്പായിതേക്ക്തടികൾക്ക്-20,000മറ്റുതടികൾക്ക്-10,000മറ്റുവനവിഭവങ്ങൾക്ക്-4,000എന്ന ക്രമത്തിൽനിരതദ്രവ്യംകെട്ടിവെക്കേണ്ടതാണ്.ലേലത്തിൽവിളിച്ചിട്ടുള്ളതൊണ്ടിസാധനങ്ങളുടെവിലടിതുകയിൽകവിയുന്നില്ലായെങ്കിൽമുഴുവൻതുകയും(നിരതദ്രവ്യം ഉൾപ്പെടെ)ലേലംകഴിഞ്ഞാലുടനെകെട്ടിവെയ്ക്കേണ്ടതാണ്.ലേലത്തുക-20,000-ൽകവിയുന്നപക്ഷംലേലത്തുകയുടെ35%രൂപയോകൂടിയത്-1,00,000-മോഇതിൽഏതാണോ കൂടുതൽആതുകലേലംകഴിഞ്ഞാലുടൻതന്നെഒടുക്കേണ്ടതാണ്.കോടതിഉത്തരവ്അനുസരിച്ച്ലേലംചെയ്യുന്നതൊണ്ടിവസ്തുക്കളുടെമുഴുവൻവിലയുംലേലദിവസം തന്നെഒടുക്കേണ്ടതാണ്.ലേലംസ്ഥിരപ്പെടുത്തിയവിവരംലേലക്കാരനെഅറിയിക്കുന്നനോട്ടീസിന്റെതീയതിമുതൽ40ദിവസത്തിനകംബാക്കിവിലയുംഅതാതുകാലങ്ങളിൽ നിലവിലുള്ളനിരക്ക്പ്രകാരംനികുതികളുംഒടുക്കിലേലത്തിൽപിടിച്ചെടുത്തസാധനങ്ങൾനിയമാനുസൃതപാസ്വാങ്ങിനീക്കംചെയ്യേണ്ടതാണ്.ചീഫ്ഫോറസ്റ്റ് കൺസർവേറ്റർ8-1-2002-ലെFU(2)19414/2000നമ്പരായി18-1-2002-ലെ87-ാംനമ്പർകേരളസർക്കാർഅസാധാരണഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ളഎല്ലാനിബന്ധനകളുംസർക്കാർതടിഡിപ്പോകളിൽനിലവിലുള്ളലേലനിബന്ധനകളുംകാലാകാലങ്ങളിൽസർക്കാർപുറപ്പെടുവിക്കുന്നഉത്തരവുകളും ഈലേലത്തിന്ബാധകമായിരിക്കും.ലേലവ്യവസ്ഥകളിൽഎന്തെങ്കിലുംമാറ്റങ്ങളോകൂട്ടിച്ചേർക്കലോആവശ്യമായിവരുന്നപക്ഷംഅതാതുലേലത്തിൽപങ്കെടുക്കുന്നവരെലേലം തുടങ്ങുന്നതിനുമുമ്പ്വായിച്ചുകേൾപ്പിച്ച്ബോദ്ധ്യപ്പെടുത്തുന്നതായിരിക്കും.ലേലംസംബന്ധിച്ചകൂടുതൽവിവരങ്ങൾഅതാതുറെയിഞ്ചുകളിൽപ്രവർത്തിസമയങ്ങളിൽനേരിട്ട് അന്വേഷിച്ചാൽഅറിയാവുന്നതാണ്. 


KERALA GAZETTE 


പട്ടിക 


-ലേലസ്ഥലം 


ജനുവരിഫെബ്രുവരിമാർച്ച്ഏപ്രിൽ 


മേയ്ജൂൺജൂലൈആഗസ്റ്റ്സെപ്റ്റംബർഒക്ടോബർനവംബർഡിസംബർ 


16-1-2018 


7-2-2018 


7-3-2018 


17-4-2018 


8-5-2018 


7-6-2018 


10-7-2018 


6-8-2018 


10-9-2018 


4-10-2018 


7-11-2018 


6-12-2018 


റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്,റാന്നി 


18-1-2018 


9-2-2018 


9-3-2018 


19-4-2018 


10-5-2018 


12-6-2018 


12-7-2018 


8-8-2018 


12-9-2018 


8-10-2018 


9-11-2018 


11-12-2018 


റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്, വടശ്ശേരിക്കര റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്, ഗൂഡിക്കൽ 


22-1-2018 


12-2-2018 


13-3-2018 


23-4-2018 


15-5-2018 


14-6-2018 


17-7-2018 


10-8-2018 


14-9-2018 


11-10-2018 


13-11-2018 


13-12-2018 


ഡിവിഷണൽഫോറസ്റ്റ്ഓഫീസ്, റാന്നി. 


ജി.എം.കൊച്ചുകാഞ്ഞിരം,ഐ.എഫ്.എസ്., 

ഡിവിഷണൽഫോറസ്റ്റ്ഓഫീസർ. (കേരളഗവർണ്ണർക്കുവേണ്ടി) 


[PART III 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


Periyar East Division , Thekkady 


TENDER NOTICES 


(1) 


No. R -5902 /2017 . 


14th December 2017 . 


It is hereby notified to the information of the public that sealed tenders are invited from the Registered Forest 
Contractors for executing Fire Protection works and Eradication of Exotic weeds during 2017 - 18 in Periyar Range under 
Periyar East Division , Thekkady as shown in the table below . The tender form will be issued from the office of the 
Deputy Director , Periyar East Division , Thekkady up to 1 p .m . on 4 - 1- 2018 on remitting the cost of tender form + GST 
12 % . Duly filled up and sealed tenders in full form with EMD as mentioned in the schedule appended below can be sub 
mitted up to 2 .30 p .m . on 4 - 1- 2018 . The tender will be opened at 3 p .m . at the Office of the Deputy Director, Periyar East 
Division , Thekkady. 

In case the notified date happens to be a public holiday, the tender will be conducted on the next working day at 
the notified place and time, as per the same conditions. The Deputy Director, Periyar East Division reserves the power to 
exclude or postponed the tender on specific reasons. 

SCHEDULE 


Name of work 


EMD 


Sl. 
No. 


Tender 
No . 


Name of 
Range / Section 


Quantity 
in Kms. 


Basic 
Rate 


Cost of 
Tender 
Form 


Amount of 
Contract 


1 


2 /2017 


9 Km . 


19,228 


4,350 


1,73,052 


Periyar Range 
Manalar section 


500 + 
GST 12 % 


Clearing Boundary 
line to a width of 5 .2 mtrs . 
and fire tracing 3 Zig to 
Kuttainarthodu (4.5 Km .) 
Manalar to Pakkulam 
(2 Km .) Manalar to 
Kizhangupara (2 .5 Km .) 
Clearing Boundary line to 
a width of 5.2 mtrs . and 
fire tracing Sethukal 
to Komalamthookki — 9 Km . 


2 


3/2017 


9 Km . 


19,228 


4,350 


1,73,052 


Periyar Range, 
Thannikkudy 
section 


500 + 
GST 12 % 


3 


4/2017 


19,228 


10 , 300 


4,11,479 


Periyar Range, 
Ummikuppan 
section 


21.4 
Km . 


850 + 
GST 12 % 


Clearing Boundary line to 
a width of 5 .2 mtrs . and 
fire tracing Santhikkayam 
to Ayammaviduthy — 5 Km . 
Bammachimukku to 
Manakkavala — 6 Km . 
Ummikuppan to Anakuthy 
10 .4 Km . 


4 


5/2017 


11.5 


19 ,228 


5 ,550 


2 ,21, 122 


Periyar Range, 
Eravingalar 
section 


500 + 
GST 12 % 


Clearing Boundary line to 
a width of 5 .2 mtrs. and 
fire tracing Eravingalar to 
Mavady — 7 Km Eravingalar 
to Kizhangupara — 4.5 Km 


5 


6 /2017 


22 


8, 908 .33 


4 , 900 


1,95 ,983 


Periyar Range , 
Thannikkudy 
section 


Eradication of exotic weeds 
at Thannikkudy section area 
in Periyar Range — 22 Ha. 


500 + 
GST 12 % 


Ha. 


Gaz . No. 1 / 2018 /DTP (Forest ). 


277 


10 


KERALA GAZETTE 


[PART III 


Period of Contract - Fire line creation with in days from the date agreement subsequent maintanance 

of fire line 30 - 4 - 2018 . 
Last date and time of sale of tender forms- 4 - 1-2018 up to 1 p. m . 
Last date and time of receipt of tender 4 - 1 - 2018 up to 2 . 30 p . m . 
Date and time of opening of tenders - 4 - 1-2018 at 3 p . m . 
Alternate date — 5 -1-2018 at 3 p. m . 
Place of tender - Office of the Deputy Director (PT) Periyar East Division , Thekkady. 


CONDITIONS 


1. All the conditions in G . O . (Ms.) No. 26 /2017 / T & WLD dated 20 - 5 - 2017 will be applicable to 

this tender also . 
2 . Tender form (Appendix 9 ) and other details (Not applicable ) can be obtained from Deputy Director ( Project Tiger ), 

Periyar East Division , Thekkady on payment of cash or by Demand Draft (DD ) drawn in favour of 
Deputy Director (Project Tiger ), Periyar East Division , Thekkady payable on any Scheduled /Nationalized Bank . The 
cost of tender form will be fixed by Government from time to time. The application can also be downloaded from 
the official website of Kerala Forest Department and if the forms are downloaded from the website the cost of 
tender documents should be attached with DD from a Nationalized/Scheduled Bank as above , along with Part I 
tender. The cost of tender form once paid will be neither refundable on any account, nor be adjusted towards cost 

of any other tender forms. 
3 . The tender form shall be use only by the persons in whose name it is issued and for the work specified in the 

Schedule attached to the tender form . 
4. Before submitting the tender, the tenderer is expected to study and scrutinize all the conditions in the agreement 

to be executed , the draft of which can be had for perusal at the Deputy Director s Office, Thekkady on any 
working day during office hours . They are also requested to study the detailed tender conditions attached to the 
tender document. Any plea of ignorance of the agreement conditions or any other complaints regarding the said 

conditions received after the time of tender will not be entertained . 
5. Before submitting the tender, the tenderer shall visit the area of work to study all the field conditions and nature 

of work and quote his rate accordingly. No enhancement in rate due to any reason will be entertained thereafter . 
6 . The tenderer shall quote a firm percentage of the basic rate per Kilometers for creation of fire line and fire tracing 

and for hectare in the eradication of exotic weeds as in the schedule both in figures as well as in words in 
appropriate column in the tender from . In the case of tenderer quoting different total amount in words and 

figures, least of the same shall be considered valid and shall be binding on him /her. 
7. The tenderer shall submit the filled up tender form together with all the pages intact in a sealed cover addressed 

to “ The Deputy Director, Project Tiger Periyar East Division , Thekkady ” and superscribed “ Tender for (Name of 

work as specified in the first part of tender notice)” so as to reach the office as specified in the first part of tender notice. 
8. Tender received after the specified date and time or received without the requisite enclosures or tenders not 

written up in proper order or form will not be honoured . 
9. Each tender shall be accompanied by a Demand draft of a Nationalized / Scheduled Bank for the amount specified 

against each work as per the notification in favour of the Deputy Director, Periyar East Division , Thekkady as 

Earnest Money Deposit for the work . 
10 . All the corrections in the tender form shall be initiated by the tenderer himself. 
11 . Part I of the tenders received in due time will be opened by the Deputy Director, or his deputy at the time specified 

in the first part of tender notice in presence of such of tenderers present on that occasion . 
12 . Part II tenders (price bid ) of the tenderers whose Part-I tenders have been accepted only will be opened on the 

day to be declared subsequently. The time and place of opening of the Part II Tenders will be announced 

immediately on the acceptance of the Part I tender. 
13. The lowest tender will ordinarily be accepted , but the authority competent to accept the tender reserves the 

power of accepting or rejecting any tender without assigning any reason thereof. 
14 . No tenderer will be permitted to withdraw his offer within three months from the date of opening of the 

financial bid . 
15 . All the taxes prevailing at the time is applicable to this tender. 


278 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


11 


16 . The tenderer whose tender is accepted will be informed regarding the acceptance of his tender by a Confirmation 

Order issued through registered letter bearing in the address mentioned in the tender. The successful tenderer, 
within Seven days of receipt of confirmation of his tender, shall have to execute an agreement in the prescribed 
form ( Appendix 11) on a proper non -judicial Stamp Paper (worth . 100 ) to be supplied by him at his cost. If the 
Contractor fails to execute the agreement during the period , the tender will be cancelled and the Earnest Money 
Deposit submitted by the tenderer shall be stand forfeited . The work will be carried out at the risk and the cost 
of the tenderer or through any other method (including through the next higher tenderer). The loss if any, to the 
Government consequent to the default, if not paid by the defaulter within a reasonable time specified by the 
Deputy Director shall be treated as arrears of public revenue to be recovered by the defaulter under the provisions 
of the Kerala Revenue Recovery Act, 1968 and in such other manner as the Government may deem fit . The 

defaulter however will not be entitled for gain , if any. 
17 . The successful tenderer while signing the agreement shall furnish a security deposit for an amount equal to 

10 per cent of the total amount probable amount of contract. The security deposit will be released only after the 
successful completion of the contract work and after producing the Non Liability Certificate from the 

concerned officers. 
18. The successful tenderer shall give an undertaking at the time of execution of agreement that he shall not sell, 

mortgage or otherwise alienate the properties covered by the solvency certificate during the currency of the 

contract. 
19. The post -offers and representations sent, after receipt of the tender in respect of work shall not be considered on 

any grounds. 
20 . The Earnest Money Deposit of the unsuccessful tenderers will be returned as soon as possible after the tenders 

are finalized . 
21. The quantities of work shown in the Schedule are approximate and it may vary on actual execution of the work . 
22. The area shown in the tender schedule is approximate. The actual extent of the contract area may vary as per the 

final survey report, which will be binding on the successful tenderer. 
23. The contractor has to keep the fire line free from leaf litters throughout the contract period . 
24 . Payment in two installments will be made to the contractor on specific request and on submission of bill in the 

prescribed format at the following stages provided the condition specified as achieved . Payment will be made only 

through e-payment. 
25. Different stages at which payment will be made to the Contractors for fire line creation work are as follows. 

(1) First part payment up to 80 % of the agreed amount after completion of the work as specified . 
(ii) Balance 20 % of the agreed amount will be paid after completion of fire line creation works provided 

the entire fire line is maintained properly , free from leaf litters. 
25(a). Different stages at which the payment will be made to the contractors on eradication of exotic weeds 

are as follows. 

(i) First part payment up to 80 % of the agreed amount after completion of the work as specified . 
( ii) Balance 20 % of the agreed amount will be paid after completion of eradication of exotic weeds fully from 

the areas specified and a certificate in the Officer in charge . 
26 . It shall be open to the Deputy Director to cancel/reduce the quantity of work to be executed in the attached 

schedule based on site conditions and the Deputy Directors decision will be binding on the successful tenderer. 
If any additional item /s of work which are not included in the schedule are required to be carried out inevitably for 
reasons to be recorded , the contract area during the contract period, the successful tenderer is bound to execute 
that work for which payment worked out as per forest scheduled rate for such item will be made at the agreed 

rate in the contract. The cost of the work will be worked out as per the prevailing forest schedule of rate . 
27 . Kerala Forest Department reserves the right to execute the work through any other mode of execution other than 

through contract system if the tender offered by the contractors is not feasible according to the Department. 
28. The undersigned reserves the right to cancel the tender without assigning any reason . 

Further details can be available from the O /o Deputy Director (Project Tiger ), Periyar East Division , Thekkady and 
in Telephone No. 04869- 222027 on working days. 


279 


KERALA GAZETTE 


[PART III 


(2) 


No. G -6963/2017 . 


18th December 2017 . 


It is hereby notified for the information of the public that sealed tenders are invited from the Registered Forest 
contractors for executing Fire Protection works in various section during 2017 - 18 in Vallakkadavu Range under Periyar 
East Division , Thekkady as shown in the table below . The tender forms will be issued from the office of the Deputy 
Director, Periyar East Division , Thekkady upto 1 p .m . on 15 - 1 - 2018 on remitting the cost of tender form + GST (12 % ) . 
Duly filled up and sealed tenders in full form with EMD as mentioned in the schedule appended below can be submitted 
up to 2 .30 p .m . on 15 - 1 - 2018 . The tender will be opened at 3 p .m . at the Office of the Deputy Director, Periyar East 
Division , Thekkady. 


In case the notified date happens to be a public holiday , the tender will be conducted on the next working day at 
the notified place and time, as per the same conditions. Deputy Director, Periyar East Division reserves the power to 
exclude or postpone the tender on specific reasons. 


SCHEDULE 


sl . 


Tender 
No . 


Name of 
Rangel 
Section 


Name of 

Work 


Quantity 
(in Km .) 


Amount of 
Contract 


No. 


Basic EMD 
Rate 

(2 . 5 % ) 
(0) (7) 
9,6809 ,700 


(1) 


(2) 


( 3) 


Cost of 

tender 
form (. 2 % ) 

(8) 
800 GST 
( 12 % ) 


(4 ) 


(5) 


(9) 
3,87,200 


1 


07 /2017 


40 


Vallakkadvu 
Range , 
Thondiyar 
Section 


Clearing Boundary 
line to a width of 5.2 
meters and fire 
tracing — Vallakkadavu to 
Moolakkayam (6 km ), 
Moolakkayam to 
Thondiyar 
(4 Km ), 
Vanchivayal to 
Thadippalam 
Road (one side) 
(6 km ), 
Vallakkadavu to 
Vanchivayal Road 
( one side ) 
(4 Km ) 
Clearing Boundary 
line to a width of 104 
meters Around Shola 
at Pothinkandam 
( 10Km ), Around Shola 
at Pothinkandam 
and Thalikettipara area 
(10 Km ) 


2 


08 /2017 


20 


1 9,360 


9,700 


3,87,200 


800 -GST 
(12 % ) 


Vallakkadvu 
Range, 
Thondiyar 
Section 


09 /2017 


9 .510 


8 ,320 


3,32,800 


700 +GST 
(12 % ) 


Vallakkadvu 
Range , 
Gavi Forest 
Station 


Clearing Boundary 
line to a width of 5 .2 
meters and fire 
tracing Left side of 
Pachakanam 10th 
Mile (5.5Km .), 
Pamba Dam to 
Meenar through 


280 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


13 


(1) 


(2) 


(3) 


(5) 


(6 


(7) 


(8) 


4 


19 /2017 


9 km 


19, 360 


4,360 


1,74,240 


350 GST 
( 12 % ) 


Vallakkadvu 
Range, 
Allakkadvu 
Section 


KFDC Boundary 
( 10 Km .), 
3 - 10th Mile to 
Kullar (2 Km .), 
Scrapping 180 
cm . On either 
side and fire 
tracing a centre 
belt of 150 cm . 
Left side of 
Pachakanam 10th 
Mile (5 .5km ), 
Pamba Dam to 
Meenar through 
KFDC Boundary 
(10 Km .), 3 - 10th Mile to 
Kullar (2 Km ) 
Clearing Boundary 
line to a width of 10 .4 
Around Shola at 
40th Plantation area 
(6 Km ) Around 
Shola at Pala coupe 
area (3 Km ) 
Clearing Boundary 
line to a width of 5.2 
Gavi mala area 
for control burning 
(6 Km .) Manammutty 
Mala area for control 
burning (6km ) 1-1965 
Eucalyptus plantation 
area for control burning 
(6 km ) Early burning 
grass area ( @ 
716 .59 for 100 /Ha.) 
at Gavi mala area 
( 25 Ha.) Manammutty 
Mala area ( 25 Ha.) 
1 - 1965 Eucalyptus 
Plantation 


20 /2017 


18 km 


9,740 


4,400 


1 ,75 , 326 


Vallakkadvu 
Range, 
Various 
Sections 


350 +GST 
( 12 % ) 


Period of Contract — Fire line creation within 15 days from the date of agreement. 
The last date and time of sale of tender form — 15 - 1-2018 up to 1 p .m . 
Last date and time of receipt of tender — 15- 1-2018 , 2.30 p .m . 
Date and time of opening of tender — 15 - 1- 2018 , 3 p.m . 
Alternate date — 16 -1 -2018 , 3 p.m . 
Place of tender — 0 / the Deputy Director (PT), Periyar East Division , Thekkady. 


Gaz . No. 1/ 2018 /DTP ( Forest ). 


281 


14 . 


KERALA GAZETTE 


[PART III 


CONDITIONS 


1. 


All the conditions in the G . O . (Ms.) No.26 / 17 / T & WLD dated 20-5 - 2017 will be applicable to this tender also . 


2. Tender form (Appendix 9 ) and other details (Not Applicable ) can be obtained from Deputy Director (Project 

Tiger ) Periyar East Division , Thekkady on payment of cash or by Demand Draft (DD ) drawn in favour of 
Deputy Director (Project Tiger) Periyar East Division, Thekkady payable on any Scheduled /Nationalized Bank . 
The cost of tender form will be fixed by the Government from time to time. The application can also be 
downloaded from the official website of Kerala Forest Department and if the forms are downloaded from the 
website the cost of tender documents should be attached with DD from Scheduled /Nationalized Bank as 
above , along with Part I tender. The cost of tender forms once paid will be neither refundable on any account, 

nor be adjusted towards cost of any other tender forms. 
3. The tender form shall be used only by the persons in whose name it is issued and for the work specified in 

the schedule attached to the tender form . 
4. Before submitting the tender , the tenderer is expected to study and scrutinize all the conditions in the 
agreement to be executed , the draft of which can be had for perusal at the Deputy Director s Office , Thekkady 

day during office hours. They are also requested to study the detailed tender conditions 
attached to the tender document. Any plea of ignorance of the agreement conditions or any other complaint 

regarding the said conditions received after the time of tender will not be entertained . 
5. Before submitting the tender the tenderer shall visit the area of work to study all the field conditions and 

nature of work and quote his rate accordingly. No enhancement in the rate due to any reason will be entertained 
thereafter. 
The tenderer shall quote a firm percentage of the basic rate per kilometers for creation of fire line and fire 
tracing and for hectare in the eradication of exotic weeds as in the schedule both in figures as well as in words 
in the appropriate column in the tender form in the case of tenderer quoting different total amount in words and 
figures, least of the same shall be considered valid and shall be binding on him /her. 
The tenderer shall submit the filled up tender form together with all the pages intact in a sealed cover 
addressed to “ The Deputy Director (Project Tiger), Periyar East Division , Thekkady ” and superscribed “ Tender 
for (Name of the work as specified in the first part of tender notice .)" so as to reach this office as specified 

in the first part of tender notice . 
8. Tender received after the specified date and time or received without the requisite enclosures or tenders not 

written up in proper order or form will not be honoured . 
9. Each tender shall be accompanied by a Demand Draft of a Nationalized /Scheduled Bank for the amount 

specified against each work as per the notification in favour of the The Deputy Director, Periyar East Division , 

Thekkady, as Earnest Money Deposit for the work . 
10. All the corrections in the tender form shall be initialed by the tenderer himself. 

Part I of the tenders received in due time will be opened by the Deputy Director or his deputy 
at the time specified in the first part of the tender notice in the presence of such of the tenderers present on 

that occasion . 
12. Part - II tenders ( price bid ) of the tenderers whose Part -I tenders have been accepted only will be opened on 

the day to be declare subsequently . The time and place of opening of the Part II tenders will be announced 

immediately on the acceptance of the Part I tender . 
13. The lowest tender will ordinarily be accepted , but the authority competent to accept the tender reserves the 

power of accepting or rejecting any tender without assigning any reason thereof. 
14 . No tenderer will be permitted to withdraw his offer within three months from the date of opening of the 

financial bid . 
15. All the taxes prevailing at the time is applicable to this tender. 
16. The tenderer whose tender is accepted will be informed regarding the acceptance of his tender by a 

Confirmation Order issued through registered letter bearing in the address mentioned in the tender. The 
successful tenderer, within seven days of receipt of confirmation of his tender, shall have to execute an 


282 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


agreement in the prescribed form ( Appendix 11) on a proper non - judicial stamp paper (worth · 200 ) to be 
supplied by him at his cost. If the Contractor fails to execute the agreement during the period, the tender will be 
cancelled , and the Ernest Money Deposit submitted by the tenderer shall be stand forfeited. The work will be 
carried out at the risk and cost of the tenderer or through any other method (including through 
the next higher tenderer). The loss, if any, to the Government consequent to the default, if not paid by the 
defaulter within a reasonable time specified by the Deputy Director, shall be treated as arrears of public 
revenue to be recovered by the defaulter under the provisions of the Kerala Revenue Recovery Act 
1968 and in such other manner as the Government may deem fit. The defaulter however will not be entitled 
for gain , if any. 
The successful tenderer while signing the agreement shall furnish a security deposit for an amount equal to 10 
percent of the total Amount of Probable Amount of Contract. The security deposit will be released only after the 
successful completion of the contract work and after producing the Non Liability Certificate from the 
concerned office. 


18. The successful tenderer shall give an undertaking at the time of execution of agreement that he shall not sell , 

mortgage or otherwise alienate the properties covered by the solvency certificate during the currency of the 

contract. 
19. The post -offers and representations sent, after receipt of the tender in respect of the work shall not be 

considered on any ground . 
20. The Earnest Money Deposit of the unsuccessfal tenderers will be returned as soon as possible after the 

tenders are finalized . 
21. The quantities of work shown in the schedule are approximate and it may vary on actual execution of work . 
22. The area shown in the tender schedule is approximate. The actual extent of the contract area may vary as per 

the final survey report, which will be binding on the successful tenderer. 
23. The contractor has to keep the fire line free from leaf litters throughout the contract period . 
24. Payment in two installments will be made to the contractor on specific request and on submission of bill in 

the prescribed format at the following stages provided the conditions specified as achieved . Payment will be 

made only through e -payment. 
25. Different stages at which payment will be made to the Contractors for fire line creation works are as follows. 

(1) First part payment up to 80 % of the agreed amount after completion of the work as specified . 
(ii) Balance 20 % of the agreed amount will be paid after completion of fire line creation works, provide 

the entire fire line is maintained properly , free from leaf litters. 
25. (a ) Different stages at which the payment will be made to the Contractors on eradication of exotic 

weeds are as follows. 
(1) First part payment up to 80 % of the agreed amount after completion of work as specified . 
(ii) Balance 20 % of the agreed amount will be paid after completion of eradication of exotic weeds fully 

from the areas specified and a certificate in the Officer in charge. 
26 . It shall be open to the Deputy Director to cancel or reduce the quantity of work to be executed in 

the attached schedule based on the site conditions and the Deputy Director s decision will be binding 
on the successful tenderer. If any additional item /s of work which are not included in the schedule are required 
to be carried out inevitably for reasons to be recorded, the contract area during the contract period , the 
successful tenderer is bound to execute that work for which payment worked out as per forest schedule 
rate for such item will be made at the agreed rate in the contract. The cost of the work will be worked out as 

per the prevailing forest schedule of rate. 
27. Kerala Forest Department reserves the right to execute the work through any other mode of execution other 

than through contract system if the tender offered by the contractors is not feasible according to the 

Department. 
28. The undersigned reserves the right to cancel the tender without assigning any reason . 

Further details can be available from the O /o the Deputy Director (Project Tiger), Periyar East Division , 
Thekkady and in Tele Phone No. 04869- 222027 on Working days . 


283 


16 


KERALA GAZETTE 


[PART III 


No . 0 -7126 /2017. 


19th December 2017 . 


It is hereby notified for the information of the public that sealed tenders are invited from the Registered Forest 
contractors for executing Fire Protection Works in Thekkady Range of Periyar East Division , Thekkady during 2017 -18 
as shown in the table below . The tender forms will be issued from the office of the Deputy Director, Periyar East 
Division , Thekkady upto 1 p . m . on 15 - 1-2018 on remitting the cost of tender form + GST (12 % ). Duly filled up and 
sealed tenders in full form with EMD as mentioned in the schedule appended below can be submitted up to 2.30 p. m . on 
15 - 1 - 2018 . The tender will be opened at 3 p . m . at the office of the Deputy Director, Periyar East Division , Thekkady. 


In case the notified date happens to be a public holiday, the tender will be conducted on the next working day at 
the notified place and time, as per the same conditions. The Deputy Director, Periyar East Division reserves the power 
to exclude or postpone the tender on specific reasons . 


me C 


sion reserv 


er 


SCHEDULE 


EMD 


Sl. 
No . 


Tender 
No. 


Name of 
Rangel 
Section 


Name of 
Work 


Quantity 
(in Km .) 


Basic 
Rate 


Amount of 
Contract 


(1) 


(2) 


(3) 


(5) 
23 km 


O 
19,180 


(2.5 % ) 

(7) 
11,030 


Cost of 
tender form 
- (.2 % ) 

(8) 
900 +GST 
(12 % ) 


(9) 
4,41,030 


1 


10 /2017 


Thekkady 
Range/ 
Edappalayam 
Section 


(4) 
Fire Protection work 
Along the road side 
Anavachal to Anchuruli 
Left side 
(4.5 Km ), 
Along the road side 
Anavachal to 
Anchuruli right side 
(4.5 Km ) 
Holiday Home to 
Thondiyar 
(6 km ), 
Mannakkudy to 
Thondiyar 
(8 Km ) 


2 


11/2017 


24.5 km 


19 , 180 


11,750 


4 ,69,793 


1,000 + GST 

(12 % ) 


Thekkady 
Range/ 
Thekkady 
Section 


Fire Protection work 
Along the road 
side Kokkara 1st Gate to 
Karadikkavala left side 
(6Km ), Along the road 
side Kokkara 1st Gate 
to Karadikkavala right 
side (6 Km ) 
Kunthirikkapalam to 
Brandippara right 
side (4.5 km .) 
Kunthirikkapalam to 
Brandippara left 
side (4 .5 Km ) 
Check post to Boat 
landing (3 .5 Km ) 


284 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


(1) 


(2) 


(3) 


( 4 ) 


(8 ) 


(9 ) 


3 


12 /2017 


20. km 


19, 180 


9,590 


3,83,504 


Thekkady 
Rangel 
Mullakkudy 
Section 


800 GST 
(12 % ) 


4 


13/2017 


19 km 


19,180 


9 ,110 


3,64, 329 


800 +GST 
(12 % ) 


Thekkady 
Range/ 
Methakanam 
Section 


Fire Protection works 
along the road 
side from Mullakkudy to 
Methakanam 
( Left side) 10 Km 
Mullakkudy to 
Methakanam 
( Right side) 10 Km 
Fire Protection works 
from Methakanam to 
TN Boundary 1km 
Methakanam to 
Karadikavala 6 km 
Mavinchuvadu to 
Karadikavala 1km 
Mangladevi to 
Mavady 7 km 
Karadikavala to 
Poovarassu 4 km 
Fire Protection works 
along the road side 
from Karadikavala to 
Poovarassu 
(Right side ) 


5 


14/2017 


4 km 


19, 180 


1,920 


76,701 


200 + GST 
(12 % ) 


Thekkady 
Range/ 
Nellickampetty 
Section 


Period of Contract — Fire line creation within 15 days from the date of agreement. 
The last date and time of sale of tender form — 15 - 1-2018 up to 1 p. m . 
Date and time of receipt of tender — 15 - 1-2018, 2 . 30 p. m . 
Date and time of opening of tender - 15 - 1- 2018, 3 p . m . 
Alternate date — 16 -1-2018 , 3 p . m . 
Place of tender — O / the Deputy Director, (PT) Periyar East Division , Thekkady. 


CONDITIONS 


1. 


All the conditions in the G . O . (Ms.) No . 26 /2017 / T & WLD dated 20 -5 - 2017 will be applicable to this tender also . 


2. 


Tender forms ( Appendix 9 ) and other details (Not Applicable) can be obtained from Deputy Director (Project 
Tiger ), Periyar East Division , Thekkady on payment of cash or by Demand Draft (DD ) drawn in favour of 
Deputy Director ( Project Tiger), Periyar East Division , Thekkady payable on any Scheduled /Nationalized Bank . 
The cost of tender form will be fixed by Government from time to time. The application can also be 
downloaded from the official website of Kerala Forest Department and if the forms are downloaded from the 
website the cost of tender documents should be attached with DD from Scheduled /Nationalized Bank as 
above , along with Part I tender. The cost of tender forms once paid will be neither refundable on any account, 
nor be adjusted towards cost of any other tender forms. 


3. 


The tender forms shall be used only by the persons in whose name it is issued and for the work specified in 
the schedule attached to the tender form . 


4. Before submitting the tender , the tenderer is expected to study and scrutinize all the conditions in the 

agreement to be executed , the draft of which can be had for perusal at the Deputy Director Office, Thekkady 
on any working day during office hours. They are also requested to study the detailed tender conditions 
attached to the tender documents. Any plea of ignorance of the agreement conditions or any other complaints 

regarding the said conditions received after the time of tender will not be entertained . 
Gaz . No. 1/ 2018 /DTP ( Forest). 

285 


KERALA GAZETTE 


[PART III 


5. Before submitting the tender the tenderer shall visit the area of work to study all the field conditions and 

nature of work and quote his rate accordingly. No enhancement in rate due to any reason will be entertained 
thereafter. 
The tenderer shall quote a firm percentage of the basic rate per Kilometer for creation of fire line and fire 
tracing and for hectare in the eradication of exotic weeds as in the scheduled both in figures as well as in 
words in the appropriate column in the tender form in the case of tenderer quoting different total amount in 
words and figures, least of the same shall be considered valid and shall be binding on him /her. 
The tenderer shall submit the filled up tender form together with all the pages intact in a sealed cover 
addressed to “ The Deputy Director (Project Tiger), Periyar East Division , Thekkady” and superscribed tender 
for ( Name of work as specified in the first part of tender notice) so as to reach this office as specified in the 

first part of tender notice . 
8. Tender received after the specified date and time or received without the requisite enclosures or tenders not 

written up in proper order or form will not be honoured . 
Each tender shall be accompanied by a demand draft of a Nationalized /Scheduled Bank for the amount 
specified against each work as per the notification in favour of the The Deputy Director, Periyar East Division , 

Thekkady as Earnest Money Deposit for the work . 
10 . All the corrections in the tender form shall be initialed by the tenderer himself. 
11. Part I of the tenders received in due time will be opened by the Deputy Director or his deputy 

at the time specified in the first part of tender notice in the presence of such of the tenderers present on that 
occasion . 


Part II tenders (price bid ) of the tenderers whose Part I tenders have been accepted only will be opened on 
the day to be declare subsequently . The time and place of opening of the Part II tenders will be announced 

immediately on the acceptance of the Part I tender. 
13 . The lowest tender will ordinarily be accepted, but the authority competent to accept the tender reserves the 

power of accepting or rejecting any tender without assigning any reason thereof. 
14. No tenderer will be permitted to withdraw his offer within three months from the date of opening of the 

financial bid . 
15. All the taxes prevailing at the time is applicable to this tender. 
16 . The tenderer whose tender is accepted will be informed regarding acceptance of his tender by a Confirmation 

Order issued through registered letter bearing the address mentioned in the tender. The successful tenderer, 
within Seven days of receipt of confirmation of his tender , shall have to execute an agreement in the 
prescribed form (Appendix 11) on a proper non -judicial stamp paper (worth – 100 ) to be supplied by him at 
his cost. If the Contractor fails to execute the agreement during the period , the tender will be cancelled , and 
the Earnest Money Deposit submitted by the tenderer shall be stand forfeited. The work will be carried out at 
the risk and cost of the tenderer or through any other method (including through the next higher tenderer ). The 
loss, if any , to the Government consequent to the default, if not paid by the defaulter within a reasonable time 
specified by the Deputy Director, shall be treated as arrears on public revenue to be recovered from the 
defaulter under the provisions of the Kerala Revenue Recovery Act 1968 and in such other manner as the 

Government may deem fit . The defaulter however will not be entitled for gain , if any. 
17 . The successful tenderer while signing the agreement shall furnish a security deposit for an amount equal to 10 

percent of the total amount of Probable Amount of Contract. The security deposit will be released only after the 
successful completion of the contract work and after producing the Non Liability Certificate from the 
concerned officers. 
The successful tenderer shall give an undertaking at the time of execution of agreement that he shall not sell, 
mortgage or otherwise alienate the properties covered by the solvency certificate during the currency of the 

contract . 
19. The post offers and representations sent, after receipt of the tender in respect of the work shall not be 

considered on any ground . 
20. The Earnest Money Deposit of the unsuccessful tenderers will be returned as soon as possible after the 
tenders are finalized . 

286 


18 . 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


19 


21. 


The quantities of work shown in the Schedule are approximate and it may vary on actual execution of work . 


22. 


The area shown in the tender schedule is approximate . The actual extent of the contract area may vary as per 
the final survey report, which will be binding the successful tenderer. 


23. 


The contractor has to keep the fire line free from leaf litters throughout the contract period . 


24. 


Payment in two installments will be made to the contractor on specific request and on submission of bill in 
the prescribed format at the following stages provided the conditions specified are achieved. Payment will be 
made only through e -payment. 


25 . Different stages at which payment will be made to the Contractor for fire line creation works are as follows: 


(i) First part payment up to 80 % of the agreed amount after completion of the work as specified . 


(ii) Balance 20 % of the agreed amount will be paid after completion of fire line creation works, provided 

the entire fire line is maintained properly , free from leaf litters. 


25 . (a ) Different stages at which the payment will be made to the Contractors on eradication of exotic weeds are as 


follows: 


(1) First part payment up to 80 % of the agreed amount after completion of work as specified . 


( ii) Balance 20 % of the agreed amount will be paid after completion of eradication of exotic weeds fully 

from the areas specified and a certificate in the Officer in charge. 


26. It shall be open to the Deputy Director to cancel/reduce the quantity of work to be executed in 

the attached schedule based on the site conditions and the Deputy Director s decision will be binding 
on the successful tenderer. If any additional item /s of work which are not included in the schedule are required 
to be carried out inevitably for reasons to be recorded , the contract area during the contract period , the 
successful tenderer is bound to execute that work for which payment worked out as per forest schedule 
rate for such item will be made at the agreed rate in the contract. The cost of the work will be worked out as 
per the prevailing forest schedule of rate. 


27. Kerala Forest Department reserves the right to execute the work through any other mode of execution other 

than through contract system if the tender offered by the contractors is not feasible according to the 
Department. 


28 . 


The undersigned reserves the right to cancel the tender without assigning any reason . 


Further details can be available from the O /o the Deputy Director (Project Tiger), Periyar East Division , 
Thekkady and in Telephone No . 04869 -222027 on working days. 


Office of the Deputy Director (Project Tiger), 
Periyar East Division , Thekkady. 


Silpa V. KUMAR IFS , 
Deputy Director (PT). 


287 


20 


KERALA GAZETTE 


[PART III 


പെരിയാർ ടൈഗർ റിസർവ്വ് ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 

ദർഘാസ് പരസ്യം 
നമ്പർ ആർ. 6623/ 2017 . 

2017 ഡിസംബർ 19 . 
പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ പെരിയാർ റെയിഞ്ചിൽ 
2017 - 18 സാമ്പത്തിക വർഷം താഴെ ചേർത്തിരിക്കുന്ന സിവിൽ 
ജോലി ഏറ്റെടുത്ത് നടത്തുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 
രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുളളതുമായ എ / ബി / സി 
വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാർക്ക് മാത്രമേ 
ദർഘാസിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. 


മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രാഥമിക കരാർ - 200 - ന്റെ 
മുദ്രപത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1- 11- 1992 - ലെ 
ജി . ഒ.( എംഎസ്.) നമ്പർ 96/ 92 PW & D പ്രകാരമുള്ള ഗ്യാരന്റി 
ഈ ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. മുദ്രവച്ച 
കവറിൽ മാത്രമേ ദർഘാസുകൾ സ്വീകരിക്കുകയുള്ളു. 

ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ ഓഫീസിൽ നിന്നോ 
ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ കേരള വനം 
വകുപ്പിന്റെ വെബ്സൈറ്റായ www. keralaforest. org - യിൽ 
നിന്നോ അറിയാവുന്നതാണ്. 


- ടെണ്ടർ നിബന്ധനകൾ 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 

- ഏകദേശ 
അടങ്കൽ തുകയും 


( 2 . 5 % ) 


പെരിയാർ റെയിഞ്ചിലെ താമര സെക്ഷനിലെ 8,950 
സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര 

നിർമ്മാണം - 3,57 ,000 
2 പെരിയാർ റെയിഞ്ചിലെ ഇരവിങ്കലാർ 7,500 

സെക്ഷനിലെ ഇരവിങ്കലാർ ക്യാമ്പ് ഷെഡിന്റെ 

ടൈലിംഗ് ജോലികൾ - - 3, 00,000 
3 പരി യാ ർ ഓ യിഞ്ചി ലെ മ് ളാപ്പാറ 10,000 

സക്ഷ നില ഇ ഞ്ച പ്പാ റ യിൽ തടഞ് 
റീടെയിനിംഗ് വാൾ നിർമ്മാണം - 4,00 ,000 
4 പെരിയാർ റെയിഞ്ചിലെ രണ്ടാറ്റിൻകര 7,650 

സെക്ഷനിലെ പന യടിച്ചാനിൽ ട്രഞ്ച് 
റീടെയിനിംഗ് വാൾ നിർമ്മാണം - 3,05,000 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - ന് - 700 + 
ജി . എ സ്. ടി . 12 %, ക്രമ നമ്പർ 2, 4 , ഇ വയ്ക്ക് - 600 + 
ജി .എസ് . ടി . 12 %, ക്രമനമ്പർ 3 - ന് - 800 + ജി.എസ് . ടി . 12 %. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും 
11-1- 2018 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 11 -1- 2018 ഉച്ചകഴിഞ്ഞ് 1 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11 -1- 2018 
ഉച്ചകഴിഞ്ഞ് 2 . 30 മണി. 

പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
11 - 1 - 2018 - ൽ ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ 
12 - 1- 2018 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
16 - 1- 2018 - ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ധിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 
പവ്യത്തിയുടെ പേര് രേഖപ്പെടുത്തിയ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതുഅവധി ദിവസമായി 
വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയംവരെ 
ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിലേയും വനം 
വകുപ്പിലേയും എല്ലാ ദർഘാസ് നിബന്ധനകളും ടി ജോലിക്ക് 
ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. നിരതദ്രവ്യം 
പണമായി സ്വീകരിക്കുന്നതല്ല . നിരതദവ്യം ഡെപ്യൂട്ടി 
ഡയറക്ടർ ( പ്രൊജക്ട് ടൈഗർ), പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, 
തേക്കടിയുടെ പേരിൽ പണയപ്പെടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി 

288 


1. പ്രസ്തുത പ്രവൃത്തി അംഗീകരിക്കപ്പെട്ടിട്ടുളള പ്ളാൻ 
എസ്റ്റിമേറ്റ്, ഡിസൈൻ എന്നിവയനുസരിച്ച് പ്രവൃത്തി 
വിവരപ്പട്ടിക പ്രവർത്തന കലണ്ടർ പ്രകാരവും കരാർ 
അനുസരിച്ചും എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരവും 
കരാറുകാരൻ പൂർത്തിയാക്കേണ്ടതാണ്. 
2 . കേരളാ ഡീറ്റയിൽ ഡ് സ് പെസിഫിക്കേഷന്റെ 

പ്രസക്തമായ എല്ലാ വ്യവസ്ഥകളും കരാറുകാരൻ 
വായിച്ചു മനസ്സിലാക്കേ ണ്ട താ ണ് . പവ്യത്തിക്ക് 
ആവശ്യമായ സാധനങ്ങളുടെ ഗുണ നിലവാരം , 
പ്രവൃത്തിയുടെ ഗുണ നിലവാരം, പവ്യത്തിയുടെ 
അളവുകൾ, കരാറുടമ്പടിയിൽ ബാധകമായി വരേണ്ടുന്ന 
നിബന്ധനകൾ എല്ലാം മേൽപ്പറഞ്ഞ കേരള 
ഡീറ്റയിൽഡ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ 
അ നുസരിച്ച് ആയിരിക്കും ( ആർബിട്രേഷൻ 
സംബന്ധിക്കുന്ന ക്ലോസ് 73 മുതലായവ ഒഴികെ). 
3. പ്രവൃത്തി സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങൾ 
ഉണ്ടായാൽ ആ യത് ഒരു ആർബിട്രേഷനും 
(മധ്യസ്ഥതയ്ക്കും) വിധേയമാക്കുന്നതല്ല . തർക്കങ്ങളിൽ 
അ ന്തിമ തീരുമാനം ബന്ധപ്പെട്ട ടെക്നീഷ്യ ൻ 
കമ്മിറ്റിയുടേതായിരിക്കുന്നതാണ്. 
4. ഈ കരാറുടമ്പടി വച്ച് 10 ദിവസത്തിനുളളിൽ 

പ്രവൃത്തി നടത്തുന്നതിനായി സ്ഥലംഏറ്റുവാങ്ങുകയും 
സ്ഥലം ഏറ്റുവാങ്ങി 10 ദിവസത്തിനുള്ളിൽ പ്രവൃത്തി 
ആരംഭിക്കുന്നതിനും ഈ കരാറുടമ്പടിയുടെ ഭാഗമായി 
വച്ചിട്ടുളള പ്രവർത്തന കലണ്ടർ പ്രകാരം നിശ്ചിത 
സമയത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതുമാണ്. 
5. മുൻകൂട്ടി കാണാൻ കഴിയാത്ത കാരണത്താൽ നിശ്ചിത 
സമയത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ 
സാധിച്ചില്ലെങ്കിൽ നിശ്ചിത കാലാവധിയുടെ 20 % 
സമയം (അഞ്ചിൽ ഒന്ന്) കൂടി പിഴയില്ലാതെ യാതൊരു 
കാരണവശാലും നിരക്കിൽ വർദ്ധനവോ വ്യതിയാനമോ 
അ നുവദിക്കുന്നതല്ല . പസ് ത പവ്യത്തി 
പൂർത്തിയാക്കി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 
അവസാന അളവെടുത്ത് രേഖപ്പെടുത്തുന്ന ദിവസമാണ് 
പ്രവൃത്തി പൂർത്തിയാക്കിയ ദിവസമായി 
കണക്കാക്കുക. പ്രസ്തുത തീയതി മുതൽ കൃത്യം 
ഒരു വർഷം ഗ്യാരണ്ടി പീരിയഡായി കണക്കാ 
ക്കുന്നതാണ്. പ്രസ്തുത ഗ്യാരണ്ടി പീരിയഡിനുളളിൽ 
സംഭവിക്കുകയോ കാണുകയോ ചെയ്യുന്ന എല്ലാ 
കരാറുകളും സ്വന്തം ചെലവിൽ പരിഹരിക്കുന്നതിന് 
കരാറുകാരന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. 
ഈ കാര്യത്തിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയാൽ 
പ്രവൃത്തിയുടെ തകരാറുകൾ മറ്റൊരു ഏജൻസിയെ 
കൊണ്ട് പരിഹരിക്കുന്നതിനും അതിനുവേണ്ടി വരുന്ന 
ചെലവ് കരാറുകാരനിൽനിന്നും വസൂലാക്കുന്നതുമാണ്. 


2nd JAN , 2018] 


FOREST DEPARTMENT 


21 


6. കരാറുടമ്പടി വയ്ക്കുമ്പോൾ വയ്ക്കുന്ന ജാമ്യ 
നിക്ഷേപം പരിശോധനാ പീരിയഡിനു ശേഷം 
എഞ്ചിനീയറുടെ പരിശോധനാ സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കിയാലുടനെതന്നെ തിരിച്ചുനൽകുന്നതാണ്. 
പ്രസ്തുത പ്രവൃത്തി സംബന്ധമായി കരാറുകാരൻ 
കേരള വനം വകുപ്പിന് കീഴിൽ ഏതെങ്കിലും ഓഫീസിൽ 
എന്തെങ്കിലും തുക അടയ്ക്കാനുണ്ടെങ്കിൽ പ്രസ്തുത 
തുക കരാറുകാരനിൽനിന്നും വസൂലാക്കുന്നതുമാണ്. 
7. കരാറുടമ്പടി പ്രകാരം പ്രവൃത്തി പൂർത്തിയാക്കുന്നതിൽ 
കരാറുകാരൻ വീഴ്ച വരുത്തുകയാണെങ്കിൽ 
നിയമാനുസൃതം നോട്ടീസ് അയച്ച് പതിനാലു 
ദിവസങ്ങൾക്ക് ശേഷം കരാർ റദ്ദാക്കുന്ന തും 
പ്രവൃത്തിമറ്റൊരു ഏജൻസിവഴി പൂർത്തിയാക്കുന്ന 
തുമാണ്. അങ്ങനെ മറ്റൊരു ഏജൻസിയെകൊണ്ട് 
പ്രവൃത്തി പൂർത്തിയാക്കുന്നതുമൂലം ഉണ്ടാകുന്ന 
അധിക ചെലവ് മുഴുവൻ കരാറുകാരന്റെ ബിൽ 
തുകയിൽ നിന്നും സ്ഥാവരജംഗമ സ്വത്തുക്കളിൽനിന്നും 
വസൂലാക്കുന്നതിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
8. കരാർ ദുർബലപ്പെടുമ്പോൾ പ്രവൃത്തി നടത്തുന്ന 
സ്ഥലത്ത് സംഭരിച്ചു വച്ചിട്ടുള്ള എല്ലാ നിർമ്മാണ 
സാധനങ്ങളും യന്താപകരണങ്ങളും പ്രവൃത്തി 
നടത്തുന്ന സ്ഥലത്തുനിന്നും കരാറുകാരൻ മാറ്റാൻ 
പാടുള്ളതല്ല. പ്രസ്തുത സാധനങ്ങളെല്ലാം അളവെടുത്ത 
ശേഷം പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാനോ 
ലേലം ചെയ്ത് വിറ്റ വകയിൽ ലഭിക്കുന്ന തുക 
നഷ്ടപരിഹാര തുകയിൽ വകയിരുത്തുന്നതിനോ കേരള 
വനം വന്യജീവി വകുപ്പിന് പരിപൂർണ്ണമായ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 
9 . പ്രവൃത്തിക്കുവേണ്ടിഎന്തെങ്കിലും സാധനങ്ങളോ 
യ ന്താ പകരണങ്ങളോ കേ രള വനം വന്യ ജീവി 
വകുപ്പിന് നൽകിയിട്ടുണ്ടെങ്കിൽ അവ പ്രവൃത്തിക്ക് 
വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കേടുകൂടാതെ 
തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം കരാറുകാരന് 
ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ തിരിച്ചുനൽകാത്ത 
സാധനങ്ങളുടെ മാർക്കറ്റ് വിലയും പലിശയും 
അടയ്ക്കാൻ കരാറുകാരന് ബാധ്യതയുണ്ട്. 
10 . സാധാരണ നിലയിൽ മാസത്തിൽ ഒരിക്കലോ 
അല്ലെങ്കിൽ ഗണ്യമായ തുകയ്ക്ക് ബില്ലിൽ നിന്നും 
10 % വരുന്ന തുക ജാമ്യ നിക്ഷേപത്തിനുവേണ്ടി 
പിടിക്കുന്നതാണ്. നിയാമാനുസൃതമായുള്ള നികുതികൾ 
( ആദായ നികുതി, വിൽപ്പന നികുതി, വാങ്ങൽ 
നികുതി, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
വിഹിതം) പിടിക്കുന്നതാണ്. 
11. പ്രവൃത്തി പൂർത്തിയാക്കി രണ്ടാഴ്ചചയ്ക്കുള്ളിൽ 
അളവെടുത്ത് ബില്ലെഴുതുകയും ബിൽ ലഭിച്ച് 
ഒരാഴ്ചയ്ക്കുള്ളിൽ പണം നൽകുന്നതുമാണ്. എല്ലാ 
ഇനം പ്രവൃത്തിയും വിവരപ്പട്ടികയിൽ പരാമർശിച്ചിട്ടുള്ള 
രൂപത്തിലും ഗുണനിലവാരത്തിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 
മാത്രമേ കരാറുടമ്പടിയിൽ കാണിച്ചിട്ടുള്ള നിരക്കിൽ 
പണം നൽകുകയുള്ളു. ഏതെങ്കിലും ഭാഗം പ്രവൃത്തി 
തൃപ്തികരമല്ലെന്നുകാണുകയാണെങ്കിൽ നിരക്കിൽ 
യുക്തമായ കുറവ് വരുത്തുന്നതിന് കേരള വനം 

വന്യജീവി വകുപ്പിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
12 . തൃപ്തികരമല്ലെന്ന് കാണുന്ന പവ്യ ത്തിയോ 
അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ 
പരാമർശിക്കുന്ന രീതിയിൽ പൊളിച്ചു മാറ്റി 
ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 

കരാറുടമ്പടിയിൽ നിഷ്ക്കർഷിക്കുന്ന രൂപത്തിലും 
Gaz . No. 1 / 2018 /DTP (Forest ). 

289 


അല്ലാത്തപക്ഷം കേരള വനം വന്യജീവി വകുപ്പിന്റെ 
യുക്തംപോലെ പിഴ ചുമത്തുന്നതിനും കരാറുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ മറ്റൊരു ഏജൻസിയെ 
തൃപ്തികരമല്ലാത്ത പ്രവൃത്തികൾ പൊളിച്ചു മാറ്റി 
പുനർ നിർമ്മിക്കുന്നതിന് അധികാരമുണ്ടായി 
രിക്കുന്നതാണ്. 
13. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴും പൂർത്തിയായ 

ശേഷവും കേരള വനം വന്യജീവി വകുപ്പ് ചുമതല 
പ്പെടുത്തിയ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ , 
മോണിറ്ററി കമ്മിറ്റി അംഗങ്ങൾ, വിദഗ്ധ സമിതി 
അംഗങ്ങൾഎന്നിവർ പരിശോധിക്കുന്നതിനും അവരുടെ 
പരിശോധനാ കുറിപ്പുകൾ പ്രവൃത്തി സ്ഥലത്ത് 
കരാറുകാരനോ കരാറുകാരന്റെ ഏജന്റാ 
പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ/ 
ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോ സൂക്ഷിക്കുന്ന 
പ്രവൃത്തിയുടെ ഉത്തരവ് പുസ്തകത്തിൽ 
രേഖപ്പെടുത്തുന്നതുമാണ്. പ്രവൃത്തി നടത്തുന്ന 
സ്ഥലത്ത് കരാറുകാരനോ കരാറുകാരന്റെ ഏജന്റാ 
ഉണ്ടായിരിക്കണം. മേൽപ്പറഞ്ഞ റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസറോ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറോ ബീറ്റ് 
ഫോറസ്റ്റ് ഓഫീസറോ മോണിറ്ററിംഗ് കമ്മിറ്റി 
അംഗങ്ങ ളോ വിദഗ്ധ സമിതി അംഗങ്ങളോ 
ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനും 
അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കു 

ന്നതിനും കരാറുകാരന് ബാധ്യതയുണ്ടായിരിക്കുന്നതാണ്. 
14. പൂർത്തിയാക്കിയതിനു ശേഷം അളക്കാൻ പറ്റാത്ത 
പ്രവൃത്തികളുടെ അളവുകൾ മുൻകൂട്ടി എടുക്കുന്നതിനും 
മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനും 
കരാറുകാരൻ രേഖാമൂലം റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസറെ അറിയിക്കേണ്ടതും അതിന് ആവശ്യമായ 

സൗകര്യങ്ങൾ ഏർപ്പാട്ചെയ്യേണ്ടതുമാണ്. 
15. പ്രവൃത്തി നിർവഹണത്തിന് ആവശ്യമായ എല്ലാ 
പണി ആയുധങ്ങളും ഉപകരണങ്ങളും കരാറുകാരന്റെ 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
കൊണ്ടുവരേണ്ടതാണ്. ഓരോ ഇനം പ്രവൃത്തിക്കും 
ആവശ്യമായ വൈദഗ്ദ്ധ്യം ലഭിച്ച തൊഴിലാളി 
കളേയും വിദഗ്ദ്ധരേയും നിയോഗിക്കേണ്ടതാണ്. 
പ്രവൃത്തിക്കുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ 
അളവുകൾ എടുക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ 
കരാറുകാരൻ കൊണ്ടുവരേണ്ടതാണ്. പ്രവൃത്തിക്കു 
വേണ്ടിനിയോഗിക്കുന്ന തൊഴിലാളികൾക്കും 
പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് കൂടി കടന്നുവരുന്ന 
പൊതുജനങ്ങൾക്കും അപകടം വരാതിരിക്കുന്നതിനുള്ള 
എല്ലാ മുൻകരുതലുകൾ എടുക്കുന്നതിനും 
വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും മുന്നറിയിപ്പ് 
വിളക്കുകളും സ്ഥാപിക്കുന്നതിനും കരാറുകാരന് 
ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. തൊഴിലാളികൾക്കോ 
- പൊതുജനങ്ങൾക്കോ പ്രവൃത്തി സ്ഥലത്തുവച്ച് വല്ല 
അ പകടവും സംഭവിച്ചാൽ ആ യതിന് നിയമ 
പ്രകാരമുള്ള എല്ലാ നഷ്ടപരിഹാരവും നൽകുന്നതിന് 
കരാറുകാരന് ബാധ്യതയുണ്ടായിരിക്കുന്നതാണ്. 
16. സാധാരണ നിലയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ അനുമതിയില്ലാതെ 

പ്രവൃത്തി നടത്താൻ പാടുള്ളതല്ല. 
17 . ഏറ്റെടുക്കുന്ന പ്രവൃത്തിമുഴുവനായോ ഭാഗികമായോ 
മറ്റൊരു കരാറുകാരനെയോ ഏജൻസിയോ 


KERALA GAZETTE 


[PART III 


19 . 


കരാറുകാരൻ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ 24. കേരള വനം വന്യ ജീവി വകുപ്പ് നിശ്ചയിക്കുന്ന 
ചെയ്യുകയാണെങ്കിൽ ഈ കരാറുടമ്പടി ദുർബല 

മാതൃകയിലുള്ള നോട്ടീസ് ബോർഡുകൾ 
പ്പെടുകയും ജാമ്യ നിക്ഷേപവും കരാറുകാരന് 

സ്ഥാപിക്കേണ്ടതും പ്രവൃത്തിയെ സംബന്ധിക്കുന്ന 
കൊടുക്കാനുള്ള ബിൽ തുകയും പ്രവൃത്തി സ്ഥലത്ത് 

എല്ലാ പധാനപ്പെട്ട സാങ്കേതിക സാമ്പത്തിക 
സംഭരിച്ചിട്ടുള്ള സാധനങ്ങളുടെ വിലയും കേരള വനം 

കാര്യങ്ങളും പ്രവൃത്തി ആരംഭിക്കുന്ന തീയതി മുതൽ 
വന്യജീവി വകുപ്പിലേക്ക് മുതൽ കൂട്ടുന്നതാണ്. 

പ്രവൃത്തിപൂർത്തിയാക്കിയ ശേഷവും സ്ഥിരമായി 
18. കമ്പനിക്ക് വേണ്ടിയാണ് കരാറുടമ്പടി വയ്ക്കുന്നതെങ്കിൽ 

നിലനിൽക്കത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടതിന് 
പ്രവൃത്തി സംബന്ധമായ എല്ലാ ബാധ്യതകൾക്കും 

കരാറുകാരന് ബാധ്യതയുണ്ടായിരിക്കും. അങ്ങനെയുള്ള 
കമ്പനിയുടെ എല്ലാ ഓ ഹരി ഉടമകൾക്കും 

നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പു 
പരിപൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ടാകുന്നതിനൊപ്പം 

വരുത്തിയതിനു ശേഷമേ ആദ്യത്തെ പാർട്ട് ബിൽ 
തന്നെ പ്രസ്തുത കമ്പനിക്കുവേണ്ടി കരാറുടമ്പടിയിൽ 

നൽകുകയുള്ളൂ. 
ഒപ്പുവയ്ക്കുന്ന വ്യക്തിക്ക് സ്വന്തം നിലയിലും എല്ലാ 
ബാധ്യതകൾക്കും കമ്പനിയുടെ ഓഹരി ഉടമകൾക്കും 

25 . പ്രവൃത്തി നിർവഹണത്തിൽ പവ്യത്തിയ 
പരിപൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ടാകുന്നതിനൊപ്പം 

സംബന്ധിച്ച് വിശദ വിവരങ്ങൾ അന്വേഷിക്കുന്ന 
തന്നെ പ്രസ്തുത കമ്പനിക്കുവേണ്ടി കരാറുടമ്പടിയിൽ 

ഏതൊരു പൗരനും (പസ്തുത വിവരങ്ങൾ 
ഒപ്പുവയ്ക്കുന്ന വ്യക്തിക്ക് സ്വന്തം നിലയിലും എല്ലാ 

സത്യസന്ധമായി പറഞ്ഞു കൊടുക്കുന്നതിന് 
ബാധ്യതകൾക്കും പരിപൂർണ്ണമായ ഉത്തരവാദിത്വം 

കരാറുകാരനും കരാറുകാരന്റെ ഏജന്റിനും 
ഉണ്ടായിരിക്കുന്നതാണ്. 

ഉത്തരവാദിത്വമുണ്ടായിരിക്കുന്നതാണ്. 
ഈ പവ്യത്തി സംബന്ധമായി കരാറുകാരന് 26. ഈ കരാറുടമ്പടിയുടെ അനുബന്ധമായി വച്ചിട്ടുള്ള 
ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ബിൽ തുകകളും അവ 

പ്രവൃത്തി വിവരപ്പട്ടികയും പ്രവർത്തന കലണ്ടറും 
പാസ്സാക്കി 3 മാസത്തിനുള്ളിൽ സ്വീകരിക്കാത്ത ബിൽ 

പ്ലാനുകളും ഡിസൈനുകളും ഈ കരാറുടമ്പടിയുടെ 
തുകകൾ പാസ്സാക്കി 3 വർഷം വരെ ഡെപ്പോസിറ്റിൽ 

ഭാഗമായി കണക്കാക്കാവുന്നതാണ്. 
സൂക്ഷിക്കേണ്ടതുമാണ്. പ്രസ്തുത 3 വർഷത്തിനുള്ളിൽ 
പണം സ്വീകരിക്കുന്നതിന് കരാറുകാരൻ വന്നില്ലെങ്കിൽ 

27. പ്രവൃത്തി വിവര പട്ടികയിൽ കാണിച്ചിട്ടുള്ള ഓരോ 
പ്രസ്തുത തുക കേരള വനം വന്യജീവി വകുപ്പിലേക്ക് 

ഇനം പ്രവൃത്തിയുടേയും അളവുകൾ ഏകദേശ 
മുതൽ കൂട്ടുന്നതുമാണ്. 

കണക്കുകളാണ്. അവ മാറ്റത്തിനും ഒഴിവാക്കലിനും 

കൂട്ടിചേർക്കലിനും വിധേയമാണ്. ഈ വ്യവസ്ഥ 
20. പ്രവൃത്തി സ്ഥലത്ത് സംഭരിച്ചിട്ടുള്ള എന്തെങ്കിലും 

പരിപൂർണ്ണമായി അംഗീകരിച്ച് പ്രവൃത്തി 
സാ ധ ന ങ്ങളുടെ അളവ് എടുക്കുകയും പണം 
നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ്തുത സാധനങ്ങൾ 

പൂർത്തിയാക്കുന്നതിനുള്ള നിരക്കുകളാണ് പ്രവൃത്തി 
കേടുകൂടാതെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതും അവ 

വിവരപ്പട്ടികയിൽ കാണിച്ചിട്ടുള്ളത്. അളവുകളിൽ 
പൂർണ്ണമായി പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടു 

വ്യതിയാനം വരുമ്പോൾ നിരക്കിൽ വർദ്ധ ന വ് 
ത്തേണ്ടതും കരാറുകാരന്റെ ഉത്തരവാദിത്വമായിരിക്കും. 

അനുവദിക്കുന്നതല്ല. 
21. ഈ കരാറുടമ്പടിയുടെ വ്യവസ്ഥകൾ മാറ്റുകയോ 

28. പ്രവൃത്തിയുടെതൃപ്തികരമായ പൂർത്തീകരണത്തിന് 
ഒഴിവാക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. പ്രവൃത്തി 

ആവശ്യമായി വരുന്ന പുതിയയിനം പ്രവൃത്തികൾ 
നട ത്താൻ ആവശ്യമായ സ്ഥലം ലഭിക്കാത്ത 

കരാറുകാരൻ ചെയ്യുന്നതാണ്. 
സാഹചര്യത്തിൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതെ 

പുതിയ ഇനം പ്രവൃത്തികളുടെ നിരക്കുകൾ ഈ 
വരുകയോ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയോ 
ചെയ്താൽ പ്രവൃത്തി സ്ഥലത്ത് കരാറുകാരൻ 

കരാറുടമ്പടിയിൽ ഉൾകൊള്ളിച്ചിട്ടുള്ള പ്രവൃത്തികളുടെ 
സംഭരിച്ചിട്ടുള്ള സാധനങ്ങളുടെ അംഗീകൃത നിരക്ക് 

നിരക്കുകൾ തിട്ടപ്പെടുത്തുന്നതിന് അവലംബിച്ചിട്ടുള്ള 
പ്രകാരമുള്ള വിലയും ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ 

പൊതുമരാമത്ത് നിരക്കുകൾക്കും മറ്റ് അംഗീകൃത നിരക്കുകൾ 
ബിൽ തുകയും നൽകിയശേഷം ഈ കരാറുടമ്പടി 

പ്രകാരവുമായിരിക്കും നിശ്ചയിക്കുക. അംഗീകരിച്ചിട്ടുള്ള ടെണ്ടർ 
ദുർബലപ്പെടുത്തുന്നതാണ്. ഈ കാരണത്താൽ 

നിരക്ക് പുതിയ ഇനം പ്രവൃത്തികൾക്കും ബാധകമായിരി 
യാതൊരു നഷ്ടപരിഹാരവും നൽകുന്നതിന് കേരള 

ക്കുന്നതാണ്. പുതിയ ഇനം പ്രവൃത്തികൾക്ക് പ്രത്യേകം 
വനം വന്യജീവി വകുപ്പിന് ബാധ്യതയുണ്ടായിരി കരാറുടമ്പടി വയ്ക്കുന്നതാണ്. 
ക്കുന്നതല്ല. 

ഈ ഉടമ്പടിയുടെ പ്രവൃത്തി വിവരപ്പട്ടികയിലെയും എല്ലാ 
22 . പ്രവൃത്തിക്കുവേണ്ടി കരാറുകാരൻ നിയോഗിക്കുന്ന 

- വ്യവസ്ഥകളും നിരക്കുകളും വായിച്ചു മനസ്സിലാക്കുകയും 
ഏതെങ്കിലും തൊഴിലാളിയോ സങ്കേതിക വിദഗ്ദ്ധനോ 

പരിപൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു . 
കേരള വനം വന്യജീവി വകുപ്പ് ചുമതലപ്പെടുത്തിയ 

അവയ്ക്കനുസരിച്ച് പ്രവൃത്തി പൂർത്തിയാക്കുന്നതാണ്. 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ/ സെക്ഷൻ ഫോറസ്റ്റ് 
ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ്ഓഫീസറുടെ നിർദ്ദേശപ്രകാരം 

കരാറുകാരൻ 
പ്രവൃത്തി നടത്തുന്നതിന് വിസമ്മതിക്കുകയാണെങ്കിൽ 

പേര് 
അല്ലെങ്കിൽ പ്രവൃത്തി നിർവഹണത്തിൽ തടസ്സം 

ഒപ്പ് 
സൃഷ്ടിക്കുകയാണെങ്കിൽ അത്തരം വ്യക്തികളെ 

മേൽവിലാസം 

തീയതി 
പ്രവൃത്തി സ്ഥലത്തുനിന്നും മാറ്റേണ്ടതാണ്. 
23 . പ്രവൃത്തിക്കുവേണ്ടി കരാറുകാരൻ നിയോഗിക്കുന്ന 
എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ അംഗീകരിച്ചതുമായ 

(ഓഫീസ് സീൽ) 
നിരക്കിൽ വേതനം (Fair wage ) നൽകേണ്ടതാണ്. സാക്ഷികൾ 
ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന തൊഴിൽ 
സ മ ര ത്തിന് കരാറുകാരൻതന്നെ പരിഹാരം - 1. പേര്, മേൽവിലാസം, ( ഒപ്പ്) 
കാണേണ്ടതാണ്. തൊഴിൽ സമരങ്ങൾ കാരണം 

2. പേര്, മേൽവിലാസം, ( ഒപ്പ്) 
പവ്യത്തി നിർവഹണം തടസ്സപ്പെടാതിരിക്കാൻ 
കരാറുകാരൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ സമരങ്ങൾ - ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
കാരണം വരുന്ന കാലതാമസത്തിനും സംഭവിക്കുന്ന ( പ്രൊജക്ട് ടൈഗർ) കാര്യാലയം, ഡെപ്യൂട്ടി ഡയറക്ടർ 
കഷ്ടനഷ്ടങ്ങൾക്കും കരാറുകാരൻ മാത്രം 

( പ്രാജക്ട് ടൈഗർ). 
ബാധ്യസ്ഥനായിരിക്കുന്നതാണ്. 

തേക്കടി. 


ഡെപ്യാട് വയറക്ടർ 


ാർ ഈസ്റ്റ് ഡിവിഷ്യം, 


290 


2nd JAN, 2018] 


FOREST DEPARTMENT 


23 


തൃശ്ശൂർ ഡിവിഷൻ 


ഇ -ദർഘാസ് പരസ്യം 
നമ്പർ ടി . എ4- 3239 / 2017. 

2017 നവംബർ 22 . 
| 22 - 12 -2009- ലെ കേരള ഗസറ്റ് നമ്പർ 50, വാല്യം 54 , പേജ് നമ്പർ 669 മുതൽ 675 വരെ പ്രസിദ്ധീകരിച്ച ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( പാട്ടക്ഷൻ), തിരുവനന്തപുരം അവർകളുടെ 2 - 12 - 2009 - ലെ പാ - 5 - 6835 / 2009 - ലെ ലേല നിബന്ധനകൾക്ക് 
വിധേയമായി താൽപ്പര്യമുള്ള കരാറുകാരിൽ നിന്നും താഴെ പട്ടിക യിൽ വിവരിക്കുന്ന തൃശ്ശൂർ വനം ഡിവിഷനിലെ 
പരിധിയിൽ വരുന്ന മച്ചാട് റെയിഞ്ചിലെ അടച്ചുമുറി നടന്നുകൊണ്ടിരിക്കുന്ന 1945 പനംകുറ്റി ബിറ്റ്-I തേക്ക് തോട്ടത്തിൽ താഴെ 
പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട പലജാതി മരങ്ങൾ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് മുറിച്ചുകൊണ്ടുപോകുന്നതിന് ഇ - ടെണ്ടർ 
മുഖേന ദർഘാസ് ക്ഷണിക്കുന്നു. എന്നാൽ തേക്ക്, ഈട്ടി, ഇരുൾ, ചന്ദനം മുതലായ മറ്റു ഘന മരങ്ങൾ മുറിക്കു വാൻ 
പാടുള്ളതല്ല . ദർഘാസുകാർ വനം വകുപ്പിൽ നിലവിലുള്ളതും സർക്കാർ ഭാവിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ 
നിബന്ധനകളും ഇതരവ്യവസ്ഥകളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും 
www.etenders.kerala .gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് 
പ്രമാണവില എന്നിവ SBT-യുടെ Internet Online Banking വഴിയോ, മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ 
ഓൺലൈൻ ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുവാൻ www. etenders.kerala.gov.in എന്ന വെബ്സൈറ്റ് 
ഉപയോഗിക്കേണ്ടതാകുന്നു . കരാറുകാരന് ജി.എസ്. ടി. രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. 

- എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www. etenders.kerala. gov.in എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ www.etenders.kerala. gov.in എന്ന വെബ്സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 

- ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള സർക്കാരിന്റെമുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 
എഗ്രിമെന്റ്, സ്കാൻ ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് മുൻപ് 
സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ഈ ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾഎൻ. ഐ . സി .- യിൽ 
നിന്നോ www.etenders.kerala. gov. in എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Help desk - ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ 
ഓഫീസ് സമയത്ത് അറിയാ വു ന്ന താണ്. ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന 
കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ സും ) ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് 
ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 

ഇ - ടെണ്ടറിൽ പങ്കെടു ക്കു ന്ന വർ ലേല ത്തിനുമുമ്പു തന്നെ മര ങ്ങ ളുടെ നിൽപ്പ് നിൽപ്പ് എന്നിവ പരി ശോ ധിച്ച് 
ബോധ്യപ്പെടേണ്ടതും ലേലവ്യവസ്ഥകൾ വായിച്ചുനോക്കി ബോധ്യപ്പെടേണ്ടതുമാണ്. ടെണ്ടറിനു ശേഷം ഇതു സംബന്ധിച്ച 
പരാതികളൊന്നും സ്വീകരിക്കുന്നതല്ല. 

വിജയി ആകു ന്ന ദർഘാ സു കാ രൻ ദർഘാസ് തുകയുടെ 35 % (മുപ്പത്തിയഞ്ച് ശത മാ നം ) തുക ലേല ദിവസം 
അടയ്ക്കേണ്ടതും അന്നുതന്നെ - 200 വിലയുള്ളമുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കേണ്ടതുമാണ്. ലേലം 
സ്ഥിരീകരിച്ച് ഉത്തരവായി 15 ദിവസത്തിനകം വേണ്ടതായ സെക്യൂരിറ്റി തുക അടച്ച് അന്തിമ കരാർ ഒപ്പു വയ്ക്കേണ്ടതും 
അന്നുതന്നെ ബാക്കിവരുന്ന മുഴുവൻ ലേല സംഖ്യയും നികുതികളും ഉൾപ്പെടെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുമാണ്. 
അതിനുശേഷം മാത്രമേ ലേലക്കാരന് മരങ്ങൾ മുറിക്കുന്നതിന് ലൈസൻസ് നൽകുകയുള്ളു. 

ദർഘാസ് തുറക്കുന്നതിനായി പരസ്യപ്പെടുത്തിയ തീയതി ഏതെങ്കിലും കാരണത്താൽ അവധിയാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും, സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങളുടെ നിൽപ്പ് നിൽപ്പ് കണ്ട് 

ബോധ്യപ്പെടേണ്ടതും അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതുമല്ല . 
2. കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം കൊളളുന്ന ആൾ മൊത്തം ലേലത്തുകയുടെ 35 % തുക ലേലം കഴിഞ്ഞാലുടൻ 

ഒടുക്കേണ്ടതാണ്. ടി 35 ശതമാനം തുക = 1,00,000 - ൽ കൂടുതലാണെങ്കിൽ - 1,00 ,000 ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതും 
ബാക്കി തുക 7 പ്രവൃത്തി ദിവസത്തിനകം ഈ ഓഫീസിൽനിന്നും നൽകുന്ന മേലൊപ്പിട്ട ചെലാൻ മുഖാന്തിരം, 
ഒടുക്കി രസീത് ഹാജരാക്കേണ്ടതുമാണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ചവരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും സർക്കാരിലേക്ക് ഈടാക്കേണ്ട ബാക്കി തുക വിവിധ ചെലവുകളും ഉൾപ്പെടെ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിശ്ചയിക്കുന്ന തുക നഷ്ടം വരുത്തിയ ദർഘാസ്/ ലേലക്കാരനിൽ നിന്നും റവന്യൂ 
റിക്കവറി ഉൾപ്പെടെയുള്ള നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. 
3. ദർഘാസ്/ ലേലം കൊളളുന്ന ആൾക്ക് പ്രസ്തുത കൂപ്പിൽ എന്യൂമറേറ്റ് ചെയ്തു നിർത്തിയിരിക്കുന്ന മരങ്ങൾക്കും അതേ 

സോഫ്റ്റ് വുഡ് ഇനങ്ങളുടെ വണ്ണം കുറഞ്ഞതും ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതുമായ സോഫ്റ്റ് വുഡ്മരങ്ങൾക്കും മാത്രം 
അവകാശമുള്ളതും തേക്ക്, ഈട്ടി, ചന്ദനം, ഇരുൾ തുടങ്ങിയ ഘനമരങ്ങൾക്കും അവകാശമില്ലാത്തതുമാകുന്നു . 
4. വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ നിലവിലുള്ള നിരക്കിൽ ചരക്കുസേവന നികുതി, വനവികസന നികുതി, വരുമാന 
നികുതി എന്നിവയും ഒടുക്കേണ്ടതാണ്. 

291 


KERALA GAZETTE 


[PART III 


5. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുത്ത്കൂടുതൽ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ - 200 വിലയുള്ള മുദ്രപ്പത്രത്തിൽ ഒരു 

ബൗണ്ടൻ ഉടമ്പടികൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 
6. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 7 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയുടെ 
5 ശതമാനം ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ് ടാക്സം, നിലവിലുള്ള നിരക്കിൽ വില്പന നികുതി, ഇൻകം ടാക്സ് എന്നിവയും 
ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 ശതമാനം സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വച്ച് - 200 വിലയുള്ള മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടി വയ്ക്കേണ്ടതുമാണ്. 7 ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കേണ്ടതാണ്. 
7. ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 21 ദിവസമാണ്. സാധാരണഗതിയിൽ കൂപ്പിന്റെ 
കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല . എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും 
തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, മുറിക്കാൻ ബാക്കിയുള്ള ഭാഗത്തിന് ഹെക്ടറിന് - 1, 000 വീതം പിഴ 
ഈടാക്കി ഏഴ് ദിവസം കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ്. 

ഇപ്രകാരം നീട്ടിനൽകുന്ന തീയതിക്കുള്ളിലും നീക്കംചെയ്യാതെ കിടക്കുന്ന തടിയും വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് 
മുതൽകൂട്ടുന്നതും കരാറു കാ രന് ആയ വ യിൽ യാതൊരു അവകാശവും ഉണ്ടാകു ന്ന തു മ ല്ല . ഉടമ്പടിക്കാ രൻ 
ചെയ്തുതീർക്കുവാനുള്ള ജോലികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യിക്കുന്നതും ആയതിൽവച്ചുണ്ടാകുന്ന മുഴുവൻ ചെലവും 
ഉടമ്പടിക്കാരനിൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും. 
8. തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെയോ വടക്കാഞ്ചേരി റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി 

മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ കൂപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ. 
9. ദർഘാസുകാരൻ/ ലേലക്കാരൻ കൂപ്പിന്റെ കാലാവധി തീരുന്നതുവരെ എല്ലാസമയവും കൂപ്പിൽ ഉണ്ടായിരിക്കണം. കൂപ്പിന്റെ 
ബൗണ്ടറികൾ രണ്ട് മീറ്റർ വീതിയിൽ തെളിയിക്കുകയും ജണ്ടകൾ യഥാവിധി സംരക്ഷിക്കേണ്ടതുമാണ്. 


10 . യാതൊരു കാരണവശാലും പ്ലാന്റേഷനിലെയോ റിസർവ്വിലേയോ മറ്റ് മരങ്ങൾക്കും, തടികൾക്കും കേടുപാടുകളോ 

നാശനഷ്ടങ്ങളോ വരുത്താൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 
11 . കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കു ശേഷം കരാറുകാരൻ സെയിൽസ് ടാക്സ്, ഇൻകംടാക്സ് 

ഇവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ ടി ഇനത്തിൽ 
- ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി തുകയിൽനിന്നും ഈടാക്കുന്നതാണ്. 
12 . സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതു നിബന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


പട്ടിക 


റെയ്ഞ്ച് 


കമ 
നമ്പർ 


കൂപ്പിന്റെ പേര് 


മരങ്ങളുടെ ഇനം 


മരങ്ങളുടെ 
എണ്ണം 


ഏകദേശം 
ലഭിക്കാവുന്ന 
തടിയുടെ 

അളവ് 
( ക്യു . മീ .) 


ഏകദേശം 
ലഭിക്കാവുന്ന 
വിറകിന്റെ 

അളവ് 
( മെ .ടൺ) 


വടക്കാഞ്ചേരി 


ഇലവ് 


ഇലവ് 


1.872 


1990 വരവൂർ 
പൾപ്പ് വുഡ് 
തോട്ടം 


0.255 


പൾപ്പ് - 


ഞാവൽ 


5 . 018 


2 . 158 


2 .966 


1.652 


പാല 
സിദൂരം 
താന്നി 


0 . 434 


0. 201 


1. 766 


0 .893 


വാക 


1. 352 


0.531 


വട്ട 


11 .713 


5 .583 


ആകെ 


25 , 121 


11 , 273 


പലജാതി മരങ്ങൾ 


- 


689 


41. 00 


മൊത്തം 


736 


25. 121 


52 .273 


- മേൽ പട്ടിക യിൽ രേഖ പ്പെടു ത്തി യിട്ടു ള്ളത് ഉൽപ്പന്ന ങ്ങ ളുടെ ഏക ദേശ അളവ് ആക യാൽ ആയ തിൽ മാറ്റം 
ഉണ്ടാകാവുന്നതാകുന്നു . തടിയുടെ അളവ് ഉദ്ദേശമാകയാൽ തടിയുടെ അളവിൽ വ്യതിയാനം ഉണ്ടാകാവുന്നതാണ്. ബന്ധപ്പെട്ട 
വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ദർഘാസുകാരൻ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരങ്ങളും യഥാസമയം മുറിച്ച് നീക്കം 
ചെയ്യാൻ ബാദ്ധ്യസ്ഥനാകുന്നു . നിലവിലുള്ള ലേലവ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. ഈ ദർഘാസിലെ 
ഏതൊരു പ്രവൃത്തിയും ഒരു മുന്നറിയിപ്പ് കൂടാതെ റദ്ദ്ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമാകുന്നു . 


292 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


oglo 


II 


തോട്ടത്തിന്റെ പേര് 


നിരതദ്രവ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില 


ഏകദേശ കരാർ 

തുക 


3 . 1 eloM10 


8,000 


650 + 18 % 


- 1.99 m . 1. 


1990 0100118 10o coogo , 

വടക്കാഞ്ചേരി റെയ്ഞ്ച് 


OSMBð GOD900 mmjoomglos elejovom ml00121-12- 2017. 
osmd mild loom BMIM 000100 NOQN01- 1- 2018 , 5 Omloo. 
osmo M009m0001020 MOON106- 1- 2018 mohloei 11 mmm . 


കരാർ കാലാവധി- ഉടമ്പടി തീയതി മുതൽ 21 ദിവസം മാത്രം. 
റീടെണ്ടർ ആവശ്യമായി വരികയാണെങ്കിൽ ടെണ്ടർ ഫോറം ലഭ്യമാക്കുന്ന തീയതി-- 12 - 1- 2018 . 


olosmd mis loom BOQMIM MI00020 NOON022 - 1- 2018, 5 cm . 


Olososo m009m 0900100 N2001027 - 1-2018 mojbe 11al. 


A292000 1060108 09828 wolum nonmodnojos soojoelpoolomlmho (conomo 0487 236 1268 ) 
USOWOCOWJOI 0oom Bodlm1o8mlmjo (04884 232305, 8547601781) Colo ColomB33108 ( Jujolmbom eisjao . 


No. TA4 -3239/2017. 

22nd November 2017 . 
Separate online tenders are invited from contractors in pursuance of Kerala Gazette No. 50 dated 22- 12 -2009 
Vol. 54 , Page No. 669 to 675 , auction conditions vide Pro . (5 ) 6835/2009 dated 2 -12 -2009 of CCF (Protection ) for outright 
sale of miscellaneous trees standing in the plantation mentioned in the schedule below . However trees like Teak , 
Rosewood, Sandal, Irul and other hardwood trees should not be felled . The tenderer is bound to comply with the terms 
and conditions in force , besides the conditions that will be framed by the Government in future in connection with this 
tender. Tender documents and schedules are available in the website www .etenders.kerala .gov. in . The Earnest Money 
Deposit and tender cost for the tender should be submitted through the Internet online banking of SBI or through NEFT 
for other Banks. For submission of tenders visit the website www .etenders .kerala .gov. in . Tenderers should have 
G .S .T . Registration . 

All bid/tender documents are to be submitted online only and in the designated online cover(s)/envelope (s) on the 
www . etenders.kerala .gov.in website and tenders submitted manually /through post will not be entertained . Late tenders will 
not be accepted . 

Online tenders/bids are to be accompanied with a preliminary agreement executed in Kerala Stamp Paper worth 
- 200. Tenders/bids received online without the scanned copies of relevant documents, preliminary agreement will not be 
considered and shall be summarily rejected . Any further clarification on this tender can be obtained from NIC /the 
e- tender Helpdesk number available in the www .etenders .kerala .gov . in website and from the Office of the Divisional Forest 
Officer, Thrissur during the office hours. The details regarding e -payment (Bidder s Bank Account No. where he/ she is 
having core banking facility and email ID ) should be submitted along with the tender. Tenders without these details will 
not be accepted . Technical bid and financial bid shall be submitted in their respective designated online covers. 

The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading/ 
downloading the bid . 

Intending tenderers/bidders may inspect the trees and satisfy themselves of the quantity and quality of the 
produce and also satisfy the conditions of e-auction before participating in the e-auction . Complaints if any regarding 
quantity and quality etc . after the e-auction will not be entertained . 

The successful tenderers/bidders have to remit 35 % of sale value on the tender/auction date and also execute a 
preliminary agreement in a stamp paper worth · 200 . The successful tenderers /bidders should execute within 5 days 
of confirmation orders a bounded agreement on a stamp paper worth · 200 . After the completion of e-auction and remit 
balance sale value, Forest Development Tax , G .S . T . and income tax at rate in force and security deposit of 10 % for the 
total sale value. Licence will be isssued to the successful bidder only after satisfying these conditions. 

If the notified date of tender happens to be a holiday, the tender will be conducted on the very next working day 
at same place and time. Details of tender are furnished below in the schedule . 


Gaz . No. 1/2018 /DTP ( Forest). 


293 


26 


KERALA GAZETTE 


[PART III 


1. Intending Tenderers /bidders may inspect the trees and staisfy themselves of the quantity and quality of the 

produce before participating in the Tender/Auction . Complaints if any regarding quality and quantity etc. 
received after the Tender/Auction will not be entertained . 


2. The successful Tenderers /Bidders have to remit 35 % sale value on the Tender/Auction date . If this 35 % value 

exceeds · 1,00 ,000 , will be remitted on auction date itself and balance value have to be remitted in the District 
Sub Treasury, Thrissur within 7 working days through the countersigned chalan issued from this office and the 
receipted chalan submitted to this office . If he fails to remit this amount, the EMD will be forfeited to 
Government and the amount due to Government by way of auction sale in original tender/auction together with 
all incidential expenditure including notification charges as assessed by the Divisional Forest Officer concerned 
will be recovered from the defaulting Tenderers/Bidders through legal means including Revenue Recovery Act in 
force. 


3 . The participating Tenderers/Bidders have rights only for collection and removal of enumerated standing 

softwood trees and the Soft Wood trees of lower girth not enumerated and has no right for removing trees 
like Teak , Rose Wood , Sandal, Irul etc . 


4. The successful Tenderers/ Bidders have to pay GST, FDT, Income Tax , etc. at the rate prevailing from time 

to time. 


5 . The successful Tenderers/Bidders should execute a bounded agreement on a stamp paper worth · 200 after the 

completion of the Tender/ Auction . 


6 . The confirmation of the Tender/ Auction sale will ordinarily be communicated to the party concerned as early as 

possible . Within 7 days from the date of intimation of the confirmation the successful Tenderers /Bidders shall 
remit 1/3 of the balance sale value and 5 % Forest Development Tax , GST and Income Tax at the rate in force 
and security deposit of 10 % for the total sale value. The successful Tenderers /Bidders should execute an 
agreement on a stamp paper worth ™ 200 . 


7. The period of contract will be 21 days from the date of intimation of confirmation . No extension of period of 

contract shall be granted on ordinary ground. Under very special circumstances , for good and sufficient reasons, 
the Divisional Forest Officer, Thrissur may grant extension of time for 7 days on realization of penalty of 
- 1,000/Ha. of unfelled area . 


If the tenderers/bidders fail to remove the entire produce within the above extended period , the whole timber 
and firewood collected by the tenders as per the agreement will be forfeited to Government and the Tenderers/ 
Bidders shall not have any right on the produce confiscated to Government. 


In the above circumstances the balance work to be executed by the tenderer shall be completed 
departmentally and all the loss sustained to Government in this regard shall be realized from the Tenderers/ 
Bidders. 


8. The Contractor/his agent shall enter the coupe only after getting the written permission from the Divisional 

Forest Officer, Thrissur/Forest Range Officer, Wadakkanchery. 


9. The contractor shall at all time during the currency of the contract, keep the coupe boundaries cleared to a 

width of 2 meters and keep the cairns intact. 


10 . The contractor will be liable for any damage or loss caused to other trees in the plantation or reserve. 


11 . The security deposit will be refunded only after the successful completion of contract after producing the 

clearance certificates of GST, Income Tax , etc . If there is any liabilities outstanding in this respect to the 
Government that will be adjusted from the security deposit of the contractor. 


12 . All common conditions regarding sale coupe are also applicable to this e - Tender/e-Auction . 


294 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


SCHEDULE - I 


Range 


Name of Coupe 


Type of Plants 


No. of 
Plants 


No. 


Approximate Approximate 
quantity of quantity of 
Timber (M ) Firewood (MT) 


1 


Wadakkanchery 


Elavu 


1990 - Varvoor Pulp 
Wood Plantation 


1.872 


0 . 255 


Njaval 


5 .018 


2. 158 


Pala 


2.966 


1.652 


Sindooram 


0 .434 


0 . 201 


Thanni 


1.766 


Vaka 


1. 352 


0.893 
0 .531 
5. 583 


Vatta 


11.713 


Total 


25. 121 


11.273 


Miscellaneous trees 689 


41. 00 


Grand Total 


736 


25. 121 


52 .273 


The quantities mentioned in the above table are approximate and on actual execution the quantities may vary. 
Since the quantity is approximate there may be variation in the quantity of timber. The tenderer is bound to cut and 
remove the entire trees marked in the plantation as per the direction of the Departmental Staff. Undersigned reserves all 
rights for cancelling any work at any time without further intimation . All the prevailing conditions are applicable for this 
tender also . 


SCHEDULE - II 


Name of Plantation 


EMD 


Value of tender form 


Approx. Contract 

Value (Lakhs) 


3 . 1 


8 ,000 


650 + 18 % GST 


1990 - Varvoor Pulp Wood 
Plantation , Wadakkanchery 
Range 


Date from which tender forms will be available in the website _ 21- 12 -2017 . 


Date and time up to which tenders will be received - 1- 1 -2018 till 5 p .m . 
Date and time for opening of tender — 6 -1- 2018 at 11 a.m . 
Period for completion — 21 days from the date of agreement. 
If re- tender requires date which tender form available — 12 - 1 -2018 . 
Date and time up to which re- tenders will be received — 22 -1 -2018 till 5 p .m . 
Date and time for opening of re -tender — 27 -1-2018 at 11 a.m . 


Further details can be had from the office of the Divisional Forest Officer , Thrissur. Phone (0487 -2361268 ), 
Wadakkanchery Range Office (04884 232305 , 8547601781 ) during office hours . 


Office of the Divisional Forest Officer, 
Thrissur. 


DR. PATIL SUYOG SUBHASHRAO I. F. S ., 

Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ). 


295 


2nd JAN , 2018 ) 


FOREST DEPARTMENT 


ഇ - ലേല പരസ്യം 


നമ്പർ ടി . ഇ . - 919 / 2017 ( 1 ). 


2017 ഡിസംബർ 8. 


തൃശ്ശൂർ ഡിവിഷനിലെ വടക്കാഞ്ചേരി റെയ്ഞ്ചിൽ നിന്നും 2016 - 17 വർഷത്തിൽ M/ s HNL - ന് അനുവദിച്ചു നൽകിയ 
തോട്ടങ്ങളിൽ നിന്നും മുറിച്ച് ശേഖരിച്ച് വടക്കാഞ്ചേരി റെയ്ഞ്ചിലെ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അട്ടിവെച്ച് 
സൂക്ഷിച്ചിട്ടുള്ളതും 70 സെ . മീറ്ററിനുമേൽ മദ്ധ്യ വണ്ണമുള്ളതുമായ വിവിധ അളവുകളുമുള്ള അക്കേഷ്യ തടി കഷണങ്ങൾ 
8- 1- 2018- ന് ചുവടെ ചേർക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകാരം തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം അഡീഷണൽ 
പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 17 - 10 - 2014 - ലെ പാ ( 4 ) - 29243 / 13 -ാം നമ്പരായി 4 - 11-2014 - ലെ 43 -ാം നമ്പർ കേരള 
ഗസറ്റ്, വാല്യം 3 - ൽ വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി www. mstcecommerce.com എന്ന 
വെബ്സൈറ്റിലൂടെ ഇ - ലേലത്തിലൂടെ വിൽക്കുന്നതാണ്. പട്ടികയിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾക്കു പുറമേ ഇ - ലേലത്തിനുമുമ്പുവരെ 
ശേഖരിച്ച് അട്ടി വച്ച് അപ്ലോഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ടി ലേലത്തിലുൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ടി ഇ - ലേലത്തിൽ 
പങ്കെടുക്കാനാഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിനുമുമ്പ് - 25, 000 ഇ - പേമെന്റ്/ ഇ - ട്രഷറി/ ഡിമാന്റ് ഡ്രാഫ്റ്റ്/ എം . എസ്. ടി . സി. 
ലിമിറ്റഡ് വഴി നിര ത ദ്രവ്യം കെട്ടി വയ്ക്കേ ണ്ട താ ണ്. വിജ യിക്കുന്ന ഇ - ലേല ക്കാ രൻ ഇ - ലേല ത്തു ക യുടെ 35 % തുക 
ഇ - ലേല പ്രകാരം കാലാകാലങ്ങളിൽ നിലവിലുള്ള ജി. എസ്. ടി ., വനവികസന നികുതി, ആദായ നികുതി, മറ്റ് ബന്ധപ്പെട്ട 
നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതാണ്. 


- ഇ - ലേല പ്രമാണങ്ങളും ഇ - ലേല ഷെഡ്യൂളുകളും www. mstcecommerce. com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം എസ്. ബി . ഐ . യുടെ ഇന്റർനെറ്റ്ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ 
മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈനായി ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേലപ്രമാണങ്ങൾ 
സമർപ്പിക്കാൻ www. mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 


-- ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും 
നേരിൽ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഇ - ലേലത്തിനുശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല. ഈ വിജ്ഞാപന 
തീയതിക്ക്മുൻപായിദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി ഇ - ലേലത്തിന് 
ബാധകമായിരിക്കും. പട്ടികയിൽ കാണിച്ചിട്ടുള്ള തീയതിയിൽ നടക്കുന്ന ഇ - ലേലത്തിൽ വിറ്റുപോകാത്ത ഉല്പന്നങ്ങളും പുതുതായി 
വരുന്ന ഉൽപ്പന്നങ്ങളും 29- 1- 2018 - ന് നടത്തുന്ന ഇ - ലേലത്തിലുൾപ്പെടുത്തി പുനർലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നതാണ്. 

പട്ടിക 


റെയ്ഞ്ച് 


ഉൽപ്പന്നത്തിന്റെ 


തോട്ടത്തിന്റെ പേര് 
- സ്ഥലം 


ഉൽപ്പന്നങ്ങൾ അട്ടിവെച്ചിരിക്കുന്ന 

- ഇനവും എണ്ണവും 


വടക്കാഞ്ചേരി 


തൃശ്ശൂർ ഡിവിഷനിലെ 

മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ, 
വടക്കാഞ്ചേരി റെയ്ഞ്ചിലെ 2005 - വടക്കാഞ്ചേരി റെയിഞ്ച് 
പാമ്പാടി പൾപ്പ് വുഡ് തോട്ടം 


അക്കേഷ്യ കട കഷണങ്ങൾ 
IB 2 .012 M - (8 Nos.) 
അക്കേഷ്യ കട കഷ്ണങ്ങൾ 
IIB 26.108 MG _ ( 203 Nos.) 


നിരതദ്രവ്യം-- - 25, 000. 


ഇ - ലേല തീയതിയും സമയവും - 8 - 1- 2018, 11 .30 മുതൽ 1.30 മണിവരെ. 


പുനർ ഇ - ലേല തീയതിയും സമയവും - 29 - 1- 2018 , 11.30 മുതൽ 1.30 മണിവരെ. 


ആകെ ലോട്ടുകൾ 8 എണ്ണം. 


ഇ - ലേല പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - ലേല തീയതിക്ക് 10 ദിവസങ്ങൾക്കുമുമ്പ്. 


ഇ - ലേലത്തിൽ ഏറ്റവും കൂടിയ ഉചിതമായ തുക രേഖപ്പെടുത്തുന്ന ലേലക്കാരുടെ പേരിൽ ഇ - ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 
ഇ - ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ ബാംഗ്ലൂർ എം . എസ്. റ്റി . സി. ലിമിറ്റഡിന്റെഓൺലൈനിൽ 
രജിസ്റ്റർ ചെയ്തിരിക്ക ണം . ഇ - ലേല നിബന്ധനകൾ എം . എസ്. റ്റി . സി . ലിമിറ്റഡിന്റെ www. mstcecommerce . com 
എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

-- കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ : 0487 - 2361268 ) 
വടക്കാഞ്ചേരി ( 8547601781) എന്നീ റെയ്ഞ്ച് ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


296 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


29 


No. TE - 919 / 2017 (1 ). 

8th December 2017 . 
It is hereby notified that Acacia Butt end collected from 2005 Pampady Pulp Wood Plantation in Mayanoor 
Forest Station of Wadakkanchery Range of Thrissur Division will be sold through e-Auction shown in the schedule, by 
www.mstcecommerce.com subject to the conditions published in Kerala Gazette No. 43, Vol. III dated 4 -11- 2014 vide 
Notification No. Pro .(4 )-29243/ 13 dated 17- 10 -2014 of the Additional Principal Chief Conservator of Forests (P ), 
Thiruvananthapuram and other conditions prevalent in the Forest Department. Besides the quantity shown in the 
schedule, the quantity if any delivered to dumping sites before the date of e -Auction and that could be lotted 
immediately before the e - auction will also be placed in the e -auction . Those who wish to participate have to remit an 
amount of “ 25 ,000 towards EMD as e -payment before the e -auction through MSTC Limited . Successful bidders will have 
to remit 35 % of the bid amount on the e-auction date itself through e-payment. Successful bidders will have to remit the 
balance value, GST, Forest Development Tax , Income Tax and such other taxes that are prevailing at the time of e- auction 
within the stipulated time limit. 

e - Auction documents and connected records are available in the website www .mstcecommerce . com . The Earnest 
Money Deposit should be submitted on e-payment/e- treasury /demand draft/ MSTC through the internet online banking of 
SBI or through NEFT for other banks. For submission of e -auction visit the website:www.mstcecommerce.com 

Intending persons may ensure the quantity and quality of materials put up for e -auction before the commencement 
of the same and no complaints will be entertained after the e-auction . In case any Govt. Department requires any of the 
materials put up for the e -auction , the quantity remaining after their selection only will be re -auctioned . The quantity that 
may become ready for sale after the publication of this notification will also be included in the e - auction . Any further 
notification to the sale conditions that may be issued by the Government after the issuance of this notification will also 
be applicable to this e -auction . The unsold materials in the e -auction will be re- e -auctioned on 29- 1 - 2018 . 


SCHEDULE 


Range 


Name of Plantation 


Spieces and Quantity 


Name of 
Dumping site 


Acacia Butt End IB -2 .012 M 


(8 Nos .) 


Mayanoor 
Forest Station 


Wadakkanchery2005 Pampady pulpwood 

Plantation in Mayanoor 
Forest Station of 
Wadakkanchery Range 
of Thrissur Division 


Acacia Butt End IIB -26 . 108 M 


( 203 Nos.) 


Earnest Money Deposit - ` 25 ,000 . 


Date and time of e-auction — 8 -1 -2018 , 11. 30 a. m . to 1.30. p . m . 
Date and time of re -auction — 29 -1 -2018, 11.30 a. m . to 1.30. p . m . 
Total lots presented for sale — 8 lots . 

Date from which the e -auction notification and relevant documents will be available in the website — Ten days 
before auction date. 

The e -auction will be knocked down in the name of the highest bidders. 

Those who are interested to participate in the e-auction should be registered buyer online with MSTC Limited , 
Bangalore . Conditions for e- auction will be available at the website www . mstcecommerce .com . 

Range Forest Officer, Wadakkanchery — 8547601781. 


Office of the Divisional Forest Officer, 
Thrissur. 


DEEPA, K . S . IFS , 

Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


Gaz . No. 1/ 2018 /DTP (Forest) . 


297 


2nd JAN , 2018 ) 


FOREST DEPARTMENT 


30 


പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ടി .എ2- 10066/ 2017. 

2017 ഡിസംബർ 18 . 
- കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ ഉത്തരവ് ജി. ഒ. ( എം .എസ്.) നമ്പർ 26/17 / എഫ് ആന്റ് 
ഡബ്ല .എൽ. ഡി . തീയതി 20 - 5 - 2017 പ്രകാരം നിലവിൽ യോഗ്യരായ “ എ , ബി, സി , ഡി , ക്ലാസ് കരാറുകാരിൽനിന്നും താഴെ 
പട്ടിക I- ൽ വിവരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് ദർഘാസ് ക്ഷണിക്കുന്നു . കരാറുകാരൻ വനം വകുപ്പിൽ നിലവിലുള്ളതും 
സർക്കാർ ഭാവിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുവാൻ ബാദ്ധ്യസ്ഥരാണ്. 
ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. നിരതദ്രവ്യം ഷെഡ്യൂൾഡ് ബാങ്കിൽനിന്നോ പൊതുമേഖലാ ബാങ്കിൽനിന്നോ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, തൃശ്ശൂരിന്റെ പേരിൽ മാറാവുന്ന വിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്. 


പട്ടിക -I 


ക്രമ റെയിഞ്ചിന്റെ 
നമ്പർ - പേര് 


ഫോറസ്റ്റ് 
സ്റ്റേഷന്റെ 


ജോലിയുടെ 
പേര് 


ജോലി 
ചെയ്യുന്ന 
സ്ഥലം 


ജോലിയുടെ 
അളവ് 
( കി . മീ .) 
ഏകദേശം 


തുക 10 % 
കോൺട്രാക്ടർ 

ലാഭം 
- ഉൾപ്പെടെ 
ഒരു കി. മീ.- ന് 


അടങ്കൽ 

തുക 
(ലക്ഷത്തിൽ) 


പേര് 


- 1 


മച്ചാട് 


വാഴാനി 


10 .50 


18581.00 


1.95 


മച്ചാട് 


വാഴാനി 


16 . 00 


18581.00 


2 .97 


മച്ചാട് 


വാഴാനി 


ഫയർ ലൈൻ കുണ്ടുകാട് 
ക്രിയേഷൻ തേക്ക് തോട്ടം, 
& ഫയർ മണലിത്തറ 
സിംഗ് തേക്ക് തോട്ടം, 

മഞ്ചട്ടി 

തേക്ക് തോട്ടം 
ഫയർ ലൈൻ അമ്പലപ്പാട് 
ക്രിയേഷൻ മെഡിസിനൽ 
& ഫയർ പ്ലാന്റേഷൻ, 
ട്രേസിംഗ് വെങ്ങോലക്കുണ്ട് 

ഇക്കോ- റീ 

സ്റ്റോറേഷൻ, 
മങ്കര, കട്ടിലപ്പാറ 
- റിസർവ് 
കൊളത്താശ്ശേരി 
അക്കേഷ്യ 

പ്ലാന്റേഷൻ 
ഫയർ ലൈൻ കുറഞ്ചേരി 
ക്രിയേഷൻ 

അക്കേഷ്യ 
& ഫയർ 

തോട്ടം 
സിംഗ് 
ഫയർ ലൈൻ മാപ്പിളക്കുളമ്പ്, 
ക്രിയേഷൻ തോട്ടുപാലം 
& ഫയർ 

റിസർവ്വ്, 
സിംഗ് 

കുഴിക്കൽക്കുളമ്പ് 
മലംപാടം റിസർവ്വ്, 

കളപ്പാറ - പീച്ചി 
വാഴാനി ബൗണ്ടറി, 
കളപ്പാറ- കാളിയാറോഡ് 
റിസർവ്വ്, ചെമ്പൻകുളമ്പ് 

വല്യാട്ടുചോല 
ഫയർ ലൈൻ 

എളനാട് 
ക്രിയേഷൻ 

തേക്ക് 
& ഫയർ 

പ്ലാന്റേഷൻ 
സിംഗ് 


2 . 00 


18581. 00 


0 . 37 


മച്ചാട് 


എളനാട് 


15 .00 


18581. 00 


2 .79 


മച്ചാട് 


എളനാട് 


6 . 00 


18581. 00 


1. 12 


298 


2nd JAN , 2018 ) 


FOREST DEPARTMENT 


3 ) 


( 5 ) 


(6 ) 


(7 ) 


( 8 ) 


മച്ചാട് 


അകമല 


12 .00 


18581. 00 


2 . 23 


മച്ചാട് 


അകമല് 


16 . 50 


18581. 00 


3 . 07 


ഫയർ ലൈൻ - പനംകുറ്റി, 
ക്രിയേഷൻ പട്ടാണിക്കാട് & 
& ഫയർ ചേപ്പിലക്കോട് 

സിംഗ് തേക്ക് പ്ലാന്റേഷൻ 
ഫയർ ലൈൻ - ചിറങ്ങാനം 
ക്രിയേഷൻ ആർ. ഡി.എഫ്., 
& ഫയർ ചേപ്പിലക്കോട് 
സിംഗ് ഷെഡ്- പട്ടാണിക്കാട് 

ഏരിയ , കൂമ്പൻകല്ല് 
വെളുത്തേടത്തുപാറ 

റിസർവ്വ്, വാഴക്കോട് 
ഫയർ ലൈൻ നിന്നുകുഴി 
ക്രിയേഷൻ മൂലക്കോട്, 
& ഫയർ 

മൂലക്കോട് 
ടേസിംഗ് പൂവ്വൻചിറ , 

നിന്നുകുഴി 

വെള്ളാനിപ്പച്ച 
ഫയർ ലൈൻ കോശിമുക്ക് 
ക്രിയേഷൻ താമരവെള്ളച്ചാൽ, 
& ഫയർ 

കോശിമുക്ക് 
സിംഗ് - തോമസ്പാറ 


പട്ടിക്കാട് 


പട്ടിക്കാട് 


23 . 00 


18581. 00 


4 . 27 


പട്ടിക്കാട് 


മാന്ദാമംഗലം 


21. 50 


18581. 00 


4 . 00 


10 


പട്ടിക്കാട് 


മാന്ദാമംഗലം 


6 . 00 


18581. 00 


1 . 12 


ഫയർ ലൈൻ 
ക്രിയേഷൻ 
& ഫയർ 
സിംഗ് 


എറൗണ്ട് 
എലഞ്ഞിക്കുത്ത്, 
ആർ. ഡി .എഫ്. 


11 


പട്ടിക്കാട് പൊങ്ങണംകാട് 


8 . 00 


18581.00 


1 . 48 


ഫയർ ലൈൻ സ്കൗട്ട്ഹിൽ, 
ക്രിയേഷൻ നിന്നുകുഴി- വാരികുളം 
& ഫയർ 
ട്രേസിംഗ് 


പട്ടിക്കാട് പൊങ്ങണംകാട് 


5 .00 


18581. 00 


0 . 93 


തളിയമ്പാറ 
പാമ്പൂരംപാറ 


ഫയർ ലൈൻ 
ക്രിയേഷൻ 
& ഫയർ 
സിംഗ് 


പട്ടിക്കാട് 


വാണിയമ്പാറ 


9 . 00 


18581. 00 


1. 67 


ഫയർ ലൈൻ എറൗണ്ട്മൂടൽ & 
ക്രിയേഷൻ 

കുതിരാൻ 
& ഫയർ 
സിംഗ് 


14 


പട്ടിക്കാട് 


- വാണിയമ്പാറ 


3 . 00 


18581. 00 


0 . 56 


ഫയർ ലൈൻ 
ക്രിയേഷൻ 
& ഫയർ 

സിംഗ് 


എറൗണ്ട് 
കള്ളിപ്പാറ 


15 


പട്ടിക്കാട് 


വാണിയമ്പാറ 


7 . 00 


18581.00 


1 . 30 


ഫയർ ലൈൻ 
ക്രിയേഷൻ 
& ഫയർ 
സിംഗ് 


എറൗണ്ട് 

പാമ്പട്ടി 
തേക്ക്പ്ലാന്റേഷൻ 


16 വടക്കാഞ്ചേരി പൂങ്ങോട് 


17 . 00 


18581 . 00 


3 . 16 


ഫയർ ലൈൻ കാഞ്ഞിരക്കോട് 
ക്രിയേഷൻ 

RDF- II 
& ഫയർ 

കണ്ടൻചിറ 
സിംഗ് സാന്റൽവുഡ്RDF, 

അകമല തേക്ക് 
പ്ലാന്റേഷൻ & 
സാന്റൽ ഏരിയ , 
ചെറുചക്കിച്ചോല റോഡ് 


299 


2nd JAN , 2018 ) 


FOREST DEPARTMENT 


(1) 


(2) 


(3 ) 


( 6 ) 


(8 ) 


17 വടക്കാഞ്ചേരി പൂങ്ങോട് 


18 .10 


18581.00 


3 .36 


ഫയർ ലൈൻ കണ്ടൻചിറ, 
ക്രിയേഷൻ പൾപ്പ് വുഡ് 
& ഫയർ പ്ലാന്റേഷൻ, 
സിംഗ് കൊടുമ്പ്, ചിറ്റണ്ട, 

അരിശിശ്ശേരി പൾപ്പ് 
വുഡ്പ്ലാന്റേഷൻ, 
2006 പൊറശ്ശേരികുന്ന് 

സി. എ . പ്ലാന്റേഷൻ 
ഫയർ ലൈൻ-- ചീരക്കുഴി വെസ്റ്റഡ് 
ക്രിയേഷൻ ഫോറസ്റ്റ്, പാമ്പാടി 
& ഫയർ ഹിൽസ്, കൊണ്ടാഴി, 
സിംഗ് അയ്യഴിമല റിസർവ്വ് 

ഫോറസ്റ്റ് & 
മലേശമംഗലം 


- 18 


വടക്കാഞ്ചേരി മായന്നുർ 


24.25 


24 . 25 


1858100 


18581.00 


4 . 51 


മേൽപ്പട്ടികയിൽ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ് ഏകദേശമാണ്. ജോലി പൂർത്തീകരിക്കുന്ന അവസരത്തിൽ അളവിൽ 
വ്യത്യാസം വരാവുന്നതാണ്. യഥാസമയം ജോലികൾ ചെയ്തു തീർക്കാത്ത പക്ഷം നിലവിലുള്ള നിയമപ്രകാരം വനംവകുപ്പ് 
നിശ്ചയിക്കുന്ന പിഴ ഒടുക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. മേൽപ്പറഞ്ഞ ഏതു ജോലിയും ഏതു സമയത്തും ഒരു 
കാരണവും കൂടാതെ റദ്ദാക്കുവാൻ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരമുള്ളതായിരിക്കും. നിലവിലുള്ള എല്ലാ ദർഘാസ്/ 
കരാർ നിബന്ധനകളും ഈ കരാറിനും ബാധകമായിരിക്കും. 


പട്ടിക -II 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


റെയ്ഞ്ച് 
സ്റ്റേഷൻ 


ജോലിയുടെ 

വിവരം 
അഗ്നിപ്രതിരോധ 
പ്രവർത്തനങ്ങൾ 


ഏകദേശ 
കരാർ തുക 
(ലക്ഷത്തിൽ) 


ടെണ്ടർ ഫോറത്തിന്റെ 

വില 


- (1) 


(2) 


(3) 


( 4 ) 


- 1 


മച്ചാട് വാഴാനി 


1.95 


5 , 000 


- 400 + 18 % ജി.എസ് . റ്റി . 


- 2 


മച്ചാട് വാഴാനി 


2 . 97 


7 , 500 


600 + 18 % ജി.എസ് . റ്റി . 


കുണ്ടുകാട് 
തേക്ക് പ്ലാന്റേഷൻ, 
മണലിത്തറ തേക്ക് 
പ്ലാന്റേഷൻ, മഞ്ചട്ടി 
തേക്ക് പ്ലാന്റേഷൻ 
അമ്പലപ്പാട് മെഡി. 

- പ്ലാന്റേഷൻ 
വെങ്ങോലക്കുണ്ട് 
ഇക്കോ-റീസ്റ്റോറേഷൻ, 
- മങ്കര, കട്ടിലപ്പാറ 

റിസർവ്വ്സ് 

കൊളത്താശ്ശേരി 
അക്കേഷ്യ പ്ലാന്റേഷൻ 
കുറഞ്ചേരി അക്കേഷ്യ 


- 


3 


മച്ചാട് വാഴാനി 


0 .37 


1, 000 


300 + 18 % ജി.എസ് . റ്റി . 


- 0.37 


1,000 


, 


മച്ചാട് എളനാട് 


2 .79 


7,00 - 


7 , 000 


600 + 18 % ജി.എസ് . റ്റി. 


മാപ്പിളക്കുളമ്പ്, 
തോട്ടുപാലം റിസർവ്വ്, 
കുഴിക്കൽക്കുളമ്പ് 
മലംപാടം റിസർവ്വ്, 

കളപ്പാറ - പീച്ചി 
വാഴാനി ബൗണ്ടറി, 
കളപ്പാറ - കാളിയാറോഡ് 

- റിസർവ്, 
ചെമ്പൻകുളമ്പ് 
വല്യാട്ടുചോല 

ഏരിയ 


300 


2nd JAN . 2018] 


FOREST DEPARTMENT 


33 


(2 ) 


മച്ചാട്/ എളനാട് 


1 . 12 


3 ,000 


300 + 18 % ജി.എസ് . റ്റി. 


മച്ചാട് അകമല 


2 .23 


6 , 000 


500 + 18 % ജി .എസ് . റ്റി . 


മച്ചാട് അകമല 


3 .07 


8 , 000 


650 + 18 % ജി.എസ് . റ്റി. 


എളനാട് തേക്ക് 

പ്ലാന്റേഷൻ 
പനംകുറ്റി, പട്ടാണിക്കാട് 
ആന്റ് ചേപ്പിലക്കോട് 
തേക്ക്പ്ലാന്റേഷൻ 
ചിറങ്ങാനം 
ആർ. ഡി .എഫ്. 
ചേപ്പിലക്കോട് 
ഷെഡ്- പട്ടാണിക്കാട് 
ഏരിയ , കൂമ്പൻകല്ല് 
വെളുത്തേടത്തുപാറ 
റിസർവ്, വാഴക്കോട് 
നിന്നുകുഴി-മൂലക്കോട്, 
മൂലക്കോട്-പൂവ്വൻചിറ, 
നിന്നുകുഴി-വെള്ളാനിപ്പിച്ച് 
കോശിമുക്ക്- താമര 

വെള്ളച്ചാൽ, 
കോശിമുക്ക്- തോമസ്പാറ് 
എറൗണ്ട്എലഞ്ഞിക്കുത്ത്, 

ആർ. ഡി .എഫ്. 

സ്കൗട്ട് ഹിൽ, 
നിന്നുകുഴി- വാരികുളം 
തളിയമ്പാറ - പാമ്പൂരംപാറ 


8 


പട്ടിക്കാട് പട്ടിക്കാട് 


4 .27 


11, 000 


900 + 18 % ജി.എസ് . റ്റി. 


9 


പട്ടിക്കാട്/ മാന്ദാമംഗലം 


4 . 00 


10,000 


800 + 18 % ജി .എസ് . റ്റി. 


- പട്ടിക്കാട്/മാന്ദാമംഗലം 


ദാമംഗലം 


1. 12 


3 , 000 


300 + 18 % ജി.എസ് . റ്റി . 


1 . 48 


4 ,000 


300 + 18 % ജി.എസ് . റ്റി. 


+ 


പട്ടിക്കാട്/ 
പൊങ്ങണംകാട് 


0 . 93 


2, 500 


300 + 18 % ജി .എസ് . റ്റി. 


+ 


പട്ടിക്കാട് 
പൊങ്ങണംകാട് 
പട്ടിക്കാട് 
വാണിയമ്പാറ 


എറൗണ്ട്മൂടൽ, കുതിരാൻ 


+ 


1.67 


4 , 200 


400 + 18 % ജി.എസ് . റ്റി . 


എറൗണ്ട്കള്ളിപ്പാറ 


0 . 56 


1,500 


300 + 18 % ജി .എസ് . റ്റി . 


+ 


പട്ടിക്കാട്/ 
വാണിയമ്പാറ 


1. 30 


3 ,500 


പട്ടിക്കാട് 
വാണിയമ്പാറ 


300 + 18 % ജി .എസ് . റ്റി. 


3 . 16 


8 , 000 


650 + 18 % ജി .എസ് . റ്റി . 


വടക്കാഞ്ചേരി 
പൂങ്ങോട് 


- 


17 


വടക്കാഞ്ചേരി/ 


3 . 36 


8 , 500 


750 + 18 % ജി.എസ് . റ്റി . 


പൂങ്ങോട് 


എറൗണ്ട്പാമ്പട്ടി തേക്ക് 

പ്ലാന്റേഷൻ 
കാഞ്ഞിരക്കോട് 
RDF-II-കണ്ടൻചിറ 
സാന്റൽവുഡ് RDF, 
അകമല തേക്ക് 
പ്ലാന്റേഷൻ & 

സാന്റൽ ഏരിയ , 
ചെറുചക്കിച്ചോല റോഡ് 
കണ്ടൻചിറ, പൾപ്പ് 
വുഡ്പ്ലാന്റേഷൻ, 

കൊടുമ്പ്, ചിറ്റണ്ട, 
അരിശിശ്ശേരി പൾപ്പ് 
വുഡ്പ്ലാന്റേഷൻ, 
2006 പൊറശ്ശേരികുന്ന് 
സി.എ . പ്ലാന്റേഷൻ 
ചീരക്കുഴി വെസ്റ്റഡ് 

ഫോറസ്റ്റ്, പാമ്പാടി 
ഹിൽസ്, കൊണ്ടാഴി, 
അയ്യഴിമല റിസർവ് 

ഫോറസ്റ്റ് & 
മലേശമംഗലം 


4 51 


11, 500 


900 + 18 % ജി.എസ് . റ്റി . 


വടക്കാഞ്ചേരി 
മായന്നൂർ 


- Gaz . No . 1/ 2018/DTP (Forest). 


301 


2nd JAN . 2018] 


FOREST DEPARTMENT 


34 


ടെണ്ടർ ഫോറം ലഭ്യമാകുന്ന തീയതി- 3- 1 -2018. 
ടെണ്ടർ തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും-- 10 - 1- 2018, 1 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 10 - 1- 2018, 3.30 മണി. 


കരാർ നിബന്ധനകൾ 


ദർഘാസ് ഫോറം പ്രവൃത്തി ദിവസങ്ങളിൽ തൃശൂർ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭ്യമാക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ, പൊതുമേഖലാ ബാങ്കിൽ നിന്നോ തൃശൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡാഫ്റ്റായോ പണമായോ ഒടുക്കാവുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ഒരിക്കൽ അടച്ചത് ഒരു കാരണവശാലും മാറ്റി നൽകുന്നതോ, മറ്റ് ജോലികൾക്കുള്ള ദർഘാസ് 
ഫോറത്തിന്റെ വിലയിലേക്ക് മാറ്റി നൽകുകയോ ചെയ്യുന്നതല്ല. 
ഒരാളുടെ പേരിൽ അ നു വ ദിച്ച ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യ പ്പെ ടാ വു ന്ന തോ , മറ്റ് ജോലി കൾക്ക് 
ഉപയോഗിക്കാവുന്നതോ ചെയ്യാവുന്നതല്ല. 
ദർഘാസ് സമർപ്പിച്ചതിനു മുമ്പ് കരാറുകാരൻ, ദർഘാസ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതാണ്. ടെണ്ടർ 
ലഭിച്ചതിനുശേഷം ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല . 
കരാറുകാരൻ ദർഘാസ് സമർപ്പിക്കു ന്ന തിനു മുമ്പ് ജോലി ചെയ്യേണ്ട സ്ഥല വും , ചെയ്യേണ്ട ജോലിയും കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതും, ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതുമല്ല . 
കരാറുകാരൻ കരാർ തുക അടിസ്ഥാന നിരക്കിന്റെ ശതമാനത്തിൽ അക്ക ത്തിലോ, അക്ഷരത്തിലോ, നിശ്ചിത 
കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയതിൽ വ്യത്യാസമുള്ളപക്ഷം 
കുറഞ്ഞ തുക രേഖപ്പെടുത്തിയത് കണക്കിലെടുക്കുകയും, ആയത് അംഗീകരിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരി 
ക്കുന്നതുമാണ്. ദർഘാസിൽ രേഖപ്പെടുത്തിയ തുക വനംവകുപ്പിന്റെ അടങ്കൽ തുകയേക്കാൾ വളരെ കുറഞ്ഞ 
തുകയാണെങ്കിൽ ടി തുകയ്ക്ക് ടി ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് വനം വകുപ്പിന് സംശയം ജനിക്കുക 
യാണെങ്കിൽ ഇക്കാര്യത്തിൽ കരാറുകാരന്റെ വിശദീകരണം തേടുന്നതും ആയത് ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ പ്രത്യേക 
സെക്യൂരിറ്റി തുകയായി കരാർ തുകയുടെ 10 % പരമാവധി - 30,000 കരാറുകാരൻ കരാർ സ്ഥിരപ്പെടുത്തുന്നതിനുമുമ്പായി 
അടയ്ക്കേണ്ടതുമാണ്. കരാറുകാരൻ സമർപ്പിച്ച വിശദീകരണം ബോദ്ധ്യപ്പെടാത്തപക്ഷം ദർഘാസ് നിരാകരിക്കുവാൻ വനം 
വകുപ്പിന് അധികാരമുള്ളതായിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ എല്ലാ കോളവും പൂരിപ്പിക്കേണ്ടതും, ദർഘാസ് അടങ്ങിയ സീൽ ചെയ്ത കവറിന്റെ പുറത്ത് 
ജോലിയുടെ പേര് രേഖപ്പെടുത്തേണ്ടതും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, തൃശൂർ, ഫോറസ്റ്റ് ഡിവിഷൻ, അയ്യന്തോൾ, 
തൃശൂർ എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതുമാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം അവധിയാവുകയാ 

ണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയംവരെ ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമയപരിധിക്കകം ലഭിക്കാത്ത ദർഘാസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ഓരോ ദർഘാസിന്റെ കൂടെ യോ , പൊതു മേഖലാ ബാങ്കിൽ നിന്നോ, ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ, തൃശൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസിലെ തിരുത്തലുകളിൽ കരാറുകാരന്റെ ഒപ്പുണ്ടായിരിക്കേണ്ടതാണ്. 
നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിച്ച ദർഘാസുകൾ നിശ്ചിത സമയത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥ നോ , ഹാജ രാ യിട്ടുള്ള കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് 
പരിശോധിക്കേണ്ടതാണ്. 


c 


11. 


സാധാരണയായി കുറവ് തുക രേഖപ്പെടുത്തിയ ദർഘാസ് സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഏത് ദർഘാസ് 
സ്വീകരിക്കുവാനോ, നിരാകരിക്കുവാനോ ഉള്ള അധികാരം ദർഘാസ് അംഗീകരിക്കുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടായിരിക്കു 
ന്നതാണ്. 


ദർഘാസ് സമർപ്പിച്ചതിനുശേഷം അത് പിൻവലിക്കുവാൻ കരാറുകാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
കരാർ അംഗീകരിച്ച വിവരം വിജയിയായ കരാറുകാരന്റെ വിലാസത്തിൽ അറിയിക്കുന്നതും, ആയത് ലഭിച്ച് 3 ദിവസ 
ത്തിനകം - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ കരാർ ഒപ്പിടേണ്ടതുമാണ്. ആയതിൽ വീഴ്ച വരുത്തുന്നപക്ഷം, കരാറുകാർ 
സമർപ്പിച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും, ടി ജോലി കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ 
ദർഘാസ് ചെയ്യുകയോ, രണ്ടാമത്തെ ദർഘാസുകാരന് ജോലി നൽകുകയോ, മറ്റ് വിധത്തിൽ ജോലി ചെയ്യുകയോ, 
ചെയ്യുന്നതാണ്. ആയത് ലേലം സർക്കാരിലേക്ക് ഉണ്ടാക്കുന്ന നഷ്ടം നികത്തുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാകുന്നതും 
അല്ലാത്ത പക്ഷം കരാറു കാ രന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്നും, റവന്യൂ റിക്ക വറി നിയമ പ്രകാരം 
ഈടാക്കുന്നതുമായിരിക്കും. 
വിജയിയാകുന്ന കരാറുകാരൻ കരാർ തുകയുടെ 10 % പരമാവധി : 5 ,00 ,000 ( അഞ്ച് ലക്ഷം രൂപ) സെക്യൂരിറ്റി 
അടയ്ക്കേണ്ടതാണ്. ടി സെക്യൂരിറ്റി തുക കരാർ ജോലി അവസാനിച്ച് കരാറുകാരന്റെ ബാദ്ധ്യത തിട്ടപ്പെടുത്തിയതിനു 
ശേഷം മാത്രം തിരികെ നൽകുന്നതായിരിക്കും. 


14 . 


302 


2nd JAN . 2018] 


FOREST DEPARTMENT 


35 


കരാറുകാരൻ സോൾവസി നട ത്തി യിട്ടുള്ള വസ്തുക്കൾ കരാർ കാലാവധിയിൽ അന്യാധീനപ്പെടുത്തു വാൻ 
പാടുള്ളതല്ല. ഇക്കാര്യത്തിൽ ആവശ്യമായ സമ്മതപത്രം കരാർ ഒപ്പിടുന്ന സമയത്ത് നൽകേണ്ടതാണ്. 
ദർഘാസ് തുറന്നതിനുശേഷം ലഭിക്കുന്ന യാതൊരു വാഗ്ദാനങ്ങളും സ്വീകരിക്കുന്നതല്ല. 
കരാർ ലഭിക്കാത്ത കരാറുകാരുടെ നിരതദ്രവ്യം വിജയിയായ കരാറുകാരന്റെ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തിരികെ നൽകുന്നതാണ്. 


പട്ടിക യിൽ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ് ഏക ദേശം മാത്രമാണ്. നടപ്പിലാക്കുന്ന സമയത്ത് അള വിൽ 
ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. യഥാർത്ഥ അളവിലുള്ള ജോലി ചെയ്യുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
കരാർ പ്രകാരമുള്ള തുക ജോലി പൂർത്തിയാക്കിയതിനുശേഷം നൽകുന്നതാണ്. 


ഫയർലൈൻ എടുക്കുന്നതും ഫയർ സിംഗ് ജോലികളും 2018 ജനുവരി 31- ന് അവസാനിപ്പിക്കേണ്ടതുമാണ്. ആയതി 
നുശേഷം ഒരു കാരണവശാലും സമയം നീട്ടി നൽകുന്നതല്ല . 
- കൂടുതൽ വിവരങ്ങൾ തൃശൂർ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ, പട്ടിക്കാട്, വടക്കാഞ്ചേരി, മച്ചാട് എന്നീ റെയ്ഞ്ച് 
ഓഫീസുകളിൽ നിന്നോ ലഭ്യമാകുന്നതാണ്. 


No , TA2 -10066/2017. 


18th December 2017. 


Separate sealed tenders are invited from the eligible A , B , C class contractors registered in the Forest Department 
in pursuance of G . O . (Ms.) No . 26 /2017/ F & WLD dated 20 -5 - 2017 for execution of works noted in schedule -I attached 
below . The tenderer is bound to comply with the terms and conditions in force , besides the conditions that will be framed 
by the Govt. from time to time. Tender documents and schedules are available in the office of the undersigned . 
The EMD should be submitted through Demand Draft. Cost of tender form should be submitted in cash /DD . Details of 
tender are furnished below in the schedule : 


Schedule- I 


SI . 
No. 


Name of Range 

and Station 


Name of work 


Name of Area 


Extent 

( in Km ) 
Approximate 


Rate per km 

including 
10 % CP ( ° ) 


Estimate 
amount 
in lakhs 


- (5) 


(6 


( 7) 


- (I) 

| 1 


(2) 
Machad/ Vazhani 


10.50 


18581. 00 


1 .95 


Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 


2 


Machad/Vazhani 


16.00 


18581 . 00 


2. 97 


Kundukad TP, 
Manalithara TP, 
Manchatty TP 
Ambalapad 
Med . Pltn . 
Vengolakund Eco 
restoration area, 
Mankara Kattilappara 
Reserve, Kolathassery 
Acacia Pltns. 
Kuranchery Acacia 


- 3 


Machad / Vazhani 


2 . 00 


18581. 00 


0 .37 


Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 


4 


Machad /Elanad 


15.00 


18581.00 


2 .79 


Mappilakulambu 
Thottupalam Reserve, 
Kuzhikalkulambu 
Malampadam Reserve, 
Kalappara - Peechi- Vazhani 
Boundary, Kalapara -Kaliya 
road reserve , 
Chembankulambu 
Valliyattuchola area 


303 


36 


2nd Jan . 2018 ] 

(1 ) (2 ) 


FOREST DEPARTMENT 

(4) 


(3 ) 


(5) 


(6) 


(7) 


5 


Machad / Elanad 


Elanad TP 


6 .00 


18581. 00 


1 . 12 


6 


Machad /Akamala 


12 .00 


18581.00 


2 .23 


Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 


7 


Machad / Akamala 


16 .50 


18581.00 


3 .07 


Panamkutty, 
Pattanikkad and 
Cheppilakode TPS 
Chirangonam RDF, 
Cheppilakode 
shed -Pattanikad area , 
Koombankallu 
Veluthedathupara Reserve, 
Vazhakode 


8 


Pattikkad /Pattikkad 


23 . 00 


18581. 00 


4 .27 


Ninnukuzhi-Moolakode, 
Moolakode to Poovanchira , 
Ninnukuzhi to Vellanipacha 


9 


21.50 


18581.00 


4 .00 


Pattikkad / 
Mannamangalam 


Koshimukku 
Thamaravellachal, 
Koshimukku - Thomaspara 


10 


6 . 00 


18581.00 


1. 12 


Pattikkad / 
Mannamangalam 


Around Elenjikuth 
RDF 


11 


8 .00 


18581.00 


1.48 


Pattikkad / 
Ponganamkad 


Scout hill , 
Ninnukuzhi 
Varikulam 


5 . 00 


18581.00 


0 .93 


Pattikkad / 
Ponganamkad 


Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 

Fire line 
creation and 
fire tracing 


Thaliyanpara to 
Pambooranpara 


13 


9 .00 


18581.00 


1.67 


Pattikkad / 
Vaniyampara 


Around Moodal 
and Kuthiran 


14 


Around Kallipara 


3 .00 


18581. 00 


0 .56 


Pattikkad 
Vaniyampara 


15 


Around Pambatty TP 


7 .00 


18581. 00 


1. 30 


Pattikkad/ 
Vaniyampara 


16 


17 .00 


18581.00 


3 . 16 


Wadakkanchery / 
Poongode 


Kanjirakode RDF II 
Kandanchira 
sandalwood RDF, 
Akamala TP and sandal area , 
Cheruchakkichola road 
Kandanchira PWP, 
Kodumbu , Chittanda , 
Arissery PWP 


17 


18. 10 


18581. 00 


3 . 36 


Wadakkanchery / 
Poongode 


Fire line 
creation and 
fire tracing 


18 


24.25 


18581 . 00 


4 .51 


Wadakkanchery/ 
Mayannur 


Fire line 
creation and 
fire tracing 


Cheerakkuzhi Vested Forest, 
Pambady Hills, 
Kondazhi, Ayyazhimala 
reserve forest and 
Maleshamangalam 


304 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


The quantity mentioned in the above table are approximate and on actual execution the quantity may vary. Penalty 
as per Rule will be levied by the Forest Department from the tenderer , if any for the delay of execution of work in time. 
The undersigned reserves all rights for cancellation of any work at any time without further intimation . All the prevailing 
conditions for tender are applicable for this tender also . 


Schedule - II 


Si. 
No. 


Name of work - Fire 
protection works 


EMD 


Name of Range 
and Station 

(2) 


Cost of tender form 


Approximate 
contract value 

(4) 


(1) 


( 3 ) 


(5) 


(6 ) 


Machad / Vazhani 


1.95 


5 ,000 


400 + 18 % GST 


Machad /Vazhani 


2 .97 


7 ,500 


600 + 18 % GST 


Kundukad TP, Manalithara 
TP, Manchatty Tm 
Ambalapad Med . Pltn . 
Vengolakund Eco 
restoration area , Mankara 
Kattilappar Reserve , 
Kolathassery Acacia Pltns. 


Machad /Vazhani 


0 .37 


1,000 


300 + 18 % GST 
600 + 18 % GST 


Machad / Elanad 


2 .79 


7 ,000 


Machad / Elanad 


1. 12 


3 , 000 


300 + 18 % GST 
500 + 18 % GST 


Machad /Akamala 


2.23 


6 ,000 


Kuranchery Acacia 
Mappilakulambu 
Thottupalam Reserve , 
Kuzhikalkulambu , 
Malampadam Reserve, 
Kalappara - Peechi 
Vazhani Boundary, 
Kalapara -Kaliya road 
Reserve , Chembankulambu 
Valliyattuchola area 
Elanad TP 
Panamkutty, Pattanikkad and 
Cheppilakode TPS 
Chirangonam 
RDF, Cheppilakode shed 
Pattanikad area , Koombankallu 
Veluthedathupara Reserve , 
Vazhakode 
Ninnukuzhi-Moolakode , 
Moolakode to 
Poovanchira , Ninnukuzhi to 
Vellanipacha 
Koshimukku 
Thamaravellachal, 
Koshimukku - Thomaspara 
Around Elenjikuth RDF 


Machad/ Akamala 


3 .07 


8 ,000 


650 + 18 % GST 


8 


Pattikkad /Pattikkad 


4 .27 


11.000 


900 + 18 % GST 


9 


4 .00 


10 ,000 


800 + 18 % GST 


Pattikkad / 
Mannamangalam 


1. 12 


3,000 


300 + 18 % GST 


1 .48 


4 ,000 


300 + 18 % GST 


Scout hill, Ninnukuzhi 
Varikulam 


Pattikkad/ 
Mannamangalam 
Pattikkad/ 
Ponganamkad 
Pattikkad/ 
Ponganamkad 
Pattikkad / 
Vaniyampara 


0.93 


2 ,500 


300 + 18 % GST 


Thaliyanpara to 
Pambooranpara 
Around Moodal and 
Kuthiran 


1.67 


4 , 200 


400 + 18 % GST 


Gaz. No. 1/2018/DTP ( Forest ). 


305 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


38 


(1) 


(2) 


(3) 


(4) 


(5 ) 


(6 ) 


14 


0 .56 


1,500 
3 ,500 


15 


1. 30 


Pattikkad /Vaniyampara 
Pattikkad / Vaniyampara 
Wadakkanchery / 
Poongode 


Around Kallipara 
Around Pambatty TP 
Kanjirakode RDF II 
Kandanchira sandalwood 
RDF, Akamala TP and sandal 
area , Cheruchakkichola road 


300 + 18 % GST 
300 + 18 % GST 
650 + 18 % GST 


16 


3 . 16 


8 ,000 


17 


3 . 36 


8 ,500 


700 + 18 % GST 


Wadakkanchery / 
Poongode 


18 


Kandanchira 
PWP, Kodumbu , Chittanda , 
Arissery PWP 
Cheerakkuzhi Vested 
Forest, Pambady Hills , 
Kondazhi, Ayyazhimala 
reserve Forest and 
Maleshamangalam 


4.51 


4 .51 


Wadakkanchery / 
Mayannur 


11,500 


900 + 18 % GST 


Date from which tender forms will be available — 3 - 1- 2018 . 
Date and time up to which tenders to be received — 10 -1 -2018 at 1 p . m . 
Date and time for opening of tender — 10 - 1- 2018 at 3 .30 p . m . 


Tender Conditions 


1. 


Tender form and other details can be obtained from Divisional Forest Office , Thrissur on payment of cash or 
by Demand Draft drawn in favour of Divisional Forest Officer, Thrissur payable on any Scheduled /Nationalized 
Bank towards cost of tender form . The cost of tender form can also be downloaded from the official website of 
Kerala Forest Department and if the forms are down loaded from the website the cost of tender documents 
should be attached as DD from a Nationalized / Scheduled Bank as mentioned above , along with Part 2 tender. 
The cost of tender forms once paid is not refundable on any account, nor will the amount be adjusted towards 
the cost of any other tender forms. 
The tender form shall be used only by the person in whose name it is issued and for the work specified in the 
schedule attached to the tender form . 
Before submitting the tender, the tenderer is expected to study and scrutinize all the conditions in the agreement 
to be executed , the draft of which can be had for perusal at the Divisional Forest Office on any working day 
during office hours . They are also requested to study the detailed tender conditions attached to the tender 
document. No plea of ignorance of the agreement conditions received after putting in the tender will be 
entertained . 


» 


w 


Before submitting the tender the tenderer shall visit the area of work to study all the field conditions and nature 
of work and quote his rate accordingly . No enhancement in rate due to any reason will be entertained thereafter. 
The tenderer shall quote in the appropriate column in the tender a firm percentage of the basic rate per 
kilometre in figures as well as in words also . Lower of the same only be considered valid and shall be binding 
on him /her. If the Kerala Forest Department feels that the total amount quoted or item wise rate of any of the 
item quoted is unworkable due to variance to the lower side to an abnormal level with Kerala Forest Department 
estimated rates, the tenderer may be required to furnish satisfactory explanation on the above respect. In such 
an event, the Kerala Forest Department has the option to collect a special/ extra security deposit to the tune of 
10 % of the quoted amount subject to a maximum of ^ 30 ,000 (Rupees thirty thousand only ) from the tenderer 
before issuance of confirmation orders . If the explanation furnished is not found satisfactory or no explanation 
is furnished , the Kerala Forest Department has the right to deny the offer of work to the tenderer even though 
he/ she is the lowest tenderer. 
The tenderer shall submit the filled up tender form together with all the pages in tact in sealed cover 
addressed to “ The Divisional Forest Officer, Thrissur Forest Division , Ayyanthole , Thrissur” and superscribed 
“ Tender for Name of work ... ................. in ................ Range so as to reach him in his office at 1 p . m . on 
10 -1 - 2018 . If the date fixed for acceptance of tender happens to be holiday the tenders will be accepted on the 
next working day at the same hour. 


VIK . . . . . . . . . . . . 


306 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


39 


7 . 


Tender received after the specified date and time or received without the requisite enclosures or tenders not 
written up proper order or form will not be honoured . 


Each tender shall be accompanied by a demand draft of a Nationalized /Scheduled Bank for · ..... 
( Rupees .................. ) in favour of Divisional Forest Officer, Thrissur as Earnest Money Depost for the work . 


All the corrections in the tender form shall be initialled by the tenderer himself. 


The tenders received in due time will be opened by the Divisional Forest Officer or his deputy at his office at 
3 .30 p . m . on 10 -01-2018 in the presence of such of the tenderers present on that occassion . 


The lowest tender, ordinarily be accepted , but the authority competent to accept the tender reserves to himself 
the power of accepting or rejecting any tender without assigning any reason thereof. 


No tenderer will be permitted to withdraw his offer within three months from the date of opening of the 
financial bid . 


The tenderer whose tender is accepted will be informed regarding acceptance of his tender by a confirmation 
order issued by the registered letter bearing the address mentioned in the tender. The successful tenderer, within 
three days of receipt of confirmation of his tender , shall have to execute an agreement in the prescribed form on 
a proper non judicial stamp paper (worth “ 200 ) to be supplied by him at his cost. If the contractor fails to 
execute the agreement the tender will be cancelled and the Earnest Money Deposit submitted by the tenderer 
shall stand forfeited to the Kerala Forest Department. The work will be retendered at the risk and cost of the 
tenderer or through any other mañner ( including through the next higher tenderer). The loss , if any, to the 
Govt. consequent to the default, if not paid by the defaulter within a reasonable time specified by the 
Divisional Forest Officer, shall be treated as arrears on public revenue to be recovered from the defaulter under 
the provisions of the Kerala Revenue Recovery Act 1968 and in such other manner as the Govt. may deem fit . 
The defaulter however will not be entitled for gain , if any. 


14 . 


The successful tenderer while signing the agreement shall furnish a security deposit for an amount equal to 
10 per cent of the total probable amount of contract, limited to a maximum of - 5 ,00 ,000 (Rupees five lakhs 
only ). The security deposit will be released only after the successful competition of the contract work and after 
producing the Non Liability Certificate from the concerned officers. 


15. 


The successful tenderer shall give an undertaking at the time of execution of agreement that he shall not sell, 
mortgage or otherwise alienate the properties covered by the solvency certificate during the currency of the 
contract. 


The post offers and representations sent, after receipt of tender in respect of the work shall at no account be 
considered . 


The EMD of the unsuccessful tenderers will be returned as soon as possible after the tenders are finalised . 


The quantities of work shown in the schedule are approximate and it may vary on actual execution of work . 


The quantity shown in the tender schedule are approximate . The actual extent of the contract area may vary as 
per the final survey report, which will be binding on the successful tenderer . 


The payment shall be made after completion of the work . 


Fire tracing and fire line work in the area mentioned should be started on 20th December 2017 and completed 
before 31st January 2018 . No extention of time will be allowed . The undersigned has the power to change the 
starting date of the work . 


Further details can be had from the office of the Divisional Forest Officer, Thrissur, Range Forest Officer, 
Pattikkad / Wadakkanchery and Machad . 


Office of the Divisional Forest Officer, 
Ayyanthole , Thrissur. 


(Sd.) 
Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


307 


2nd JAN . 2018] 


FOREST DEPARTMENT 


40 


ചാലക്കുടി ഡിവിഷൻ 
ഇ -ദർഘാസ് പരസ്യം 


- (1) 


കേരള പാ തു മ രാ മത്തു വകു പ്പിലെ ദർ ഘാ സു കള 
സംബന്ധിച്ച് നില വിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകൾ 
പരിഗണിക്കുന്നതാകുന്നു . ദർഘാസിനായി പരസ്യപ്പെടുത്തിയ 
തീയതി ഏതെ ങ്കിലും കാര ണ ത്താൽ അ വ ധി യാ വു 
ക യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അ തേ 
സ്ഥലത്തും സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
ഈ ദർഘാസിലെ ഏതൊരു പ്രവൃത്തിയും ഒരു മുന്നറിയിപ്പും 
കൂടാതെ റദ്ദ് ചെയ്യു ന്ന തിനുള്ള പൂർണ്ണ അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമാകുന്നു . 

ദർഘാസ് നമ്പർ - 15/ 2017 - 18. 

പ്രവൃത്തിയുടെ പേര് - പാലപ്പിള്ളി പഴയ റെയിഞ്ച്ഓഫീസ് 
കെട്ടിടത്തിന്റെ നവീകരണജോലികൾ. 
അടങ്കൽ തുക - - 7. 65 ലക്ഷം. 
നിരതദ്രവ്യം - 20, 000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1, 600 + GST. 

ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതിയും 
സമയവും- - 10 - 1- 2018, രാവിലെ 10 . 30 മണി. 


ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 17 - 1 - 2018 , ഉച്ചയ്ക്കുശേഷം 5 മണിവരെ. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 22 - 1 - 2018, 
രാവിലെ 11 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

കൂടുതൽ വിവരങ്ങൾ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ 0480 -2701340 ) 
പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


നമ്പർ സിഡി- 6790 / 2014. 

2017 ഡിസംബർ 13. 
ചാലക്കുടി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സർ 
യോഗ്യരായ " C & above ക്ലാസ് കോൺട്രാക്ടർമാരിൽ നിന്നും 
താഴെ വിവ രി ക്കുന്ന പവ്യ ത്തി നിർവ്വ ഹി ക്കു ന്ന തിന് 
ഇ - ടെണ്ടർ മുഖേന ദർഘാസ് ക്ഷണിക്കുന്നു . ദർഘാസുകാർ 
വനം വകുപ്പിലും പൊതുമരാമത്തു വകുപ്പിലും നിലവിലു 
ള്ളതും സർക്കാർ ഭാവിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതു 
മായ എല്ലാ നിബന്ധനകളും ഇതര വ്യവസ്ഥകളും പാലിക്കാൻ 
ബാദ്ധ്യസ്ഥ രാ ണ് . ദർഘാസ് പമാ ണ ങ്ങളും ദർഘാസ് 
ഷഡളുകളും www.etenders. kerala. gov .in എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന 
തിനുള്ള നിരതദ്രവ്യം, ദർഘാസ് പ്രമാണവില എന്നിവ സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ഇൻഡ്യയുടെ ഇന്റർനെറ്റ് ഓൺ ലൈൻ 
ബാങ്കിംഗ് വഴിയോ മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT 
വഴിയോ ഓൺലൈൻ ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ സമർപ്പിക്കാൻ www.etenders.kerala . gov.in 
എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www. etenders. kerala. gov.in 
എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ കവറുകളിൽ 
ഓൺലൈനായിമാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
www. etenders . kerala . gov.in എന്ന വെബ്സൈറ്റിലൂടെ 
ഓൺലെനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ 
ത പാൽമാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാ സു കൾ ഒരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. നിശ്ചിത സമയപരിധിക്കു 
ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള 
സർക്കാരിന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 
എഗ്രിമെന്റ് സ്കാൻ ചെയ്ത കോപ്പി ഓൺലെനായി 
സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് 
മുമ്പ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്ന 
താ ണ് . ഈ ടെ ണ്ട റു മായി ബന്ധപ്പെട്ട മറ്റു വിവ ര ങ്ങൾ 
എൻ. ഐ . സി . - യിൽ നിന്നോ www.etenders.kerala. gov.in 
എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Helpdesk - ൽ നിന്നോ 
ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് 
അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ 
( കരാ റു കാ രൻ ഇട പാടു നട ത്തുന്ന കോർ ബാങ്കിംഗ് 
സൗക ര്യമു ളള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവര ങ്ങളും 
ഇ - മെ യിൽ അഡ്രസ്സും) ദർ ഘാ സിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാ ണ് . ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും 
ഫിനാൻഷ്യൽ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് 
കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ 
അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗകര്യ 
ങ്ങൾക്കും നഷ്ടത്തിനും വനംവകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല . 

- ദർഘാസ് സ്വീക രിച്ച ശേഷം പ്രവൃത്തി ലഭിച്ച 
കരാറുകാരൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച 
വരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ 
കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് 
ചെയ്യുന്നതും ഇപ്രകാരം പുനർ ദർഘാസ്മലം സർക്കാരിന് 
വരുന്ന നഷ്ട ങ്ങ ൾ ക്ക് ഒറി ജി നൽ കരാ റു കാ രൻ 
ഉത്തര വാ ദി യാ യി രിക്കു ന്നതും അപകാരം ഉണ്ടാകുന്ന 
നഷ്ടങ്ങൾ വീഴ്ച വരുത്തിയ കരാറുകാരന്റെ സ്ഥാവര ജംഗമ 
സ്വത്തുക്കളിൽ നിന്ന് റവന്യൂ റിക്ക വറി ആക്ട് പ്രകാരം 
ഈടാക്കുന്നതിന് - 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം 
എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 


No. CD -6790 /2014. 


13th December 2017. 


Seperate online tenders are invited from eligible 
‘ C and above class registered contractors for civil works 
mentioned below . The tenderer is bound to comply with 
the terms and conditions in force, besides the conditions 
that will be framed by the Government in future in 
connection with this tender. Tender documents 
and schedules are available in the website 
www . etenders.kerala . gov.in . The Earnest Money Deposit 
and tender cost for the tender should be submitted 
through the Internet online banking of SBI or through 
NEFT for other banks . For submission of tenders visit the 
website www . etenders.kerala .gov. in . 


All bid /tender documents are to be submitted online 
only and in the designated online cover(s)/envelope(s ) on 
the www . etenders .kerala . gov.in website and tenders 
submitted manually /through post will not be entertained . 
Late tenders will not be accepted . 


Online tenders /bids are to be accompanied with a 
preliminary agreement executed in Kerala Stamp Paper 
worth - 200 . Tenders/ bids received online without the 
scanned copies of relevant documents, preliminary 
agreement will not be considered and shall be summarily 
rejected . Any further clarification on this tender can be 


308 


2nd JAN. 2018]) 


FOREST DEPARTMENT 


41 


obtained from NIC /the e -tender Helpdesk number available 
in the www.etenders. kerala. gov.in website and from the 
office of the Divisional Forest Officer, Chalakudy during 
the office hours . The details regarding e - payment 
( Bidder s Bank Account No . where he/ she is having core 
banking facility and email ID ) should be submitted along 
with the tender. Tenders without these details will not be 
accepted . Technical bid and financial bid shall be 
submitted in their respective designated online covers . 

The Forest Department will not be responsible for 
any inconvenience or loss to the Bidder while uploading/ 
downloading the bid . 

The successful tenderer should execute an agreement 
in the prescribed format in a stamp paper worth 
- 200 . Post offers as per the existing rules shall also be 
entertained . If the notified date of tender happens to be 
a holiday , the tender will be conducted on the very next 
Working day at same place and time. Undersigned 
reserves all rights for cancelling any work at any time 
without further intimation . All the prevailing conditions are 
applicable for this tender also . 

Tender No. & Name of works with Estimate 
Amount — 15 / 2017 - 18 — Renovation works to old range 
office building Palappilly Range - - 7. 65 lakhs. 

Earnest Money Deposit - · 20 ,000 . 
Cost of tender form - - 1, 600 + GST. 

Date and the time from which tender forms will be 
available in the website — 10 - 1 -2018 , 10 . 30 a . m . 

Date and time upto which tenders will be received 
17-1- 2018 till 5 p. m . 

| Date and time for opening of tender - 22 - 1 - 2018 at 
11 a . m . 

Period of Completion 4 months. 

Further details can be had from the office of the 
Divisional Forest Officer, Chalakudy, ( Phone : 0480 
2701340 ) during office hours. 


-- എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala .gov.in 
എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ കവറുകളിൽ 
ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
www.etenders. kerala .gov .in എന്ന വെബ് സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്നദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

- ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള 
സർക്കാരിന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 
എഗ്രിമെന്റ് സ്കാൻ ചെയ്ത കോപ്പി ഓൺലെനായി 
സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് മുമ്പ് 
സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
ഈ ടെ ണ്ട റു മായി ബന്ധ പ്പെട്ട മറ്റു വിവ ര ങ്ങ ൾ 
എൻ. ഐ . സി .- ൽ നിന്നോ www. etenders.kerala .gov.in എന്ന 
വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Helpdesk - ൽ നിന്നോ ഈ 
ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. 
ഇ - പേമെന്റിന് ആവശ്യമായ വിവ ര ങ്ങൾ ( കരാറുകാരൻ 
ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുളള ബാങ്ക് 
അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ 
ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി പറ 
ഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. 
കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനംവകുപ്പ് 
ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 

- ദർഘാസ് സ്വീക രിച്ച ശേഷം പ്രവൃത്തി ലഭിച്ച 
കരാറുകാരൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച 
വരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ 
കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് 
ചെയ്യുന്നതും ഇപ്രകാരം പുനർ ദർഘാസ്മലം സർക്കാരിന് 
വരുന്ന നഷ്ട ങ്ങ ൾ ക്ക് ഒറി ജി നൽ കരാ റു കാ ര ൻ 
ഉത്ത ര വാ ദി യാ യി രിക്കു ന്നതും അപകാരം ഉണ്ടാകുന്ന 
നഷ്ടങ്ങൾ വീഴ്ച വരുത്തിയ കരാറുകാരന്റെ സ്ഥാവര ജംഗമ 
സ്വത്തുക്കളിൽ നിന്ന് റവന്യൂ റിക്ക വറി ആക്ട് പ്രകാരം 
ഈടാക്കുന്നതിന് - 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം 
എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
കേരള വനം വകു പ്പിൽ ദ ർ ഘാ സു കളെ സംബ ന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും 
നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകൾ പരിഗണിക്കുന്നതാകുന്നു . 
ദർഘാസിനായി പരസ്യപ്പെടുത്തിയ തീയതി ഏതെങ്കിലും 
കാര ണ ത്താൽ അവ ധി യാ വു ക യാ ണെ ങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ദർഘാസ് 
നട ത്തു ന്നതാ യി രി ക്കും . ഈ ദർഘാ സിലെ ഏതൊരു 
പ്രവൃത്തിയും ഒരു മുന്നറിയിപ്പും കൂടാതെ റദ്ദ് ചെയ്യുന്നതിനുള്ള 
പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമാകുന്നു . 
- ദർഘാസ് നമ്പർ - 1/ 2017 - 18. 

പ്രവൃത്തിയുടെ പേര് ചെട്ടിക്കുളം സെൻട്രൽ നഴ്സറിയിൽ 
- 5 ലക്ഷം തേക്ക് റൂട്ട് ട്രെയിനർ തെകളുടെ ഉത്പാദനവും 
പരിചരണവും. 


- ( 2 ) 


നമ്പർ സിസി2 - 7930 / 2017. 

2017 ഡിസംബർ 13. 
ചാലക്കുടി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ 
യോഗ്യരായ " C & above ക്ലാസ് കോൺട്രാക്ടർമാരിൽനിന്നും 
താഴെ വി വ രി ക്കുന്ന പവ്യ ത്തി നിർവ്വ ഹി ക്കു ന്ന തിന് 
ഇ - ടെണ്ടർ മുഖേന ദർഘാസ്ക്ഷണിക്കുന്നു . ദർഘാസുകാർ 
വനം വകു പ്പിൽ നില വി ലു ള്ളതും സർക്കാർ ഭാവി യിൽ 
പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും 
ഇതര വ്യവ സ്ഥ കളും പാലി ക്കാൻ ബാദ്ധ്യ സ്ഥ രാ ണ് . 
ദ ർ ഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും 
www. etenders .kerala .gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, 
ദർഘാസ് പ്രമാണവില എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 
ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ മറ്റ് ബാങ്കുകളുടെ 
കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈൻ ടെണ്ടറിനൊപ്പം 
സമർപ്പി ക്കേ ണ്ടതാണ്. ദർഘാസുകൾ സമർപ്പി ക്കാൻ 
www. etenders. kerala .gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേ 
ണ്ടതാകുന്നു . 


അടങ്കൽ തുക - - 20 ലക്ഷം. 


Gaz . No. 1/ 2018 /DTP (Forest). 


309 


2nd JAN , 2018 ) 


FOREST DEPARTMENT 


42 


നിരതദ്രവ്യം - 50, 000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില 2,500 + GST . 

ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതിയും 
സമയവും 10 -1- 2018 , രാവിലെ 10 .30 മണി. 


ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 17 -1- 2018 , ഉച്ചയ്ക്ക് ശേഷം 5 മണിവരെ. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 20 - 1- 2018, 
രാവിലെ 11 മണി. 


The Forest Department will not be responsible for 
any inconvenience or loss to the Bidder while uploading / 
downloading the bid . 

The successful tenderer should execute an agreement 
in the prescribed format in a stamp paper worth 
- 200 . Post offers as per the existing rules shall also be 
entertained . If the notified date of tender happens to be 
a holiday, the tender will be conducted on the very next 
working day at same place and time. Undersigned 
reserves all rights for cancelling any work at any time 
without further intimation . All the prevailing conditions are 
applicable for this tender also . 

Tender No. & Name of works with Estimate Amount - 
1/2017-18 - Production and maintenance of 5 lakhs Teak 
Root Trainer seedlings in Central Nursery, Chettikulam 
- 20 lakhs. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 


കൂടുതൽ വിവരങ്ങൾ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും ( ഫോൺ 0480 -2701340) 
പ്രവൃത്തിദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


No . CC2 - 7930 /2017. 


13th December 2017. 


Online tenders are invited from eligible 
‘ C and above class registered contractors for Forestry 
work mentioned below . The tenderer is bound to 
comply with the terms and conditions in force, besides 
the conditions that will be framed by the Government in 
future in connection with this tender. Tender documents 
and schedules are available in the website 
www .etenders .kerala .gov. in . The Earnest Money Deposit 
and tender cost for the tender should be submitted 
through the Internet online banking of SBI or through 
NEFT for other banks. For submission of tenders visit the 
website www.etenders.kerala .gov. in . 


Earnest Money Deposit - - 50, 000 . 
Cost of tender form - - 2,500 + GST. 

Date and the time from which tender forms will be 
available in the website — 10 - 1 -2018 , 10 .30 a. m . 

Date and time upto which tenders will be received — 
17 -1- 2018 till 5 p . m . 

Date and time for opening of tender — 20 - 1- 2018 at 
11 a . m . 


| Period for Completion 


4 months. 


Further details can be had from the office of the 
| Divisional Forest Officer, Chalakudy (Phone-0480 - 2701340 ) 

during office hours. 


Office of the Divisional 
| Forest Officer, 

Chalakudy. 


| R . KEERTHI IFS, 
Divisional Forest Officer 
( For and on behalf of the 
- Governor of Kerala ). 


ദർഘാസ് പരസ്യം 


നമ്പർ സിഡി- 6790 / 2014 . 


2017 ഡിസംബർ 13. 


All bid /tender documents are to be submitted online 
only and in the designated Online cover (s)/ envelope(s) on 
the www . etenders .kerala . gov.in website and tenders 
submitted manually /through post will not be entertained. 
Late tenders will not be accepted . 

Online tenders/bids are to be accompanied with a 
preliminary agreement executed in Kerala Stamp Paper 
worth - 200 . Tenders/ bids received online without the 
scanned copies of relevant documents, preliminary 
agreement will not be considered and shall be summarily 
rejected . Any further clarification on this tender can be 
obtained from NIC / the e-tender Helpdesk number available 
in the www . etenders.kerala .gov. in website and from the 
office of the Divisional Forest Officer, Chalakudy during 
the office hours. The details regarding e - payment 
(Bidder s Bank Account No. where he/she is having core 
banking facility and email ID ) should be submitted along 
with the tender. Tenders without these details will not be 
accepted. Technical bid and financial bid shall be 
submitted in their respective designated online covers. 


- ചാലക്കുടി ഡിവിഷനിലെ താഴെ പറയുന്ന പ്രവൃത്തികൾ 
നിർവഹിക്കുന്നതിന് കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യ ത യുള്ള അംഗീ ക്യത് 
കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. 
ദർ ഘാ സു കൾ 10 - 1 - 2018 വൈകു ന്നേരം 3 മണി വരെ 
- സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 - ന് ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറ ക്കു ന്ന തു മാ ണ് . എ ന്ത ങ്കിലും കാര ണ ത്താൽ 


310 


2nd JAN . 2018] 


FOREST DEPARTMENT 


( 2) 


താഴെ കൊടുത്തിരിക്കുന്ന ജോലിക്ക് ദർഘാസുകൾ സമർപ്പിക്ക 
പ്പെട്ടില്ലായെങ്കിൽ 17 -1- 2018 - ന് ഉച്ച കഴിഞ്ഞ് 3 മണിവരെയും, 
വീണ്ടും സമർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ 19 - 1-2018 - ന് ഉച്ച കഴിഞ്ഞ് 
3 മണി വരെയും സ്വീകരിക്കുന്നതും അതത് ദിവസം 3.30 - ന് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണ 
വശാൽ ദർഘാസ് ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി. 
ദിവസം ദർഘാസ് നടത്തുന്നതായിരിക്കും. 


9 24/ 2017 - 18 - വെള്ളിക്കുളങ്ങര റെയിഞ്ചിൽപ്പെട്ട 
പുന്നക്കുഴിത്തോട് പരിസരത്തുള്ള കവല 

സെക്ഷൻ ഓഫീസ് കെട്ടിട പരിസരത്ത് 
കിണർ നിർമ്മാണം-- - 75,000 


2 , 000 


00 


10 25/ 2017 - 18 - വെള്ളിക്കുളങ്ങര റെയിഞ്ചിൽ 

വിവിധ സ്ഥലങ്ങളിലായി സ്ഥിരമായ ജണ്ടകളുടെ 
നിർമ്മാണം - 70 ,000 


പട്ടിക 


1,800 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


11 26 | 2017 - 18 - പാലപ്പിള്ളി റെയിഞ്ചിലെ 
മുക്ക ണാംകുത്ത് ക്യാമ്പ് ഷെഡിന്റെ 
ബാക്കിയുള്ള പണികൾ - - 1,00 ,000 


2, 500 


(2 ) 


1 16/ 2017 - 18 വെള്ളിക്കുളങ്ങര റെയിഞ്ചിൽപ്പെട്ട 
നായാട്ട്കുണ്ട് ഭാഗത്ത് പ്രീ ഫാബ്രിക്കേറ്റഡ് 
ക്യാമ്പ് ഷെഡ് നിർമ്മിക്കുന്നതിനായുള്ള 
ബെയ് മെന്റ് നിർമ്മാണം - 1,00,000 


2 ,500 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണി വരെ 
ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതും 
അവയുടെ വില യാതൊരു കാരണവശാലും മടക്കി ലഭിക്കുന്ന 
തുമല്ല . നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത്ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് 
പ്രവൃത്തിയുടെ പേരെഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 


2 17 | 2017 - 18 - ചെട്ടി ക്കു ളം സൈ ൻ ട ൽ 

നഴ്സറിയിലുള്ള ഷെയ്ഡ് ഹൗസ് നമ്പർ 
1- ന്റെ അറ്റകുറ്റപ്പണികൾ - 1,50 ,000 


4 ,000 


3 18 | 2017 - 18 - ചെട്ടി ക്കു ളം സ ൻ ട ൽ 

നഴ്സറിയിലുള്ള ഷെയ്ഡ് ഹൗസ് നമ്പർ 
3- ന്റെ അറ്റകുറ്റപണികൾ - - 2,00,000 


5 , 000 


4 19 | 2017 - 18 - ചെട്ടി ക്കു ളം സ ൻ ട ൽ 

നഴ്സറിയിലുള്ള ഷെയ്ഡ് ഹൗസ് നമ്പർ 
2,5 എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ - 60, 000 


1 , 500 


ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവ്യത്തി ലഭിച്ച കരാറുകാരൻ 
എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച വരുത്തുന്ന 
പക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ കരാറുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് ചെയ്യുന്നതും 
ഇപ്രകാരം പുനർ ദർഘാസ്ഥലം സർക്കാരിന് വരുന്ന നഷ്ട 
ങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും 
അപകാരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വീഴ്ച വരുത്തിയ കരാറു 
കാ രന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്ക ളിൽ നിന്ന് റവന്യൂ 
റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്നതിന് - 200 മുദ്രപ്രത 
ത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ദർഘാസിനോടോപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമായിരിക്കും. 


5 2 0 / 2 017 - 18 - ചെട്ടിക്കുളം സെ ൻ ട ൽ 

നഴ്സറിയിലെ സ്ട്രിംഗ്ളർ, പൈപ്പ്ലൈൻ 
എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ - 80,000 


2 ,000 


6 21 / 2 017 - 18 - - പരിയാരം റെയിഞ്ചിലെ ക്ലർക്ക് 

ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ റിനോവേഷൻ 
പണികൾ - - 3,00,000 


7 ,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 6- ന് - 600 + 
ജി . എസ്. ടി . മറ്റുള്ളവയ്ക്ക് - 500 + ജി . എസ്. ടി . 


7 22 / 2017 -18 - പരിയാരം റെയിഞ്ചിലെ റെയിഞ്ച് 

ഓഫീസറുടെ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ 
റിനോവേഷൻപണികൾ - - 1,00,000 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1 മുതൽ 
5 വരെയും ക്രമനമ്പർ 9 - നും 2 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 


2 , 500 


8 23 / 2017 - 18 - പരിയാരം റെയിഞ്ചാഫീസ് 

കോമ്പൗണ്ടിലുള്ള കിണറിന്റെ അറ്റകുറ്റ 
പണികൾ - 75,000 


ഡിവിഷണൽ ഫോറസ്റ്റ് ആർ. കീർത്തി, ഐ .എഫ്.എസ്. 
ഓഫീസറുടെ കാര്യാലയം, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ചാലക്കുടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


2 ,000 


311 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


ഇ - ലേല പരസ്യം 


നമ്പർ സിഎ1-4017 / 2014 . 


2017 ഡിസംബർ 16 . 


ചാലക്കുടി ഡിവിഷനിലെ പരിയാരം റെയിഞ്ചിൽപ്പെട്ട 1977 മുള്ളപ്പന തേക്കു തോട്ടത്തിൽ നിന്നും ഇട വെട്ടിലൂടെ 
ശേഖരിച്ചതും 1976 മുള്ളപ്പന തേക്കുതോട്ടത്തിൽനിന്നും ജനറ്റിക് കള്ളിങ്ങ് നടത്തി ശേഖരിച്ചതും ഇതോടൊപ്പം ചേർക്കുന്ന 
പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ തേക്കുതടികളും, തേക്കുകഴകളും, തേക്ക് വിറകും 16 - 9-2014 - ലെ വാല്യം III, പാർട്ട് III, 
36 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 21-8 - 2014 - ലെ പാ . (4 ) 29243 /2013 നമ്പർ നിബന്ധനകളും 4 -11-2014 - ലെ വാല്യം III, പാർട്ട് 
III, 43 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സം ര ക്ഷ ണം ) , തിരു വ ന ത പ ര ത്തിന്റെ 17 - 10 - 2014 - ലെ പാ . ( 4 ) 29243/ 2 013 നമ്പർ നിബ ന്ധ ന കളും, 
24 - 2 - 2015- ലെ കേരള സർക്കാർ ഗസറ്റ് വാല്യം IV , പാർട്ട് III , 8 -ാം നമ്പർ പ്രകാരമുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 

ഫോറസ്റ്റ് കൺസർവേറ്റർ ( വിജിലൻസ്), തിരുവനന്തപുരത്തിന്റെ 3 - 2 - 2015 - ലെ പാ . (4) 29243 / 2013 നമ്പർ വിജ്ഞാപനങ്ങൾക്ക് 
വിധേ യ മായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ഇ - ലേലത്തിലൂടെ വിൽക്കുന്നതാണ്. പട്ടികയിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾക്കുപുറമേ ഇ - ലേലത്തിനു മുൻപു വരെ ശേഖരിച്ച് 
അട്ടിവെക്കുന്ന ഉൽപ്പന്നങ്ങളും ടി ഇ - ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിനു മുമ്പ് ടിമ്പർ - 50 ,000, കഴകൾ- 20,000 ഇ - പേയ്മെന്റ് ഇ - ട്രഷറി/ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
( ചാലക്കുടിയിൽ മാറാവുന്ന ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ചാലക്കുടിയുടെ പേരിൽ എടുത്ത ത് ) വഴി നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന ഇ - ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ വാറ്റ്, 
വനവികസന നികുതി, വരുമാന നികുതി, മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതുണ്ട്. 

ഇ - ലേല പ്രമാണങ്ങളും ഇ - ലേല ഷെഡ്യൂളുകളും www. mstcecommerce . com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, SBI-യുടെ Internet Online Banking വഴിയോ മറ്റ് ബാങ്കുകളുടെ 
കാര്യ ത്തിൽ NEFT വഴിയോ ഓൺലൈനായി ഇ - ലേ ല ത്തിനൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ്. ഇ - ലേ ല (പമാ ണങ്ങൾ 
സമർപ്പിക്കുവാൻ www. mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 


- എല്ലാ ഇ - ലേല പ്രമാണങ്ങളും www. mstcecommerce. com എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല പ്രമാണങ്ങൾ www. msticecommerce.com എന്ന വെബ്സൈറ്റി 
ലൂടെഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല പ്രമാണങ്ങൾ ഒരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഓൺലൈൻ ഇ - ലേല പ്രമാണത്തോടൊപ്പം സ്കാൻ ചെയ്തു ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി സമർപ്പിക്കാത്തതും 
അവയുടെ ഒറിജിനൽ തുറക്കു ന്ന തിന് മുൻപ് സമർപ്പിക്കാത്തതു മായ ഇ - ലേല പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ്. 
ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ. ഐ . സി.- യിൽനിന്നോ www. mstcecommerce.com എന്ന വെബ്സൈറ്റിൽ 
പറഞ്ഞിരിക്കുന്ന Helpdesk - ൽനിന്നോ ഈ ഓഫീസിൽനിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് 
ആവശ്യമായ വിവ ര ങ്ങൾ ( ക രാറുകാരൻ ഇട പാടു നട ത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ 
വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ സും ) ലേലത്തോടൊപ്പം സമർപ്പിക്കേ ണ്ട താണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത 
ഇ - ലേ ല ( പമാ ണങ്ങ ൾ നിര സി ക്ക പ്പെ ടു ന്ന താ ണ് . ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അ തി നായി 
പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസിൽനിന്നും വാങ്ങി ഇ - ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതോടൊപ്പം 
ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ - ലേല 
പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


- ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുൻപായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും 
നേരിൽക്കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഇ - ലേലത്തിനുശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല. ഈ വിജ്ഞാപന 
തീയതിക്കു മുമ്പായി ദർഘാസ്/ ലേലം സംബ ന്ധ മായി സർക്കാർ ഉത്തര വു കൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി 
ഇ - ലേ ലത്തിന് ബാധക മാ യി രിക്കും. വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്ന ങ്ങൾ ഏതെങ്കിലും സർക്കാർ വകു പ്പു കൾക്ക് 
ആവശ്യമായിവരുന്നപക്ഷം ആയതു കഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളു. 

കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ പരി യാരം റെയി ബാ ഫീസിൽനിന്നോ പ്രവർത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


312 


2nd JAN . 2018). 


FOREST DEPARTMENT 


പട്ടിക 


കമ 
നമ്പർ 


കമ 


റെയിഞ്ച് 


റെയിഞ്ച് 


തോട്ടത്തിന്റെ 


തോട്ടത്തിന്റെ 
പേര് 


ഉൽപ്പന്നങ്ങ 


അട്ടിവച്ചിരിക്കുന്ന 
സ്ഥലം 


ഏകദേശ അളവ് 


പരിയാരം 


1977 മുള്ളപ്പന് 
തേക്ക് തോട്ടം 


രണ്ടുകൈ 
ഡമ്പിംഗ് സൈറ്റ് 


തേക്കുതടി-BS 
തേക്കുതടി- SL 
IVC 


- 6. 55 
0 . 170 


M3 
M 


തേക്കുകഴ 2 സി -ാം തരം 


20 എണ്ണം 


തേക്കുകഴ 4 -ാം തരം 
തേക്കുകഴ 5 -ാം തരം 
തേക്ക് വിറക് 


500 എണ്ണം 
412 എണ്ണം 
18 .25 MT 
53.099 M 
1.644 M3 


പരിയാരം 


1976 മുള്ളപ്പന 
തേക്ക് തോട്ടം 


രണ്ടുകെ 
ഡമ്പിംഗ് സൈറ്റ് 


തേക്കുതടി-BS 
തേക്കുതടി- SL 
IVC 


തേക്കുതടി-LIVC 


42.865 


M 


തേക്കുകഴ 2 സി -ാം തരം 


1564 എണ്ണം 


തേക്കുകഴ 3 -ാം തരം 


2791 എണ്ണം 


തേക്കുകഴ 4 -ാം തരം 
തേക്കുകഴ 5 -ാം തരം 
തേക്കുബില്ലറ്റ് 
തേക്ക് വിറക് 
ഹാർഡ് വുഡ് വിറക് 


4192 എണ്ണം 
478 എണ്ണം 

2 MT 


59 MT 


469. 6 MT 


നിരതദ്രവ്യം :- ടിമ്പർ - - 50 ,000 . 


- കഴകൾ - - 20, 000 . 


ഇ - ലേല പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - 1 - 1- 2018 , 2 - 1- 2018, 23 - 1- 2018, 24 - 1- 2018, 14 - 2 - 2018 , 17 - 2 - 2018 , 
23 - 2 - 2018 , 24 - 2 - 2018 , 14 - 3 - 2018, 22 - 3 - 2018, 25 - 3 - 2018 , 26 - 3 - 2018 , 16 - 4 - 2018, 17 - 4 - 2018 , 24 - 4 - 2018 , 16 - 5 - 2018 . 


ഇ - ലേല തീയതി- - 11- 1- 2018, 12 - 1- 2018, 2 - 2 - 2018, 3 - 2 - 2018, 23 - 2 - 2018, 26 - 2 - 2018, 5 - 3 - 2018, 6 - 3 - 2018 , 23 - 3 - 2018, 31- 3 - 2018, 4 - 4 - 2018, 
5 - 4 - 2018, 26- 4 - 2018 , 27 - 4 - 2018, 4 - 5 - 2018, 25 - 5 - 2018. 


- ഇ - ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ എം .എസ്. റ്റി . സി . ലിമിറ്റഡിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ 
ചെയ്തിരിക്കണം. ഇ - ലേല നിബന്ധനകൾ എം . എസ്. റ്റി. സി. ലിമിറ്റഡിന്റെ www. mstcecommerce.com എന്ന വെബ്സൈറ്റിൽ 
ലഭ്യ മാ ണ് . കൂടു തൽ വിവ ര ങ്ങ ൾ ചാല ക്കുടി ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സ റുടെ കാര്യാ ല യ ത്തിൽ നിന്നും 
( ഫോൺ 0480 2701340 ) പരിയാരം റെയിഞ്ചാഫീസിൽ നിന്നും ( ഫോൺ 0480 2746058 ) പ്രവർത്തി ദിവസങ്ങളിൽ പ്രവർത്തി 
സമയത്ത് ലഭ്യമാണ്. 


No. CA1- 4017/2014. 

16th December 2017. 
It is hereby notified that Teak Timer, Teak Poles and Teak Fire Wood collected from thinning of 1977 Mullappana 
Teak Plantation and from Genetic culling in 1976 Mullappana Teak Plantation in Pariyaram Range of Chalakudy Division 
will be sold through e - Auction shown in the schedule , by the Divisional Forest Officer, Chalakudy or any other Officer 
authorized by him , subject to the conditions notified in the e - Auction Notification and the general sale conditions vide 
Notification No. Pro . (4 ) 29243/ 13 dated 21 -8 - 2014 of the Additional Principal Chief Conservator of Forests (Protection ), 
Thiruvananthapuram published in Kerala Gazette No . 36 , Volume III Part III dated 16 - 9 - 2014 . Notification No. Pro . (4 ) 
29243 /13 dated 17 - 10 -2014 of Additional Principal Chief Conservator of Forests (Protection ), Thiruvananthapuram published 
in Kerala Gazette No. 43, Volume III Part III dated , 4 - 11 - 2014 and Notification No. Pro . (4 ) 29243 / 13 dated 3 -2 - 2015 of the 
Additional Principal Chief Conservator of Forests (Vigilance ), Thiruvananthapuram published in Kerala Gazette No. 8 , 
Volume III Part III dated , 24 -2 - 2015 . 

Besides the quantity shown in the schedule, the quantity if any delivered to dumping sites before the date of 
e -Auction will also be included in the sale . 


Gaz . No . 1/2018 /DTP (Forest). 


313 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


46 


e -Auction documents and connected records are available in the website : www .mstcecommerce. com . The Earnest 
Money Deposit should be submitted on e - payment/ e -treasury /demand draft ( in favour of Divisional Forest Officer, 
Chalakkudy payable at Chalakudy) through the Internet online banking of SBI or through NEFT for other banks . 
For submission of tenders visit the website : www .mstcecommerce .com . All bids/ e -auction documents are to be submitted 
online only and in the designated online cover (s )/ envelope (s ) on the www .mstcecommerce. com . Website and e -auction 
documents submitted manually /through post will not be entertained . Late tenders will not be entertained . 


Online e -auction /bids are to be accompanied with relevant documents . E -auction /bids received online without the 
scanned copies of relevant documents will not be considered and shall be summarily rejected. Any further clarification on 
this e-auction can be obtained from NIC /the e-auction helpdesk number available in the www .mstcecommerce .com website 
and from the office of the Divisional Forest Officer, Chalakudy during the office hours. The details regarding e - Payment 
(Bidder s Bank Account No. where he/ she is having core banking facility and email ID ) should be submitted along with 
the e - auction documents . E - auction documents without these details will not be accepted . 


Technical bid and financial bid shall be submitted in their respective designated online covers. 


The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading/ 
downloading the bid . 


Intending persons may ensure the quantity and quality of materials put up for e -auction before the commencement 
of the same and no complaints will be entertained after the e -auction . The bidders should produce a certificate showing 
the permanent address and signature of the bidders duly attested by the concerned Village Officer, or any other approved 
identity documents along with the EMD through online. Those who do not produce any approved Identity Card or 
certificate will not be eligible to participate in the e- auction . 


In case any Government Department requires any of the materials put up for the e -auction the quantity remaining 
after their selection only will be e- auctioned . The quantity that may become ready for sale after the publication of this 
notification will also be included in the e -auction . Any further notification to the sale conditions that may be issued by 
Government after the issuance of this notification will also be applicable to this e -auction . 

Further details and information can be had from this office or the concerned Range Office, Pariyaram during the 
working hours . 


SCHEDULE 


Sl. 
No. 


Range 


Name of 
Plantation 


Name of Dumping 

site /place of 
materials stacked 


Details of 
Quantity 


1 Pariyaram 1977 Mullappana 

Randukai 

Teak timber BS — 6 .55 M3 
Teak Plantation Dumping site 

Teak timber SL IVC — 0 . 170 M 
Teak poles II C — 20 Nos. 
Teak poles IV — 500 Nos . 
Teak timber V — 412 Nos . 

Teak Firewood — 18 . 25 MT 
2 Pariyaram 1976 Mullappana 

Randukai 

Teak timber BS — 53 .099 M 
Teak Plantation Dumping site 

Teak timber SL IVC — 1.644 M3 
Teak timber L IVC — 42. 865 M3 
Teak poles II C — 1564 Nos . 
Teak poles III — 2791 Nos. 
Teak poles IV - 4192 Nos. 
Teak poles V — 478 Nos. 
Teak Billet - 2 MT 
Teak Firewood — 59 MT 

Hardwood Firewood — 469.6 MT 
The e -auction will be knocked down in the name of the highest bidders. 
Earnest Money Deposit — * 50 ,000 for timber. 

“ 20 ,000 for Poles. 
Date from which the e -auction notification and relevant documents will be available in the website — 1 - 1 - 2018, 
2 - 1 - 2018 , 23 - 1 - 2018 , 24 - 1 - 2018, 14 - 2 - 2018 , 17 - 2 -2018 , 23 - 2 - 2018 , 24 - 2 -2018 , 14 - 3 - 2018 , 22 - 3 -2018 , 
25-3-2018 , 26 -3-2018, 16 -4 - 2018, 17-4 -2018, 24 -4-2018 , 16 -5- 2018. 


314 


2nd JAN . 2018] 


FOREST DEPARTMENT 


47 


- Date from which the bidders can be participated in the e- auction - 11- 1 - 2018 , 12 - 1 - 2018 , 2 - 2 - 2018 , 3 - 2 -2018, 
23 -2-2018, 26- 2-2018, 5-3- 2018, 6-3-2018, 23-3- 2018, 31-3 -2018, 4-4 - 2018, 5-4- 2018, 26-4-2018, 27-4- 2018, 4-5-2018, 25 -5-2018. 

Those who are interested to participate in the e -auction should be registered online with MSTC Limited , Banglore . 
Conditions for e -auction will be available at the website www .mstcecommerce.com . 
Telephone No. Divisional Forest Officer , Chalakudy — 0480 2701340 . 

Range Forest Officer, Pariyaram — 0480 2746058 . 


R . KEERTHI I. F . S ., 
Divisional Forest Officer. 
( For and on behalf of the 

Governor of Kerala ). 


Divisional Forest Office , 
Chalakudy. 


വാഴച്ചാൽ ഡിവിഷൻ 

മറ്റു വി വ ര ങ്ങ ൾ എൻ. ഐ . സി .- യിൽ നിന്നോ 
ഇ - ദർഘാസ് പരസ്യം 

www.etenders. kerala .gov.in എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരി 

ക്കുന്ന Helpdesk - ൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവു 
നമ്പർ ഡി - 2582 / 2017. 

2017 ഡിസംബർ 11. 

ന്നതാണ്. ഇ - പേമെന്റിന്ആവശ്യമായ വിവരങ്ങൾ (കരാറുകാരൻ 
കേരള ഗവർണ്ണർക്കുവേണ്ടി വാഴച്ചാൽ ഡിവിഷനിൽ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുളള ബാങ്ക് 
താഴെ ചേർ ത്തിരിക്കുന്ന പവ്യ ത്തി കൾക്ക് കേരള - അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) 
പൊതുമരാമത്ത് വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ 
യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും വാഴച്ചാൽ ഡിവിഷണൽ 

ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
ഫോറസ്റ്റ് ഓഫീസർ ഓൺലൈൻ ദർഘാസുകൾ ഇ - ടെണ്ടർ ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി 
മുഖേന ക്ഷണിക്കുന്നു . ദർഘാ സു കാർ വനം വകു പ്പിൽ പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. 
നില വി ലു ള്ളതും സർക്കാർ ഭാവി യിൽ പാബ ല്യ ത്തിൽ കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റും 
കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും ഇതര വ്യവസ്ഥകളും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനംവകുപ്പ് 
പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ദർഘാസ് പ്രമാണങ്ങളും ഉത്തരവാദിയായിരിക്കുന്നതല്ല . ടെണ്ടർ തുറക്കുന്ന തീയതി ഒരു 
ദർഘാസ് ഷെഡ്യൂളുകളും www. etenders.kerala .gov.in എന്ന പൊതു അവധിയായി പ്രഖ്യാപിക്കുകയോ സാങ്കേതികമായ 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന മറ്റേതെങ്കിലും കാരണങ്ങളാലോ, ടെണ്ടർ തുറക്കാതെ വന്നാൽ 
തിനുള്ള നിരതദ്രവ്യം, ദർഘാസ് പ്രമാണവില എന്നിവ സ്റ്റേറ്റ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 
ബാങ്ക് ഓഫ് ഇൻഡ്യയുടെ ഇന്റർനെറ്റ്ഓൺലൈൻ ബാങ്കിംഗ് 
വഴിയോ മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ 

- ദർഘാസ് സ്വീക രിച്ച ശേഷം പ്രവൃത്തി ലഭിച്ച 
ഓൺലെ ൻ ടെണ്ട റി നൊപ്പം സമർപ്പി ക്കേ ണ്ടതാണ്. കരാറുകാരൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച് 
ദർഘാസുകൾ സമർപ്പിക്കാൻ www. etenders.kerala .gov.in വരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ 
എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു. 

കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് 

ചെയ്യുന്നതും ഇപ്രകാരം പുനർ ദർഘാസ്മലം സർക്കാരിന് 
എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala. gov.in 

വരുന്ന നഷ്ട ങ്ങ ൾ ക്ക് ഒറി ജി നൽ കരാ റു കാ ര ൻ 
എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ കവറുകളിൽ 
ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 

ഉത്ത ര വാ ദി യാ യി രിക്കു ന്നതും അപകാരം ഉണ്ടാകുന്ന 
www. etenders. kerala . gov.in എന്ന വെബ് സൈറ്റിലൂടെ 

- നഷ്ടങ്ങൾ വീഴ്ച വരുത്തിയ കരാറുകാരന്റെ സ്ഥാവര ജംഗമ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ 

സ്വത്തുക്കളിൽ നിന്ന് റവന്യൂ റിക്ക വറി ആക്ട് പ്രകാരം 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാസുകൾ ഒരു കാരണ 

ഈടാക്കുന്നതിന് - 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം 
വശാലും സ്വീകരിക്കുന്നതല്ല . നിശ്ചിത സമയപരിധിക്കുശേഷം 

എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

കേ രള പൊതു മ രാ മത്തു വകു പ്പിലെ ദർഘാ സു കള 

സംബന്ധിച്ച് നില വിലുള്ള എല്ലാ നിയ മ ങ്ങളും ഇതിനും 
ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള 

ബാധകമായിരിക്കും നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകൾ 
സർക്കാരിന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 

പരിഗണിക്കുന്നതാകുന്നു . ദർഘാസിനായി പരസ്യപ്പെടുത്തിയ 
എഗ്രിമെന്റ്, സ്കാൻ ചെയ്ത് മറ്റ് രേഖകളുടെ പകർപ്പ്, 
PWD സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

തീയതി ഏതെ ങ്കിലും കാര ണ ത്താൽ അ വ ധി യാ വു 
സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇ - പെയ്മെന്റ് 

ക യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
ഫോം, ബിഡ് ഡോക്യുമെന്റ്, BOQ മുതലായവ ഓൺലൈനായി 

സ്ഥലത്തും സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം സമർപ്പിക്കാത്തതും അവയുടെ 

-- ഈ ദർഘാസിലെ ഏതൊരു പ്രവൃത്തിയും ഒരു മുന്നറിയിപ്പും 
ഒറിജിനൽ തുറക്കുന്നതിന് മുമ്പ് സമർപ്പിക്കാത്തതുമായ ദർഘാ 

കൂടാതെ റദ്ദ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ 
സുകൾ നിരസിക്കപ്പെടുന്നതാണ്. ഇ - ടെണ്ടറുമായി ബന്ധപ്പെട്ട ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമാകുന്നു . 


315 


2nd JAN . 2018] 


FOREST DEPARTMENT 


48 


പട്ടിക 


നിരതദ്രവ്യം 


- കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- മേൽ ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങളാൽ ടെണ്ടർ 
നടക്കാതെ വരികയോ മേൽ തീയതിയിൽ നടത്തിയ ടെണ്ടർ 
- എന്തെങ്കിലും കാരണങ്ങളാൽ നിരസിക്കപ്പെടുകയോ ചെയ്യുന്ന 
പക്ഷം താഴെപ്പറയുന്ന തീയതിയിൽ ടെണ്ടർ നടക്കുന്നതായിരിക്കും. 

- ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - 
24 - 1- 2018 രാവിലെ 10 മണി. 


8, 000 


1 വാഴച്ചാൽ റെയിഞ്ചിലെ പെരിച്ചിലമ്പൻ 
എലിഫന്റ് പൂഫ് ട്രഞ്ചിന് സംരക്ഷണഭിത്തി 

നിർമ്മാണം 2017 - 18 - 3,20,000 
2 ചാർപ്പ റെയിഞ്ചിലെ കാരാംതോട്- ഒരു കൊമ്പൻ 

റോഡിൽ കുത്തനെ ഇറക്കമുള്ള വളഞ്ഞ കയറ്റം, 
പ്രാഞ്ചിനോട് ഭാഗങ്ങൾ ശക്തിപ്പെടുത്തുന്ന 
ജോലി 2017 -18 - - - 4,50,000 


ടെണ്ടർ സ്വീകരിക്കുന്ന തീയതിയും സമയവും 31- 1- 2018 
വൈകുന്നേരം 5 മണിവരെ. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 5 - 2 - 2018 , 
11 മണി. 


11, 300 


- കൂടുതൽ വിവരങ്ങൾ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ 0480- 2701713 ) 
പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


വാഴച്ചാൽ റെയിഞ്ചിലെ പൊകലപ്പാറയിലുള്ള 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ക്വാർട്ടേഴ്സിന്റെ 
നവീകരണ പ്രവൃത്തികൾ 2017 - 18 - 2,40, 000 
വാഴച്ചാൽ റെയിഞ്ചിലെ പെരിച്ചലംതോട്ചപ്പാത്ത് 
നിർമ്മാണം 2017 - 18 - 3,40,000 


6 , 000 


4 


8 ,500 


5 ആതിരപ്പിള്ളി റെയിഞ്ചിലെ ഊള്ളാശ്ശേരിയിലെ 
എലിഫന്റ് പൂഫ് ട്രഞ്ചിന് സംരക്ഷണ ഭിത്തി 
നിർമ്മാണം 2017 - 18 - 2 ,77,100 


6,930 


കൊല്ലത്തിരുമേട് റെയിഞ്ചിലെ വാച്ചുമരത്ത് 
ഡെപ്യൂട്ടി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ 
ഉപയോഗത്തിന് ക്വാർട്ടേഴ്സ് നിർമ്മാണം 
2017 - 18 - 25,00 ,000 


50 , 000 


50, 000 


7 ഷോളയാർ റെയിഞ്ചിലെ മലക്കപ്പാറയിൽ 

ബാച്ച്ലർ ക്വാർട്ടേഴ്സ് നിർമ്മാണം 2017 - 18 

- 56,75,000 
8 ഷോളയാർ റെയിഞ്ചിലെ വളവൻപ്പാറയിൽ 

ചപ്പാത്ത് നിർമ്മാണം 2017 - 18 - - 4,00 ,000 
9 ഷോളയാർ റെയിഞ്ചിലെ ആനക്കയത്ത് സ്ഥിതി 
ചെയ്യുന്ന ടൈപ്പ് II ക്വാർട്ടേഴ്സിന്റെ നവീകരണ 
ജോലികൾ 2017 - 18 - - 5,10 ,000 


10 , 000 


12,750 


ദർഘാസ് നമ്പർ - 4/ 2017 -18 


No. D - 2582/2017. 

11th December 2017 . 
The Divisional Forest Officer, Vazhachal Division for 
and on behalf of Governor of Kerala invites online 
tenders from Registered bidders having a valid and active 
registration with PWD for the following works. The 
tenderer is bound to comply with the terms and 
conditions in force , besides the conditions that will be 
framed by the Government in future in connection with 
this tender. Tender documents and schedules are available 
in the website www. etenders. kerala. gov.in . The Earnest 
Money Deposit and tender cost for the tender should be 
submitted through the Internet online banking of SBI or 
through NEFT for other banks . For submission of tenders 
visit the website www.etenders. kerala. gov.in . 

All bid /tender documents are to be submitted online 
only and in the designated Online cover( s)/envelope (s ) on 
the www . etenders .kerala . gov.in website and tenders 
submitted manually /through post will not be entertained . 
Late tenders will not be accepted . 

Online tenders /bids are to be accompanied with a 
preliminary agreement executed in Kerala Stamp Paper 
worth - 200. Tenders/ bids received online without the 
scanned copies of relevant documents, preliminary 
agreement and scanned copies of registration certificate 
attested by E . E .etc . will not be considered and shall be 
summarily rejected . Any further clarification on this tender 
can be obtained from NIC /the e -tender Helpdesk number 
available in the www .etenders .kerala . gov. in website and 
from the office of the Divisional Forest Officer, Vazachal 
Division , Chalakudy during the office hours . The details 
regarding e- Payment (Bidder s Bank Account No . where 
he/ she is having core banking facility and email ID ) 
should be submitted along with the tender. Tenders 
without these details will not be accepted . Technical bid 
and financial bid shall be submitted in their respective 
designated online covers . 

The Forest Department will not be responsible for 
any inconvenience or loss to the Bidder while uploading 
downloading the bid . 


ദർ ഘാസ് ( പമാ ണ ത്തിന്റെ വില - കമ ന മ്പർ 1, 4 
ഇവയ്ക്ക് - 700 + ജി . എസ്. ടി ., ക്രമനമ്പർ 2 - ന് - 900 + 
ജി. എസ്. ടി ., കമ നമ്പർ 3 - ന് - 500 + ജി . എസ്. ടി ., 
കമനമ്പർ 5 - ന് - 600 + ജി . എസ്. ടി ., കമനമ്പർ 6, 7 
ഇവയ് ക്ക് - 2, 500 + ജി . എസ്. ടി ., കമ ന മ്പർ 8 - ന് 
- 8 0 0 + ജി . എസ് . ടി . , കമ ന മ്പർ 9 - ന് 
- 1,100 + ജി . എസ് . ടി . 

കരാറുകാരുടെ ക്ലാസ്സ് ക്രമനമ്പർ 1 മുതൽ 5 വരെയും 
ക്രമനമ്പർ 8, 9 ഇവയ്ക്ക് A , B , C & D , ക്രമനമ്പർ 6 - ന് 
A , B & C . ക്രമനമ്പർ 7 - ന് A & B . 


- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1, 2 , 5 
ഇവയ്ക്ക് 30 ദിവസം, ക്രമ നമ്പർ 3, 4, 8, 9 ഇവയ്ക്ക് 45 
ദിവസം, ക്രമനമ്പർ 6 - ന് 8 മാസം, ക്രമനമ്പർ 7 - ന് 12 മാസം. 


ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി 
10 - 1 - 2018 , രാവിലെ 10 മണി. 


ടെണ്ടർ സ്വീകരിക്കുന്ന തീയതിയും സമയവും 17 -1- 2018 , 
വൈകുന്നേരം 5 മണിവരെ. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 22- 1-2018, 
11 മണി. 


316 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


49 


The successful tenderer should execute an agreement 
in the prescribed format in a stamp paper worth 
- 200 . If the notified date of tender happens to be a 
holiday, or if it is not possible to open the tender due to 
technical reasons, the tender will be opened on the very 
next working day . Undersigned reserves all rights for 
cancelling any work at any time without further intimation . 
All other existing condition related to 
e -tendering of Kerala PWD /Forest will be applicable for 
this tender also . 


Type of Contractor — A , B , C & D for Sl. Nos. 1, 2 , 
3, 4 , 5 , 8 and 9, Sl. No. 7 A & B Sl. No. 6 A , B & C . 

Period of Completion — 30 days for Sl. Nos. 1, 2 , 5 , 
45 days for Sl. No . 3, 4 , 8 and 9 , 8 Months for Sl. No. 6 , 
and 12 months for Sl No. 7 . 

Date and the time from which tender forms will be 
available in the web site — 10 - 1 - 2018 , 10 a . m . 


SCHEDULE 


Date and time upto which tenders will be received — 
17 -1- 2018 till 5 p . m . 

Date and time for opening of tender — 22 - 1 - 2018 at 
11 a . m . 


SI. 


EMD 


Name of works with 
Estimate Amount 


No . 


Next date of Tender 


6 ,600 


Date and the time from which tender forms will be 
available in the web site — 24 - 1 - 2018 , 10 a . m . 

Date and time upto which tenders will be received — 
31- 1- 2018 till 5 p . m . 

Date and time for opening of tender — 5 - 2 -2018 at 
11 a. m . 

Period for Completion — as mentioned above. 

Further details can be had from the office of the 
Divisional Forest Officer, Vazhachal Division, Chalakudy, 
(Phone. 0480 -2701713) during office hours . 


11, 300 


5 ,800 


Construction of a protection wall for 
Elephant Proof Trench at Perichilamban 
in Vazhachal Range during 2017 - 18 
(Re-tender) — 2 ,62, 100 
Strengthening of Steep Gradient portion 
of Road way at Valanjakayattam and 
Pranjithodu on Karanthodu -Orukomban 
road in charpa range during 2017 - 18 
(Re -tender) — 4 ,50 ,000 
Renovation works to range Forest Officers 
Quarters at Pokalapara in Vazhachal 
Range during 2017 -18 (Re -tender) 
2 ,32 ,000 
Construction of a Chappath No. I at 
Perinjalamthodu in Vazhachal Range 
during 2017-18 (Re-tender) — 3,38,000 
Construction of a protection wall for 
Elephant proof Trench at Oolassery in 
Athirappilly Range during 2017 - 18 — 
- 2,77, 100 
Construction of a Deputy Range Forest 
Officers Quarters at Vachumaram in 
Kollathirumedu Range during 
2017-18 · 25 ,00 ,000 
Construction of a Bachelor Quarters 
at Malakkapara in Sholayar Range 
during 2017- 18 % · 56 ,75 ,000 
Construction of a Chappath at 
Valavanpara in Sholayar Range during 
2017 - 184 ,00 ,000 
Renovation of Type II Quarters at 
Anakkayam in Sholayar Range 
during 2017- 18 · 5,10, 000 


Office of the Divisional 
Forest Officer, 
Vazhachal Division 
Chalakkudy. 


N . RAJESH , 
Divisional Forest Officer. 


6 , 930 


പുനർ ദർഘാസ് പരസ്യം 


50,000 


50,000 


MMID 117 - 4443 / 2017 . 

2017 Winomio 11. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി വാഴച്ചാൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ, താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
mom mle Quoo 0233010 , C . P. R . I/ D .G . S & D mooloo 
മുള്ളതു മായ സാമഗ്രികൾ ഉപയോഗിച്ച് വനം വന്യ ജീവി 
വകുപ്പിലോ, മറ്റു സർക്കാർ വകുപ്പിലോ ഇത്തരം പ്രവൃത്തികൾ 
ചെയ്ത്മുൻപരിചയമുള്ള കരാറുകാരിൽ/ സ്ഥാപനങ്ങളിൽ 
നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . സോളാർ 
ഫൈൻ സിം ഗു കൾക്ക് നിർദ്ദിഷ്ട ഗുണ മേൻമയും 
സ്പെസിഫിക്കേഷനും ഉണ്ടായിരിക്കണം. നിബന്ധനകൾ 
ടെണ്ടർ ഡോക്യൂമെന്റിൽ നിഷ്ക്കർഷിച്ചിട്ടുണ്ട്. 


10 ,000 


12 ,750 


Tender No .— 4/ 2017 -18 . 


Cost of tender form — ^ 600 + GST for Sl. Nos. 1 and 
5, “ 900 + GST for Sl. No. 2 , ^ 500 + GST for Sl. No . 3 , 
- 700 + GST for Sl No . 4, - 2,500 + GST for Sl. Nos. 6 , 7 , 
- 800 + GST for Sl. No. 8, - 1,100 + GST for Sl No. 9. 


- ദർഘാസ് നമ്പരും പവ്യത്തിയുടെ പേരും അ ട ങ്കൽ 
0 ]DW20 — 15 / 2017 - 18 — 2017 - 18 MUD400100 C403008 
- റെയിഞ്ചിൽ പെരുമ്പാറ കാടാർ കോളനിക്ക് ചുറ്റും ഒന്നര 
Dl. 2198 5 Jol 300l Gm7308 VJØ OROMOM13310 mg 
011M :MONIMO 2, 75 , 000 . 

M100 /20130 6,900. 


Gaz. No. 1/ 2018 /DTP (Forest). 


317 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


50 


ഡെപ്പോ സിറ്റ് /രശീത്( ചാ ല ക്കു ടി യിലുള്ള ഏതെങ്കിലും 
ദർഘാസ് പ്രമാണത്തിന്റെ വില 550 + ജി . എസ്. ടി. 18 % 

ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന വിധത്തിലുള്ളതും, താഴെ 
ജോലിയുടെ കാലാവധി 3 മാസം. 

ഒപ്പിട്ടിരിക്കുന്ന അധികാരിയുടെ പേരിലുള്ളതും) ഉണ്ടായിരിക്കേ 

ണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ യാതൊരു അറിയിപ്പും 
കരാറുകാരുടെ ക്ലാസ്സ് - എ . ബി. സി . ഡി. 

കൂടാതെ നിരസിക്കുന്നതായിരിക്കും. ഈ ദർഘാസിൽ ഉൾപ്പെടുത്തി 
ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും -- യിട്ടുള്ള ഏത് പ്രവൃത്തിയും ഏത് സമയത്തും കാരണം 
സമയവും 17 - 1- 2018 ഉച്ചകഴിഞ്ഞ് 2.30 മണി. 

കൂടാതെ ഒഴിവാക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ 

ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്ഉള്ളതാകുന്നു . ദർഘാസുകൾ 
- ദർഘാസ് ഫോറ ങ്ങളും ജോലികളെ സംബ ന്ധിച്ച 

കാരണം ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള പൂർണ്ണ 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും പണമായോ, 

അധികാരവും താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്ത 
മണിയോർഡറായോ അടയ്ക്കുന്നവർക്ക് ദർഘാസ് സ്വീകരിക്കുന്ന 

മായിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും, കേരള 
അവസാന തീയതിയായ 17 -1-2018 ഉച്ചയ്ക്ക് 1 മണിവരെ ഈ 

വനം വകുപ്പിൽ നിന്നും, സംസ്ഥാന ജി. എസ്. ടി . വകുപ്പിൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുമായി ബന്ധപ്പെട്ട് 

നിന്നും കാലാ കാ ല ങ്ങ ളിൽ പുറ പ്പെടു വി ക്കുന്ന കരാർ 
വസൂ ലാ ക്കേണ്ട ജി . എസ്. ടി . ഓൺലെനായി കേരള 

വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധകമായിരിക്കും. അതാത് 
ജി . എസ്. ടി . ഡിപ്പാർട്ടു മെന്റിന്റെ നില വിലെ വ്യവസ്ഥ 

കാല ഘട്ട ത്തിലുള്ള ജി . എസ്. ടി . നിര ക്കു കൾ ഇ 
പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിക്ഷേപിക്കേണ്ടതാണ്. 

ദർഘാസുകൾക്കും ബാധകമായിരിക്കുന്നതാണ്. ദർഘാസുകൾ 
പൂരിപ്പിച്ച ദർഘാസുകൾ 17- 1- 2018 ഉച്ചകഴിഞ്ഞ് 2.30 മണി വരെ 

തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണ വശാൽ പൊതു 
ഈ ഓഫീസിൽ സ്വീക രി ക്കു ന്ന താ ണ് . പൂരിപ്പിച്ച 

അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
ദർ ഘാ സു കൾ രജി സ്റ്റേർഡ് തപാൽ മുഖേന നിശ്ചിത 

സ്ഥലത്ത് നിശ്ചിത സമയത്ത് ദർഘാസുകൾ തുറക്കു ന്ന 
സമയത്തിനുള്ളിൽ ലഭിക്കുകയാണെങ്കിൽ ആയത് സ്വീകരിക്കുന്ന 

താ യി രിക്കും. മറ്റേതെങ്കിലും കാര ണ വശാൽ 17 - 1 - 2018 
താ യി രി ക്കും . ദർഘാസ് ഫോറ ത്തിന്റെ വില മടക്കി 

തീയ്യ തി യിൽ ദർഘാ സു കൾ നട ക്കാ തി രു ന്നാൽ മേൽ 
നൽകുന്നതല്ല. 

ജോലികളുടെ ദർഘാസുകൾ 24 - 1- 2018 തീയ്യതിയിൽ നിശ്ചിത 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയ്യതിയായ 

സ്ഥലത്ത് നിശ്ചിത സമയത്ത് നടത്തുന്നതായിരിക്കും. 
17 - 1- 2018 വൈകിട്ട് 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള അധികാരിയോ, ടിയാൻ 
അധികാ ര പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാ സു കൾ 

എൻ. രാജേഷ്, 
തുറ ക്കു ന്ന താ യി രിക്കും. ദർഘാസ് ഫോറ ങ്ങൾക്കൊപ്പം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
നിര ത ദ വ്യത്തിനുള്ള ഡിമാന്റ് ഡാഫ് റ്റ് / ഫിക്സഡ് വാഴച്ചാൽ. 

ഓഫീസർ. 


ഇ - ലേല പരസ്യം 


നമ്പർ സി2 - 6783 / 2014 . 


2017 നവംബർ 29 . 


വാഴച്ചാൽ ഡിവിഷനിൽ കൊല്ലത്തിരുമേട് റെയിഞ്ചിൽ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തേക്ക് തോട്ടത്തിൽ നിന്നും 
ഇടവെട്ടി ശേഖരിച്ച തേക്കുതടികൾ/ കഴകൾ താഴെ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന രീതിയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം അഡീഷണൽ 
പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 21 - 8- 2014- ലെ പാ ( 4) 29243/ 13 നമ്പരായി 16 - 9- 2014 - ലെ 36 -ാം നമ്പർ കേരള 
ഗസറ്റിൽ വാല്യം 3, 17 - 10 - 2014 - ലെ പാ ( 4 ) 29243 / 13 നമ്പരായി 4 - 11- 2014 - ലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 3, 
3 - 12 - 2014 - ലെ പാ ( 4) 26243 / 13 നമ്പരായി 23 - 12 -2014 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 3, എന്നിവയിൽ പരസ്യപ്പെടു 
ത്തിയിട്ടുള്ള വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ അതാത് സമയത്ത് നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും 
കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കും വിധയമായി ഇ - ലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നതാണ്. 
എം . എസ്. ടി . സി . കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ടി. 
ഇ - ലേലത്തിൽ പങ്കെടുക്കുവാനാഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിന് മുമ്പ് - 20,000 ഇ - പേയ്മെന്റ് ഇ - ട്രഷറി/ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എം.എസ്. ടി. സി . ലിമിറ്റഡ് വഴി നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന ഇ - ലേലക്കാരൻ ഇ - ലേല തുകയുടെ 35 % തുക 
ഇ - ലേല ദിവസം തന്നെ ഇ - പേമെന്റായി കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ ഇ - ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ 
നിലവിലുള്ളതുമായ ജി . എസ്. ടി . വനവികസന നികുതി, ആദായ നികുതി, മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം 
അടയ്ക്കേണ്ടതുണ്ട്. 


ഇ - ലേല പ്രമാണങ്ങളും ഇ - ലേല ഷെഡ്യൂളുകളും www. mstcecommerce . com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം എസ്. ബി. ഐ . -യുടെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ 
മറ്റ് ബാങ്കു ക ളുടെ കാര്യ ത്തിൽ NEFT വ ഴിയോ ഓൺ ലെ നായി ഇ - ലേ ല ത്തി നൊപ്പം സമർപ്പി ക്കേ ണ്ടതാണ്. 
ഇ - ലേലപ്രമാണങ്ങൾ സമർപ്പിക്കാൻ www. mstcecommerce. com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 


-- എല്ലാ ഇ - ലേല - ( പമാ ണ ങ്ങളും www. mstcecommerce .com എന്ന വെബ് സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രം സമർപ്പി ക്കേ ണ്ട താണ്. ഇ - ലേ ല പ മാ ണ ങ്ങ ൾ www. mstcecommerce . com എന്ന 
വെബ്സൈറ്റിലൂടെഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല പ്രമാണങ്ങൾ ഒരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


318 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


51 


-ഓൺലൈൻ ഇ - ലേല പ്രമാണത്തോടൊപ്പം സ്കാൻ ചെയ്തു ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി സമർപ്പിക്കാത്തതും 
അവയുടെ ഒറിജിനൽ തുറക്കുന്നതിനുമുൻപ് സമർപ്പിക്കാത്തതുമായ ഇ - ലേല പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ്. ഇ - ലേലവുമായി 
ബന്ധ പ്പെട്ട മറ്റ് വിവ ര ങ്ങ ൾ NIC - യിൽ നിന്നോ www. mstcecommerce .com വെവ ബ് സൈറ്റിൽ പറ ഞ്ഞി രിക്കുന്ന 
Help Desk - ൽ നിന്നോ ഈ ആഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേയ്മെന്റിന് ആവശ്യമായ 
വിവരങ്ങൾ ലേലക്കാരൻ ഇട പാട് നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും 
ഇ - മെയിൽ അഡ്രസ്സും ലേലത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ഇ - ലേല പ്രമാണങ്ങൾ 
നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം 
സമർപ്പി ക്കേ ണ്ടതാണ്. ലേലക്കാർ വിവ ര ങ്ങൾ അപ് ലോഡ് ചെയ്യു ന്ന തിലും മറ്റും ഉണ്ടാകുന്ന അസൗ ക ര്യ ങ്ങൾക്കും 
നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ലേലത്തിൽ പങ്ക് കൊള്ളുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ 
ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. 

- ടി ഇ - ലേ ല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ അ വരുടെ സ്ഥിരമായ മേൽ വിലാ സവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി ഇ - ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതോ 
ടൊപ്പം ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ 
ഇ - ലേല പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

- ഇ - ലേവിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഇടവെട്ട് ഉൾപ്പന്നങ്ങളുടെ 
ഗുണനിലവാരവും അളവുകളും മറ്റു വിശദ വിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ഇ - ലേലത്തിന് ശേഷം ഈ വക 
കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 

- ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എം .എസ്. ടി . സി. ലിമിറ്റഡിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 
ഇ - ലേല നിബന്ധനകൾ എം .എസ്. ടി. സി . ലിമിറ്റഡിന്റെ www. mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( ഫോൺ 0480- 2701713 , ഇ - മെയിൽ dfo - Vzcl.for @ kerala .gov.in ) കൊല്ലത്തിരുമേട് 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിലോ ( ഫോൺ- കൊല്ലത്തിരുമേട്- 8547601919 ) പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. 

പട്ടിക 


കഴകളുടെ ഏകദേശ അളവ് (എണ്ണം) 


തടി ( ബി . എസ്.) 


തോട്ടം/ 
റെയിഞ്ച് 


ഉല്പന്നങ്ങൾ 
അട്ടിവെച്ചിരി 
ക്കുന്നസ്ഥലം 


ഇ - ലേല 
തീയതി 


ഒന്നാം രണ്ടാം 


എണ്ണം 


| 


ക . മീ . 


മൂന്നാം 
തരം 


നാലാം | അഞ്ചാം 
തരം തരം 


തരം 


തരം 


8 - 1 - 2018 


1981 രേപ് 
തേക്ക് തോട്ടം 
കൊല്ലത്തിരുമേട്| 1204 
റെയ്ഞ്ച് 


2328 


550 


1130 


| 


535 


332 


17 . 385 


വാച്ചുമരം 
ഡമ്പിംഗ് 
ഡിപ്പോ 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 


29 - 1 - 2018 


No . C2- 6783/ 2014. 

| 29th November 2017. 
It is hereby notified for the general information of the public that Teak Poles collected from 1981 Repra Teak 
Plantation , Kollathirumedu Range , under this Division by thinning will be sold in E - Auction sale subject to detailed 
Auction sale conditions published in Kerala Gazette No. 36 Vol III dated 16 -9 -2014 of Additional Principal Chief 
Conservator of Forests ( Protection ), Thiruvananthapuram vide notification No. Pro ( 4 ) 29243 / 13 dated 21 -8 - 2014 , Kerala 
Gazette No . 43 Vol III dated 4 - 11- 2014 of Additional Principal Chief Conservator of Forests ( Protection ), 
Thiruvananthapuram vide notification No. Pro (4 ) 26243 / 13 dated 17 - 10 -2014 and Kerala Gazette No. 50 Vol III dated 
23 - 12 -2014 of Additional Principal Chief Conservator of Forests (Protection ), Thiruvananthapuram vide notification No. 
Pro (4) 26243 /13 dated 3- 12 - 2014 and other rules .in force , as per schedule furnished below . Those who wish to participate 
have to remit an amount of - 20 , 000 as EMD as e - payment before the e - auction through MSTC limited . Successful 
bidders will have to remit 35 % of the bid amount on the e -auction itself through e -payment. Successful bidders will have 
to remit the balance value , GST, Forest Development Tax , Income Tax and such other taxes that are prevailing at the time 
of e -auction within the stipulated time limit . 

E - auction documents and connected records are available in the website : www.mstcecommerce.com . The Earnest 
Money Deposit should be submitted on e - payment/e -treasury /demand draft/MSTC through the internet online banking of 
or through NEFT for other banks. For submission of e -auction visit the website www .mstcecommerce .com . All 
bids/c-auction documents are to be submitted online only and in the designated online cover(s)/ envelope (s) on the 
www .mstcecomrnerce .com website and e - auction documents submitted manually /through post will not be entertained . 


319 


2nd JAN . 2018] 


FOREST DEPARTMENT 


52 


Online e - auction /bids are to be accompanied with relevant documents . e -auction/bids received online without 
scanned copies of relevant documents will not be considered and shall be summarily rejected . Any further clarification on 
this e-auction can be obtained from NIC / the e- auction help desk number available in the www .mstcecommerce. com website 
and from the office of the Divisional Forest Officer , Vazhachal during the office hours. Details regarding 
e -payment ( Bidder s Bank Account No. where he/ she is having core banking facility and email ID ) should be submitted 
along with the e- auction documents. E - auction documents without these details will not be accepted . Technical bid and 
financial bid shall be submitted in their respective designated online covers. The Forest Department will not be 
responsible for any inconvenience or loss to the Bidder while uploading /downloading the bid . 

The bidders who wish to participate in the e -auction should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned village officer, or any other approved identity documents 
along with the EMD through online. Those who do not produce any approved identity card or certificate will not be 
eligible to participate in the e -auction . 

The intending bidders should satisfy themselves about the quality and quantity of the thinned materials put up for 
e- Auction sale and no complaints will be entertained after the e -auction . The quantity that may become ready for sale 
after the publication of this notification will also be included in the e - auction . Any further notification to the sale 
conditions that may be issued by the Government after the issuance of this notification will also be applicable to this 
e -auction . The unsold materials in the e- auction will be re -auctioned . Further details of e -Auction sale will be available 
from this office (Phone No. 0480 - 2701713, e-mail : dfo -vzel.for @ kerala .gov.in ) or Kollathirumedu Range Forest Office 
(Phone No. 8547601919 ). 


TABLE 


e - Auction 


Name of Plantation / 

Range 


Approximate Number of Teak Poles (Nos.) 
| 1st | 2nd | 3rd | 4th | 5th BS 
Class | Class Class Class | Class 

No. - ( M ) 


Name of 
Dumping Site 


Date 


1981 Repra Teak 
Plantation 


1204 2328 | 550 | 1130 | 535 | 332 | 17.385 


8 -1 - 2018 and 

29 -1 - 2018 


Vachumaram 
Dumping 

Depot, 
Kollathirumedu 

Range 


Office of the Divisional Forest Officer, 
Vazhachal Division , 
Chalakkudy. 


N . RAJESH, 

Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ 


ലേല പരസ്യം 


നമ്പർ പി. ഡബ്ലൂ .3 - 3877 / 2017 . 

2017 ഡിസംബർ 4. 
- പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷനിൽപ്പെട്ട പീച്ചി, ചിമ്മിനി റെയിഞ്ചുകളിലെ വിൽപ്പന യോഗ്യമായിട്ടുള്ള തൊണ്ടി 
തടികൾ, വിറക് മറ്റ് തൊണ്ടി വകകൾ എന്നിവ അതാത് റെയിഞ്ചാഫീസിൽ വച്ച് താഴെ കൊടുത്തിരിക്കുന്ന തീയതികളിലും 
സമയത്തും പീച്ചി വൈൽഡ് ലൈഫ് വാർഡനോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോപരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. നിർദ്ദിഷ്ട ദിവസം ഏതെങ്കിലും കാരണത്താൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ അതിനടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വെച്ച് ലേലം നടത്തുന്നതാണ്. ലേലദിവസം ലേലത്തിൽ വെക്കാൻ യോഗ്യമായ 
വേറെയും തൊണ്ടിസാധനങ്ങൾ ലഭ്യമായാൽ അവയും ലേലദിവസങ്ങളിൽ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

- ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 2 - 12 -2009 - ലെ പാ . 5- 6835/ 2009 നമ്പരായിട്ടുള്ള 50 -ാം നമ്പർ കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേലനിബന്ധനകളും കാലാകാലങ്ങളിൽ വനംവകുപ്പിൽ നിലവിലുള്ള മറ്റ് വ്യവസ്ഥകളും ഈ 
ലേലത്തിന് ബാധകമായിരിക്കും. കോടതി ഉത്തരവ് പ്രകാരം വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള തൊണ്ടി തടികളുടെ മുഴുവൻ തുകയും 
വിജയിയായ വേലക്കാരൻ ലേലദിവസം കെട്ടിവെയ്ക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ഈട്ടി, തേക്ക് എന്നിവ 
ലേലം ചെയ്യു ന്ന തിന് - 20, 000 - മറ്റ് തടികൾക്ക് 10 , 000 - മറ്റ് വന വി ഭ വ ങ്ങ ൾ ക്ക് - 2 , 000 - നിര ത ദ വ്യ മായി 
കെട്ടിവെക്കേണ്ടതാണ്. റെയിഞ്ചിന്റെ പേരും ലേല തീയതികളും താഴെ ചേർക്കുന്നു. 


320 


2nd JAN , 2018] 


FOREST DEPARTMENT 


മാസം 


പീച്ചി റെയിഞ്ച് രാവിലെ 11 മണി 


ചിമ്മിനി റെയിഞ്ച് രാവിലെ 11 മണി 


10 - 1 - 2018 


17 - 1 - 2018 


ജനുവരി 
ഫെബ്രുവരി 
മാർച്ച് 


7 - 2 - 2018 


14 - 2 - 2018 


14 - 3 - 2018 


21 - 3 - 2018 


ഏപ്രിൽ 


11 - 4 - 2018 


18 - 4 - 2018 


മേയ് 


9 - 5 - 2018 


16 - 5 - 2018 


ജൂൺ 


13 - 6 - 2018 


20 - 6 - 2018 


11- 7 - 2018 


18 - 7 - 2018 


8 - 8 - 2018 


16 - 8 - 2018 


ജൂലൈ 
ആഗസ്റ്റ് 
സെപ്റ്റംബർ 
ഒക്ടോബർ 


12 - 9 - 2018 


19 - 9 - 2018 


10 - 10 - 2018 


17 - 10 - 2018 


നവംബർ 


7 - 11 - 2018 


21- 11 - 2018 


ഡിസംബർ 


5 - 12 - 2018 


12 - 12 - 2018 


കൂടുതൽ വിവരങ്ങൾ പീച്ചി/ ചിമ്മിനി റെയിഞ്ചുകളിൽനിന്നും ലഭിക്കുന്നതാണ്. 


വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, 
വൈൽഡ് ലൈഫ് ഡിവിഷൻ, പീച്ചി. 


എ . ഒ. സണ്ണി, 
വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


പാലക്കാട് ഡിവിഷൻ 


പുനർ ഇ - ദർഘാസ് പരസ്യം 


നമ്പർ പി - 6144 / 2017. 


| 2017 ഡിസംബർ 12. 


- കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള [ സർക്കാർ ഉത്തരവ് ( എം .എസ്.) 226/81 (എഫ്) നമ്പർ തീയതി 16-12- 1981 
പ്രകാരം) നിലവിൽ യോഗ്യരായ എ ക്ലാസ് കോൺട്രാക്ടർമാരിൽ നിന്നും താഴെ പട്ടികയിൽ വിവരിക്കുന്ന തേക്ക് തോട്ടങ്ങളിലെ 
തടികൾ, ബില്ലറ്റുകൾ വിറകുകൾ തുടങ്ങിയവ ടി പട്ടികയിൽ വിവരിക്കുന്ന പ്രകാരം അംഗീകൃത സർക്കാർ ഡിപ്പോ/ ഡിപ്പോകളിലും, 
ഡമ്പിംഗ് ഡിപ്പോകളിലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് മുറിച്ച് എത്തിക്കുന്നതിന് ഇ - ടെണ്ടർ മുഖേന ദർഘാസ് 
ക്ഷണിക്കുന്നു . ഇപ്പോൾ നിലവിലുള്ളതും സർക്കാർ ഇനി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും 
പാലിക്കാൻ ദർഘാസുകാർ ബാദ്ധ്യസ്ഥരാണ്. ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും www. etenders.kerala. gov. in 
എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് പ്രമാണ വില എന്നിവ 
State Bank of India -യുടെInternet Online Banking വഴിയോ, മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈൻ 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുവാൻ www. etenders. kerala . gov.in എന്ന വെബ്സൈറ്റ് 
ഉപയോഗിക്കേണ്ടതാണ്. കരാറുകാരന് ജി . എസ്. ടി . രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. 

- എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders . kerala. gov.in എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായിമാത്രം സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റിലൂടെഓൺലൈനായി മാത്രമേ ദർഘാസുകൾ 
സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാസുകൾ ഒരു കാരണ വശാലും സ്വീകരിക്കു ന്നതല്ല . 
താമസിച്ചു സമർപ്പിക്കുന്ന ടെണ്ടറുകളും സ്വീകരിക്കുന്നതല്ല. 

-ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പിലി മി നറി 
എഗ്രിമെന്റ് ഒറിജിനൽ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, EMD exemption സർട്ടിഫിക്കറ്റ്, ബിഡ് ഡോക്യുമെന്റ് എന്നിവയുടെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുടെ സ്കാൻ ചെയ്ത കോപ്പി തുടങ്ങിയവ ഓൺലൈനായി സമർപ്പിക്കാത്തതും പ്രിലിമിനറി 
എഗ്രിമെന്റ് ഒറിജിനൽ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, EMD exemption സർട്ടിഫിക്കറ്റ്, ബിഡ് ഡോക്യുമെന്റ് എന്നിവയുടെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുടെ ഹാർഡ് കോപ്പി എന്നിവ ജോലിയുടെ പേരും ടെണ്ടർ നമ്പരും രേഖപ്പെടുത്തിയ സീൽഡ് 
ക വ റിൽ സ് പീഡ് പോസ്റ്റി ലോ , രജി സ്റ്റേർഡ് തപാലിലോ ടെണ്ടർ തുറ ക്കു ന്ന തിന് മുമ്പ് സമർപ്പിക്കാ ത്ത തു മായ 
ദർഘാസുകൾ നിര സിക്ക പ്പെടുന്നതാണ്. ഇ - ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവ ര ങ്ങൾ എൻ. ഐ . സി . - യിൽ നിന്നോ 
www.etenders. kerala. gov.in എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Help desk - ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് 
സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് 
സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


Gaz . No. 1/ 2018 /DTP (Forest). 


321 


2nd JAN , 2018] 


FOREST DEPARTMENT 


54 


ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി 
പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 

- വിജയിയാകുന്ന ദർഘാസുകാരൻ ദർഘാസ് തുകയുടെ 10 ശതമാനം വരുന്ന തുകയും റവന്യൂ അധികാരികളിൽ നിന്നും 
ലഭിക്കുന്ന സോൾവൻസിയോ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നുമുള്ള ബാങ്ക് ഗ്യാരന്റിയോ സമർപ്പിക്കേണ്ടതാണ്. വിജയി 
ആകുന്ന ദർഘാസുകാരൻ - 200 - ന്റെ മുദ്രപത്രത്തിൽ ദർഘാസ് അംഗീകരിച്ച അറിയിപ്പ് മുതൽ 15 ദിവസത്തിനുള്ളിൽ ദർഘാസ് 
തുകയുടെ 10 ശതമാനമോ - 2,00,000 ഏതാണ് കൂടുതൽ വരുന്നത് ആ തുകയ്ക്കുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സഹിതം ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകൾ പരിഗണിക്കുന്നതാകുന്നു . തടി, കഴ, ബില്ലറ്റുകൾ, വിറക് തുടങ്ങിയവയ്ക്ക് 
പ്രത്യേകം നിരക്ക് രേഖപ്പെടുത്തുന്ന ദർഘാസുകൾ ഏതൊരു സാഹചര്യത്തിലും അംഗീകരിക്കുന്നതല്ല . ടെണ്ടർ ദിവസം പൊതു 
പണിമുടക്കായോ അവധിയായോ വരുന്നപക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വെച്ച് ടെണ്ടർ 
നടത്തുന്നതാണ്. ദർഘാസിനെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ പട്ടികയിൽ വിവരിക്കുന്നു. 

പട്ടിക 


കമ 


റെയ്ഞ്ച് 


പ്ലാന്റേഷന്റെ 


അടങ്കൽ 


മ 
നമ്പർ 


- പേര് 


മരങ്ങളുടെ 
എണ്ണം 
എണ്ണം 


ഉൽപ്പന്നത്തിന്റെ 
- വിവരവും ഏകദേശ 

അളവും 


വിഭവങ്ങൾ 
എത്തിക്കേണ്ട 
ഡിപ്പോയുടെ 


തുക 
(ലക്ഷത്തിൽ) 


വിസ്തൃതി 


പേര് 


-- 1 


ഒലവക്കോട് 


വാളയാർ 


1955 തേക്കു 
തോട്ടം, 
എലിവാൽ 
8.72 ഹെക്ടർ 


3167 


3167 


തേക്ക് മറ്റ് 
പലജാതി 
തടികൾ 
ബില്ലറ്റ്സ് & 
വിറക് 


980 


M3 


35 . 35 


350 MT 


ഡമ്പിംഗ് 
ഡിപ്പോ, 
എലിവാൽ 


നിരതദ്രവ്യം - - 50,000 


മേൽ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്ഉദ്ദേശ അളവ് ആകയാൽ ആയതിൽ മാറ്റം ഉണ്ടാകാവുന്നതാണ്. തടിയുടെ അളവ് 
ഉദ്ദേശമാകയാൽ ഓരോ ഡിപ്പോയിലും ഇറക്കേണ്ട തടിയുടെ അളവിൽ വ്യതിയാനം ഉണ്ടാകാവുന്നതാണ്. കൂടാതെ, പട്ടികയിൽ 
സൂചിപ്പിച്ചിട്ടുള്ള ഡിപ്പോയ്ക്ക് പുറമേ, ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിക്കുന്ന ഡിപ്പോകളിലേയും ( നിയമാനുസൃതമുള്ള നിരക്കിൽ) തടിയും 
മറ്റു വിഭവങ്ങളും നീക്കം ചെയ്യാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. അടങ്കൽ തുക ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. ബന്ധപ്പെട്ട വകുപ്പു തല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശ പ്രകാരം 
ദർഘാസുകാരൻ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മര ങ്ങളും യഥാ സമയം മുറിച്ച് ബന്ധപ്പെട്ട ഡിപ്പോകളിൽ എത്തിക്കാൻ 
ബാദ്ധ്യസ്ഥനാണ്. യഥാസമയം മുറിച്ച് ഡിപ്പോയിൽ എത്തിക്കാതിരിക്കുന്ന മരങ്ങൾക്കും തടിക്കും നിയമാനുസൃതമായ പിഴ 
ദർഘാസുകാരനിൽ നിന്നും വസൂലാക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം വനംവകുപ്പ്ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ്. നിലവിലുള്ള 
ലേലവ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. ഈ ദർഘാസിലെ ഏതൊരു പ്രവൃത്തിയും മുന്നറിയിപ്പ് കൂടാതെ 
റദ്ദ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമാണ്. 


പട്ടിക 


തോട്ടത്തിന്റെ പേര് 


നിരതദ്രവ്യം 


അടങ്കൽ തുക 
(ലക്ഷത്തിൽ) 


ദർഘാസ് 
ഫോറത്തിന്റെ വില - 


1955 തേക്കുതോട്ടം, എലിവാൽ 


- 35.35 


| 50, 000 


2,500 + GST 


ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതിയും സമയവും 6 - 1 - 2018 വൈകിട്ട് 5 മണി. 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 17-1-2018 വൈകിട്ട് 5 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 23 - 1- 2018 രാവിലെ 11 മണി. 
കരാർ കാലാവധി-- കരാർ തീയതി മുതൽ 3 മാസം. 
കൂടുതൽ വിവരങ്ങൾ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ 0491-2555156) 
ഒല വ ക്കോട് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ( ഫോൺ:0491 2552815 ) പ്രവർത്തി ദിവ സ ങ്ങ ളിൽ പ്രവൃത്തി 
സമയത്ത് ലഭ്യമാണ്. 


322 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


No . P-6144 /2017. 

12th December 2017 . 
Separate online tenders are invited from eligible ‘ A ’ class contractors registered in the Forest Department in 
pursuance of G . O . (Ms.) No. 226 /81 (F ) dated 16 - 12 - 1981 for working down timber , Firewood/billets and teak poles from the 
marked trees standing in the plantations mentioned in the schedule below and transport the timber and poles to the 
Government Timber Depot/Depots and firewood /billets to Dumping Depot mentioned in the same schedule. The tenderer 
is bound to comply with the terms and conditions in force, besides the conditions that will be framed by the Government 
in future in connection with this tender. Tender documents and schedules are available in the website 
www .etenders .kerala. gov. in . The Earnest Money Deposit and tender cost for the tender should be submitted through the 
internet online banking of SBI or through NEFT for other banks . For submission of tenders visit the Website 
www .etenders.kerala. gov.in . The contractor should have GST registration . 

All bid / tender documents are to be submitted online only and in the designated Online cover (s)/ envelope (s) on 
the www . etenders.kerala . gov .in website and tenders submitted manually / through post will not be entertained . Late 
tenders also will not be accepted . 

Online tenders/bids are to be accompanied with a preliminary agreement executed in Kerala Stamp Paper worth 
- 200. Tenders/bids received online without the scanned copies of relevant documents , preliminary agreement, will not be 
considered and shall be summarily rejected . The hard copy of attested copy of Registration Certificate, Bid document, 
EMD exemption Certificate (if any ), and preliminary agreement in original would be submitted offline subsequently in a 
sealed cover superscribing the name of work and tender number to the office of the Divisional Forest Officer, Palakkad 
through speed post/Registered post before opening of the tender failing which such tenders will be rejected . Any further 
clarification on this tender can be obtained from NIC /the e -tender Helpdesk number available in the 
www .etenders.kerala .gov.in website and from the office of the Divisional Forest Officer, Palakkad during the office hours. 
The details regarding e -payment (Bidder s Bank Account No. where he / she is having core banking facility and e -mail ID ) 
should be submitted along with the tender. Tenders without these details will not be accepted . Technical bid and financial 
bid shall be submitted in their respective designated online covers. 

The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading/ 
downloading the bid . 

The successful tenderer should submit a solvency from the revenue authorities or a bank guarantee issued by a 
nationalised bank for 10 % of the tender amount. The successful tenderer should also execute an agreement in the 
prescribed format in a stamp paper worth · 200 within 15 days from the date of intimation of acceptance of the tender 
after furnishing security deposit equal to 10 % of the tender amount or 2 ,00 ,000 whichever is more. Post offers as per 
the existing rules shall also be entertained . The tenderers quoting rates separately for timber , poles, billets and firewood 
shall not be entertained under any circumstances. If the notified date of tender happens to be a holiday the tender will 
be conducted on the very next working day at the same place and time. 


SCHECULE 


Sl. 


No. of 


No. 


Name of 
Forest 
Range 


Name of 
plantation 
with extent 


of 


Details of produce & 

estimated 
quantity 


Name of Depots 

to which the 
produces are 
to be delivered 


Estimate 

amount 
( In Lakhs ) 


trees 


Walayar 


Teak and Miscellaneous 
Hardwood — 980 M3 


Olavakkode 1955 teak 

plantation , 
Elival 
8 .72 Ha. 


3167 


* 35. 35 


Firewood and 
billets350 MT 


Duping depot, 
Elival 


he quantity 


hals is to 


EMD — " 50, 000 

The quantities mentioned in the above table are approximate and on actual execution, the quantities may vary . The 
quantity is approximate and there may be change in the Depots to which materials is to be delivered . The estimate is 
subject to approval from Chief Conservator of Forests, Eastern Circle , Palakkad . The tenderer is bound to work down the 
entire trees marked in the plantation to the Depot/ Depots as per the direction of the Departmental staff. Penalty as per 
rule will be levied by the Forest Department from the tenderer, if any tree is left unfelled or for the delay 
transportation of timber in time. The undersigned reserves all rights for cancelling any work at any time without further 
intimation . All the prevailing conditions are applicable for this tender also . 


alakkad 


323 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


56 


Value of tender form - - 2,500 + GST. 
Date from which tender forms will be available in the website — 6 - 1-2018 , 5 p . m . 
Date and time up to which tenders will be received — 17 -1 - 2018 , 5 p . m . 
Date and time for opening of tender — 23 -1- 2018, 11 a . m . 
Period of completion — Three months from the date of agreement. 

Further details can be had from the Office of the Divisional Forest Officer, Palakkad , Phone (0491- 2555156 ) 
during office hours . 


Office of the Divisional 
Forest Officer, 
Palakkad. 


(Sd.) 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


പുനർ - ഇ -ദർഘാസ് പരസ്യം 


നമ്പർ പി - 6145 / 2017 . 


2017 ഡിസംബർ 12 . 


- കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ( സർക്കാർ ഉത്തരവ് ( എം എസ്.) 226 / 81/ (എഫ്) നമ്പർ തീയതി 16- 12 - 1981 
പ്രകാരം) നിലവിൽ യോഗ്യരായ " എ ക്ലാസ് കോൺടാക്ടർമാരിൽ നിന്നും താഴെപട്ടികയിൽ വിവരിക്കുന്ന തേക്ക് തോട്ടങ്ങ 
ളിലെ തടികൾ, ബില്ലറ്റുകൾ/ വിറകുകൾ തുടങ്ങിയവ പട്ടികയിൽ വിവരിക്കുന്ന പ്രകാരം അംഗീകൃത സർക്കാർ ഡിപ്പോ 
ഡിപ്പോകളിലും ഡമ്പിംഗ് ഡിപ്പോകളിലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് മുറിച്ച് എത്തിക്കുന്നതിന് ഇ - ടെണ്ടർ മുഖേന 
ദർഘാസ് ക്ഷണിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ളതും സർക്കാർ ഇനി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും 
പാലിക്കാൻ ദർഘാസുകാർ ബാദ്ധ്യസ്ഥരാണ്. ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും www.etenders .kerala . gov.in 
എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് പ്രമാണ വില എന്നിവ State 
Bank of India -യുടെInternet Online Banking വഴിയോ മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈൻ 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുവാൻ www. etenders .kerala .gov.in എന്ന വെബ്സൈറ്റ് 
ഉപയോഗിക്കേണ്ടതാണ്. കരാറുകാരന് ജി . എസ്. ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. 


- എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders . kerala . gov.in എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായിമാത്രം സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റിലൂടെഓൺലൈനായി മാത്രമേ ദർഘാസുകൾ 
സ്വീകരിക്കുക യു ള്ളൂ . നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കു ന്ന തില്ല . 
താമസിച്ചു സമർപ്പിക്കുന്ന ടെണ്ടറുകളും സ്വീകരിക്കുന്നതല്ല. 

- ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള സർക്കാർ മുദ്രപത ത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പിലി മി നറി 
എഗ്രിമെന്റ് ഒറിജിനൽ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, EMD excemption സർട്ടിഫിക്കറ്റ്, ബിഡ് ഡോക്യുമെന്റ് എന്നിവയുടെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുടെ സ്കാൻ ചെയ്ത കോപ്പി തുടങ്ങിയവ ഓൺലൈനായി സമർപ്പിക്കാത്തതും പ്രിലിമിനറി 
എഗ്രിമെന്റ് ഒറിജിനൽ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, EMD excemption സർട്ടിഫിക്കറ്റ്, ബിഡ് ഡോക്യുമെന്റ് എന്നിവയുടെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുടെ ഹാർഡ് കോപ്പി എന്നിവ ജോലിയുടെ പേരും ടെണ്ടർ നമ്പരും രേഖപ്പെടുത്തിയ സീൽഡ് 
കവറിൽ സ്പീഡ് പോസ്റ്റിലോ, രജിസ്റ്റേർഡ് തപാലിലോ ടെണ്ടർ തുറക്കുന്നതിന് മുമ്പ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ 
നിരസിക്കപ്പെടുന്നതാണ്. ഈ ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ. ഐ . സി .- യിൽ നിന്നോ www.etenders.kerala. gov.in 
എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Help desk - ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. 
ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടുനടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ 
വിശദ വിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് 
കവറുകളിൽ മാത്രം സമർപ്പിക്കേ ണ്ട താ ണ്. കരാറുകാർക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന 
അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 


വിജയിയാകുന്ന ദർഘാസുകാരൻ ദർഘാസ് തുകയുടെ 10 ശതമാനം വരുന്ന തുകയും റവന്യൂ അധികാരികളിൽ നിന്നും 
ലഭിക്കുന്ന സോൾവൻസിയോ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നുമുള്ള ബാങ്ക് ഗ്യാരന്റിയോ സമർപ്പിക്കേണ്ടതാണ്. 
വിജയി ആകുന്ന ദർഘാസുകാരൻ - 200 - ന്റെ മുദ്രപത്രത്തിൽ ദർഘാസ് അംഗീകരിച്ച അറിയിപ്പ് മുതൽ 15 ദിവസത്തിനുള്ളിൽ 


- 324 


2nd JAN , 2018] 


FOREST DEPARTMENT 


57 


ദർഘാസ്തുകയുടെ10 ശതമാനമോ - 2,00,000 ഏതാണ് കൂടുതൽ വരുന്നത് ആ തുകയ്ക്കുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സഹിതം 
ഉടമ്പടി വയ്ക്കേണ്ടതാണ്. നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകൾ പരിഗണിക്കുന്നതാകുന്നു . തടി, കഴ, ബില്ലറ്റുകൾ, വിറക് 
തുടങ്ങിയവയ്ക്ക് പ്രത്യേകം നിരക്ക് രേഖപ്പെടുത്തുന്ന ദർഘാസുകൾ ഏതൊരു സാഹചര്യത്തിലും അംഗീകരിക്കുന്നതല്ല. ടെണ്ടർ 
ദിവസം പൊതുപണിമുടക്കായോ അവധിയായോ വരുന്നപക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും 
വെച്ച് ടെണ്ടർ നടത്തുന്നതാണ്. 


പട്ടിക 


റെയ്ഞ്ച് 


കമ 
നമ്പർ 


പ്ലാന്റേഷന്റെ - മരങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ 

പേര് എണ്ണം വിവരവും ഏകദേശ 
വിസ്തൃതി 

അളവും 


വിഭവങ്ങൾ 
എത്തിക്കേണ്ട 
ഡിപ്പോയുടെ പേര് 


അടങ്കൽ 

തുക 
(ലക്ഷത്തിൽ) 


ഒലവക്കോട് 


2970 


വാളയാർ 


1956 തേക്കു 
തോട്ടം, 
എലിവാൽ 
8.76 ഹെക്ടർ 


തേക്ക്, മറ്റ് 
പലജാതി 
തടികൾ 
ബില്ലറ്റ്സ് & 
വിറക് 


1075 


M3 


37 . 40 


ഡമ്പിംഗ് 
ഡിപ്പോ, എലിവാൽ 


350 MT 


നിരതദ്രവ്യം - 50, 000 


ദർഘാസ് ഫോറത്തിന്റെ വില - 2,500 + GST. 


മേൽ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ദേശ അളവ് ആകയാൽ ആയതിൽ മാറ്റം ഉണ്ടാകാവുന്നതാണ്. തടിയുടെ അളവ് 
ഉദ്ദേശമാകയാൽ ഓരോ ഡിപ്പോയിലും ഇറക്കേണ്ട തടിയുടെ അളവിൽ വ്യതിയാനം ഉണ്ടാകാവുന്നതാണ്. കൂടാതെ, പട്ടികയിൽ 
സൂചിപ്പിച്ചിട്ടുള്ള ഡിപ്പോയ്ക്ക് പുറമേ, ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിക്കുന്ന ഡിപ്പോകളിലേയും ( നിയമാനുസൃതമുള്ള നിരക്കിൽ) തടിയും 
മറ്റു വിഭവങ്ങളും നീക്കം ചെയ്യാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. അടങ്കൽ തുകഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ദർഘാസുകാരൻ 
മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരങ്ങളും യഥാ സമയം മുറിച്ച് ബന്ധപ്പെട്ട ഡിപ്പോകളിൽ എത്തിക്കാൻ ബാദ്ധ്യസ്ഥനാണ്. 
യഥാസമയം മുറിച്ച് ഡിപ്പോയിൽ എത്തിക്കാതിരിക്കുന്ന മരങ്ങൾക്കും തടിക്കും നിയമാനുസൃതമായ പിഴ ദർഘാസുകാരനിൽ നിന്നും 
വസൂലാക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം വനംവകുപ്പ്ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ്. നിലവിലുള്ള ലേലവ്യവസ്ഥകൾ ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. ഈ ദർഘാസിലെ ഏതൊരു പ്രവൃത്തിയും മുന്നറിയിപ്പ് കൂടാതെ റദ്ദ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമാണ്. 


ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതിയും സമയവും --5 - 1- 2018 വൈകിട്ട് 5 മണി. 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 16 - 1- 2018 വൈകിട്ട് 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- - 22 -1- 2018 രാവിലെ 11 മണി. 


കരാർ കാലാവധി- - കരാർ തീയതി മുതൽ 3 മാസം. 


കൂടുതൽ വിവരങ്ങൾ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ 0491- 2555156) 
ഒലവക്കോട് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ( ഫോൺ: 0491 2552815 ) പ്രവർത്തിദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത്ലഭ്യമാണ്. 


No . P - 6145/ 2017. 


12th December 2017. 


Separate online tenders are invited from eligible ‘ A ’ class contractors registered in the Forest Department in 
pursuance of G . O . (Ms.) No. 226/81 (F ) dated 16 -12 -1981 for working down timber , Firewood /billets and teak poles from the 
marked trees standing in the plantations mentioned in the schedule below and transport the timber and poles to the 
Government Timber Depot/Depots and firewood /billets to Dumping Depot mentioned in the same schedule . The tenderer 
is bound to comply with the terms and conditions in force, besides the conditions that will be framed by the Government 
in future in connection with this tender. Tender documents and schedules are available in the website 
www. etenders .kerala. gov. in . The Earnest Money Deposit and tender cost for the tender should be submitted through the 
internet online banking of SBI or through NEFT for other banks. For submission of tenders visit the Website 
www. etenders.kerala. gov.in . The contractor should have GST registration . 


Gaz. No. 1/ 2018 /DTP (Forest). 


325 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


58 


All bid/ tender documents are to be submitted online only and in the designated Online cover (s)/envelope (s) on 
the www . etenders .kerala . gov .in website and tenders submitted manually / through post will not be entertained . Late 
tenders will not be accepted . 

Online tenders /bids are to be accompanied with a preliminary agreement executed in Kerala Stamp Paper worth 
- 200 . Tenders/bids received online without the scanned copies of relevant documents , preliminary agreement, will not be 
considered and shall be summarily rejected . The hard copy of attested copy of Registration Certificate , Bid document, 
EMD exemption Certificate (if any ), and preliminary agreement in original would be submitted offline subsequently in a 
sealed cover superscribing the name of work and tender number to the office of the Divisional Forest Officer, Palakkad 
through speed post/Registered post before opening of the tender failing which such tenders will be rejected . Any further 
clarification on this tender can be obtained from NIC /the e - tender Helpdesk number available in the 
www .etenders.kerala. gov. in website and from the office of the Divisional Forest Officer, Palakkad during the office hours. 
The details regarding e-payment (Bidder s Bank Account No. where he/ she is having core banking facility and e-mail ID ) 
should be submitted along with the tender. Tenders without these details will not be accepted . Technical bid and financial 
bid shall be submitted in their respective designated online covers. 

The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading / 
downloading the bid . 

The successful tenderer should submit a solvency from the revenue authorities or a bank guarantee issued by a 
Nationalised Bank for 10 % of the tender amount. The successful tenderer should also execute an agreement in the 
prescribed format in a stamp paper worth - 200 within 15 days from the date of intimation of acceptance of the tender 
after furnishing security deposit equal to 10 % of the tender amount or . 2 ,00 ,000 whichever is more. Post offers as per 
the existing rules shall also be entertained . The tenderers quoting rates separately for timber, poles, billets and firewood 
shall not be entertained under any circumstances. If the notified date of tender happens to be a holiday the tender will 
be conducted on the very next working day at the same place and time. Details of tender are furnished below in the 
schedule . 


SCHECULE 


No. 


of 


Si. Name of Name of No . of Details of produce & Name of Depots Estimate 
Forest plantation 

estimated 

to which the amount 
Range with extent trees 

quantity 

produces are ( In Lakhs) 

to be delivered 
1 Olavakkode 1956 teak Teak and 1075 M Walayar 

* 37.40 
plantation , 

2970 Miscellaneous 
Elival 

Hardwood 
8 .76 Ha. 

Firewood and 350 MT Duping depot, 
billets 

Elival 
EMD " 50 ,000 

The quantities mentioned in the above table are approximate and on actual execution , the quantities may vary. The 
quantity is approximate and there may be change in the Depots to which materials is to be delivered . The estimate is 
subject to approval from Chief Conservator of Forests, Eastern Circle , Palakkad . The tenderer is bound to work down the 
entire trees marked in the plantation to the Depot/Depots as per the direction of the Departmental staff . Penalty as per 
rule will be levied by the Forest Department from the tenderer, if any tree is left un - felled or for the delay in 
transportation of timber in time. The undersigned reserves all rights for cancelling any work at any time without further 
intimation . All the prevailing conditions are applicable for this tender also . 


Value of tender form — 2 ,500 + GST. 
Date from which tender forms will be available in the website — 5 -1 -2018 at 5 p. m . 
Date and time up to which tenders will be received — 16 - 1-2018 , 5 p . m . 
Date and time for opening of tender — 22 -1-2018 at 11 a. m . 

Period of completion — Three months from the date of agreement. 

Further details can be had from the Office of the Divisional Forest Officer, Palakkad , Phone (0491- 2555156 ) during 
office hours. 
Divisional Forest Office , 

(Sd .) 
Palakkad . 

Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ) 


326 


2nd JAN. 2018 ] 

FOREST DEPARTMENT 
പറമ്പിക്കുളം കടുവാസങ്കേതം, പറമ്പിക്കുളം 

ഡിവിഷൻ - പറമ്പിക്കുളം ഡിവിഷൻ 
ഇ - ദർഘാസ് പരസ്യം 

പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാ വധി 
31- 3- 2018 - ന് മുമ്പ് . 


നമ്പർ ഡി - 2617 / 2017. 

| 2017 നവംബർ 21. 
കേരള വനം വകു പ്പിലെ പറ മ്പി ക്കുളം കടു വാ 
സ ങ്ക ത ത്തിൽ താഴെ ചേർത്തി രി ക്കുന്ന പവ്യ ത്തി ക്ക് 
പരിചയ സമ്പന്നരായ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും പറമ്പിക്കുളം ടൈഗർ റിസർവ്വ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ഓൺലൈൻ ദർഘാസ് ക്ഷണിക്കുന്നു . ദർഘാസ് 
പമാണങ്ങളും ദർഘാസ് ഷഡ ളു കളും www.etenders. 
kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് 
പമാ ണ വില എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 
ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ മറ്റ് ബാങ്കുകളിൽ 
NEFT വഴിയോ ഓൺ ലൈൻ ടെണ്ട റി നോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders. kerala. gov.in 
എന്ന വെബ് സൈറ്റിൽ കാണിച്ചി രി ക്കുന്ന ഓൺലൈൻ 
കവറുകളിൽഓൺലൈനായിമാത്രം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ www.etenders.kerala .gov.in എന്ന വെബ്സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . 
ഓൺ ലൈനിലൂടെ സമർപ്പിക്കുന്ന ദർ ഘാ സു ക ളു ടെ 
ഒറിജിനൽ രേഖകൾ സീൽ ചെയ്ത കവറിൽ ജോലിയുടെ പേര് 
രേഖ പ്പെടുത്തി ടെണ്ടർ തുറക്കുന്ന തീയ തിക്കു മുമ്പായി 
ഓഫീസിൽ ലഭിക്കത്തക്കവിധം രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് 
തപാലിൽ അയച്ചുതരേണ്ടതാണ്. ഇങ്ങനെ നൽകാത്തപക്ഷം 
അത്തരം ടെണ്ടറുകൾ നിര സി ക്കു ന്ന താ ണ്. ഇവ നേരിട്ട് 
സ്വീകരിക്കുന്നതല്ല. ഇ - ടെണ്ടർ സംബന്ധിക്കുന്ന നിലവിലുള്ള 
എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

ദർഘാസ് ഫോറത്തിന്റെ വില , പ്രവൃത്തിയുടെ ഉദ്ദേശിക്കുന്ന 
അടങ്കൽ തുക എന്നിവ താഴെ പറയും പ്രകാ ര മാ ണ് . ടി 
വിവ ര ങ്ങൾ ഏക ദേശം മാത്ര മാ ണ് . യഥാർത്ഥ തുകയും 
വിവരങ്ങളും ഓൺലൈനിൽ ലഭ്യമായിരിക്കും. 


ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 വിലയുള്ള കേരള 
മുദ്രപേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി, സ്കാൻ 
ചെയ്ത് മറ്റു രേഖകളുടെ പകർപ്പ്, PWD സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇ - പേയ്മെന്റ് ഫോം , ബിഡ് 
ഡോക്യുമെന്റ്, BoQ , EMD ഒഴിവാക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് 
(ഉണ്ടെങ്കിൽ) മുതലായവ ഓൺലൈൻ ആയി സമർപ്പിക്കേണ്ട 
താണ്. ഇപ്രകാരം സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ 
ടെണ്ടർ തുറക്കുന്നതിനുമുമ്പ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ 
നിരസിക്കപ്പെടുന്നതാണ്. ഇ - ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു 
വിവരങ്ങൾ NIC / KITM- ൽ നിന്നോ www.etenders. kerala .gov.in 
എന്ന വെബ്സൈറ്റിൽ പറ ഞ്ഞിരിക്കുന്ന contact us- ൽ 
നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. ഇ - പെയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ 
( ക രാ റു കാ രൻ ഇട പാടു നട ത്തുന്ന കോർ ബാങ്കിംഗ് 
സൗക ര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും 
ഇ - മെയിൽ അഡ്രസ്സും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ഇവ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ടെക്നിക്ക ൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും 
അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം 
സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് 
ചെയ്യു ന്ന തിലും മറ്റും ഉണ്ടാകുന്ന അസൗ ക ര്യ ങ്ങൾക്കും 
നഷ്ടത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 
ടെണ്ടർ തുറക്കുന്ന തീയതി ഒരു പൊതു അവധി യായി 
പ്രഖ്യാപിക്കുകയോ സാങ്കേതികമായ മറ്റേതെങ്കിലും കാരണങ്ങ 
ളാലോ ടെണ്ടർ തുറക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 

ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള കരാ റു കാ രു ടെ യോ 
അ വരുടെ (പതി നി ധി യു ടെ യോ സാന്നിദ്ധ്യ ത്തിൽ 
ഡെപ്യൂട്ടി ഡയറക്ടർ ദർഘാസ് തുറക്കുന്നതാണ്. കരാറുകാരോ 
അ വ രുടെ ( പതി നി ധി ക ളോ സന്നി ഹി ത ര ല്ലെ ങ്കിലും 
ഡെപ്യൂട്ടി ഡയറക്ടർ ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ദർഘാസ് സംബന്ധമായ PWD - യിലും വനം വകുപ്പിലും 
നില വിലുള്ള എല്ലാ നിബന്ധ നകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


ടെണ്ടർ നമ്പർ - 6 / 2017 - 18 . 


പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
പറമ്പിക്കുളം റെയ്ഞ്ചിന് കീഴിൽ പറമ്പിയാർ കൊത്തള നദിക്ക് 
കുറുകെ ചാപ്പാ ത്തി ന്റെ യും പൈപ്പ് പാല ത്തി ന്റെ യും 
നിർമ്മാണം - - 9,95,400 . 


നിരതദ്രവ്യം 


- 25,000. 


ദർഘാസ് ഫോറത്തിന്റെ വില 2,000 + GST. 

ദ ർ ഘാ സ് ( പ മ ണ ങ്ങ ളു ടെ വി ല് പ ന 
www.etenders. kerala . gov.in എന്ന വെബ്സൈറ്റിൽനിന്നും 
ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 

ദർഘാസ് പ്രമാണം വെബ് സൈറ്റിൽ ലഭ്യ മാ കുന്ന 
തീയതിയും സമയവും 26- 12 -2017 വൈകുന്നേരം 5 മണി. 

ദർഘാസ് വെബ് സൈറ്റിൽ സമർപ്പി ക്കാ വു ന്ന 
അവസാന തീയതിയും സമയവും 5 - 1 - 2018 വൈകുന്നേരം 
5 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
9 - 1- 2018 വൈകുന്നേരം 5 മണി. 

കരാറുകാരുടെ ക്ലാസ്സ് - " എ , " ബി “ സി ആന്റ് " ഡി 
ക്ലാസ്സ്. 


No. D - 2617/2017. 

21st November 2017. 
The Deputy Director, Parambikulam Tiger Reserve for 
and on behalf of the Governor of Kerala invites online 
tenders from registered bidders having a valid and active 
registration with PWD for the following work . Tender 
documents and tender schedules may be downloaded free 
of cost from the e - GP website www . etenders.kerala. gov.in . 

All bid /tender documents are to be submitted online only 
- in the designation online cover ( s ) envelope ( s) on the 

WWW. etenders.kerala.gov.in website. Bids shall be accepted 
only through online mode www.etenders. kerala . gov.in 
website and tenders submitted manually /through post will 
not be accepted . 

- Tender No . - 6/ 2017 -18 . 


327 


2nd JAN . 2018] 


FOREST DEPARTMENT 


60 


Name of Work with Estimate Amount in lakhs office hours . The details regarding e - payment 
(aprx .) — Providing big concrete chappath cum pipe culvert 

( bidder s bank account number where 
to across stream at Kothala under Parambiyar Section in 

he/she is having core banking facility and email ID ) 
Parambikulam Range during 2017 - 18 - 9,95, 400 . 

should be submitted along with the tender. Tenders 
EMD 25 ,000 . 

without these details will not be accepted . Technical 

bid and financial bid shall be submitted in their 
Tender fee - 2 ,000 + GST. 

respective designated online covers . 
Period of completion of works - On or before 

4. The Forest Department will not be responsible for 
31 -3 -2018. 

any inconvenience or loss to the bidder while 
Sale of tender documents can be downloaded from 

uploading/ downloading the bid . 
the website www . etenders .kerala .gov.in 

5. The tender/bids shall be opened online at the office 
Name of Division — Parambikulam Division . 

of the Deputy Director, Parambikulam Tiger Reserve 
Date and time from which the tender will be available 

in the presence of bidders/their representatives who 
in website - 26-12 - 2017, 5 p . m . 

wish to attend the above address. If the tender 

opening date happens to be on a holiday or non 
Last date and time of submission of tender 

working day due to any other valid reasons, the 
5-1- 2018, 5 p . m . 

tender opening process will be done on the next 
Date and time of opening of tender — 9 - 1 - 2018 , 

working day. 
5 p . m . 

6 . All other existing conditions related to e -tendering of 
Classification of bidder - " A , " B " C & "D Class 

Kerala PWD /Forest will be applicable in this tender 

also . 
Bidders shall remit the tender documents fee and Earnest 
Money Deposit using online payment option of e-procurement 
system only and submitted through the internet online 

നമ്പർ ഡി - 3613 / 2016 . 

2017 ഡിസംബർ 12 . 
banking of State Bank of India or through NEFT for 
other banks. The online NEFT remittance form provided by -- കേരള ഗവർണ്ണർക്കു വേണ്ടി പറ മ്പി ക്കുളം കടു വാ 
e-procurement system for making a NEFT transaction is not സ ങ്കേ ത ത്തിൽ താഴെ ചേർത്തി രി ക്കുന്ന പ്രവൃ ത്തി ക്ക് 
a payment confirmation . Kerala Forest Department/NIC /SBI പരിചയ സമ്പന്നരായ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
shall not be responsible for any kind of delay in കരാറുകാരിൽ നിന്നും പറമ്പിക്കുളം ടൈഗർ റിസർവ്വ് ഡെപ്യൂട്ടി 
payment status confirmation . 

ഡയറക്ടർ ഓൺലൈൻ ദർഘാസ്ക്ഷണിക്കുന്നു . ദർഘാസ് 
1. Bidders are requested to submit scanned copy 

പ്രമാണങ്ങളും ദർഘാസ് ഷെഡ ളുകളും www.etenders. 
of the following documents — Registration Certificate 

kerala .gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസി 
duly attested by the PWD , Kerala , EMD exemption നോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് 
certificate (if any ), Preliminary agreement executed in പമാ ണ വില എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 
Kerala Stamp Paper worth · 200 , duly filled up to ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ മറ്റ് ബാങ്കുകളിൽ 
proforma for availing e - payment by Online. NEFT വഴിയോ ഓൺ ലൈൻ ടെണ്ട റി നോടൊപ്പം 
Subsequently the hard copy attested copy of സമർപ്പിക്കേണ്ടതാണ്. 
Registration Certificate , Bid document, EMD 

എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala .gov.in 
exemption certificate ( if any ), Preliminary agreement in 

എന്ന വെബ് സൈറ്റിൽ കാണിച്ചി രിക്കുന്ന ഓൺലൈൻ 
original would be submitted offline in a sealed cover 

കവറുകളിൽഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. 
subscribing the name of work and tender number to 

ദർഘാസുകൾ www. etenders.kerala. gov.in എന്ന വെബ്സൈറ്റിലൂടെ 
the office of the Deputy Director, Parambikulam Tiger 
Reserve through speed post/ registered post as 

ഓൺലെനായി മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . 
prescribed in the time schedule , failing which such 

ഓൺലൈനിലൂടെ സമർപ്പിക്കുന്ന ദർഘാ സു കളുടെ 
tenders will be rejected . 

ഒറിജിനൽ രേഖകൾ സീൽ ചെയ്ത കവറിൽ ജോലിയുടെ പേര് 

രേഖ പ്പെടുത്തി ടെണ്ടർ തുറക്കുന്ന തീയ തിക്കു മുമ്പായി 
2 . The bidding authority deserves the right to modify / 

ഓഫീസിൽ ലഭിക്കത്തക്കവിധം രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് 
cancelled any/all bids without assigning any reason. 

തപാലിൽ അയച്ചുതരേണ്ടതാണ്. ഇങ്ങനെ നൽകാത്തപക്ഷം 
The Forest Department will not be responsible for 

അത്തരം ടെണ്ടറുകൾ നിര സി ക്കു ന്ന താ ണ്. ഇവ നേരിട്ട് 
any error like missing of scheduled data , while 

സ്വീകരിക്കുന്നതല്ല. ഇ - ടെണ്ടർ സംബന്ധിക്കുന്ന നിലവിലുള്ള 
downloading by the bidder and non receipt of 

എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
documents. 
3. Any further clarification on this tender can be 

ദർഘാസ് ഫോറത്തിന്റെ വില , പ്രവൃത്തിയുടെഉദ്ദേശിക്കുന്ന 
obtained from NIC /KITM the e - Tender help desk 

അടങ്കൽ തുക എന്നിവ താഴെ പറയും പ്രകാ ര മാ ണ് . ടി 
number available in the www .etenders.kerala . gov . in 

വിവ ര ങ്ങൾ ഏക ദേശം മാത്ര മാ ണ് . യഥാർത്ഥ തുകയും 
website and from this office (9487372928) during the 

വിവരങ്ങളും ഓൺലൈനിൽ ലഭ്യമായിരിക്കും. 
328 


2nd JAN . 2018] 


FOREST DEPARTMENT 


61 


- പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
കരിമല റെയ്ഞ്ചിന് കീഴിൽ എർത്ത് ഡാം മുതൽ പൂപ്പാറ 
വരെയുള്ള റോഡിൽ വീൽ ട്രാക്കിന്റെയും ചപ്പാത്തിന്റെയും 
നിർമ്മാണം - 20, 00,000. 


ദർ ഘാസ് സമർപ്പിച്ചിട്ടുള്ള കരാ റു കാ രു ടെ യോ 
-- അ വ രുടെ പതി നി ധി യു ടെ യോ സാന്നി ദ്ധ്യ ത്തിൽ 
-- ഡെപ്യൂട്ടി ഡയറക്ടർ ദർഘാസ് തുറക്കുന്നതാണ്. കരാറുകാരോ 
അ വരുടെ പ്രതി നി ധി കളോ സന്നി ഹി ത ര ല്ലെ ങ്കിലും 
ഡെപ്യൂട്ടി ഡയറക്ടർ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
- ദർഘാസ് സംബന്ധമായ PWD - യിലും വനം വകുപ്പിലും 
നിലവിലുള്ള എല്ലാ നിബന്ധ നകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


നിരതദ്രവ്യം - 


50 ,000. 


No, D -3613/ 2016 . 


| 12th December 2017. 


ദർഘാസ് ഫോറത്തിന്റെ വില - 3,000 + GST. 

പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാ വധി 
30 - 3- 2018 - നോ അതിന് മുൻപോ. 

- ദ ർ ഘാ സ് ( പ മാ ണ ങ്ങ ളു ടെ വി ല് പ ന 
www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽനിന്നും 
ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 

കരാറുകാരുടെ ക്ലാസ്സ് " എ , " ബി , “ സി ആന്റ് “ ഡി 
ക്ലാസ്സ്. 

ഡിവിഷൻ പറമ്പിക്കുളം ഡിവിഷൻ. 
ദർഘാസ് പ്രമാണം വെബ് സൈറ്റിൽ ലഭ്യ മാ കുന്ന 
തീയതിയും സമയവും 4-1-2018 വൈകുന്നേരം 5 മണി. 

ദർഘാസ് വെബ് സൈറ്റിൽ സമർപ്പി ക്കാ വുന്ന 
അവസാന തീയതിയും സമയവും 15- 1- 2018 വൈകുന്നേരം 
5 മണി. 


The Deputy Director, Parambikulam Tiger Reserve for 
and on behalf of the Governor of Kerala invites online 
tenders from registered bidders having a valid and active 
registration with PWD for the following work . Tender 
documents and tender schedules may be downloaded free 
of cost from the e -GP website www .etenders.kerala .gov. in . 
All bid / tender documents are to be submitted online only 
in the designation online cover ( s) / envelope ( s) on the 
www .etenders.kerala .gov. in website . Bids shall be accepted 
only through online mode www. etenders . kerala . gov.in 
website and tenders submitted manually /through post will 
not be accepted . 

- Name of Work with Estimate Amount ( apprx .) 
Cost of providing concerte chappath and wheel track along 
Poopara Road from Karimala Earthdam to Poopara under 
Karimala Range during 2017 -18 - 20 lakhs. 

EMD - 50, 000. 
Tender fee - 3, 000 + GST . 


- ദർഘാസ് തുറക്കുന്ന തീ യതിയും സമയവും 
18 - 1- 2018 വൈകുന്നേരം 5 മണി. 


Sale of tender documents — Can be downloaded from 
- the website www.etenders.kerala . gov.in 

Classification of bidder - " A , " B , " C & "D Class. 


ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 വിലയുള്ള കേരള 
മുദ്രപേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി, സ്കാൻ 
ചെയ്ത് മറ്റു രേഖകളുടെ പകർപ്പ്, PWD സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇ പേയ്മെന്റ് ഫോം , ബിഡ് 
ഡോക്യുമെന്റ്, BoQ , EMD ഒഴിവാക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് 
(ഉണ്ടെങ്കിൽ) മുതലായവ ഓൺലൈൻ ആയി സമർപ്പിക്കേണ്ട 
താണ്. ഇപ്രകാരം സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ 
ടെണ്ടർ തുറക്കുന്നതിനുമുമ്പ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ 
നിരസിക്കപ്പെടുന്നതാണ്. ഇ - ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു 
വിവരങ്ങൾ NIC / KITM- ൽ നിന്നോ www.etenders. kerala .gov.in 
എന്ന വെബ്സൈറ്റിൽ പറ ഞ്ഞി രി ക്കുന്ന contact us- ൽ 
നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. ഇ - പെയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ 
( ക രാ റു കാ രൻ ഇട പാടു നട ത്തുന്ന കോർ ബാങ്കിംഗ് 
സൗക ര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും 
ഇ - മെയിൽ അഡ്രസ്സും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ഇവ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. - 
ടെക് നി ക്ക ൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും 
അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം 
സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് 
ചെയ്യു ന്ന തിലും മറ്റും ഉണ്ടാകുന്ന അസൗക ര്യ ങ്ങൾക്കും 
നഷ്ടത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 
ടെണ്ടർ തുറക്കുന്ന തീയതി ഒരു പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയോ സാങ്കേതികമായ മറ്റേതെങ്കിലും കാരണങ്ങ 
ളാലോ ടെണ്ടർ തുറക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 


Name of Division Parambikulam Division . 

Period of completion of works — On or before 
30 - 3 - 2018. 

Date and time from which the tender will be available 
in website 4 - 1- 2018 , 5 p. m . 

Last date and time of submission of tender 
- 15-1- 2018, 5 p. m . 

Date and time of opening of tender - 18- 1 - 2018, 
5 p . m . 

Bidders shall remit the tender documents fee and Earnest 
Money Deposit using online payment option of e-procurement 
system only and submitted through the internet online 
banking of State Bank of India or through NEFT for 
other Banks. The online NEFT remittance from provided by 
e-procurement system for making a NEFT transaction is not 
a payment confirmation . Kerala Forest Department/NIC /SBI 
shall not be responsible for any kind of delay in 
payment status confirmation . 


Gaz . No. 1 /2018 /DTP (Forest ). 


329 


l 


2nd JAN. 2018] FOREST DEPARTMENT 

- 62 
1. Bidders are requested to submit scanned copy 

മണ്ണാർക്കാട് ഡിവിഷൻ 
of the following documents Registration Certificate 

ഇ - ലേല പരസ്യം 
duly attested by the PWD , Kerala , EMD exemption 

നമ്പർ എ2- 4338/ 2017. 

| 2017 ഡിസംബർ 8. 
certificate (if any), Preliminary agreement executed in 
Kerala Stamp Paper worth - 200 , duly filled up to 

-- മണ്ണാർക്കാട് ഡിവി ഷ ൻ പരിധിയിലു ളള അട്ട പാടി 

ഫോറസ്റ്റ് റെയിഞ്ചിലെ 1956 പൊട്ടിക്കൽ, പാണക്കാടൻ 
proforma for availing e - payment by Online. 

തേക്കു തോട്ടം, തേക്കു തോട്ടം അടക്കിമറി നടത്തിയതിൽ 
Subsequently the hard copy attested copy of 

നിന്നും ശേഖരിച്ച തേക്ക് വിറക്- 155. 65 MT , മിസലേനിയസ് 
Registration Certificate , Bid document, EMD 

ഫയർവു ഡ് - 14 .45 MT , സോഫ്റ്റ് വുഡ്- 0 .62 MT എന്നിവ 
exemption certificate ( if any), Preliminary agreement പൊട്ടിക്കൽ ഡമ്പിംഗ് ഡിപ്പോയിൽവെച്ച് 2018 ജനുവരി 9 - ന് 
in original would be submitted offline in a sealed ഇ - ലേലം നടത്തുന്നതായിരിക്കും. MSTC Ltd . കമ്പനിയിൽ 
cover subscribing the name of work and tender 

ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ 
number to the office of the Deputy Director, 

പങ്കെടുക്കാവുന്നതാണ്. വിശദ വിവരത്തിനായി 

www. mstcecommerce. com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 
Parambikulam Tiger Reserve through speed post/ 

കൂടാതെ 04924 222574 എന്ന നമ്പരിൽ ബന്ധപ്പെടുക. 
registered post as prescribed in the time schedule , 
failing which such tenders will be rejected . 

നിരതദ്രവ്യം 20,000 . 

ഇ - ലേല പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന 
2. The bidding authority deserves the right to modify/ 

തീയതി - 2 - 1- 2018. 
cancelled any /all bids without assigning any reason . 
The Forest Department will not be responsible for 

ലേല തീയതി - 9 - 1- 2018. 
any error like missing of scheduled data , while 

അടുത്ത ലേല തീയതി 31-1- 2018, 12- 2- 2018 & 28- 2 -2018 . 
downloading by the bidder and non receipt of 

16 - 9 - 2014ലെ വോള്യം III, പാർട്ട് III, 36 -ാം നമ്പർ കേരള 
documents . 

സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ 

പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം), 
3 . Any further classification of this tender can be 

തിരുവനന്തപുരത്തിന്റെ 21- 8- 2014 - ലെ Pro . (4 ) 29243 / 2013 നമ്പർ 
obtained from NIC /KITM the e - Tender help desk 

നിബന്ധനകളും, 4 - 11- 2014 - ലെ വോള്യം III , പാർട്ട് III , 43 -ാം 
number available in the www . etenders.kerala .gov .in നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
website and from this office (9487372928) during the അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
office hours. The details regarding e - payment 

( സംരക്ഷണം) , തിരുവനന്തപുരത്തിന്റെ 17 - 10 - 2014 - ലെ 
(bidder s bank account number where 

Pro . ( 4 ) - 29243 / 2013 നമ്പർ നിബന്ധനകളും, 24 - 2 - 2015 - ലെ 

കേരള സർക്കാർ ഗസറ്റ് വോള്യം III, പാർട്ട് III, 8 -ാം നമ്പർ 
he/she is having core banking facility and email ID ) 

പ്രകാരമുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
should be submitted along with the tender. Tenders 

കൺസർവേറ്റർ ( വിജിലൻസ്) , തിരുവനന്തപുരത്തിന്റെ 
without these details will not be accepted . Technical 3 - 2 - 2015 - ലെ Pro . (4 ) 29243/ 2013 നമ്പർ വിജ്ഞാപനങ്ങൾക്ക് 
bid and financial bid shall be submitted in their വിധേയമായി ഇ - ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
respective designated online covers . 

-- മുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഇനം/ 
4. The Forest Department will not be responsible for 

അളവ് വിൽക്കാതിരിക്കുന്നതിനുള്ള അധികാരം ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസർ, മണ്ണാർക്കാട് ഡിവി ഷ നിൽ 
any inconvenience or loss to the bidder while 

നിക്ഷിപ്തമായിരിക്കും. ടി ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ 
uploading/downloading the bid . 

ആഗ്രഹിക്കുന്ന വ്യക്തികൾ - 20,000 ( ഇരുപതിനായിരം ) 
5. The tender/bids shall be opened online at the office 

നിരതദ്രവ്യം ലേല ദിവസത്തിന്റെ തൊട്ടു തലേദിവസം ഉച്ചയ്ക്ക് 

2 മണിക്കു മുമ്പായി അടച്ചിരിക്കണം. ഈ തുക MSTC- യ്ക്ക് 
of the Deputy Director, Parambikulam Tiger Reserve 

ഓൺലൈൻവഴി ഡിമാന്റ് ഡാഫ്റ്റ് ആയി ഒടുക്കേണ്ടതാണ്. 
the presence of bidders /their representatives who 

ലേലത്തിൽ പങ്കെടുക്കുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ, 
wish to attend the above address . If the tender നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. 
opening date happens to be on a holiday or non രജിസ്റ്റർ ചെയ്ത നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന 
working day due to any other valid reasons, the ലേലക്കാരനു മാത്രമേ കമപ്രകാരമുള്ള ലോട്ടുകളുടെ 
tender opening process will be done on the next 

ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. 
working day . 

വിജയിയായ വേലക്കാരൻ ഇ - ലേലത്തുകയുടെ 35 % 

വരുന്ന തുക ( നേരത്തെ അടച്ച EMD തുക കുറച്ച്) ലേല 
6 . All other existing conditions related to e -tendering 

സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ( ഏഴ്) ദിവസങ്ങൾക്കകം 
of Kerala PWD / Forest will be applicable in this 

അടയ്ക്കേണ്ടതാണ്. ടി തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി 
tender also. 

സംവിധാനത്തിലൂടെ അടയ്ക്കേണ്ടതാണ്. വിജയിയായ 

ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ള 
Office of the Deputy Director, 

തുമായ വാറ്റ്, വന വികസന നികുതി, ആദായ നികുതി, 
Parambikulam Tiger Reserve, P. V. MADHUSOODANAN IFS , 

-- ബന്ധ പ്പെട്ട മറ്റു നികു തി കൾ എന്നിവ യഥാ സ മയം 
Parambikulam. 

Deputy Director. അടയ്ക്കേണ്ടതുണ്ട്. 


330 


2nd JAN . 2018) 


FOREST DEPARTMENT 


63 


ഇ - ലേല ( പമാ ണ ങ്ങളും ഇ - ലേല ഷഡ ളു കളും 
www. mstcecommerce .com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
എല്ലാ ഇ - ലേല പ്രമാണങ്ങളും www. mstcecommerce .com 
എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. 
ഇ - ലേല ( പമാ ണ ങ്ങ ൾ www. mstcecommerce. com 
എന്ന വെബ് സൈറ്റി ലൂ ടെ ഓൺലെനായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
ഇ - ലേല പ്രമാണങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് 
ചെയ്യുന്നതിനോ ഉള്ള അധികാരം മണ്ണാർക്കാട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

ലേലം സംബന്ധിച്ച കൂടു തൽ വിവരങ്ങൾ ഇ 
ഓഫീസിൽ നിന്നോ ( ഫോൺ : 04924 222574 ), അട്ടപ്പാടി 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ( ഫോൺ : 04924 253221) 
എന്നീ കാര്യാലയങ്ങളിൽ നിന്ന് പ്രവർത്തി ദിവസങ്ങളിൽ 
പ്രവർത്തി സമയത്ത് ലഭ്യമാണ്. 


No. A2- 4338/2017. 


8th December 2017 . 


ഓൺ ലൈൻ ഇ - ലേല ( പമാണ ത്താ ടൊപ്പം 
സ്കാൻ ചെയ്തു ബന്ധപ്പെട്ട രേഖകൾ ഓൺ ലെ നായി 
സ മ ർ പി ക്ക ാ ത്ത തും അ വ യു ടെ ഒറി ജി ന ൽ 
തുറ ക്കു ന്ന തിന് മുൻപ് സമർപ്പിക്കാ ത്ത തു മായ ഇ - ലേല 
പമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ്. ഇ - ലേലവുമായി. 
ബന്ധ പ്പെട്ട മറ്റു വിവ ര ങ്ങ ൾ എൻ. എ . സി . - യിൽ 
www .mstcecommerce . com 29 m OmoO N 9108 
പറഞ്ഞിരിക്കുന്ന Helpdesk - ൽ നിന്നോ, ഓഫീസ് സമയത്ത് 
ഈ ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് 
ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന 
കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ 
വിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) ഇ - ലേലത്തോടൊപ്പം 
സമർപ്പിക്കേ ണ്ട താ ണ് . ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത 
ഇ - ലേല പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ 
ബിഡും ഫിനാഷ്യൽ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന 
അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ 
വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന 
അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ്ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല. 


The following quantities of Teak fire wood and 
Miscellanenus firewood collected from 1956 Teak Plantation 
Pottikkal and 1956 TP Panakkadan as shown in below stacked 
and stored at dumping depot, Pottikkal, in Mukkali Forest 
Station ofAttappady Range and Thiruvizhamkunnu dumping 
depot in Thiruvizhamkunnu Forest Station of Mannarkkad 
Range under Mannarkkad Division willbe offered for sale by 
e-auction on 9th January 2018 at the dumping depot, Pottikkal 
and Thiruvizhamkunnu . 


Those who registered for auction with MSTC 
Company only can have the right to participate in 
e - auction . Further details can be had from the 
website www .mstcecommerce.com or Phone 
No . 04924222574 . 

1956 Pottikkal and Panakkadan Teak Plantation 


Range 


Nameof 

Site 


Species 


Quantity 


Attappady Dumping 

Depot, 
Pottikkal 


Teak Fire Wood 
Misc . firewood 
Soft wood 


155 .65 MT 
| 14. 45 MT 

0.62 MT 


ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസിൽ നിന്നും വാങ്ങി ഇ - ലേലത്തിന് നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതോടൊപ്പം ഓൺലൈനായി ഹാജരാക്കേ 
ണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ, 
സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ - ലേല പ്രമാണങ്ങ ൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


and 


Thiruvizh 
amkunnu 


EMD 20, 000 . 

Date from which the relevant documents of 
- e-auction will be available in the website - 2 - 1- 2018 . 

Date from which the bidders can be participated in 
the e-aution - 9 -1- 2018 . 

Next auction date 31 - 1 - 2018 , 12 - 2 - 2018 & 28 - 2- 2018. 


ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേലത്തിനു മുൻപായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും 
അളവും നേരിൽകണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഈ 
വിജ്ഞാപന തീയതിക്ക് മുൻപായി ദർഘാസ്/ ലേലം 
സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും 
ഉണ്ടായാൽ ആയതും ടി ഇ - ലേലത്തിന് ബാധകമായിരിക്കും. 
മുക ളിൽ കാണിച്ചി രി ക്കുന്ന തീയതിയിൽ നടക്കുന്ന 
ഇ - ലേലത്തിൽ വിറ്റ് പോകാത്ത ഉൽപ്പന്നങ്ങളും പുതുതായി 
വരുന്ന ഉൽപ്പന്നങ്ങളും മുകളിൽ കാണിച്ചിട്ടുള്ള അടുത്ത ലേല 
തീയ തി യിൽ തന്നെ ഇ - ലേലം നട ത്തു ന്ന താ ണ് . 
ഇതിനായി മറ്റൊരു ഇ - ലേലപരസ്യം പ്രസിദ്ധപ്പെടുത്തുന്നതല്ല. 
- ലേല നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ 
ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് ( സംരക്ഷണം), 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ 
വരുത്തിയാൽ ആ യത് ഈ ലേലത്തിനും 
ബാധകമായിരിക്കുന്നതും, ടി വിവരം ലേലത്തിന് മുമ്പ് 
പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്. മുകളിൽ 
പറഞ്ഞിട്ടുള്ള തേക്ക്, പല ജാതി വിറ കു ക ളു ടെ യും , 
ബില്ല റ്റ് സി ന്റെ യും പോൾ സി ന്റെ യും അളവിൽ മാറ്റം - 


The sale will be subjected to the conditions notified 
in the e - auction notification and the general sale 
conditions vide Notification No . Pro .( 4 ) 29243/ 2013 
dated 21 -8 -2014 of Additional Principal Chief Conservator 
of Forests ( Protection ), Thiruvananthapuram published in 
Kerala Gazette No. 36 , Volume III , Part III dated 16 - 9 -2014 , 
Notification No. Pro .( 4 ) 29243 / 2013 dated 17- 10 - 2014 of 
Addl. Principal Chief Conservator of Forests (Protection ), 
Thiruvananthapuram published in Kerala Gazette No. 43 , 
Volume III, Part III dated 4 - 11 - 2014 and Notification 
No. Pro. (4 ) 29243/ 2013 dated 3 - 2 - 2015 of Addl. Principal 
Chief Conservator of Forests (Vigilance ), 
Thiruvananthapuram published in Kerala Gazette No. 8 , 
Volume III, Part III dated 24 - 2 - 2015 . 


331 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


64 


The Divisional Forest Officer, Mannarkkad reserves 
all the right to exclude any class or quantity of materials 
shown above for sale. EMD amount of “ 20 ,000 can be 
remitted through online payment system to MSTC by 
2 p . m . on the previous day of the e -auction . The buyer 
registration number has to be mentioned while paying the 
EMD. If the sale value of bid materials is not paid within 
the specified time period against any of the bid lot by the 
H1, bidder, the EMD will be forfeited . 


The bidders who wished to participate in the 
e -auction should produce a certificate showing the 
permanent address and signature of the bidders duly 
attested by the concerned Village Officer , or any other 
approved identity documents along with the EMD through 
online. Those who do not produce any approved Identity 
Card or Certificate will not be eligible to participate in the 
e - auction . 


The successful bidder , 35 % of the bid value after 
adjusting the EMD already remitted shall be paid within 7 
working days of issuance of acceptance letter. The mode 
of payment is through e - Treasury of Government of 
Kerala . 


Intending persons may ensure the quantity or 
quality of materials put up for e -auction before the 
commencement of the same and no complaints will be 
entertained after e -auction . The quantity may become 
ready for sale after the publication of this notification 
will also be included in the tender cum auction . Any 
further notification to the sale conditions that may be 
issued by the Government after the issuance of this 
notification will also be applicable to this tender cum 
auction . The unsold meterials in the e- auction will be 
placed along with the materials that may in the dumping 
depots on subsequent dates will be sold on the next 
auction date shown in the schedule and separate 
notification will not be published for the same. 


E - Auction documents and connected records are 
available in the website : www .mstcecommerce.com . All 
bids/ e -auction documents are to be submitted online only 
and in the designated online cover (s ) on the 
www .mstcecommerce. com Website and e -auction 
documents submitted manually/through post will not be 
entertained . 


If any modification or change in the sale condition 
are intimated by the Additional Principal Chief 
Conservator of Forest (Pro ), Thiruvananthapuram that will 
also be applicable to this e -auction . The undersigned 
reserves the right to alter the quantities of the materials 
mentioned in the above schedule or to cancel the 
e -auction of any material without further notice. 


Online e - auction bids are to be accompanied with 
relevant documents. E - auction /bids received online 
without the scanned copies of relevant documents will 
not be considered and shall be summarily rejected . Any 
further clarification on this e-auction can be obtained from 
NIC /the e -auction helpdesk number available in the 
www .mstcecommerce. com website and from the office of 
the Divisional Forest Officer, Mannarkkad during the 
office hours. The details regarding e -Payment ( Bidder s 
Bank Account No., where he/she is having core banking 
facility and email ID ) should be submitted along with the 
e-auction documents. e- Auction documents without these 
details will not be accepted . Technical bid and financial 
bid shall be submitted in their respective designated 
online covers. The Forest Department will not be 
responsible for any inconvenience or loss to the bidder 
while uploading /downloading the bid . 


Further details and information can be had from 
Divisional Forest Officer , Mannarkkad (Phone: 0492 
4222574 ) or Range Office , Attapady (Phone : 0494 253221 ) 
during working hours. 


Office of the 
Divisional Forest Officer , 
Mannarkkad . 


( Sd .) 
Divisional Forest Officer 
(For and on behalf of the 

Governor of Kerala ). 


332 


2nd JAN. 2018 ) 


FOREST DEPARTMENT 


65 


നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 


ഇ - ലേല പരസ്യം 


നമ്പർ സി1- 6162 / 2017 . 

| 2017 നവംബർ 27. 
- നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ പരിധിയിലുള്ള കരുളായി കാളികാവ് ഫോറസ്റ്റ് റെയിഞ്ചുകളിലെ വിവിധ തേക്കുതോട്ടങ്ങളിൽ 
അടക്കിമുറി, ഇടമുറി, സാൽവേജ് എന്നിവയിലൂടെ ശേഖരിച്ച തേക്ക് പലജാതി മരങ്ങളുടെ തടികൾ, കഴകൾ, വിറക് എന്നിവ 
കാഞ്ഞിരക്കടവ്/ വട്ടിക്കൽ/ ഏമങ്ങാട് ഡമ്പിംഗ് ഡിപ്പോയിൽവെച്ച്താഴെ പറയുന്ന തീയതികളിൽ 16-9- 2014 - ലെ വോള്യം III, പാർട്ട് III 
36 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസി ദ്ധീ ക രിച്ചിട്ടുള്ള അഡീ ഷ ണൽ പിൻ സിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 21- 8-2014- ലെ പാ.(4)- 29243 /2013 -ാം നമ്പർ നിബന്ധനകളും, 4- 11 -2014 - ലെ 

വോള്യം III, പാർട്ട് III 43 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 17 - 10 -2014- ലെ പാ .( 4)- 29243/ 2013 -ാം നമ്പർ നിബന്ധനകളും, 24- 2-2015- ലെ 

കേരള സർക്കാർ ഗസറ്റ് വോള്യം IV, പാർട്ട് III , 8 -ാം നമ്പർ പ്രകാരമുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( വിജിലൻസ്), തിരുവനന്തപുരത്തിന്റെ 3- 2- 2015- ലെ പാ.(4)- 29243 / 2013 -ാം നമ്പർ വിജ്ഞാപനങ്ങൾക്ക് വിധേയമായി 
ഇ - ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. MSTC കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. വിശദവിവരത്തിനായി www. mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ 09946473645 
എന്ന നമ്പരിൽ ബന്ധപ്പെടുക. 
( ഷൊർണ്ണൂർ- പെരിന്തൽമണ്ണ - നിലമ്പൂർ- കരുളായി-കാഞ്ഞിരക്കടവ് ഡമ്പിംഗ് ഡിപ്പോ) 
( ഷൊർണ്ണൂർ- പെരിന്തൽമണ്ണ - നിലമ്പൂർ- കരുളായി- വട്ടിക്കൽ ഡമ്പിംഗ് ഡിപ്പോ) 
( ഷൊർണ്ണൂർ- പെരിന്തൽമണ്ണ - വണ്ടൂർ- വാണിയമ്പലം-ഏമങ്ങാട് ഡമ്പിംഗ് ഡിപ്പോ) 


ലേലത്തീയതി - 2018 


ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മേയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 
15, 16 5, 6 7, 8 11, 12 7 , 8 4, 5 9 , 10 6, 7 3 , 4 - 8, 9 - 8 , 9 3, 4 


ഡിപ്പോകളിൽ ലേലം ചെയ്യുന്ന തേക്ക്, പലജാതി മരങ്ങളുടെ കഴകൾ, വിറക് എന്നിവയ്ക്ക് - 20,000 നിരതദ്രവ്യം ഇ - ട്രഷറി 
മുഖേനയോ, നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, നിലമ്പൂർ ശാഖയിൽ 
നിന്നും മാറത്തക്കവിധം ഡിമാന്റ് ഡ്രാഫ്റ്റായോ നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ അടയ്ക്കാവുന്നതും 
ചെലാൻ/ ഡിമാന്റ് ഡ്രാഫ്റ്റ് ലേലത്തിന്റെ തലേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പി 
ക്കേണ്ടതുമാണ്. ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. 
രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ ഇ - ലേലത്തിൽ പങ്കെടു 
ക്കാൻ സാധിക്കുകയുള്ളു. 


- വിജയിയായ ലേലക്കാരൻ ലേല വില യുടെ 35 % തുക ലേല സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ( ഏഴ്) പ്രവൃത്തി 
ദിവസങ്ങൾക്കകം അടയ്ക്കേണ്ടതാണ്. ടി തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനത്തിലൂടെയോ, കരുളായി/ കാളികാവ് 
റെയ്ഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, നിലമ്പൂർ ശാഖയിൽ നിന്നും മാറത്തക്കവിധം ഡിമാന്റ് 
ഡാറ്റാ യോ , നില മ്പൂർ സബ് ട്രഷറിയിൽ പണമായോ അട യ് ക്കേ ണ്ട താ ണ്. നിശ്ചിത സമ യ പ രി ധിക്കകം ലേലം 
കൊണ്ട വസ്തുവിന്റെ ബാക്കി തുക അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ ലേലക്കാരന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 
ആയത് ഒരു കാരണവശാലും തിരിച്ചുനൽകാത്തതുമാണ്. ബാങ്കുകൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് മാറ്റുന്നതിന് ഏതെങ്കിലും കമ്മീഷൻ 
ഈടാക്കുകയാണെങ്കിൽ അത് ലേലക്കാരൻ നൽകേണ്ടതാണ്. 


ലേല നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം 
എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിനുമുമ്പ് 
പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള തേക്ക്, പലജാതി കഴകളുടെയും അളവിൽ മാറ്റം വരുത്തുന്നതിനോ 
മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


Gaz . No . 1 / 2018 /DTP (Forest). 


333 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


66 


ലേലം സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ നമ്പർ 
എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ്. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
നിലമ്പൂർ സൗത്ത് ഡിവിഷൻ, 
നിലമ്പൂർ പോസ്റ്റ്, മലപ്പുറം ജില്ല, 
CA030, 10 -679 329. 
M -600108 : dfo -nlbrs. for @ kerala .nic. in , 

dfonilambursouth @ gmail.com 
Gonomo MMID : 04931 220392 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, 
Dol350l boomi, Dol3001, 
begno ale , CAO30. 
M -600108: rokarulai @ gmail.com 
Como mmi@ : 04931 270296 , 8547602262 . 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, 
Auzlaboj ooow , cumsjó , 
മലപ്പുറം ജില്ല , കേരളം. 
m -62010ð: rokalikav @ gmail.com 
Gonomo MMIÓ : 04931 245720 , 8547602285 . 


No. C1-6162/2017 . 

27th November 2017. 
The following quantities of miscellaneous timber, poles and firewood collected from teak and miscellaneous trees 
by way of FFA , thinning and salvage felling in various plantations in Karulai/Kalikavu Range stacked at dumping depot, 
Kanjirakkadavu / Vattikkal/ Emangad under Nilambur South Division are put up for e -auction sale on the dates noted 
below as per the conditions notified in the e - auction Notification and the general sale conditions vide Notification 
No. Pro .(4 )- 29243/2013 dated 21-8 - 2014 of Additional Principal Chief Conservator of Forests (Protection ), 
Thiruvananthapuram published in Kerala Gazette No . 36 , Volume III , Part III dated 16 - 9 - 2014 , Notification 
No. Pro .( 4 ) -29243/2013 dated 17 - 10 - 2014 of Additional Principal Chief Conservator of Forests ( Protection ), 
Thiruvananthapuram published in Kerala Gazette No. 43 , Volume III, Part III, dated 4 - 11- 2014 and Notification 
No . Pro .(4 )-29243 /2013 dated 3 -2- 2015 of Additional Principal Chief Conservator of Forests (Vigilance ), Thiruvananthapuram 
published in Kerala Gazette No. 8 , Volume III, Part III dated 24 -2 - 2015 at the Dumping Depot, Kanjirakkadavu / Vattikkal/ 
Emangad . Those who registered for e - auction with MSTC Company only can have the right to participate in e- auction . 
Further details can be had from the website www .mstcecommerce.com or 09946473645. 

(Shornur -Perinthalmanna-Nilambur-Karulai-Kanjirakkadavu Dumping Depot). 
(Shornur- Perinthalmanna-Nilambur-Karulai- Vattikkal Dumping Depot). 
(Shornur-Perinthalmanna -Wandoor- Vaniambalam - Emangadu Dumping Depot). 

Auction Date 2018 


January 


February 


March 


April 


May 


June 


July 


August 


Sept. 


Oct. 


Nov. 


Dec. 


15, 16 


5, 6 


7, 8 


11, 12 


7, 8 


4 , 5 


9, 10 


6, 7 


3, 4 


8, 9 


8, 9 


3, 4 


EMD amount of “ 20,000 for teak and miscellaneous poles, firewood can be remitted through e -treasury or by 
Demand Draft drawn in favour of Divisional Forest Officer, Nilambur South Division payable at State Bank of Travancore , 
Nilambur Branch and Chalan /Demand Draft submitted to Divisional Forest Officer , Nilambur South Division on or before 
2 p .m . on the previous day of the e -auction . The buyer registration number has to be mentioned while paying the EMD . 
Only the registered customers who will submit the EMD will be able to participate against the eligible lots in 
e - auction . 


The successful bidder, 35 % of the bid value , after adjusting the EMD already remitted , shall be paid within 7 
working days of issuance of acceptance letter. The mode of payment is through e -treasury of Government of Kerala or 


334 


2nd JAN . 2018 ] FOREST DEPARTMENT 

67 
Demand Draft (DD ) drawn in favour of Range Forest Officer, Karulai/Kalikavu Range payable at State Bank of India , 
Nilambur Branch or by cash in Sub Treasury, Nilambur. If the sale value of bid materials is not paid within the specified 
time period against any of the bid lot by the H1 bidder, the EMD will be forfeited . If any amount is charged by Bank for 
clearing the Demand Draft, the same shall be borne by the bidder himself . 


If any modifications or change in the sale conditions are intimated by the Additional Principal Chief Conservator 
of Forests ( Protection ), Thiruvananthapuram , that will also be applicable to this e- auction sale and it will be informed to 
the bidder before e -auction . The undersigned reserves the right to alter the quantities of the materials mentioned in the 
above schedule or to cancel the e -auction of any materials without further notice . 


Further particulars can be had from the Divisional Forest Officer, Nilambur South Division , Nilambur, Malappuram 
District, Kerala , Pin -679 329 . 


e-mail: dfo -nlbrs. for @ kerala .gov. in , 

- dfonilambursouth @ gmail .com 
Phone: 04931 220392 
The Range Forest Officer, Karulai Range, Karulai, Malappuram District, Kerala . 


e -mail : rokarulai @ gmail.com 
Phone: 04931 270296 , 8547602262 


The Range Forest Officer, Kalikavu Range , Wandoor, Malappuram District, Kerala. 
e-mail : rokalikav @ gmail .com 
Phone: 04931 245720, 8547602285 


Office of the Divisional Forest Officer , 
Nilambur South Division, Nilambur. 


(Sd.) 
Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ). 


നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 


ലേല പരസ്യം 


നമ്പർ എ3- 9292 / 2017 . 


2017 ഡിസംബർ 7. 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ താഴെ പട്ടികയിൽ കാണിച്ച തോട്ടങ്ങളിൽ നിന്നും 2017 - 18 - ൽ ഉണ്ടാകാവുന്ന കശുവണ്ടി 
ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 4 - 1-2018- ൽ വൈകുന്നേരം 3 മണിക്ക് നിലമ്പൂർ നോർത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽവച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ ലേല 
വ്യവസ്ഥയിൽ വിൽക്കുന്നതായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ കശുമാവിൻ ബ്ലോക്കുകൾ 4 - 1- 2018 - ലെ ലേലത്തിൽ 
വിൽക്കാൻ സാധിക്കാതെ വന്നാൽ പ്രസ്തുത ബ്ലോക്കുകളുടെ ലേലം 11- 1-2018 - നും തുടർന്നും നടക്കാതെ വന്നാൽ തൊട്ടടുത്ത ലേലം 
18 - 1- 2018 - നും അതേ സമയത്തും സ്ഥലത്തും നടത്തുന്നതായിരിക്കും. 


വ്യവസ്ഥകൾ 


1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ആയതിന് മുൻപായി ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥൻമുൻപാകെ തിരിച്ചറിയൽ 

രേഖയുടെ പകർപ്പും പാൻ കാർഡിന്റെ പകർപ്പും ഓരോ തോട്ടത്തിനും - 3, 000 വീതവും ക്രമനമ്പർ 2, 9, 10 എന്നിവയ്ക്ക് 
- 1,000 വീതവും നിരതദ്രവ്യം കെട്ടിവെക്കേ ണ്ടതും ലേല നോട്ടീസിന്റെ ഒരു പ്രതിയിൽ ആയതിലെ വ്യവസ്ഥകൾ 
അംഗീകരിച്ചതായി ഒപ്പിട്ട് കൊടുക്കേണ്ടതുമാണ്. 


2. കരാർ കാലാവധി 30 - 6 - 2018 വരെയായിരിക്കും. ലേലം ഓരോ തോട്ടത്തിനും മൊത്തം തുകയ്ക്കായിരിക്കും. ലേലത്തിൽ 
പങ്കെടുക്കുന്നതിന്മുമ്പായി ലേലത്തിൽപങ്കെടുക്കുവാൻഉദ്ദേശിക്കുന്നവർ തോട്ടങ്ങൾ നേരിൽ പോയി കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. 
ലേലത്തിനുശേഷം അളവ്, വിളയുടെ ഗുണം തുടങ്ങിയതിൽ യാതൊരുവിധ പരാതികളും സ്വീകരിക്കുന്നതല്ല . 


3. ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്യാതൊരു കാരണവും കാണിക്കാതെ ആരെയെങ്കിലും ലേലത്തിൽ പങ്കെടുക്കുന്നത് 
തടയാനുള്ള വിവേചനാധികാരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമവും ചോദ്യം 
ചെയ്യപ്പെടാത്തതുമായിരിക്കും. 


335 


2nd JAN , 2018 ] 


FOREST DEPARTMENT 


68 


4. യാതൊരുത്തരും മറ്റൊരാൾക്കുവേണ്ടി അങ്ങനെ ചെയ്യുവാനുള്ള അധികാരപത്രം ഒപ്പിട്ടുവാങ്ങി ലേലം നടത്തുന്ന ആഫീസിൽ 

നിന്നും അംഗീകാരം വാങ്ങിയിട്ടല്ലാതെ ലേലം വിളിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലേലം നടത്തുന്ന 
ആഫീസറുടെ തീരുമാനം അന്തിമമായിരിക്കും. പ്രായപൂർത്തിയാകാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


5. ലേല ദിവസം ലേലം അവസാനിച്ചാലുടൻ തന്നെ വിജയിയാകുന്ന വേലക്കാരൻ ലേലസംഖ്യയുടെ 1/3 ഭാഗം സംഖ്യ 
( നിരതദ്രവ്യം അടക്കം) അടയ്ക്കേണ്ടതാണ്. ലേലത്തിൽ ലേലസംഖ്യ - 20 ,000 - മോ അതിൽ കുറവോആണെങ്കിൽ മുഴുവനും 
ഇരുപതിനായിരത്തിൽ കൂടുതൽആണെങ്കിൽ മൂന്നിലൊന്നോ - 20,000 ഏതാണോ കൂടുതൽ അത് അടയ്ക്കണം. അങ്ങനെ 
അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയാൽ അയാൾ അടക്കുന്ന നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ട് കെട്ടുന്നതും അയാളുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതും ആയിരിക്കും. അങ്ങനെയുള്ള ലേലത്തിൽ വീഴ്ചക്കാരെ പങ്കെടുക്കുവാൻ 
അനുവദിക്കുന്നതല്ല. 


6. ലേലം നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടേയോ അല്ലെങ്കിൽ അതിന് അധികാരമുള്ള മറ്റുദ്യോഗസ്ഥന്റെയോ, 

സ്ഥിരപ്പെടുത്തലിന് വിധേയ മാ യി രിക്കും. അവർക്ക് ആയത് യാതൊരു കാരണവും കൂടാതെ സ്ഥിരപ്പെടുത്താനും 
സ്ഥിരപ്പെടുത്താതിരിക്കുവാനും അധികാരമുണ്ടായിരിക്കും. 


- ലേലം അവസാനിക്കുമ്പോൾ ലേലത്തിൽ വിജയിക്കാത്തവർ അടച്ച നിരതദവ്യം സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന 
രസീതിൻമേൽ മടക്കിക്കൊടുക്കുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തുമ്പോൾ ലേലവിജയികൾ കെട്ടിവച്ച നിരതദ്രവ്യമടക്കമുള്ള 
സംഖ്യ ലേലവിലയിലേക്ക് വരവ് വെയ്ക്കാവുന്നതാണ്. 


8. ലേലം നടത്തുന്നത് സംബന്ധിച്ചോ ഏതെങ്കിലും വ്യവസ്ഥകളുടെ വ്യാഖ്യാനം സംബന്ധിച്ചോ വല്ല പരാതികളും ഉത്ഭവിക്കു 
കയാണെങ്കിൽ അതു സംബന്ധിച്ച് ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ തീരുമാനം അന്തിമമായിരിക്കും. 


9. സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് അയയ്ക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ലേലത്തിൽ വിജയിക്കുന്ന ആൾ താഴെ 
പറയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. 


( 1) ലേലത്തിൽ വിജയിക്കുന്ന ആൾ മുഴുവൻ ലേലത്തുകയുടെ ബാക്കി സംഖ്യ മുഴുവനും ലേല വില യിന്മേൽ 

നിലവിലുള്ള വില്പന നികുതിയും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ടാക്സസും 2. 5 % ഇൻകം ടാക്സസും സർക്കാർ 
നിശ്ചയിക്കുന്ന മറ്റിനം നികുതിയുണ്ടെങ്കിൽ അതും അടച്ചിരിക്കണം. കരാറുകാരൻ അടയ്ക്കുവാനുള്ള സംഖ്യ മുഴുവൻ 
അടവാക്കിയശേഷം മാത്രമെ കരാർ ജോലികൾ തുടങ്ങുവാൻ അനുവദിക്കുകയുള്ളൂ. 


(2) ലേലത്തിൽ വിജയിക്കുന്ന ആൾ മൊത്തം ലേല തുകയുടെ 10 % വരുന്ന സംഖ്യ ( ഏറ്റവും കുറഞ്ഞത് - 100) കേരള 

സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഖജനാവിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
പണയം ചെയ്തുകൊണ്ട് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ടിയാന്റെ പേരിൽ 
നിക്ഷേപിക്കേണ്ടതും അദ്ദേഹവുമായി - 200 മുദ്രപ്പത്രത്തിൽ ഒരു കരാർ ഒപ്പിടേണ്ടതുമാണ്. 


10 . സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് അയയ്ക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയും മറ്റു നികുതികളും 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കുന്നതിനും കരാർ വെയ്ക്കുന്നതിനും സാധിക്കാതെ വന്നാൽ ആയതിന് വർഷത്തിൽ 12 % 
പലിശയും ഓരോ ദിവസത്തേക്ക് - 1 വീതം മറ്റൊരു പിഴയും ഈടാക്കിക്കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
15 ദിവസം കൂടി അനുവദിക്കുന്നതാണ്. 24 % പലിശയും ദിവസത്തിൽ ഒരു രൂപാ വീതം പിഴയും ഈടാക്കിക്കൊണ്ട്മറ്റൊരു 
15 ദിവസം കൂടി അനുവദിച്ചു തരുന്നതിന് ഒല വക്കോട് സർക്കിൾ വനം കൺസർവേറ്റർ അവർകൾക്ക് അധികാ ര 
മുണ്ടായിരിക്കും. അനുവദിച്ച ഗ്രേസ് പീരിയേഡിനുള്ളിലോ നീട്ടിയനുവദിച്ച ദിവസങ്ങൾക്കുള്ളിലോ ബാക്കി തുകയും സെക്യൂ 
രിറ്റിയും അടച്ച് കരാർ വയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ അവകാശം വീഴ്ചക്കാരന്റെ നഷ്ണാത്തരവാദിത്ത്വത്തിൽ പുനർലേലം 
ചെയ്തു വിൽക്കുകയോ മറ്റു വിധത്തിൽ വിൽക്കുകയോ ഡിപ്പാർട്ടുമെന്റലായി ശേഖരിക്കുകയോ ചെയ്യുകയും ടിയാൻ 
അടവാക്കിയ മുഴുവൻ സംഖ്യയും സർക്കാരിലേക്ക്കണ്ടുകെട്ടുകയും ചെയ്യുന്നതുമാണ്. ലേലം കാരണമോ മറ്റൊ സർക്കാരിന് 
വല്ല നഷ്ടവുംഉണ്ടായാൽ ആയതിന് ടിയാൻ ഉത്തരവാദിയായിരിക്കുന്നതും ആകുന്നു . എന്നാൽ സർക്കാരിന് വല്ല ലാഭവും 
ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ഇതു മൂലം സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയത് ടിയാനിൽ നിന്നും നിലവിലുള്ള റവന്യൂ റിക്കവറി നിയമം മൂലം 
ഈടാക്കുന്നതായിരിക്കും. 


ലേലത്തുകയുടെ ബാക്കി സംഖ്യയും നികുതികളും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നിശ്ചിത തീയതിക്കകം അടയ്ക്കുകയും 
എന്നാൽ കരാർ വയ്ക്കാൻ മാത്രം താമസിപ്പിക്കുകയും ചെയ്താൽ താമസം വരുന്ന ഓരോ ദിവസത്തേക്കും - 100 വീതം 
സെക്യൂരിറ്റി അടച്ച തീയതിമുതൽ പിഴ ഈടാക്കി കൊണ്ട് 30 ദിവസം വരെ ആയതിന് സമയം അനുവദിക്കാവുന്നതാണ്. 
എന്നിട്ടും താമസിക്കുകയാണെങ്കിൽ ലേലം റദ്ദാക്കുന്നതാണ്. 


12. യാതൊരു കാരണവശാലും ഉയർന്ന സംഖ്യക്ക് വിളിക്കുന്ന ലേലക്കാരനെ അയാൾ വാഗ്ദാനം ചെയ്യുന്ന സംഖ്യ പിൻവലിക്കാൻ 
- അക്കാര്യത്തിൽ ഡിപ്പാർട്ടുമെന്റിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അനുവദിക്കുന്നതല്ല. 


13. ലേലത്തിൽ വിജയിക്കുന്നവർ 9 - 3 - 1976 - ലെ കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 23 - 2 - 1976 - ലെ ജി . ഒ . ( പി ) 
- 62 / 76 എ . ഡി . നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ അനുസരിക്കേണ്ടതാണ്. 


336 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


69 


( എ ) ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് പാട്ട് സ്ഥലംമുഴുവനായോ ഭാഗികമായോ കാട്ടുതീ തടയുന്നതിന് ആവശ്യമെന്ന് 

തോന്നിയാൽ അടിക്കാടുകൾ വെട്ടി നേരത്തെ ചുടുന്നതിന്ന് അധികാരം ഉണ്ടായിരിക്കും. ആയതിന് കരാറുകാരന് 
യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 


( ബി ) കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും തൈകൾക്ക് ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാർ തന്നെ വെട്ടി 

നീക്കം ചെയ്തിരിക്കണം. 


( സി) കാട്ടുതീ തടയുന്നതിന് വേണ്ടി തോട്ടത്തിലുള്ള ഫയർ സിംഗ് ജോലി ഡിപ്പാർട്ടുമെന്റിൽ നിന്നും നിർദ്ദേശിക്കുന്ന 

പ്രകാരം കരാറുകാരൻ ചെയ്തു തീർക്കണം. ഒരു കാരണവശാലും തോട്ടത്തിൽ തീ പിടിക്കാതെ നോക്കി 
സംരക്ഷിക്കേണ്ടത് കരാറുകാരന്റെ ചുമതലയാണ്. പാട്ട സ്ഥലത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ ഉണ്ടാകുന്ന 
വനം കുറ്റങ്ങൾക്ക് കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 


( ഡി ) കൂടാതെ കരാറുകാരൻ വിളിച്ചെടുത്ത കശുമാവു തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കേണ്ടതും മരങ്ങളിൽ 

കയറിയ വള്ളിപ്പടർപ്പുകൾ, ഇത്തിൾ കണ്ണി എന്നിവ വെട്ടി മാറ്റി കശുമാവു മരങ്ങളെ സംരക്ഷിക്കേണ്ടതുമാണ്. 


14. ശേഖരിക്കുന്ന കശുവണ്ടി 1977 - ലെ കേരള അസംസ്കൃത കശുവണ്ടി( വിതരണവും വിൽപ്പനയും) ഉത്തരവുപ്രകാരം കേരള 

റോ കാഷനട്ട് മാർക്കെറ്റിംഗ് ആന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ 1977 - സർക്കാർ നിജപ്പെടുത്തിയ വിലയ്ക്ക് അംഗീകൃത 
ഏജന്റിന് മാത്രമേ വിൽക്കുവാൻ പാടുള്ളു. 


15. നഴ്സറികൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളപക്ഷം തോട്ടങ്ങളിൽ നിന്ന് നല്ലതരം വിത്ത് തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം 

ഡിപ്പാർട്ടുമെന്റിന് ഉണ്ടായിരിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് അംഗീകൃത വില നൽകുന്നതായിരിക്കും. 


16. ലേലത്തുക ഒരു ലക്ഷം രൂപയോ കൂടുതലോ ആണെങ്കിൽ അസ്സൽ ലേല വിലയേക്കാൾ 10 % വും ഒരു ലക്ഷത്തിൽ 

കുറവാണെങ്കിൽ 20 ശതമാനവും കൂടുതലാണെങ്കിൽ മാത്രമെ പോസ്റ്റ് ഓഫറുകൾ സാധാരണ ഗതിയിൽ സ്വീകരിക്കുകയുള്ളൂ. 
അങ്ങനെയുള്ള പോസ്റ്റ് ഓഫറുകൾ താഴെ പറയുന്ന വ്യവസ്ഥയിൽ മാത്രമെ പരിഗണിക്കുകയുള്ളൂ. 


( 1) ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം ആയത് കിട്ടിയിരിക്കണം. 


(2) പോസ്റ്റ് ഓഫർ നൽകുന്ന ആൾ അസ്സൽ ലേലക്കാരൻ ലേല ദിവസം അടച്ച തുകയുടെ ഇരട്ടി സംഖ്യ അടച്ചിരിക്കണം. 


( 3) മേൽ പ്രകാരം സംഖ്യ അടച്ചതിന്റെ ചെലാൻ രസീത് ബന്ധപ്പെട്ട ഓഫീസർക്ക് അതു സംബന്ധിച്ച രജിസ്റ്റർ ചെയ്ത 
- നോട്ടീസ് കിട്ടിയതിന്റെ 7 ദിവസത്തിനുള്ളിൽ ബോധിപ്പിക്കണം. 


17. ( എ ) പോസ്റ്റ് ഓഫർ നൽകുന്ന ആൾ മേൽ വ്യവസ്ഥകൾ അംഗീകരിച്ച വ്യവസ്ഥകൾ പ്രകാരം പൂർത്തിയാക്കേണ്ട 

സെക്യൂരിറ്റി പണയം ചെയ്തു എന്ന് ബന്ധപ്പെട്ട ഓഫീസർ മുമ്പാകെ കരാർ ഒപ്പിടേണ്ടതാണ്. 


( ബി ) പോസ്റ്റ് ഓഫർ നൽകുന്നയാൾ മേൽ വ്യവസ്ഥകൾ എല്ലാം നിറവേറ്റിയാൽ നിയമാനുസരണമുള്ള പരസ്യങ്ങൾ ചെയ് 

പുനർ ലേലം ചെയ്യുന്നതായിരിക്കും. പുനർ ലേലത്തിൽ പോസ്റ്റ് ഓഫർ തന്നയാൾ ഏറ്റ സംഖ്യയ്ക്ക് ആരുംതന്നെ 
വിളിച്ചില്ലെങ്കിൽ ആയത് പോസ്റ്റ് ഓഫർതന്നയാൾക്ക് അയാൾ തരാമെന്ന്ഏറ്റ നിരക്കിൽ നൽകുന്നതായിരിക്കും. അയാൾ 
അതിൽ നിന്നും പിൻവലിഞ്ഞാൽ അയാൾ നൽകിയ സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതായിരിക്കും. 
എന്നാൽ പുനർ ലേലത്തിൽ പോസ്റ്റ് ഓഫറിനേക്കാൾ കൂടിയ തുകയ്ക്ക്ആരെങ്കിലും വിളിച്ചാൽ ആയത് കൂടുതൽ 
വിളിച്ചയാൾക്ക് നൽകുന്നതും പോസ്റ്റ് ഓഫർ നൽകിയ ആൾക്ക് അടച്ച തുക മടക്കിക്കൊടുക്കുന്നതുമായിരിക്കും. 


18. കരാറുകാരൻ പാട്ട സ്ഥലത്ത് ജോലി ചെയ്യുന്നതിന് ഏജന്റിനെ നിയമിക്കുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 

അംഗീകാരം വാങ്ങിയതിനുശേഷം മാത്രമേ പാടുള്ളു. ഓരോ ഏജന്റിന്റെയും രണ്ടു മാതൃകാ ഒപ്പുകൾ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് നൽകിയിരിക്കണം. അവ അംഗീകരിക്കുന്നതിനും കാരണം കൂടാതെതള്ളുന്നതിനുമുള്ള അധികാരം അദ്ദേഹത്തിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതുമായിരിക്കും. അങ്ങനെയുള്ള തീരുമാനം അവസാനത്തേതുമായിരിക്കും. ഏജന്റിനെ നിയമിക്കുന്നത് 
നിയമാനുസരണം ഉള്ള അംഗീകാരപ്രതം നിശ്ചിത ഫോറത്തിൽ ഒപ്പിട്ട് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ നിന്നും അംഗീകാരം 
വാങ്ങിയിട്ടായിരിക്കണം. അങ്ങനെ അംഗീകാരം നൽകിയ ഏജന്റിനെ " അക്രഡിറ്റഡ് ഏജന്റായി കണക്കാക്കാവുന്നതാണ്. 


19 . ലേലക്കാരനിൽ നിന്നോ കരാറുകാരനിൽ നിന്നോ ഈടാക്കാനുള്ള എല്ലാ തുകയും അങ്ങനെയുള്ള കേസുകളിൽ ലേല 

നോട്ടീസിലേയോ ഒപ്പിട്ടിട്ടുള്ള കരാറിലേയോ വ്യവസ്ഥകൾക്ക് വിധേയമായി അവർ അടവാക്കിയിട്ടില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ 
റിക്കവറി നിയമപ്രകാരം ഭൂനികുതി കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കുന്നതായിരിക്കും. 


20. കാട്ടുതീമൂലമോ ഉണക്കുമൂലമോ മറ്റ് വിധത്തിലോ വല്ല നഷ്ടവും നേരിട്ടാൽ ആയതിന് യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും 

കരാറുകാരന് അവകാശമുണ്ടായിരിക്കുന്നതല്ല . 


21. ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ രേഖാമൂലമുള്ള അനുവാദം കൂടാതെ പാട്ടത്തിന് എടുത്ത സ്ഥലംമറ്റൊരാൾക്ക് കൈമാറ്റം 

ചെയ്യാനോ സ്ഥലം മുഴുവനുമായോ ഭാഗികമായോ ഏൽപ്പിച്ചുകൊടുക്കുവാനോ പാടില്ല . അങ്ങനെ നൽകുന്നതിനുള്ള അനുവാദം 
യാതൊരു കാരണവും കാണിക്കാതെ തള്ളിക്കളയാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് ഉണ്ടായിരിക്കും. 


Gaz . No . 1 / 2018 /DTP (Forest). 


337 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


70 


22. മുകളിൽ 9 -ാം നമ്പർ വ്യവസ്ഥകളിലെ നിബന്ധനകൾ പൂർത്തീകരിച്ചതിനുശേഷം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ നിന്നും 

രേഖാമൂലമുള്ള അനുവാദം വാങ്ങിയതിനുശേഷമേ കരാറുകാരന് പാട്ട് സ്ഥലത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള 
അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് പാട്ട സ്ഥലത്ത് പ്രവേശിക്കുന്നത് കൈയേറ്റമായി കണക്കാക്കുന്നതും അതിന് വേലക്കാരനെതിരെ 
കേരള വനനിയമപ്രകാരം പ്രോസിക്യൂഷൻ നടപടികൾ കൈകൊള്ളുന്നതുമായിരിക്കും. 


23 . ലേലത്തിൽ വെയ്ക്കുന്നയൂണിറ്റിന്റെ ചാർജ്ജ് വഹിക്കുന്നതോ അവ നിയന്ത്രിക്കുന്നതോ ആയ യാതൊരു സർക്കാർ 

സേവകന്റെയും ബന്ധുക്കൾക്ക് ലേലത്തിൽ പങ്കെടുക്കുവാനോ കരാർ എടുക്കുവാനോ പാടില്ല . 


കുറിപ്പ്: - ഇതു പ്രകാരം ബന്ധുക്കൾ എന്നതിന് വിവക്ഷ അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി, സഹോദരൻ, സഹോദരി, നേരമ്മാവൻ, 

അനന്തിരവൻ, ഭാര്യയുടേയോ ഭർത്താവിന്റേയോ അച്ഛൻ, മരുമകൻ തുടങ്ങിയ 3 -1- 1967 - ലെ ജി. ഒ. എം .എസ്.3/ പി .എൻ. 
നമ്പർ സർക്കാർ ഉത്തരവിൽ വിവരിക്കുന്നവരാണ്. 


24 . ലേല വില - 3, 000- ന് മുകളിലും - 5,000 - ന് താഴെയുമാണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മടക്കി കിട്ടുന്നതിന് വിൽപന 

നികുതിയുടേയും കാർഷികാദായ നികുതിയുടേയും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ലേല വില 
- 5, 000 - നും അതിന് മുകളിലും ആണെങ്കിൽ ആദായ നികുതിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്കൂടി ഹാജരാക്കണം, 
അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല കുടിശ്ശികകളും ഉണ്ടെങ്കിൽ ആയത് സെക്യൂരിറ്റിയിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
കരാറുകാരൻ കേരള സംസ്ഥാനത്തിന് പുറത്ത് ബിസ്സിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആദായ നികുതി ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതി. 


25 . 


- വല്ല കാരണവശാലും കരാർ റദ്ദാക്കേണ്ടി വരുമ്പോൾ മുകളിൽ വിവരിച്ച പ്രകാരമുള്ള പിഴകൾക്ക് പുറമേ കരാറുകാരനോ 
അദ്ദേഹം അധികാരപ്പെടുത്തിയ ഏജന്റാ കരാർ റദ്ദ് ചെയ്ത തീയതിക്കോ അതിനു മുമ്പോ ശേഖരിച്ചിട്ടുള്ളതും നീക്കം 
ചെയ്യാതെ സ്ഥലത്ത് കിടക്കുന്നതുമായ എല്ലാ ഉൽപ്പന്നങ്ങളും കസ്റ്റഡിയിലെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
അങ്ങനെയുള്ള കാര്യങ്ങളിൽ കരാറുകാരന് യാതൊരു വിധ നഷ്ട പരിഹാരത്തിനും കണ്ടു കെട്ടിയ ഉൽപ്പന്നങ്ങൾ വിറ്റു 
കിട്ടുന്ന തുകയ്ക്കോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല . 


26. കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും പണിക്കാരും കേരള ഫോറസ്റ്റ് നിയമത്തിലെ എല്ലാ നിയമങ്ങളും 

നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതും വനം വകുപ്പ്ഉദ്യോഗസ്ഥൻമാർക്കുവേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ 
കാട്ടുതീയിൽ നിന്നും മറ്റും വനം സംരക്ഷിക്കുന്നതിന് പാട്ട സ്ഥലത്തോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കുറ്റങ്ങൾ 
കണ്ടുപിടിക്കുന്നതിനും വേണ്ട എല്ലാ സഹായസഹകരണങ്ങളും നൽകേണ്ടതാണ്. 


27 . ഉൽപ്പന്നങ്ങൾ പാട്ട സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ പാസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നൽകുന്നതായിരിക്കും. 

ശേഖരിക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കരാറുകാരൻ നൽകുന്ന മാസാന്ത്യ കണക്കുകൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നൽകുന്ന 
പാസു ക ളു മായി ബന്ധ പ്പെട്ടതായിരിക്ക ണം . പാട്ട സ്ഥല ത്തി നു പു റമെയുള്ള വന ങ്ങ ളിൽ നിന്നും ഉൽപ്പന്ന ങ്ങൾ 
ശേഖരിക്കുവാൻ കരാറുകാരനെ അനുവദിക്കുന്നതല്ല. കരാർ സ്ഥലത്തു നിന്നും സാധനങ്ങൾ രാവിലെ 6 മണി മുതൽ 
വൈകു ന്നേരം 6 മണി വരെയുള്ള സമയത്ത് മാത്രമേ നീക്കം ചെയ്യാൻ പാടുള്ളു. കരാറുകാരൻ ഡിവി ഷ ണൽ 
ഫോറസ്റ്റാഫീസർക്കും റെയിഞ്ചാഫീസർക്കും സ്ഥലത്തു നിന്നും ഓരോ മാസവും നീക്കം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്ക് 
അടുത്ത മാസം 5 -ാം തീയതിക്കു മുമ്പായി സമർപ്പിക്കണം. അല്ലാത്തപക്ഷം ഓരോ വീഴ്ചക്കും - 5 വീതം പിഴ 
ഈടാക്കുന്നതായിരിക്കും. 


28. ലേലം തുടങ്ങുന്നതിന് അര മണിക്കൂർ മുമ്പ്തന്നെ ലേലത്തിൽ പങ്കെടുക്കുന്നവർ സ്ഥലത്ത് ഹാജരായി നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അതാത് വില്ലേജാഫീസർമാരിൽ നിന്നും ടിയാന്റെ 
മേൽവിലാസവും ഒപ്പും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കേണ്ടതുമാണ്. സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്ക് 
മാത്രമേ ലേലത്തിൽ നിരതദ്രവ്യം കെട്ടിവെയ്ക്കാൻ അർഹതയുള്ളു. 


29 . നിബന്ധനകളിൽ ഭേദഗതികൾ വല്ലതുംഉണ്ടെങ്കിൽ അവ ലേലം തുടങ്ങുന്നതിനുമുമ്പായി അറിയിക്കുന്നതായിരിക്കും. 


30. ലേലത്തിൽ വിജയിക്കുന്ന ആൾ ലേല ദിവസം തന്നെ ലേല വ്യവസ്ഥകൾ കണ്ട് ബോദ്ധ്യപ്പെട്ട് അവയ്ക്ക് അനുസൃതമായി 
- കരാർ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന് - 200 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ കരാർ ഒപ്പ് വെയ്ക്കേണ്ടതാണ്. 


31. കാലാവധിക്കുശേഷമോ കരാർ റദ്ദ് ചെയ്തശേഷമോ കരാർ സ്ഥലത്തുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് കരാറുകാരന് 

അവകാശമുണ്ടായിരിക്കുന്നതല്ല. 
32. പാട്ട സ്ഥലത്ത് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ജോലികൾ തടയുന്നതിനോ തടസ്സപ്പെടുത്തുന്നതിനോ കരാറുകാരന് അവകാശമുണ്ടാ 

യിരിക്കുന്നതല്ല . 


338 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


71 


33. കരാറുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം ടിയാന്റെ കൂലിക്കാരെ താമസിപ്പിക്കുന്നതിനും കശുവണ്ടി സൂക്ഷിക്കുന്നതിനും 45 സ്ക്വയർ 

മീറ്ററിന് - 5 പ്രകാരം ഒരു ഷെഡ് കൂപ്പിനുള്ളിൽ പണിയുന്നതിന് സ്ഥലം അനുവദിക്കുന്നതാണ്. ഷെഡ് അനുവദിക്കുന്ന 
തിനുള്ള അവകാശം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്കുമുമ്പായി കരാറുകാരൻ ഷെഡ് 
പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ആയത് പൊളിച്ച് നീക്കം ചെയ്യുന്നതും 
അതിന് വരുന്ന ചെലവ് കരാറുകാരിൽ നിന്നും പിടിച്ചെടുക്കുന്നതായിരിക്കും. ഷെഡ് പണിയുന്നതിനുള്ള സാധനങ്ങൾ 
സീനിയറേജ് റേറ്റ് പ്രകാരം കാട്ടിൽ നിന്നും സൗകര്യമുള്ളപക്ഷം ശേഖരിക്കുവാൻ അനുവദിക്കുന്നതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


- തോട്ടത്തിന്റെ പേര് 


ഉദ്ദേശ 
വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


എടവണ്ണ റെയ്ഞ്ച് 


ണ 


153. 00 


0 .809 


23 .000 


1 1977 മുൻ മഞ്ചേരി കോവിലകം കശുമാവ് തോട്ടം 

ബ്ലോക്ക് എ , ബി , സി , ഡി , ഇ , എഫ് 
കളപ്പാറ കശുമാവിൻ തോട്ടം, ഊർങ്ങാട്ടിരി 
അരിമ്പക്കുത്ത് 1976 കശുമാവിൻ തോട്ടം ബ്ലോക്ക് എ 

ബ്ലോക്ക് ബി 
ബ്ലോക്ക് സി 
ബ്ലോക്ക് ഡി 
ബ്ലോക്ക് ഇ 
ബ്ലോക്ക് എഫ് 


20. 400 


20 . 290 


19 .490 


29, 130 


17 . 890 


- നിലമ്പൂർ റെയ്ഞ്ച് 


കൊടീരി തേക്ക് തോട്ടത്തിൽ അങ്ങിങ്ങായി നിൽക്കുന്ന കശുമാവുകൾ 


5 . 600 


പനയങ്കോട് കശുമാവിൻ തോട്ടം 


5 . 000 


No. A3 - 9292/ 2017. 


7th December 2017. 


The auction sale of right of collection and removal of cashew usufructs from the cashew plantations in the Edavanna 
and Nilambur Ranges of this Division will be conducted on 4 - 1- 2018 at 3 p.m . at Divisional Forest Office, Nilambur North 
by the Divisional Forest Officer, Nilambur North or any person authorised by Divisional Forest Officer. In case if the date 
of auction happens to be a public holiday, due to some other reasons, the proposed auction sale of the cashew plantation , 
entire or a part, do not materialise on the scheduled date 4 - 1 - 2018 or next working day as the case may be, the auction 
sale of blocks, no bid areas, if any, will be conducted on 11 - 1- 2018 and if the auction could not be conducted on 
11 - 1- 2018 for valid reasons, the same shall be conducted on 18 - 1- 2018 at same place and time. 


1. 


A certificate regarding the address and signature of the bidder duly attested by the Village Officer concerned 
shall be produced at the time of auction . 


2. 


EMD for each unit will be - 3 ,000 and for 2 , 9 and 10 are < 1, 000 . 


The contractor shall abide by the rules envisaged by the Cashew Procurement and Marketing Act , 1977 . 


Period of contract shall be upto 30 -6 - 2018 from the date of execution of agreement after confirming the sale . 


Further information can be had from this office or from Edavanna/ Nilambur Range. 


Those who intended to participate in the auction will have to adhere to the sale conditions , a copy of which 
will be supplied to the participants at the time of remittance of EMD . 


339 


2nd JAN, 2018 ] 


FOREST DEPARTMENT 


SCHEDULE 


- SI. 


Name of Plantation 


Approximate 
Extent ( in Hectare ) 


No . 


153 .00 
| 0.809 
23 . 000 
20 .400 
20 .290 


Edavanna Range 
1977 Ex-Manjeri Kovilakam Cashew Plantation Block A to F 
Kalappara Cashew Plantation , Urngattiri 
1976 Arimbrakuth Cashew Plantation Block A 
1976 Arimbrakuth Cashew Plantation Block B 
1976 Arimbrakuth Cashew Plantation Block C 
1976 Arimbrakuth Cashew Plantation Block D 
1976 Arimbrakuth Cashew Plantation Block E 
1976 Arimbrakuth Cashew Plantation Block F 

Nilambur Range 
Cashew trees in Kodeeri Teak Plantation 
Panayangode Cashew Plantation 


19490 


29.130 
17. 890 


5 . 600 


5 .000 


( Sd.) 


Office of the Divisional Forest Officer, 
Nilambur North Division , Nilambur. 


Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ). 


പട്ടിക 


കോഴിക്കോട് ഡിവിഷൻ 
- ദർഘാസ്/ ലേല പരസ്യം 


കമ 
നമ്പർ 


റെയിഞ്ച്/ 
സെക്ഷൻ 


ഇനം 


നമ്പർ ആർ- 7281/ 2017. 


2017 നവംബർ 29. 


( 2) 


താമരശ്ശേരി/ കനലാട് 


മുരിക്ക് 
കുന്നി 
കാട്ടുമഞ്ചാടി 
പൊട്ടാമ 
വലിയ മുരിക്ക് 


എടല 


എടല് 


കോഴി ക്കോട് ഡിവി ഷ ന്റെ അ ധീ ന ത യിലുള്ള 
താമരശ്ശേരി റെയിഞ്ചിലെ കനലാട് സെക്ഷനിൽ ചുരം ഭാഗത്ത് 
അപകടാവസ്ഥയിൽ നിൽക്കുന്നതാഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
മര ങ്ങൾ ( സോഫ്റ്റ് വുഡ് ഇനത്തിൽപെട്ടത്) നിൽക്കുന്ന 
അവസ്ഥയിൽ ലേലം ചെയ്ത് മുറിച്ച് മാറ്റുന്നതിന് കോഴിക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 10 - 1-2018 -ാം തീയതിയിൽ 
താമരശ്ശേരി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് 
ശേഷം3 മണിക്ക് പരസ്യമായി ദർഘാസ്/ ലേലംമുഖേന വിൽക്കുന്ന 
തായിരിക്കും. അന്നേ ദിവസം ദർഘാസ്/ ലേലം നടക്കാതെ 
വരികയാണെങ്കിൽ പുനർലേലം 17 - 1 - 2018 - ന് നടത്തുന്നതാണ്. 
അന്നേ ദിവസവും ലേലം നടക്കാതെ വരിക യാ ണെ ങ്കിൽ 
24 -1-2018 -ാം തീയതിയിൽ അതേ സമയത്തും സ്ഥലത്തും വെച്ച് 
നടത്തുന്നതായിരിക്കും. ടി ദിവസങ്ങളിൽ വല്ല കാരണവശാലും 
പൊതു അവധി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസങ്ങളിൽ ലേലം നടത്തുന്നതായിരിക്കും 


ചടച്ചി 
മുരിക്ക് 
ചടച്ചി 
പാറകം ( പൊത്ത്ഉണ്ട്) 
പൊട്ടാമ 


മലഅമ്പഴം 


പൊട്ടാമ 
വട്ട 
വെള്ളപ്പെൻ 


340 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


73 


- (1) 


(2) 
താമരശ്ശേരി/ കനലാട് 


- ദർഘാസ് ഫോറം ലേലദിവസം രാവിലെ 10 മണിവരെ 
താമരശ്ശേരി റെയിഞ്ച് ഓഫീസിൽ നിന്നും - 700 + ജി. എസ്. റ്റി. 
( 12 % ) അടച്ച് വാങ്ങാവുന്നതും ലേലദിവസം പകൽ ഒരു മണി 
വരെ ദർഘാസു കൾ താമ ര ശ്ശേരി റെയിഞ്ച് ഓഫീസിൽ 
സ്വീകരിക്കുന്നതുമാണ്. 


20 


21 


ദർഘാസ്/ ലേല നിബന്ധനകൾ 


22 


കരിമരം 
തോൽ എരഞ്ഞി 
തോൽ എരഞ്ഞി 

പൈൻ ( പൊത്ത് ഉണ്ട്) 
ഇലവ് 
കരിമരം 
ശീമനെല്ലി 
മലഅമ്പഴം 
വെള്ള പെൻ 
വാള്ള പൊടിപാറി 
കുന്നി 


23 


24 


25 


26 


27 


28 


29 


30 


31 


34 


1. ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി - 8,600 
(എണ്ണായിരത്തി അറുന്നൂറ് രൂപ) ലേലത്തിനു മുമ്പായി 

കെട്ടിവയ്ക്കേണ്ടതാണ്. 
2. ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന ആളുടെ പേരിൽ 

ലേലം/ ദർഘാസ് ഉറ പ്പി ക്കു ന്ന താ ണ് . യാതൊരു 
കാരണവും ബോധിപ്പിക്കാതെ ലേലം/ ദർഘാസ് റദ്ദ് 
ചെയ്യുവാൻ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 
- പോസ്റ്റ് ഓഫറുകൾ: ദർഘാസ്/ ലേലത്തിന് ശേഷം മൂന്ന് 
ദിവ സ ത്തി നകം അതാത് ഓഫീസിൽ ലഭിക്കുന്ന 
രേഖാമൂലമായ ദർഘാസ്/ ലേലാനന്തര വാഗ്ദാനങ്ങൾ 
( പോസ്റ്റ് ഓഫറുകൾ) താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള 

തുക ഒരു ലക്ഷത്തിൽ അധികമാണെങ്കിൽ 10 
ശതമാനത്തിലും ഒരു ലക്ഷമോഅതിൽ താഴെയോ 
ആണെങ്കിൽ 20 ശതമാനത്തിലും കൂടുതലായിട്ടുള്ള 

വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളു. 
( ബി ) ദർഘാസ്/ ലേല ദിവസം പ്രസ്തുത ബ്ലോക്കിനു 

വേണ്ടി അടച്ചിട്ടുള്ള തുകയും തുകയുടെ 20 % 
മെങ്കിലും കൂടു തലും ഡിമാന്റ് ഡാഫ്റ്റായി 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ കോഴി ക്കോട് മാറാത്ത ക്ക വിധം 
അടയ്ക്കേണ്ടതാണ്. 


35 


36 


മയിലെള്ള് 
കുന്നി 
മലഅമ്പഴം 
ഉരുപ്പ് 
കണിക്കൊന്ന 
ശീമനെല്ലി 
പൂവ്വം 
മല അമ്പഴം 
ശീമനെല്ലി 
പാറകം 
മല ഇലഞ്ഞി 
പുന്നച്ചേര് 
അത്തി 
ആൽ 
ആഞ്ഞയുടെ കമ്പ് 
ഐനി മാവ് 
കരിമരുത് 
വാക 
ആനിപ്ലാവ് 
മാവ് 


37 


3g 


41 


44 


45 


46 


47 


നിരതദ്രവ്യം - 


8, 600. 


ദർഘാസ്/ ലേലം കൊണ്ടയാൾ ഓരോ മരത്തിന്റെയും 
മൊത്തം തുകയുടെമൂന്നിൽ ഒന്ന് തുകയോ ( 1/ 3) ഒരു ലക്ഷം 
രൂപയോ ഏതാണോ കുറവ് ആയത് ലേല ദിവസം തന്നെ 

കെട്ടി വയ്ക്കേ ണ്ട താ ണ് . ലേല നിബ ന്ധ ന കൾ അന്യത 
ചേർത്തിട്ടുണ്ട്. 

ദർഘാസ്/ ലേലം സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
താമ ര ശ്ശേരി റെയിഞ്ച് ഓഫീസിൽ നിന്നോ കോഴിക്കോട് 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സ് , സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട് നിന്നോ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് 
അറിയാവുന്നതാണ്. 

ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരുടെ പേരും 
പൂർണ്ണമായ മേൽവിലാസവും ഒപ്പും സാക്ഷ്യപ്പെടുത്തിയ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സറിൽ നിന്നു ള്ള സർട്ടിഫിക്കറ്റ്, 
ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഐഡന്റിറ്റി കാർഡ്, മറ്റ് 
അംഗീകൃത തിരിച്ചറിയൽ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും 
ഒന്ന് ദർ ഘാസ്/ ലേല ദിവസം ഹാജ രാ ക്കേണ്ടതാ ണ് . 
അ ല്ലാ ത്ത വരെ യാതൊരു കാര ണ വ ശാലും ദർഘാസ് 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 
Gaz. No. 1/2018 /DTP (Forest). 

341 


( സി) ഇതിലേക്കായി പ്രത്യേകംഉടമ്പടിവെക്കേണ്ടതാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി 

പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അടച്ച 
തുക മുഴു വൻ സെക്യൂരിറ്റി ഡിപ്പോ സിറ്റായി 
സൂക്ഷിച്ചുകൊണ്ട് പൊതുദർഘാസ്/ ലേലം വീണ്ടും 
നടത്തുന്നതാണ്. പ്രസ്തുത ദർഘാസ്/ ലേലത്തിൽ 
ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ് ഓഫർ 
തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫറിൽ 
വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് ദർഘാസ്/ 
ലേലം ഉറ പ്പി ക്കു ന്ന താ ണ് . പോസ്റ്റ് ഓഫർ 
സമർപ്പിച്ചിട്ടുള്ള ആൾ അ ട ച്ചിട്ടുള്ള മുഴു വൻ 
തുകയും ഡിവിഷനിലേക്ക് വസൂൽ ചെയ്യുന്നതാണ്. 
എന്നാൽ ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന തുകയാണ് 
കൂടുതലെങ്കിൽ അപ്രകാരം ഓഫർ ചെയ്തിട്ടുള്ള 

ലൈസൻസിക്ക് ദർഘാസ്/ ലേലം സ്ഥിരപ്പെടു 
ത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പിച്ചിട്ടുള്ള ആൾ 
അടച്ചിട്ടുള്ള മൊത്തം തുക യും മടക്കി 
കൊടുക്കുന്നതുമാണ്. 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


74 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


4. ലേലം സ്ഥിര പ്പെ ടു ത്തിയ വിവരം ലേല ക്കാരെ 
അറിയിക്കുന്ന ദിവസം മുതൽ 15 ദിവസത്തിനകം 
ബാക്കി ലേലത്തുകയും നിലവിലുള്ള നികുതികളും 
( ലേലത്തുകയും ആയതിന്റെ 18 % ജി. എസ്. റ്റി. യും ) 
വിറകിന്റെ ലേല ത്തു കയും ആകെ തുകയുടെ 5 % 
വികസന നികുതിയായി ഈടാക്കുന്നതാണ്. ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ഉടമ്പടി വെക്കേണ്ടതാണ്. 


- ദർഘാസ്/ ലേല സ്ഥിരീകരണ തീയതി മുതൽ പതിനഞ്ച് 
ദിവസത്തിനുള്ളിൽ മുഴുവൻപണവും അടയ്ക്കുവാനുള്ള 
സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. ഈ തീയതിക്കുശേഷം 
പലിശയോടുകൂടിയോ, പിഴപലിശയോടുകൂടിയോ പണം 
ഒടുക്കുവാനുള്ള അവസരം കൊടുക്കുന്നതല്ല . 


നമ്പർ ഡബ്ല . 3 -11577 / 2017 . 

2017 ഡിസംബർ 12. 
- വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ സുൽത്താൻ 
ബത്തേരി, കുറിച്ച്യാട്, മുത്തങ്ങ , തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് 
റെയിഞ്ചുകളിൽ 2017 - 18 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന 
താഴെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന പ്രവർത്തികൾ ഏറ്റെടുത്ത് 
നട ത്തു ന്ന തിന് മത്സരാടിസ്ഥാ ന ത്തിലുള്ള ദർഘാസുകൾ 
താഴെ കാണിച്ചിരിക്കും വിധ ത്തിലുള്ള സമ യ പ രി ധി 
ക്കുള്ളിൽ വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള [ സർക്കാർ 
ഉത്തരവ് ( എം . എസ്.) 26/2017 / F & WLD തീയതി 20- 5- 2017 
പ്രകാരം) C and above വിഭാഗത്തിൽപ്പെടുന്ന സാധുതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച കവറിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


പട്ടിക 


6. ദർഘാസ്/ ലേലക്കാരൻ ബാക്കി സം ഖ്യ യെല്ലാം 
യഥാസമയം അടയ്ക്കുകയും ഉടമ്പടി വയ്ക്കാൻ മാത്രം 
താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പണം അടച്ച് 
തീയതി മുതൽ 30 ദിവസത്തേക്ക് ദിവസത്തിൽ - 2 
വസൂലാക്കി കൊണ്ട് ഉടമ്പടി വെയ്ക്കാൻ അനുവാദം 
നൽകാവുന്നതാണ്. 


- ക്രമ 
നമ്പർ 


ഏരിയ നിരത 
( കി . മീ .) ദ്രവ്യം 


റെയിഞ്ചും പ്രവർത്തിയുടെ 
പേരും ഏകദേശ അടങ്കൽ 

തുകയും 
( 2 ) 


( 1) 


( 3 ) 


( 4 ) 


7 . ദർഘാസ്/ ലേലത്തിനു മുമ്പായി ലേല പരസ്യം വായിച്ച് 
മനസ്സിലാക്കി ഒപ്പിട്ട് തരുന്നവർക്ക് 9-3-1976- ലെ സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച 23 -2- 1976 - ലെ ജി. ഒ. ( പി ) 64 /76 / 
എം . ഡി. യിൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമാണ്. 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾ ലേലത്തിനു 
മുമ്പ്മരങ്ങൾ നേരിട്ട് പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ലേലത്തിന് ശേഷം ഇതു സംബന്ധിച്ചുള്ള യാതൊരു 
പരാതിയും സ്വീകരിക്കുന്നതല്ല. 


- 1 സുൽത്താൻ ബത്തേരി - പൊൻകുഴി 

സെക്ഷൻ പരിധിയിൽ എടത്തറ- കല്ലൂർ- 67 
( ഇരുവശവും) എന്ന സ്ഥലത്ത് ഫയർ 
ലൈൻ നിർമ്മാണ ജോലി - 37,800 - 


2 


1,000 


2 സുൽത്താൻ ബത്തേരി - ഒട്ടി പാറ 

സെക്ഷൻ പരിധി യിൽ കല്ലു മുക്ക്- 
അരകുഞ്ചി ജംഗ്ഷൻ ( ഇരുവശവും) 
എ ന്ന സ്ഥല ത്ത് ഫ യ ര ല ൻ 
നിർമ്മാണ ജോലി " 94,300 


- 5 


2,400 


8. ദർഘാസ്/ ലേലത്തിനു നിശ്ചയിച്ച ദിവസം പൊതു 
അവധിയായി വരികയാണെങ്കിൽ അടുത്ത പ്രവൃത്തി 
ദിവസം അതേ സ്ഥലത്തും സമ യത്തും വെച്ച് 
ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 


3 സുൽത്താൻ ബത്തേരി - നായക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ എല്ലക്കൽ 
ചിറനട -ചേട്ടൻദാരി (വലതുവശം) എന്ന 
സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 
ജോലി - 95, 300 


9. കരാർ കാലാവധി ഉടമ്പടി വെയ്ക്കുന്നദിവസം മുതൽ 

30 ദിവസം വരെയായിരിക്കും പ്രവർത്തി സമയം. 


- 5.05 


2 , 400 


10 . ലേല ദർഘാസ് വ്യവസ്ഥകളിൽ എന്തെങ്കിലും വീഴ്ച 

വരുത്തിയാൽ കരാർ ഉടൻ തന്നെ റദുചെയ്യൽ ഉൾപ്പെടെ 
ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


4 സുൽത്താൻബത്തേരി - പൊൻകുഴി 

സെക്ഷൻപരിധിയിൽ പൊൻകുഴി 
സ്റ്റേറ്റ് ബോർഡർ ( ഇടതുവശം) എ ന്ന 
സ്ഥ ല ത്ത് ഫ യ ര ല ൻ 
നിർമ്മാണ ജോലി - 37,800 - 


2 


1,000 


5 സുൽത്താൻ ബത്തേരി- നായക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ പുതുവീട് 
വള്ളുവാടി-തമ്പുരാട്ടികാവ്( വലതുവശം) 
എ ന്ന സ്ഥ ല ത്ത് ഫ യ ര ല ൻ 
നിർമ്മാണ ജോലി - 70, 000 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസ് ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, 
കോഴിക്കോട്. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


3.7 


1,800 


342 


2nd JAN , 2018 ) 


FOREST DEPARTMENT 


(4) 


- (1) (2) 

(3) 
6 സുൽത്താൻബത്തേരി -നാക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ പുത്തൂർ 
വള്ളു വാ ടി ( വ ല ത വ ശം ) എന്ന 
സ്ഥ ല ത്ത് ഫയർ ല ൻ നിർമ്മാണ 
ജോലി - 15, 100 

- 0. 80 


(1) 
15 സുൽത്താൻ ബത്തേരി - നായക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ബൽവാടി 
എ ല്ല ക്ക ൽ ( ഇ ആ വ ശ വും ) എന്ന 
സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 
ജോലി - 67,900 


400 


3 . 6 


- 1,700 


7 സുൽത്താൻ ബത്തരി - ഒട്ടി പാറ 

സെക്ഷൻപരിധിയിൽ ചെകുത്താൻപാറ 
മൂലഹള്ള( ഇടതുവശം) എന്ന സ്ഥലത്ത് 
ഫ യ ര റ ല ല ന ന ി ര മ ാ ണ 
ജോലി- - - 75,500 


16 ( ൽ ത്താ ൻ ബത്ത രി - ഒട്ടി പാറ 

സെക്ഷൻ പരിധിയിൽ രാംപൂർ- ചിറനട 
( ഇടതുവശം) എന്ന സ്ഥലത്ത് ഫയർ 
ലൈൻ നിർമ്മാണ ജോലി - 98,100 


5.2 


2,500 


- 


4 


1, 900 


8 സുൽത്താൻബത്തേരി - പൊൻകുഴി 

സക്ഷൻ പരിധിയിൽ ചിണ്ടൻദാരി 
പൊൻ കു ഴി ( ഇരു വ ശ വും ) എന്ന 
സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 
ജോലി " 1,50,900 


17 തോൽപ്പെട്ടി - തോൽപ്പെട്ടി ഫോറസ്റ്റ് 

സ്റ്റേഷൻ പരിധിയിൽ കുതിരക്കോട്-എമ്മടി 
എന്ന സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 
ജോലി - 21,000 


600 


- 


8 


3 , 800 


18 തോൽ പ്പെട്ടി - ബാവലി സെക്ഷൻ 

പരിധിയിൽ ബാവലി റോഡ്-ചെമ്പകപ്പാറ 
( ഇരുവശവും) എന്ന സ്ഥലത്ത്ഫയർ 
ലൈൻ നിർമ്മാണ ജോലി " 21,000 - 


1 


600 


9 സുൽത്താൻ ബത്തേരി - നായക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽവള്ളുവാടി 
മണിമുണ്ട-പുത്തൂർ ( ഇരുവശവും)എന്ന 
സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 
ജോലി- - - 1,15,100 


19 തോൽ പ്പെട്ടി - തോൽപ്പെട്ടി ഫോറസ്റ്റ് 

സ്റ്റേഷൻ പരിധിയിൽ ചെറിയ നായ്ക്കെട്ടി 
സ്റ്റേറ്റ് ബോർഡർ എന്ന സ്ഥലത്ത്ഫയർ 
ലൈൻ നിർമ്മാണ ജോലി - 1, 15,000 - 


- 6. 1 


2 , 900 


5 . 5 


2 ,900 


10 സുൽത്താൻബത്തേരി - നായക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാപ്പി 
സ്റ്റോർ - നായക്കെട്ടി, തമ്പുരാട്ടികാവ്, 
ബ ങ്കു വ ാ ടി ( ഒ രു വ ശ ം ) എ ന്ന 
സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 
ജോലി - 75,500 


20 തോൽ പ്പെട്ടി - ബാവലി സക്ഷ ൻ 

പരിധിയിൽരണ്ടാം ഗെയ്റ്റ്- ബാവലി 
( ഇരുവശവും) എന്ന സ്ഥലത്ത്ഫയർ 
ലൈൻ നിർമ്മാണ ജോലി - 1,56,500 - 


7 . 5 


4,000 


- 


4 


1, 900 


11 സുൽത്താൻ ബത്തേരി - നാഷ്ണക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷ ൻ പ രി ധി യിൽ 
ജാൽമാളം- മാച്ചികുടിവയൽ ( ഇരുവശവും) 
എ ന്ന സ്ഥ ല ത്ത് ഫ യ ര ല ൻ 
നിർമ്മാണ ജോലി- " 7 ,000 


21 തോൽ പ്പെട്ടി - ദാസൻഘട്ട സെക്ഷൻ 

wolwlo108 14th Stone to 22nd Stone 
എന്ന സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 
ജോലി 71,000 


3 . 4 


1,800 


0 . 35 


200 


22 തോൽപ്പെട്ടി - ദാസൻഘട്ട് സെക്ഷൻ 

പരിധിയിൽ ബേഗൂർ- ക്യാമ്പ് റോഡ് 
( വലതുവശം) എന്ന സ്ഥലത്ത്ഫയർ 
ലൈൻ നിർമ്മാണ ജോലി- - - 1,04 ,500 


2,700 


12 സുൽത്താൻബത്തേരി - നായക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വള്ളുവാടി 
കൂട്ടു റോഡ് ( ഇരു വ ശ വും ) എന്ന 
സ്ഥലത്ത് ഫയർ ല ൻ നിർമ്മാണ 
ജോലി - 98,100 


23 തോൽ പ്പെട്ടി - ബാ വലി സെക്ഷൻ 

പരിധിയിൽ ഇരുമ്പു പാലം - ബേഗൂർ 
(വലതു വശം) എന്ന സ്ഥലത്ത്ഫയർ 
ലൈൻ നിർമ്മാണ ജോലി - 42,000 - 


5 . 2 


2 ,500 


2 


1,100 


13 സുൽത്താൻ ബത്തേരി - പൊൻകുഴി 

സെക്ഷൻ പരിധിയിൽ ആലിൻകളം 
പൊൻകുഴിഎന്ന സ്ഥലത്ത്ഫയർ ലൈൻ 
നിർമ്മാണ ജോലി - 75,500 


24 തോൽ പ്പെട്ടി - ബാവലി സെക്ഷൻ 

പരിധിയിൽ 2nd Gate -പാൽവെളിച്ചം 
( ഇരുവശവും) എന്ന സ്ഥലത്ത് ഫയർ 
ലൈൻ നിർമ്മാണ ജോലി " 73,000 - 


- 4 


1, 900 


3 . 5 


1,900 


14 സുൽത്താൻബത്തേരി - നായ്ക്കെട്ടി 

ഫോറസ്റ്റ് സ്റ്റേഷ ൻ പ രി ധി യിൽ 
പിലാക്കാവ്- പുതു വീട്-വെള്ളിക്കോട് 
( ഇരു വ ശം ) എന്ന സ്ഥലത്ത് ഫയർ 
ലൈൻ നിർമ്മാണ ജോലി - 1,32,100 


25 തോൽ പ്പെട്ടി - ദാസൻഘട്ട സെക്ഷൻ 

പരിധിയിൽ കത്തിയപാലം- 20th Stone 
എന്ന സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 
ജോലി - : 73,000 


7 


- 3 ,400 


- 3 . 5 


1,900 


343 


- 76 
(4) 


4, 200 


3,000 


3, 800 


2nd JAN. 2018 ] 

FOREST DEPARTMENT 
- (1) (2) 

(3)(3) (4)(4) (1)(1) 

(2)(2) 

(3) 
26 തോൽ പ്പെട്ടി - തോൽപ്പെട്ടി ഫോറസ്റ്റ് 

35 കുറിച്ച്യാട് -വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ 
സ്റ്റേഷ ൻ പ രി ധി യിൽ തെറ്റ് റോഡ്- 

പരിധിയിൽ വാട്ടർഫാൾസ് ഒ. പി.യിൽ 
പുലിവാൽമൂല ( ഇരുവശത്തും) എന്ന സ്ഥലത്ത് 

ഉൾപ്പെട്ട പുല്ലുമല -കുറിച്ച്യാട്, കുറിച്ച്യാട് 
ഫയർ ലൈൻ നിർമ്മാണ ജോലി - 1,46,000 7 3 ,700 

ദൊഡ്യൂക്കുളസി, പുല്ലു മല - ചേലപ്പാറ, 
27 തോൽ പ്പെട്ടി - തോൽപ്പെട്ടി ഫോറസ്റ്റ് 

ദൊഡ്ഡാളസി- തേക്കുവര, ആലത്തൂർ 
സ്റ്റേഷൻ പരിധിയിൽ ബേഗൂർ- ചെറിയ 

കഴുകറോഡ് ( ഇരു വശവും) എന്നീ 
നായ്ക്കെട്ടി ( ഇടതുവശം) എന്ന സ്ഥലത്ത് 

സ്ഥലങ്ങളിൽ ഫയർ ലൈൻ നിർമ്മാണ 
ഫയർ ലൈൻ നിർമ്മാണ ജോലി - 1,56,500 7.5 4,000 

ജോലി " 1,64,700 

24. 9 
28 തോൽ പ്പെട്ടി - തോൽപ്പെട്ടി ഫോറസ്റ്റ് 

36 കുറിച്ച്യാട് - കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ 
സ്റ്റേഷൻ പരിധിയിൽ ക്യാമ്പ് റോഡ് 

പരിധിയിൽ ഉൾപ്പെട്ട മൂന്നാംമൈൽ- 
തോൽപ്പെട്ടി ( വലതുവശം) എന്ന സ്ഥലത്ത് 

ആറാംമൈൽ, മൂടക്കൊല്ലി-അഞ്ചാംമൈൽ, 
ഫയർ ലൈൻ നിർമ്മാണ ജോലി- - - 83,500 4 2, 100 

പുകലമാളം-മൂടക്കൊല്ലി, ചപ്പക്കൊല്ലി 
29 തോ ൽ പട്ടി - ബാ വ ലി സ ക ൻ 

തേൻകുഴി, കൊമ്മൻചേരി- പഠിപ്പുര 
പ രി ധി യി ൽ ബാവലി 22 nd Stone 

( ഇ ആ വ ശ വും ) എന്നീസ്ഥലങ്ങളിൽ 
( ഇരു വശവും)എന്ന സ്ഥലത്ത് ഫയർ 

ഫയർ ലൈൻ നിർമ്മാണ ജോലി - 1,16, 500 17 
ലൻ നിർമ്മാണ ജോലി " 94,000 4.5 2,400 

37 മുത്തങ്ങ - തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷൻ 
30 തോൽ പ്പെട്ടി - തോൽപ്പെട്ടി ഫോറസ്റ്റ് 

പരിധിയിൽ തോട്ടാമൂല -പുലച്ചികാവ് 
സ്റ്റേഷൻ പരിധിയിൽ നരിമാന്തിക്കൊല്ലി 

( ഇരുവയും) എന്ന സ്ഥലത്ത്ഫയർ ലൈൻ 
റോഡ്- സ്റ്റേറ്റ് ബോർഡർ എന്ന സ്ഥലത്ത് 

നിർമ്മാണ ജോലി " 1,50,900 - 8 
ഫയർ ലൈൻ നിർമ്മാണ ജോലി -- - 62,500 3 1,600 

38 മുത്തങ്ങ തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷൻ 
31 തോൽ പ്പെട്ടി - ദാസൻ ഘട്ട സെക്ഷൻ 

പരിധിയിൽ 1978 - 79 യൂക്കാലി പിറ്റ്സ് 
പരിധിയിൽ ബേഗൂർ 22nd Stone എന്ന 

പ്ലാന്റേഷൻ ( ഒരുഭാഗം) എന്ന സ്ഥലത്ത് 
സ്ഥ ല ത്ത് ഫ യ ര ല ൻ നിർ മ്മാ ണ 

ഫയർലൈൻ നിർമ്മാണ ജോലി - 150,900 8 
ജോലി- - - 1,04,500 

2 ,700 

39 മുത്തങ്ങ - തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷൻ 
32 കുറിച്ച്യാട് -വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽ കൊള്ളിവളവ്- തമിഴ്നാട് 
പരിധിയിൽ അമര ക്കു നി - കു റിച്ച്യാട്, 

സ്റ്റേറ്റ് ബോർഡർ ( ഒ രു ഭാ ഗം ) എന്ന 
വലിയകടവ്- കുറിച്ച്യാട്, വലിയകടവ് 

സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 
ചിക്കൻഞ്ചി, വലിയകടവ്- ഒടിഞ്ഞപാലം, 

ജോലി = 75,500 
വണ്ടിക്കടവ്- ദൊഡ്ഡാളസ്സി( ഇരുവശവും) 
എന്നീ സ്ഥലങ്ങളിൽ ഫയർ ലൈൻ നിർമ്മാണ 

40 മുത്തങ്ങ തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷൻ 
ജോലി - 1,50,000 

22.5 3, 800 

പരിധിയിൽമുത്തങ്ങ ചങ്ങലഗെയ്റ്റ്- 
33 കുറിച്ച്യാട് - താത്തൂർ സെക്ഷൻ പരിധിയിൽ 

തോ ട്ടാ മൂല ( ഇ രൂ വ ശ വും ) എന്ന 
തേക്കു വ ര - എ ല്ലക്കൽ ( ഇ ആ വ ശ വും ) 

സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 
എന്ന സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 

ജോലി " 1,56,600 

- 8.30 
ജോലി - : 1,92,000 

25 . 8 4 ,800 

41 മുത്തങ്ങ തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷൻ 
34 കുറിച്ച്യാട് - കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽമുണ്ടക്കൊല്ലി- തോട്ടാമൂല് 
പരിധിയിൽ വടക്ക നാട് ഒ . പി . യിൽ 

( ഇരുവശവും) എന്ന സ്ഥലത്ത് ഫയർ 
ഉൾപ്പെട്ട മൂന്നാം മൈൽ- പ ണ യ മ്പം , 

ലൈൻ നിർമ്മാണ ജോലി " 1,50, 900 8 
അഞ്ചാം മൈൽ - കാളിമലവട്ടം, ആറാം 

42 മുത്തങ്ങ - മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 
മെൽ-മൂന്നാം മൈൽ, കൊമ്മ ഞ്ചേരി 

പരി ധി യിൽമുത്തങ്ങ കാക്ക പ്പാടം - 
പാലമൂല, പുതുവീട്-പഴേരി, വാട്ടർഫാൾസ് 
കാട്ടി കൊല്ലി ( ഇരു വ ശ വും ) എന്നീ 

നല്ലൂർവയൽ- ട്രെയ് ജംഗ്ഷൻ ( ഒരുഭാഗം) 
സ്ഥലങ്ങളിൽ ഫയർ ലൈൻ നിർമ്മാണ 

എന്ന സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 
ജോലി - 1, 33,600 

19 . 8 3 , 400 ജോലി - " 51,900 

2 . 75 


3 ,800 


- 


4 


1,900 


4, 000 


3,800 


1,300 


344 


FOREST DEPARTMENT 


2nd JAN. 2018 ] 
(1) 


(2) 


(3) 


(4) 


ദർഘാസ് 

ഫോറം 
അവസാന 
തീയതിയും 
-- സമയവും 


43 മുത്തങ്ങ - മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽ സ്റ്റേറ്റ് ബോർഡർ കൽവർട്ട് 
ന്റി റോഡ്( ഒരുഭാഗം) എന്ന സ്ഥലത്ത് 
ഫയർ ലൈൻ നിർമ്മാണ ജോലി - 38,000 


ദർഘാസ് 
സ്വീകരിക്കുന്ന 
അവസാന 
തീയതിയും 
സമയവും 


ദർഘാസ് 
തുറക്കുന്ന 
തീയതിയും 
സമയവും 


2 


1,000 


11 - 1 - 2018 , 12 മണി 
15 - 1- 2018, 12 മണി 


11 - 1 - 2018, 1 മണി 
15 - 1- 2018 , 1 മണി 


11 - 1 - 2018, 3 മണി 
15 - 1- 2018 , 3 മണി. 


44 മുത്തങ്ങ മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽ ഐ . ബി. റോഡ്-ചെട്ടിമൂല 
(ഒഭാഗം) എന്ന സ്ഥലത്ത്ഫയർ ലൈൻ 
നിർമ്മാണ ജോലി 26,500 


- 1. 40 


700 


45 മുത്തങ്ങ മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽ നല്ലൂർ വയൽ- മുതുമലകല്ല് 
ട്രക്ക്പാത്ത്( ഇരുവശവും) എന്ന സ്ഥലത്ത് 
ഫയർലൈൻ നിർമ്മാണ ജോലി - 73,600 3.90 


1,900 


46 മുത്തങ്ങ മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽ മുതുമലകല്ല്- ടൈയ് ജംഗ്ഷൻ 
( ഒരു ഭാഗം) എന്ന സ്ഥലത്ത് ഫയർ ലൈൻ 


- വയ നാട് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോനിർദ്ദിഷ്ട തീയതിയിലും 
സമയത്തും ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം 
പൊതു അവധി/ പൊതു പണിമുടക്ക്| ഹർത്താൽ ആയാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയം വരെ 
ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരി 
ക്കു ന്നതും തുറക്കു ന്ന തു മാ യി രിക്കും. വനം വകുപ്പിലെ 
ദർഘാ സു മായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധ നകളും മേൽ 
ജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് പ്രമാണങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
നിശ്ചിത തുക യ്ക്കുള്ള നിര ത ദ വ്യം ഏതെ ങ്കിലും 
ഷെഡ്യൂൾഡ്/ ദേശസാൽകൃത ബാങ്കിൽ നിന്നുള്ള ഡിമാൻഡ് 
ഡാഫ്റ്റ് ആയി വയ നാട് വൈൽഡ് ലൈഫ് വാർഡന്റെ 
പേരിൽ പണയപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക 
ഉട നടി - 200 - ന്റെ മുദ്രപത ത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്ട്രേഡ്/ 
സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
-- മേൽ ജോലികൾക്ക് ആവശ്യമായ ഫണ്ട് ലെറ്റർ ഓഫ് 
കഡിറ്റ് എന്നിവ യഥാസമയം ലഭിക്കാതെ വരികയോ, മറ്റ് 
സാങ്കേതിക കാരണങ്ങളാൽ അനുവാദം ലഭിക്കാതെ വരികയോ 
ചെയ്താൽ മേൽ പറഞ്ഞ ജോലി കൾ ഭാഗിക മാ യോ , 
മുഴുവനായോ വേണ്ടെന്ന് വയ്ക്കുവാൻ വയനാട് വൈൽഡ് 
ലൈഫ് വാർഡന് പരിപൂർണ്ണ അധികാരംഉണ്ടായിരിക്കുന്നതാണ്. 
- ഇതു സംബന്ധിച്ച കൂടു തൽ വിവ ര ങ്ങൾ വയ നാട് 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസുകളിൽ നിന്നോ ഓഫീസ് സമയ 
ങ്ങളിൽ അറിയാവുന്നതാണ്. കൂടാതെ www.forest.kerala .gov.in 
എന്ന വെബ് സൈറ്റിലും ലഭ്യമാണ്. 
ഓഫീസിന്റെ പേര് 

ഫോൺ നമ്പർ 


നിർമ്മാണ ജോലി " 1,52,800 


8 . 10 


3 , 900 


47 മുത്തങ്ങ - മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 
പരിധിയിൽ ട്രെയ് ജംഗ്ഷൻ-എൻ. എച്ച് 212 

സ്റ്റേറ്റ് ബോർഡർ ( ഒരു ഭാഗം) എന്ന 
സ്ഥലത്ത് ഫയർ ലൈൻ നിർമ്മാണ 


ജോലി - - 1,37 , 700 


7.30 


3, 500 


48 മുത്തങ്ങ -മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ 

പരിധിയിൽ മരഗദ - ബജഗദ -( ഒരു ഭാഗം) 
എന്ന സ്ഥലത്ത്ഫയർ ലൈൻ നിർമ്മാണ 
ജോലി " 1,24,500 


- 6. 60 


3, 200 


ദർഘാസ് ഫോറത്തിന്റെ വില - 500 + 12 % ജി. എസ്. റ്റി. 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ 04936 220454 


സുൽത്താൻ ബത്തേരി റെയിഞ്ച് 


04936 221640 


ടെണ്ടർ ഫോറം നൽകുന്ന അ വ സാന തീയതിയും 
സമയവും - 8 - 1- 2018, 12 മണി. 


തോൽപ്പെട്ടി റെയിഞ്ച് 


04935 250853 


കുറിച്ച്യാട് റെയിഞ്ച് 


04936 238750 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 1- 2018 , 1 മണി. 


മുത്തങ്ങ റെയിഞ്ച് 


04936 271015 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 8 - 1- 2018, 
3 മണി. 


കാലാവധി 30 ദിവസം. 


എൻ. ടി . സാജൻ ഐ എഫ് എസ്, 
വയനാട് 

ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് 
വൈൽഡ് ലൈഫ് 

ഫോറസ്റ്റ്സ് & വൈൽഡ് 
ഡിവിഷൻ, 

-- ലൈഫ് വാർഡൻ. 
സുൽത്താൻബത്തേരി. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ഏതെങ്കിലും കാരണത്താൽ മേൽ പറഞ്ഞ തീയതിയിൽ 
ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ താഴെ പറയുന്ന 
ദിവസങ്ങളിൽ നടത്തുന്നതാണ്. 


Gaz . No. 1/2018 /DTP (Forest). 


345 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


ലേല പരസ്യം 


നമ്പർ ഡബ്ല7- 11290 / 2017. 


2017 നവംബർ 22 . 


- വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ താഴെ പറയുന്ന റെയിഞ്ചുകളിലെ വിവിധ വനം കേസുകളിൽപെട്ടതും 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ കോടതി അനുമതി ലഭിക്കുകയോ ചെയ്തിട്ടുള്ളതുമായ തൊണ്ടി സാധനങ്ങൾ അതാത് 
റെയിഞ്ചാഫീസുകളിൽവച്ച് വയനാട് വൈൽഡ് ലൈഫ് വാർഡനോ വാർഡൻ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പട്ടിക യിൽ പറയുന്ന തീയതികളിൽ പകൽ 3 മണിക്ക് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ലേലം ചെയ് 
വിൽക്കുന്നതാണ്. 


നിബന്ധനകൾ 


1. ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചയിച്ച സമയത്തും സ്ഥലത്തും 

വെച്ച് ലേലം നടത്തുന്നതായിരിക്കും. 


2. താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് പുറമെ സർക്കാർ തടി ഡിപ്പോകളിൽ അപ്പപ്പോൾ നിലവിലുള്ള മറ്റ് ലേല 

വ്യവസ്ഥകളും ഈ ലേല ത്തിന് ബാധ ക മാ യി രിക്കും. ലേല ത്തിൽ പങ്കുകൊള്ളു വാൻ ആഗ്രഹിക്കുന്നവർ 
വില്ലേജാഫീസിൽ നിന്നും ലഭിക്കുന്ന തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കേണ്ടതും, ലേലത്തിന് മുമ്പ് നിരതദ്രവ്യമായി 

- 5,000 കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
3. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ താൽക്കാലികമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 

ലേലത്തുക - 10,000 - മോ അതിൽ കുറവോ ആണെങ്കിൽ മുഴുവൻ തുകയും ലേലം കൊള്ളുന്ന ആൾ ലേല ദിവസം 
തന്നെ ഒടുക്കേണ്ടതാണ്. - 10,000 - ൽ കൂടുതലാണ് ലേല തുകയെങ്കിൽ ലേല തുകയുടെമൂന്നിലൊന്നോ, 
- 10, 000 - മോ ഏതാണ് കൂടുതലെങ്കിൽ, കൂടുതലുള്ള സംഖ്യ ലേലം കഴിഞ്ഞ ഉടനെ അട യ്ക്കേ ണ്ട താണ്. 
അല്ലാത്തപക്ഷം ലേലം റദ്ദാക്കപ്പെടുന്നതും കെട്ടിവെച്ച് നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതും അതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ ആയത് ടിയാനിൽനിന്നും റവന്യൂ റിക്കവറി വഴിയോ മറ്റ് ഉചിതമായ മാർഗ്ഗങ്ങളിലൂടെയോ 
വസൂലാക്കുന്നതായിരിക്കും എന്നും പുനർലേലത്തിൽ എന്തെങ്കിലും ലാഭമുണ്ടായാൽ അതിൽ ടി ലേലക്കാരന് 
യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 
ലേലത്തിൽ വിളിച്ചെടുത്ത സാധനങ്ങളുടെ ബാക്കി തുകയും ( നിബന്ധന 3) ജി .എസ്. ടി . യും , വനവികസന നികുതിയും, 
ആദായ നികുതിയും നില വിലുള്ള നിര ക്കു ക ളിൽ ലേലം സ്ഥിര പ്പെ ടു ത്തിയ വിവരം ലേ ക്കാ രനെ 
അറിയിക്കുന്ന ദിവസം മുതൽ മുപ്പത് ദിവസത്തിനകം സർക്കാരിലേക്ക് അടച്ച് സാധനങ്ങൾ നീക്കം ചെയ്യാതിരുന്നാൽ 
നിയമാനുസരണം പിഴ പലിശയും തറവാടകയും ഈടാക്കി മതിയായ കാരണങ്ങളാൽ സാധനം നീക്കം ചെയ്യുവാൻ 
മുപ്പത് ദിവസം കൂടി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ അനുവദിക്കുന്നതാണ്. ടി സമയപരിധിക്കുള്ളിലും 
പണമടച്ച് സാധനങ്ങൾ നീക്കം ചെയ്യാതിരുന്നാൽ സാധനങ്ങൾ നഷ്ടപ്പെടുകയോ, നശിച്ചുപോവുകയോ, ഗുണം 
കുറയുകയോ ചെയ്താൽ ആയതിന് സർക്കാർ ഒരു വിധത്തിലും ഉത്തരവാദിയാകുന്നതല്ല. മേൽ പറഞ്ഞ സമയപരിധി 
കഴിഞ്ഞും നീക്കം ചെയ്യാതെ കിടക്കുന്ന സാധനങ്ങൾ സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും ലേലം കൊണ്ടയാൾക്ക് 

സാധനങ്ങളുടെ മേൽ യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാത്തതുമാകുന്നു , 
5. ലേലവസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുമുമ്പ് നിയമപ്രകാരമുള്ള ജി .എസ്. ടി., ആദായ നികുതി, വനവികസന നികുതി 

തുടങ്ങിയവ അടയ്ക്കേണ്ടതാണ്. 
6. കോടതിയിൽ നിന്നും പ്രത്യേകാനുമതി നേടി ലേലം ചെയ്യുന്ന തൊണ്ടി വസ്തുക്കളുടെ മുഴുവൻ തുകയും 

ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല സമയത്തിനുമുമ്പായി ലേലത്തിൽ വച്ചിരിക്കുന്ന വഹകളുടെ നിലവാരം, ഇനം, 
അള വ് മുതലായവ പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതാ ണ്. ഈ വക കാര്യങ്ങൾ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് 
വൈൽഡ് ലൈഫ് വാർഡൻമാരിൽ നിന്നും ലഭ്യമാക്കുന്നതാണ്. ലേലം നടന്നശേഷം ലേലത്തിൽ കൊണ്ട് വഹകളുടെ 
അളവിലോ ഗുണത്തിലോ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി പരാതിപ്പെട്ടാൽ അത് യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


8 . ലേലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതാത് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻമാരിൽനിന്നും ലഭിക്കുന്നതാണ്. 


9. ഡിപ്പോ തടി ലേല നിബന്ധനകൾ എല്ലാം ഈ ലേലത്തിന് ബാധകമാണ്. 


346 


2nd JAN. 2018 ) 


FOREST DEPARTMENT 


പട്ടിക 
വർഷം - 2018 


റെയ്ഞ്ച് 


ഫെബ്രുവരി 


ഏപ്രിൽ 


സെപ്റ്റംബർ 


S|ജനുവരി 


മേയ് 


ജൂലൈ 


ജൂൺ 


ഒക്ടോബർ 


9|നവംബർ 


9|ഡിസംബർ 


സുൽത്താൻബത്തേരി 


26 


27 


27 


27 


24 
26 


25 
27 


26 
27 


28 
29 


27 
29 


മുത്തങ്ങ 


S 


8 


8 


27 

28 
- 29 

30 


27 
28 
30 
31 


23 
29 
30 
31 


26 
27 
28 
29 


കുറിച്ച്യാട് 


S 


28 


30 


8 


8 


27 
28 


28 
31 


തോൽപ്പെട്ടി 


31 


28 


31 


- 


30 


30 


31 


31 


30 


ധ 


31 


-0 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ആന്റ് 

വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി. 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, 
സുൽത്താൻബത്തേരി. 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 

ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 5619 / 2017. 

2017 നവംബർ 25. 
നോർത്ത് വയനാട് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
സ്ഥലത്ത്, നിർവ്വഹിക്കപ്പെടുവാനുദ്ദേശിക്കുന്നതും താഴെ 
വി വ രി ക്ക പ്പെ ടു ന്ന തു മാ യ ജോലി ചെയ്യു ന്ന തി നായി 
2018 ജനുവരി 15 -ാം തീയതി പകൽ 3 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള പി . ഡബ്ല് . ഡി . അംഗീകൃത കരാറുകാരിൽ 
നിന്നും മത്സരാടിസ്ഥാനത്തിലുളളതും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത വിലയ്ക്ക് 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ നോർത്ത് വയനാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
അംഗീകൃത കരാറുകാരെന്ന് തെളിയിക്കുന്ന രജിസ്ട്രേഷൻ 
കാർഡ് അസ്സൽ ഹാജരാക്കി ബോദ്ധ്യ പ്പെടു ത്തി യ തി നു 
ശേഷമേ ദർഘാസ് ഫോറങ്ങൾ നൽകുകയുള്ളൂ. ടെണ്ടർ 
ഫോറ ത്തിന് ഒടു ക്കിയ വില ഒരു കാര ണ വ ശാലും 
മടക്കിത്തരുന്നതല്ല. 

- ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് ദിവസം വൈകുന്നേരം 
മൂന്ന് മണിവരെ സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം 
വൈകുന്നേരം 3. 30 - ന് അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറക്കുന്നതും 
കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്യുന്ന കരാറുകാരന് ടെണ്ടർ 
താൽക്കാലികമായി അനു വാദിക്കുന്നതു മാ ണ് . ദർഘാ സി 
നോടൊപ്പം നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ഒടുക്കിയതിന്റെ 
രേഖ കളും അടക്കം ചെയ്യേണ്ടതാ ണ് . ദ ർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റോഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
നിശ്ചിത സമ യ ത്തി നു ശേഷം ദിർ ഘാസ് ഫോറ ങ്ങ ൾ 


വിൽക്ക പ്പെടു ന്ന തോ , പൂരിപ്പിച്ച ദർഘാസ് ഫോറ ങ്ങൾ 
സ്വീകരിക്കപ്പെടുന്നതോ അല്ല. പ്രവൃത്തി അനുവദിച്ചു കിട്ടുന്ന 
കരാറുകാരൻ ഉടമ്പടി തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ 
പ്രസ്തുത ജോലികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും 
കാരണവശാൽ മേൽപ്പറഞ്ഞ ദിവസം പൊതു ഒഴിവുദിവസമായി 
വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും 
സ്ഥലത്തുംവെച്ച് ടെണ്ടർ നടത്തപ്പെടുന്നതാണ്. 

15- 1-2018 - ന് ടി ജോലിക്ക് ആരും ടെണ്ടർസമർപ്പിക്കാ 
തിരുന്നാൽ ടി ടെണ്ടർ 18 - 1- 2018 -ാം തീയതി ഇതേ സ്ഥലത്തും 
സമയത്തും വച്ചു നടത്തുന്നതായിരിക്കും. 18 - 1- 2018 - ന് ടി 
ജോലിക്ക് ആരും ടെണ്ടർ സമർപ്പിക്കാതിരുന്നാൽ ടി ടെണ്ടർ 
22 - 1- 2018 -ാം തീയതി ഇതേ സ്ഥലത്തും സമയത്തും വച്ച് 
നടത്തുന്നതായിരിക്കും. 
-- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും -- വരയാൽ 
ഡെപ്യൂട്ടി റെയ്ഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ക്വാർട്ടേഴ്സിലേക്കുള്ള 
റോഡ് നവീകരണം - - 1,95,000. 

നിരതദ്രവ്യം - - 4,875. 
ദർഘാസ് ഫോറത്തിന്റെ വില - - 500 + ജി .എസ്. ടി . 
പ്രവൃത്തിചെയ്യേണ്ട സ്ഥലം വരയാൽ. 
പ്രവൃത്തിയുടെ കാലാവധി 3 മാസം. 

കരാറുകാരന്റെ യോഗ്യത - കുറഞ്ഞത് " ഡി ക്ലാസ്സും 
ഉപരിയും. 


(ഒപ്പ്) 

ഡിവിഷണൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസർ. 
മാനന്തവാടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


347 


2nd JAN, 2018] 


FOREST DEPARTMENT 


ദർഘാസ് പരസ്യം 
നമ്പർ എം - 6298/ 2017. 

2017 ഡിസംബർ 6. 
നോർത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള മാനന്തവാടി, ബേഗൂർ, പേര്യ റെയ്ഞ്ചുകളിൽ 2017 -18 വർഷം നടത്താനുദ്ദേശിക്കുന്ന 
താഴെ പറയുന്ന അഗ്നിപ്രതിരോധ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തു അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളമുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . വിശദാംശങ്ങൾ അടങ്ങിയ ടെണ്ടർ ഫോറം 
നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മാനന്തവാടി കാര്യാലയത്തിൽനിന്നും പ്രവർത്തി സമയങ്ങളിൽ താഴെ 
പറയുന്ന നിശ്ചിത ഫീസ് ( ജി .എസ്. ടി . 12 % ഉൾപ്പെടെ) ഒടുക്കുന്ന മുറയ്ക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷ ഫോറം വനം വകുപ്പിന്റെ 
വെബ്സൈറ്റിൽനിന്ന് ( www. forest.kerala . gov.in ) ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ടെണ്ടർഫോറം വനം വകുപ്പിന്റെ 
വെബ്സൈറ്റിൽനിന്നും എടുക്കുന്നപക്ഷം ആയതിന്റെ ഫീസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാനന്തവാടിയിൽ 
മാറത്തക്കവിധമുള്ള ഷെഡ്യൂൾഡ്/ ദേശസാൽകൃത ബാങ്കിന്റെ ഡിഡി, പാർട്ട് വൺ ദർഘാസ് അപേക്ഷ സഹിതം സമർപ്പിക്കേണ്ട 
താണ്. ടെണ്ടർ രേഖകൾ സാധാരണ തപാലിൽ അയയ്ക്കുവാൻ പാടുള്ളതല്ല. നിശ്ചിത നിരതദ്രവ്യം അടക്കമുള്ള പൂർണ്ണ 
രൂപത്തിലുള്ള ദർഘാസുകൾ നിശ്ചിത തീയതിയിലും , സമയത്തും രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന ലഭ്യമാക്കുകയോ 
അല്ലെങ്കിൽ നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ചിട്ടുള്ള ടെണ്ടർ ബോക്സിൽ നേരിട്ട് 
നിക്ഷേപിക്കുകയോ ചെയ്യേണ്ടതാണ്. പ്രവർത്തി സ്ഥലം, പ്രവർത്തിയുടെ സ്വഭാവം ഇവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. ദർഘാസിലൂടെ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നയാൾക്ക് 
പ്രവർത്തി സ്ഥലം പരിശോധിക്കുന്നതിനും സ്ഥിതിഗതികളെ കുറിച്ച് പഠിക്കുന്നതിനും അപേക്ഷിക്കുന്ന പക്ഷം ഫീൽഡ് പരിശോധ 
നയ്ക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട റെയ്ഞ്ച് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള വനം 
വകു പ്പിൽ രജിസ്റ്റർ ചെയ്ത് കോൺട്രാക്ടർമാർക്ക് മാത്രമേ ടെണ്ടറിൽ പങ്കെ ടു ക്കു വാൻ അവ കാ ശ മു ള്ളൂ . നിശ്ചിത ത 
യോഗ്യതയില്ലാത്ത കരാറുകാരുടെ ടെണ്ടർ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 

- ദർഘാസുകൾ 8 - 1- 2018 ഉച്ചയ്ക്ക് ശേഷം 1 മണിവരെ നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയ 
ത്തിൽനിന്നും ലഭിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 2.30 മണിവരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 3 മണിക്ക് 
തത്സമയം ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കുന്നതും 
ആയിരിക്കും. 

ദർഘാസ് 
അളവ് 

ഫോറത്തിന്റെ 
ക്രമ റെയിഞ്ചിന്റെ അഗ്നിപ്രതിരോധ 

നിരതദ്രവ്യം പി . എ . സി . 

വില 
നമ്പർ പേര് 

പ്രവർത്തി ( കി . മീ .) 

- തുക 

( ജി.എസ് . ടി. 
ഉൾപ്പെടെ) 


(7) 


(5) 
10 ,200 


(6) 
4,08,000 


914 


9 , 675 


3 , 87 ,000 


867 


3 


17 . 5 


9 , 400 


3 ,76,000 


842 


15 


8, 050 


3, 22, 000 


721 


21 


11, 225 


4 , 49, 000 


1,006 


- (1) ( 2) 

(4) 
- 1 മാനന്തവാടി മണിക്കല്ല്, നാരങ്ങച്ചാൽ, കോളിപ്പാട്, - 19 

പന്നിപ്പാട്, കാപ്പിക്കളം, പെരിഞ്ചേരിമല , 
മീൻമുട്ടി, യത്തീംഖാന (മക്കിയാട് ഫോറസ്റ്റ് 

സ്റ്റേഷൻ) 
2 മാനന്തവാടി നീലോം, ചമ്മോളി, പെരഡശ്ശേരി, കൂടാരംകുന്ന്, 

കരിമ്പിൽ, തുമ്പശ്ശേരി ഭാഗം (മക്കിയാട് 

ഫോറസ്റ്റ് സ്റ്റേഷൻ) 
മാനന്തവാടി ഉറക്കൻചോല , ചുണ്ടകുഴി, പുളിഞ്ഞാൽ, 

വാളാരംകുന്ന് ഭാഗം (വെള്ളമുണ്ട സെക്ഷൻ) 
മാനന്തവാടി ചിറപ്പുല്ല്, നാരങ്ങാകൊല്ലി ഭാഗം 

(വെള്ളമുണ്ട സെക്ഷൻ) 
5 പേര്യ 

പേരക്കാപൊയിൽ അക്കേഷ്യ പ്ലാന്റേഷൻ 
സി . എ . പ്ലാന്റേഷൻ ആർ. ഡി.എഫ്. 
പ്ലാന്റേഷൻ, മലയറ്റുമല , ഇരുമനത്തൂർ 
42 -ാം മൈൽ സി .ആർ. പി. കുന്ന് ഭാഗങ്ങൾ, 

( വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ) 
- 6 പേര്യ 1972 ചോയിമൂല തേക്ക് സോഫ്റ്റ് വുഡ് 16 

പ്ലാന്റേഷൻ, എം . പി . സി. എ . ഏരിയ , 
2008 എ .എൻ. ആർ. പ്ലാന്റേഷൻ, ചോയിമൂല 

( പേര്യ സെക്ഷൻ) 
പേര്യ 

ഒറ്റുപാറ, മരാടി, ജില്ലാ അതിർത്തി, പാതിരിമന്ദം 13 
കാപ്പുച്ചാൽ ഭാഗം ( 

കുഞ്ഞാം സ്റ്റേഷൻ) 
8 ബേഗൂർ ചിറക്കര, സീറോ പോയിന്റ്, വണ്ടിമല , 

കമ്പകം വെള്ളകിൽ പ്ലാന്റേഷൻ, 
43 -ാം മൈൽ, മുനീശ്വരം കുന്ന്, 
മോട്ടോർമല , പഞ്ചാര കൊല്ലി ഭാഗങ്ങൾ 
(തലപ്പുഴ സ്റ്റേഷൻ) 


16 


8, 550 


3, 42 , 000 


766 


6 ,925 


2 ,77 , 000 


620 


16 . 5 


8 ,825 


3 , 53 , 000 


791 


348 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


(1) 


(2 ) 


- 9 


ബേഗൂർ 


8.5 


4, 550 


1, 82 , 000 


560 


10 


ബേഗൂർ 


12 ,250 


4 ,90 , 000 


1,098 


11 


- ബേഗൂർ 


7 ,750 


3 , 10, 000 


694 


ബേഗൂർ 


8 , 550 


3 , 42 , 000 


766 


അമ്പുകുത്തി മെഡിസിനൽ പ്ലാന്റേഷൻ, - 
സി . എ . പ്ലാന്റേഷൻ, ഉടുമ്പറ ഭാഗം 
( തിരുനെല്ലി സ്റ്റേഷൻ) 
നാരങ്ങാകൊല്ലി, ബ്രഹ്മഗിരി, എടയൂർ, 
തിരുനെല്ലി, മല്ലികപ്പാറ 
( തിരുനെല്ലി സ്റ്റേഷൻ) 
റസ്സൽകുന്ന്, മലന്തോട്ടം, പുലിവാൽ, 
അമ്പലപ്പാറ, കാളംകോട്, അപ്പപ്പാറ, 
പനവല്ലി ഭാഗം ( തിരുനെല്ലി സ്റ്റേഷൻ) 
ഒലിയോട്ട്, ഒണ്ടയങ്ങാടി, 2006 - 2009 
യൂക്കാലിപ്റ്റസ്പ്ലാന്റേഷൻ, മുത്തുമാരി 
ഭാഗങ്ങൾ (തൃശ്ശിലേരി സെക്ഷൻ) 
2007 യൂക്കാലിപ്റ്റസ്പ്ലാന്റേഷൻ, 
മുത്തുമാരി 2006 സി. എ . പ്ലാന്റേഷൻ, 
തൃശ്ശിലേരി സെക്ഷന്റെയും തലപ്പുഴ 
സ്റ്റേഷന്റെയും അതിർത്തി, ഒലിയോട്ട് 
തേക്ക് ആന്റ് സോഫ്റ്റ് വുഡ് 
പ്ലാന്റേഷൻ ഭാഗങ്ങൾ 
(തൃശ്ശിലേരി സെക്ഷൻ) 
ഷാനമംഗലം, ആലത്തൂർ ബിറ്റ്, 1, 2, 3, 1962, 
1964 , തേക്ക് പ്ലാന്റേഷൻ, ഡമ്പിംഗ് ഡിപ്പോ 
ബാവലി ഭാഗങ്ങൾ ( ബേഗൂർ സെക്ഷൻ) 


13 


ബേഗൂർ 


4, 800 


1,92, 000 


560 


14 


ബേഗൂർ 


6 


18 . 1 


9 ,875 


3 ,95,000 


- 


855 


കരാറുകാരുടെ യോഗ്യത - " സി ക്ലാസ് വരെ. 


സാങ്കേതികമായ കാരണങ്ങളാൽ മേൽ പറഞ്ഞ ദിവസം ദർഘാസ് നടത്തുന്നതിന് സാധിക്കാതെ വരികയോ ദർഘാസിനുള്ള 
അപേക്ഷ ആരും വാങ്ങിക്കാതിരിക്കുകയോ ചെയ്താൽ ടി ജോലികൾക്കുള്ള ദർഘാസുകൾ 9- 1- 2018 - ന് അതേ സമയത്ത് നടത്തുന്ന 
താണ്. ടി ദിവസവും ദർഘാസ് നടക്കാതെ വന്നാൽ ടി ദർഘാസ് 10 - 1- 2018 - നോ തൊട്ടടുത്ത പ്രവർത്തി ദിവസമോ മേൽ 
നിശ്ചയിച്ച സമയത്ത് നടത്തുന്നതാണ്. 

ഈ പ്രവർത്തികൾ എല്ലാം തന്നെ സമയബന്ധിതമായി കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള 
സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പുകളും ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. പ്രവർത്തി 
തീർക്കാനുള്ള കാലാവധി, ടെണ്ടർ ഫോറത്തിലെ നിബന്ധനകൾ, സർക്കാർ ഉത്തരവ് ( എംഎസ്.) 26/ 2017 വനം, തീയതി 20 - 5 - 2017 
പ്രകാരമുള്ള നിബന്ധനകൾ എന്നിവയെല്ലാം കരാറുകാർക്ക് ബാധകമാകുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ ഡി. ഡി . ആയോഅടച്ച് രജിസ്ട്രേഷൻ കാർഡ് സഹിതം അപേക്ഷിച്ചാൽ ഫോറം ലഭി 
ക്കുന്നതാണ്. ഫോറത്തിന്റെ വില ഒരു കാരണവശാലും മടക്കിനൽകുന്നതല്ല. നിരതദ്രവ്യം ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയിരിക്കണം. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി ലഭിക്കുന്നതും അപൂർണ്ണവുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. കൂടാതെ 
മറ്റ് അടിയന്തിര സാഹചര്യത്തിൽ ദർഘാസ് റദ്ദാക്കാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
കൂടാതെ നിര ത ദ വ്യം / സെക രിറ്റി കെട്ടി വെക്കു ന്ന തിൽ നിന്നും ഒഴി വാ ക്കി യിട്ടു ണ്ട ങ്കിൽ ആയ തി ലേ ക്കു ഉള 
ഉത്തരവിന്റെ പകർപ്പും ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അവരും നിരതദ്രവ്യം/ സെക്യൂരിറ്റി കെട്ടിവെക്കേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പിക്കുവാനുദ്ദേശിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം നിശ്ചിത ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ 
- 200 - ന്റെ മുദ്രപത ത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ട തും അങ്ങനെ ചെയ്യുവാൻ വീഴ്ച വരുത്തുന്ന 
കരാറുകാരുടെ ദർഘാസുകൾ അവ തുറക്കുമ്പോൾത്തന്നെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ നിരസിക്കു ന്ന തുമാണ്. കേരള 
വനംവകുപ്പിൽ ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


നോർത്ത് വയനാട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയം. 
മാനന്തവാടി. 
Gaz . No. 1 /2018 /DTP (Forest). 


349 


2nd JAN, 2018] 


FOREST DEPARTMENT 


82 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 

- ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള 

മുദ്രപേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി എഗ്രിമെന്റ് 
- ഇ - ദർഘാസ് പരസ്യം 

സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടെണ്ടർ 
നമ്പർ ഡി - 4748 /2017. 

2017 നവംബർ 25. നോട്ടീസ്, EMD ഒഴി വാ ക്കു ന്ന തിനുള്ള സർട്ടിഫിക്കറ്റ് 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി കേരള വനംവകുപ്പിലെ ( 

ഉണ്ടെങ്കിൽ) എന്നിവ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. 
സൗത്ത് വയനാട് ഡിവിഷനിലെ ചെതലത്ത് റെയ്ഞ്ചിൽ കൂടാതെ ഒപ്പ് രേഖപ്പെടുത്തിയ BOQ ( നിരക്ക് രേഖപ്പെടുത്തേ 
താഴെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരായ ണ്ട തില്ല ), - 200 - ന്റെ കേരള മുദ പേപ്പറിൽ തയ്യാറാക്കി 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ ഒപ്പിട്ട പ്രിലിമിനറി എഗ്രിമെന്റ് (അസ്സൽ) സാക്ഷ്യപ്പെടുത്തിയ 
നിന്നും സൗത്ത് വയനാട് ഡിവിഷനിലെ ഡിവിഷണൽ 

-- രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടെണ്ടർ നോട്ടീസ്, സ്കാൻ 
ഫോറസ്റ്റ് ഓഫീസർ ഓൺലൈൻ ദർഘാസ് ക്ഷണിക്കുന്നു . 

- ചെയ്ത മറ്റു രേ ഖ ക ളുടെ അസ്സൽ പകർപ്പ് എന്നിവ 
ദർഘാസ് പ്രമാ ണ ങ്ങ ളും ദർഘാസ് ഷഡ ളു കളും 

-- ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ, സൗത്ത് വയ നാട് 
www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

ഡിവിഷൻ, കൽപ്പറ്റ പി . ഒ., വയനാട്, പിൻ- 673 121 എന്ന 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, 

വിലാസത്തിൽ രജിസ്ട്രേഡ് പോസ്റ്റായി ടെണ്ടർ തുറക്കുന്ന 
ദർ ഘാസ് പമാ ണ വില എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 

സമയത്തിന് മുമ്പായി സമർപ്പിക്കേണ്ട താ ണ്. ഇപ്രകാരം 
ടാവൻകൂറിന്റെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ 

സമർപ്പി ക്കാ ത്ത തും അ വയുടെ ഒറി ജി നൽ ടെണ്ടർ 
മറ്റ് ബാങ്കു ക ളിൽ NEFT വഴിയോ ഓൺ ലെ നിൽ 

തുറക്കുന്നതിന് മുൻപ് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

നിരസിക്കപ്പെടുന്നതാണ്. 
എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala. gov.in 
എന്ന വെബ് സൈറ്റിൽ കാണിച്ചി രി ക്കുന്ന ഓൺലൈൻ 

ഇ - ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ NIC - യിൽ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. 

നിന്നോ www.etenders.kerala .gov.in എന്ന വെബ്സൈറ്റിൽ 
ദ ർ ഘാ സു കൾ www. etenders .kerala .gov.in എന്ന 

പറ ഞ്ഞി രി ക്കുന്ന e -tenders helpdesk - ൽനിന്നോ ഈ 
വെബ് സൈറ്റിലൂടെഓൺലൈനായി മാത്രമേ സ്വീക രി 

ഓഫീസിൽനിന്നോ ( 04936 203428 ) ഓഫീസ് സമ യ ത്ത് 
ക്കുകയുള്ളു. നേരിട്ടോ, തപാലിലോ ടെണ്ടർ ഓഫീസിൽ അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 

(കരാറുകാരൻ ഇടപാടുനടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള 
ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 

ബാങ്ക് അക്കൗ ണ്ടിന്റെ വിശ ദ വി വ ര ങ്ങ ളും ഇ - മെയിൽ 
തുകയും - 8/ 2017 - ചെതലത്ത് റെയ്ഞ്ചിലെ ഇരുളം ഫോറസ്റ്റ് 

അഡ്രസ്സും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 
സ്റ്റേഷനിലെ കൂടല്ലൂ രിൽ ക്യാമ്പ് ഷെഡിന്റെ നിർമ്മാണ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കുന്ന 
പ്രവൃത്തി 2017 - 18 - 10.25 ലക്ഷം. 

താ ണ് . ടെക്നിക്കൽ ബിഡും, ഫിനാൻഷ്യൽ ബിഡും 
നിരതദ്രവ്യം - 25,625. 

അതിനായി പറഞ്ഞിരിക്കുന്ന അതാതു കവറുകളിൽ മാത്രം 

സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില - 2,950 + വാറ്റ്. 
ദ ർ ഘ ാ സ് റ പ മ ാ ണ ങ്ങ ളു ടെ വി ൽ പ ന - 

പ്രത്യേക മുന്നറിയിപ്പ്/ കാരണങ്ങൾ കൂടാതെ തന്നെ ബിഡ് 
www.etenders. kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും 

ക്യാൻസൽ ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള അധി 
ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 

കാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 
- ദർഘാസ് പ്രമാണം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന 

കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റും 
തീയതി- - 27 - 12 - 2017 . 

ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും ഡിപ്പാർട്ടുമെന്റ് 

ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ദർഘാസ് പരസ്യം ഗസറ്റിൽ ലഭ്യമാകുന്ന തീയതി - - 
2 - 1- 2018. 

ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള കരാറുകാരുടെയോ അവരുടെ 
ദർഘാസ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്ന അവസാന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
തീയതിയും സമയവും 10 -1-2018 വൈകുന്നേരം 4 മണി. ഓഫീസർ ദർഘാസ് തുറക്കുന്നതാണ്. ദർഘാസ് തുറക്കുന്ന 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 

തിനായി നിശ്ചയിച്ചിട്ടുള്ള ദിവസം അവധിയോ പ്രവൃത്തി 
17 - 1- 2018 രാവിലെ 11 മണി. 

ദിവസമല്ലാതെയോ ആയി വരികയാണെങ്കിൽ തൊട്ടടുത്ത 
കരാറുകാരുടെ ക്ലാസ്- എ , ബി ആന്റ് സി ക്ലാസ്. 

പ്രവൃത്തി ദിവസത്തിൽ ദർഘാസ് തുറക്കുന്നതാണ്. 
ഡിവിഷൻ സൗത്ത് വയനാട് ഡിവിഷൻ. 

ദർഘാസ് സംബന്ധമായി കേരള വനം വകുപ്പിലും കേരള 
പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി കരാർ 

PWD - യിലും നില വിലുള്ള എല്ലാ നിബന്ധ നകളും ഈ 
തീയതി മുതൽ 8 മാസം വരെ. 

ദർഘാസിനും ബാധകമായിരിക്കും. 


350 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


83 


No . D -4748/ 2017. 

25th November 2017. 
The Divisional Forest Officer, South Wayanad 
Division for and on behalf of Governor of Kerala invites 
online tenders from registered bidders having a valid and 
active Registration with PWD for the following work . 
Tender documents and tender schedules may be downloaded 
free of cost from the website www . etenders .kerala.gov. in . 
All bid /tender documents are to be submitted online only 
and should be in the designation online cover (s )/ 
envelope ( s) available in the www .etenders.kerala .gov.in 
website . Bids shall be accepted only through online mode 
www .etenders.kerala .gov . in website and tenders submitted 
manually /through post will not be entertained . Late online 
bids will not be accepted . 

Tender No. and Name of Work with Estimate 
Amount — 8 /2017 — Construction of Camp Shed at 
Koodaloor in Irulam Station of Chedleth Range during 
2017 -18 — 10 .25 lakh . 

EMD * 25,625. 
Cost of tender form — “ 2,950 . 

Sale of tender documents — Can be downloaded from 
the website www. etenders.kerala .gov.in 

Date from which the tender will be available in 
website _ 27 - 12 - 2017 . 

Date on which the tender will appear in Gazette 
2 - 1 -2018 . 


2 . Bidders are requested to submit scanned copy of 

the following documents — Registration Certificate 
duly attested , EMD Exemption Certificate ( if any), 
Preliminary Agreement executed in Kerala Stamp 
Paper worth . 200 duly filled up proforma for 
availing e - payment by online. Subsequently the 
hard copy of attested copy of Registration 
Certificate, EMD Exemption Certificate ( if any ), 
Preliminary agreement in original would be 
submitted offline in a sealed cover superscribing 
the name of work and tender number to the office 
of the Divisional Forest Officer, South Wayanad 
Division , Kalpetta Wayanad District through Speed 
Post/Registered Post as prescribed in the time 
schedule , failing which such tenders will be 

rejected . 
3. The bidding authority deserves the right to modify / 

cancel, any /all bids without assigning any reason . 
The Forest Department will not be responsible for 
any error like missing of scheduled data while 
downloading by the bidder and non receipt of 
documents . 


Last date and time of submission of tender 
10 - 1-2018, 4 p . m . 

Date and time of opening of tender - 17 - 1 - 2018 , 
11 a . m . 


Classification of bidder - A , B and C Class. 

Name of Division Divisional Forest Officer , South 
Wayanad Division , Kalpetta. 

Period for completion — upto 8 months. 
1. Bidders shall remit the tender document fee and the 

Earnest Money Deposit using online payment 
option of e -procurement system only and submitted 
through the internet online banking of State Bank 
of Travancore or through NEFT for other banks. 
Bidders opting for NEFT facility of online payment 
are advised to exercise this option atleast 48 hours 
before the closing date of bid to ensure that 
payment towards tender document fees and EMD 
are credited and a confirmation is reflected in the 
e -procurement system . The online NEFT remittance 
form provided by e - procurement system for making 
a NEFT transaction is not a payment confirmation . 
Kerala Forest Department/NIC /SBT shall not be 
responsible for any kind of delay in payment status 
confirmation . 


4 . Any further clarifications on this tender can be 

obtained from NIC /the e -tender Helpdesk number 
available in the www .etenders.kerala .gov.in website 
and from this office (04936 203428 ) during the 
office hours. The details regarding e -payment 
(Bidder s Bank Account Number where he/she is 
having core banking facility and email ID ) should 
be submitted along with the tender. Tenders 
without these details will not be accepted . 
Technical bid and financial bid shall be submitted in 

their respective designated online covers . 
5. The Forest Department will not be responsible for 

any inconveniences or loss to the Bidder while 

uploading / downloading the bid . 
6 . The tender /bids shall be opened online at the 

Office of the Divisional Forest Officer, South 
Wayanad Division the presence of bidders/their 
representatives who wish to attend at the above 
address . If the tender opening date happens to be 
on a holiday or non working day due to any other 
valid reason , the tender opening process will be 
done on the next working day at same time and 

place. 
7 . All other existing conditions related to e- tendering 

of Ketala PWD will be applicable in this tender 
also . 


Divisional Forest Office, 
South Wayanad Division , 
Kalpetta . 


ABDUL Assis, 
Divisional Forest Officer. 


351 


2nd JAN. 2018 ) 


84 


കാസറഗോഡ് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ 


കെ . ജി . ജി. - 3519 / 2017 . 


2017 ഡിസംബർ 12. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കാസറഗോഡ് ഡിവിഷന്റെ 
കീഴിൽ 2017 - 18 സാമ്പത്തിക വർഷം താഴെ പട്ടികയിൽ 
ചേർത്തിരിക്കുന്ന സിവിൽ ജോലി ഏറ്റെടുത്ത് നടത്തുന്നതിന് 
പൊതു മ രാ മത്ത് വകു പ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും താഴെ കാണിച്ചിരിക്കും 
വിധത്തിലുള്ള സമയപരിധിക്കുള്ളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തികളുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവെച്ച കവറുകളിൽ സമർപ്പിക്കേ 
ണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത 
തീയതി മുതൽ 11-1-2018 വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ഒരു മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ പൊതു അവധി 
ആയി പ്രഖ്യാപിക്കുകയോ മറ്റേതെങ്കിലും കാരണവശാൽ 
11 - 1 - 2018 - ന് ദർഘാസ് നടക്കാതെ വരിക യാ ണെ ങ്കിൽ 
മുൻപറഞ്ഞ സ്ഥലത്തും സമയത്തും മേൽ സമയക്രമപ്രകാരം 
18 - 1- 2018 - നും അന്നേ ദിവസം നടക്കാതെ വരികയാണെങ്കിൽ 
മുൻപറഞ്ഞ സ്ഥലത്തും സമയത്തും മേൽ സമയക്രമപ്രകാരം 
25- 1- 2018 - നും ദർഘാസ് നടത്തുന്നതായിരിക്കും. എഗ്രിമെന്റ് 
തീയതി മുതൽ 2 മാസത്തിനകം ജോലികൾ പൂർത്തിയാക്കേ 
ണ്ട താ ണ്. ദർഘാസ് ഫോറ ത്തിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല . 


പട്ടിക 


നിരത 


കമ 


പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


ദ്രവ്യം 


നമ്പർ 


3 ,000 


കാസറഗോഡ് റെയിഞ്ച് ഓഫീസ് 
കോമ്പൗണ്ടിലെ ടൈപ്പ്-III ക്വാർട്ടേഴ്സിന്റെ 

വൈദ്യുതീകരണം - 1,20,000 
2 കാസറഗോഡ് റെയിഞ്ച് ഓഫീസ് 

കോമ്പൗണ്ടിലെ ടൈപ്പ്-III ക്വാർട്ടേഴ്സിന്റെ 

ടൈൽ റൂഫിംഗ്- 1,30,000 
3 കാഞ്ഞങ്ങാട് റെയിഞ്ച് ഓഫീസിന്റെ 
മുകളിൽ ജി. ഐ . ഷീറ്റ് റൂഫിംഗ് - 3,15,000 


3 ,250 


7 ,875 


കാസറഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയ തി യിലും സമയത്തും ദർഘാ സു കൾ തുറ ക്കു ന്ന 
താ യി രി ക്കും . കേരള പൊതു മ രാ മത്ത് വകു പ്പി ലെയും 
വനം വകുപ്പിന്റെയും എല്ലാ ദർഘാസ് നിബന്ധനകളും മേൽ 
ജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാര ണ വ ശാലും കൈമാറ്റം ചെയ്യു വാൻ 
പാടുള്ളതല്ല. നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത 

ഷ ഡ്യൂൾഡ് ബാങ്കിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് രൂപ ത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കാസർഗോഡിന്റെ പേരിൽ 
പണയപ്പെടുത്തി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
1- 11-1992 - ലെ ജി. ഒ. ( എംഎസ്.) നമ്പർ 98 /92/ പി. ഡബ്ല . ഡി. 
പകാ രമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് ജോലികൾക്കും 
ബാധകമായിരിക്കും. - 200 - ന്റെ കേരള മുദ്രപത്രത്തിൽ 
ദർഘാ സിനോടൊപ്പം പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് ഹാജരാ 
ക്കേണ്ടതാണ്. അപൂർണ്ണമായതോ, ഇ . എം . ഡി. വച്ചിട്ടില്ലാത്തതോ, 
പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം ചെയ്യാത്തതോ സമയ പരിധി 
കഴി ഞ്ഞ് ലഭി ക്കു ന്നതോ ആയ ടെണ്ട റു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും ടെണ്ടർ 
യാതൊരു കാരണവും പറയാതെ നിര സിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മേൽ പ റഞ്ഞ അടങ്കൽ തുക ഏക ദേശം മാത്ര മാ ണ് . 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ഫണ്ടിന്റെ ലഭ്യതക്ക നു സ രിച്ച് പ്രവൃത്തികളിൽ മാറ്റങ്ങൾ 
വരാ വു ന്ന താ ണ്. യഥാർത്ഥ അ ട ങ്കൽ തുകയ് ക്ക് 
അനുസൃതമായി നിരതദ്രവ്യത്തിലും ഫോറത്തിന്റെ വിലയിലും 
മാറ്റം വരുന്നതാണ്. ടെണ്ടർ ഫോമിലുള്ള അപേക്ഷയോടൊപ്പം 
കോൺടാക്ടർ ലൈസൻസ്, പാൻകാർഡ് എന്നിവയുടെ 
പകർപ്പുകൾ സമർപ്പിക്കേണ്ടതാണ്. 

ഈ ദർഘാസ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
വിവരങ്ങൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിഞ്ചാഫീസ്, 
കാസർഗോഡ് ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസ് 
എന്നിവിടങ്ങളിൽ അന്വേഷിച്ചാൽ പ്രവൃത്തിദിവസങ്ങളിലും 
www.keralaforest.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. 


7 ,500 


4 കാസറഗോഡ് പുലിപ്പറമ്പ് വാച്ച് ടവർ 

നിർമ്മാണം - 3,00,000 
കാസറഗോഡ് റെയിഞ്ചിലെ ബോവിക്കാനം 

ടൈപ്പ്- II ക്വാർട്ടേഴ്സിന്റെ മെയിന്റനൻസ് - 
- 3, 00 ,000 


7 ,500 


ആകെ 


12 , 00 , 000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - നും 2 - നും 

500 + GST; കമ ന മ്പർ 3 - ന് - 650 + GST ; 
ക്രമനമ്പർ 4 - നും 5 - നും - 600 + GST . 


ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും - 
11- 1 - 2018 , 1 മണി വരെ. 


ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 11- 1- 2018 , 3 മണി വരെ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11 - 1- 2018, 
3 . 30 മണി. 


352 


2nd JAN. 2018] 


FOREST DEPARTMENT 


85 


No. KGG-3519/2017. 


12th December 2017. 


The Sealed , competitive tenders in the prescribed 
form are invited till 3 p . m . on 11 - 1 -2018 from registered 
contractors of PWD Kerala for the following work by the 
undersigned for and on behalf of Governor of Kerala . 
Tender form can be had from the office of the 
undersigned on request in writing till 1 p .m . on the date 
of tender on payment of its cost and taxes. The date and 
time of receipt of tender in sealed cover superscribing the 
name of the work is at 3 p .m . on the tender date. The 
tender will be opened at 3. 30 p. m . on 11 -1 - 2018 in the 
presence of the tenderers present at that time. In case the 
tender is not materialized on 11 - 1-2018 due to unexpected 
reasons, it will be conducted on 18 - 1 - 2018 at the same 
time schedule and place and in case the tender is not 
materialized on 18 - 1 - 2018 due to unexpected reasons, it 

will be conducted on 25 - 1- 2018 at the same time schedule 
and place. 


in G .O .(Ms.) No. 98 / 92 PWD dated 1 - 11 - 1992 will also 
applicable to this Tender. Tender forms are not 
transferable. Tender should be submitted along with a 
preliminary agreement signed and executed in a stamp 
paper worth · 200 . Incomplete tenders and tenders 
without EMD or tender received after the stipulated time 
are liable to be rejected . The undersigned reserves the 
right to reject any tender without arraying any reasons 
there of. Estimated amount of works shown in the tender 
notice may vary subject to the scrutiny and availability of 
fund and will be shown above . Copy of contractor license 
and PAN Card should be submitted along with the 
application for tender form . 

More details can be had from office of the Divisional 
Forest Officer, Kasaragod or office of the Forest Range 
Officer , Kasaragod and Kanhangad during the working 
hours and also from the website www .keralaforest.org . 


Office of the Divisional 
Forest Officer , 
Kasaragod. 


RAJEEVAN. M., 
Divisional Forest Officer. 


EMD 


SL . 
No. 


Name of Work and 
Approximate Estimate Amount 

PAC (Lakhs) 


ദർഘാസ് പരസ്യം 


നമ്പർ 


കെ . ജി . ജി .- 3563 / 2017. 


2017 ഡിസംബർ 12. 


3, 000 


2 


3,250 


Electrification of Type III Quarters at 
Range Office Compound, Kasaragod - 
- 1,20,000 
Tile roofing of Type III Quarters at 
Range Office Compound , Kasaragod 
- 1,30 ,000 
GI Sheet roofing at Range Office 
Compound, Kanhangad - · 3, 15 , 000 
Construction of Watchtower at 
Pulipparamba , Kasaragod — 3,00 ,000 
Maintenance of Type III Quarters at 
Bovikkanam in Kasaragod Range — 
- 3 ,00,000 


- കാസറഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ഗുണനിലവാരമുള്ളതും 
C .P. R .I./ D . G. S. & D അംഗീകാരമുള്ളതുമായ സാമഗ്രികൾ 
ഉപയോഗിച്ച് വനം - വന്യ ജീവി വകുപ്പിലോ മറ്റു സർക്കാർ 
വകുപ്പുകളിലോ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത്മുൻപരിചയമുള്ള 
കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


7,875 


4 


7 .500 


കമ 
നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 


7,500 


12 ,250 


കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റെയിഞ്ചിലെ ഭീമനടി 
സെക്ഷനിലെ പാലാവയൽ മുതൽവെള്ളക്കല്ല് 
വരെ 3 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ 

വേലി സ്ഥാപിക്കൽ - 4,90,000 
2 കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റെയിഞ്ചിലെ ഭീമനടി 

സെക്ഷനിലെ വെള്ളക്കല്ല് മുതൽ കൂട്ടക്കുഴി 
വരെ 3 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ 

വേലി സ്ഥാപിക്കൽ - - 4,90,000 
3 കാസർഗോഡ് റെയിഞ്ചിലെ കാറഡുക്ക 

സെക്ഷനിലെ കൊട്ടംകുഴി മുതൽ നെയ്യങ്കയം 
വരെ 2 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ 
വേലി നിർമ്മിക്കൽ - - 3,80,000 


Cost of tender form - - 500 + GST for Sl. Nos . 1 
and 2; - 630 + GST for Sl. No . 3 and - 600 + GST for 
Sl . Nos. 4 and 5 . 

Period of completion of the work is 2 Months from 
the date of executing agreement. 

The cost of tender forms will not be refunded at any 
cost. EMD will be accepted through DD taken from any 
of the Nationalised Bank /Scheduled bank payable at 
Kasaragod in favour of Divisional Forest Officer , 
Kasaragod. The name of work should be superscribed on 
the sealed cover. All the conditions prevailing in Kerala 
Public Works Department and Kerala Forest Department 
will be applicable to these works. Guarantee as prescribed 


12 ,250 


9 , 500 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2 ഇവയ്ക്ക് 
- 1,000 + 18 % GST, ക്രമനമ്പർ 3- ന് - 800 + 18 % GST. 


Gaz . No . 1 / 2018 /DTP (Forest). 


353 


2nd JAN. 2018] 


FOREST DEPARTMENT 


86 


- ദർഘാസ് ഫോറ ങ്ങ ൾ നൽകുന്ന തീയതിയും 
സമയവും - 11-1- 2018 പകൽ ഒരു മണിവരെ. 


ദർഘാസ് ഫോറ ങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 11- 1- 2018, 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11 -1- 2018, 
3.30 മണി. 

യോഗ്യത സർക്കാർ - അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ 
C .P . R .I./D . G.S . & D അംഗീകാരമുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് 
ഇത്തരം പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള 
2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. 


പവർഫെൻ സിംഗ് സ്ഥാപിച്ചശേഷം ഗ്യാരന്റി 
കാലയളവിൽ ഇവയ്ക്ക് ആവശ്യമായ പരിചരണം സംബന്ധിച്ച 
ജീവ ന ക്കാർ/ വാച്ചർമാർ/ ഗുണഭോക്താക്കൾ എന്നിവർക്ക് 
കരാ റു കാ രൻ വേണ്ടത്ര അ വ ബോധം ഉണ്ടാക്കിക്കൊടു 
ക്കേണ്ടതും ആയതിന് കരാറുകാരന് ഉത്തരവാദിത്വം ഉണ്ടായിരി 
ക്കുന്നതുമാണ്. ഗുണനിലവാരമുള്ളതും C.P.R .I./ D . G.S . & D 
അംഗീകാരമുള്ളതുമായ സാമഗ്രികൾ മാത്രമേ ഉപയോഗിക്കുവാൻ 
പാടുള്ളൂ. ഇവയുടെഗുണനില വാ രം , ഗ്യാരന്റി എന്നിവ 
സംബന്ധിച്ചും വൈദ്യുത കമ്പിവേലികളുടെ പരിപാലനത്തിന് 
ഏകീ ക ത നട പടികമം നിർ ദ്ദേ ശിച്ചു കൊ ണ്ടു മുള്ള 
പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 06/ 2013 
നമ്പ രിൽ 24 - 9 - 2013 -ാം തീയ തി യിലെ സർക്കുലറില 
വ്യവസ്ഥകൾ ഈ ജോലികൾക്ക് ബാധകമായിരിക്കും. 


ഏതെങ്കിലും കാരണ വശാൽ 11 - 1 - 2018 - ന് ദർഘാസ് 
നടക്കാതെ വരികയാണങ്കിൽ മുൻ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും മേൽ സമയ ക്രമപ്രകാരം 18 - 1 - 2018 - നും അന്നേ 
ദിവസം നടക്കാതെ വരികയാണെങ്കിൽ മുൻ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും മേൽ സമയക്രമപ്രകാരം 25- 1- 2018 - നും ദർഘാസ് 
നട ത്തു ന്ന താ യി രിക്കും. എഗ്രിമെന്റ് തീയതി മുതൽ 30 
ദിവസത്തിനകം ജോലികൾ പൂർത്തിയാക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരികെ 
നൽകുന്നതല്ല. 


ഈ ദ ർ ഘ ാ സ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
വിവരങ്ങൾ കാഞ്ഞങ്ങാട് റെയിഞ്ചാ ഫീസ്, കാസറഗോഡ് 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നി വിട ങ്ങ ളിൽ 
അ ന്വേ ഷിച്ചാ ൽ പ്രവർത്തി ദിവ സ ങ്ങളിലും 
www .keralaforest.org 200 bumioon 9108 mlm20 
ലഭ്യമാണ്. 


No. KGG- 3563/2017 . 


12th December 2017 . 


The Divisional Forest Officer, Kasaragod Division 
invites competitive tenders for the following works from 
the contractors / firms having 2 years experience in 
providing solar fencing using C .P.R .I./D .G .S . & D certified 
materials for the Forest and Wildlife Department or any 
Department for the following works. 


- 


St. 


EMD 


No. 


Name of Work with 
Estimate Amount 
(Approximate ) 


കാസറഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയ തി യിലും സമയത്തും ദർഘാ സു കൾ തുറ ക്കു ന്ന 
തായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം ഏതെങ്കിലും 
ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
രൂപത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കാസറഗോഡിന്റെ 
പേരിൽ പണയപ്പെടുത്തി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. 1- 11 -1992- ലെ ജി . ഒ. എം . എസ്. നമ്പർ 98 / 92 
പി . ഡബ്ല . ഡി . ( പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് 
ജോലികൾക്കും ബാധകമായിരിക്കും. ടെണ്ടർ ഫോമിനുള്ള 
അപേക്ഷയോടൊപ്പം പാൻ കാർഡ്, പ്രവൃത്തി പരിചയം 
തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ സമർപ്പി 
ക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം - 200 - ന്റെ കേരള മുദ 
പേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി, പ്രവൃത്തി 
പരിചയം തെളിയിക്കുന്ന രേഖകൾ, സാധന സാമഗ്രികളുടെ 
അംഗീകാരം | ഗ്യാരന്റി സംബ ന്ധിച്ച രേഖ കൾ, EMD 
ഒഴിവാക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ( 

ഉണ്ടെങ്കിൽ) മുതലായവ 
സമർപ്പി ക്കേ ണ്ട താ ണ്. അ പൂർണ്ണ മാ യതോ, EMD 
വച്ചിട്ടില്ലാത്തതോ സമയപരിധി കഴിഞ്ഞ്ലഭിക്കുന്നതോ ആയ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ഏതെങ്കിലും ടെണ്ടർ യാതൊരു കാരണവും പറയാതെ 
നിരസിക്കു ന്ന തി നുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധമായി 
വനം വകു പ്പിലും കേരള പൊതു മ രാ മത്ത് വകു പ്പിലും 
നിലവിലുള്ള എല്ലാ നിബ ന്ധ നകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


Erecting Solar Power Fencing from 
Palavayal to Vellakkallu in Bheemanady 
section of Kanhangad Range 
- 4,90,000 


12,250 


2 


Erecting Solar Power Fencing from 
Vellakkallu to Koottakkuzhi in 
Bheemanady section of Kanhangad 
Range - 4,90, 000 


12,250 


Erecting Solar Power Fencing from 
Kottamkuzhi to Nayyankayam in 
Karadukka section of Kasaragod 
Range - 3,80,000 


| 9 , 500 


354 


2nd Jan . 2018 ] 


FOREST DEPARTMENT 


87 


superscribed on the sealed cover. All the conditions 


Cost of tender form - ` 1,000 + GST 18 % for 
Sl.Nos. 1, 2 and “ 800 + GST 18 % for Sl. No . 3. 


prevailing in Kerala Public Works Department and Kerala 


Forest Department will be applicable to these works. 


Qualification of contractor — 2 years experience in 
providing solar cum fencing using C .P.R .I./D .G .S .& D 
certified materials in Government or Quasi Government 


Guarantee as prescribed in G . O . (Ms.) No. 98 /92 PWD 


dated 1 - 11 - 1992 will also applicable to this tender. Tender 


firm . 


forms are not transferable. Incomplete tenders and tenders 


without EMD or tender received after the stipulated time 


Period before which is to be completed — 30 days 


from the date of agreement. 


are liable to be rejected . The undersigned reserves the 
right to reject any tender without assigning any reasons 
thereof. Estimated amount of works shown in the tender 


The equipments/materials should possess quality 


certification by Central Power Research Institute , Bangalore 


notice may vary subject to the scrutiny and approval from 


or DGS& D , New Delhi. Tender form can be had from the 


higher authorities and will be shown in the tender 


office of the undersigned on request in writing till 1 p. m . 


schedule . Copy of PAN Card should be submitted along 


on 11 - 1 - 2018 on payment of its cost and taxes. The date 


with the application for tender form . 


and time of receipt of tender in sealed cover 
superscribing the name of work is at 3 p . m . on the tender 
date . The tender will be opened at 
3 . 30 p . m . on 11- 1-2018 in the presence of the tenderers 


All other existing conditions related to tender of 
Kerala PWD /Forest Department will be applicable to this 


tender also . 


present at that time. In case the tender is not materialized 


The successful tenderer is liable to remit the 


on 11 - 1 - 2018 due to unexpected reasons , it will be 


taxes as per rules . The contractor is bound to give 
necessary training and awareness to the Forest 


conducted on 18 - 1 - 2018 at the same time scheduled and 


Department Staff and beneficiaries regarding the 


place and in case the tender is not materialized on 
18 -1 -2018 due to unexpected reasons, it will be conducted 
on 25- 1-2018 at the same time schedule and place . 


maintenance of the power fence . The tenderer/agency/ firm 


shall abided by the conditions in the Circular No. 06 /2013 


dated 24 - 9 - 2013 of the Principal Chief Conservator of 


Bidders are requested to submit copy of the 


Forest, Thiruvananthapuram . 


More details can be had from the office of the 


experience certificate in providing solar fencing using 
C .P.R .I./D .G .S . & D certified materials for the Forest and 
Wildlife Department or any Department, Quality and 
guarantee certificates for materials, EMD exemption 


Divisional Forest Officer, Kasaragod or Office of the 


Forest Range Officer , Kanhangad during the working hours 


certificate ( if any), and preliminary agreement executed in 


and also from the website www .keralaforest.org . 


Kerala Stamp Paper worth 


– 200 . 


The cost of tender forms will not be refunded at any 


Office of the Divisional 


RAJEEVAN , M ., 


cost . EMD will be accepted through DD taken from any of 


Forest Officer, 


Divisional Forest Officer. 
(For and on behalf of the 


the Nationalised Bank in favour of Divisional Forest 


Kasaragod . 


Officer, Kasaragod . The name of work should be 


Governor of Kerala ) 


355 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ 


കെ . ജി . ഇ .- 4194 / 2017 . 


2017 ഡിസംബർ 14. 


കാസറഗോഡ് ഡിവിഷന്റെ കീഴിലുള്ള കാസറഗോഡ്, കാഞ്ഞങ്ങാട് റെയ്ഞ്ചുകളിൽ 2017 -18 വർഷം നടത്താനുദ്ദേശിക്കുന്ന താഴെ 
പറയുന്ന അഗ്നിപ്രതിരോധ പ്രവർത്തികൾ ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. വിശദാംശങ്ങൾ അടങ്ങിയ ടെണ്ടർ ഫോറം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കാസറഗോഡ് ഡിവിഷൻ, വിദ്യാനഗർ ഓഫീസിൽനിന്നും ഒടുക്കുന്ന മുറയ്ക്ക് ലഭിക്കുന്നതാണ്. 
അപേക്ഷ ഫോറം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ www.forest.kerala .gov.in എന്ന വെബ്സൈറ്റിൽനിന്ന് ഡൗൺലോഡ് ചെയ്ത് 
എടുക്കാവുന്നതാണ്. ടെണ്ടർ ഫോറം ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽനിന്നും എടുക്കുന്നപക്ഷം ആയതിന്റെ ഫീസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ കാസറഗോഡ് മാറത്തക്കവണ്ണം എടുത്ത ഷെഡ്യൂൾഡ്/ ദേശസാൽകൃത ബാങ്കിന്റെ ഡി . ഡി , പാർട്ട്-1 
ദർഘാസ് അപേക്ഷ സഹിതം സമർപ്പി ക്കേ ണ്ട താ ണ് . ടെണ്ടർ ഡോക്യുമെന്റ് സ് സാധാരണ തപാ ലിൽ 
അയയ്ക്കുവാൻ പാടുള്ളതല്ല. നിശ്ചിത നിരതദ്രവ്യം അടക്കമുള്ള പൂർണ്ണരൂപത്തിലുള്ള ദർഘാസുകൾ നിശ്ചിത തീയതിയിലും 
സമയത്തും രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന ലഭ്യമാക്കുകയോ അല്ലെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
മുദ്രവെച്ചിട്ടുള്ള ടെണ്ടർ ബോക്സിൽ നേരിട്ട് നിക്ഷേപിക്കുകയോ ചെയ്യേണ്ടതാണ്. പ്രവർത്തി സ്ഥലം, പ്രവർത്തിയുടെ സ്വഭാവം 
സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭി ക്കു ന്ന താ യിരിക്കും. ദർഘാസിലൂടെ പ്രവർത്തി ഏറ്റെടുക്കു ന്ന യാൾക്ക് പ്രവർത്തി സ്ഥലം പരിശോധിക്കുന്നതിനും 
പരിതസ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നതിനും അപേക്ഷിക്കുന്നപക്ഷം ടിയാൻ ഫീൽഡ് പരിശോധനയ്ക്കുവേണ്ട സഹായങ്ങൾ 
ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട റെയ്ഞ്ച് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത 
കോൺട്രാക്ടർമാർക്ക് മാത്രമേ ടെണ്ടറിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ളൂ. നിശ്ചിത യോഗ്യതയില്ലാത്ത കരാറുകാരുടെ ടെണ്ടർ 
അപേക്ഷകളും നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 


- ദർഘാസുകൾ 8- 1 - 2018 ഉച്ചയ്ക്ക് ശേഷം 1 മണിവരെ കാസറഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 2.30 മണിവരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 3 മണിക്ക് തത്സമയം 
ഹാജരുള്ള കരാറുകാരു ടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥനോദർഘാസുകൾ തുറക്കുന്നതും 
ആയിരിക്കും. 


ഇ . എം . ഡി. പി . എ . സി. 


| ക്രമ റെയിഞ്ചിന്റെ 
നമ്പർ പേര് 


അഗ്നിപ്രതിരോധ പ്രവൃത്തി 

( 2017 - 18 ) 


അളവ് 
( കി. മീ.) 


ദർഘാസ് 
ഫോറത്തിന്റെ 
- വില 
(12 % ജി .എസ് . ടി . 
ഉൾപ്പെടെ) 

(7) 


( 3 ) 


- (5) 


(6) 


കാഞ്ഞങ്ങാട് 


മരുതോം സെക്ഷനിലെ കാറളം -മങ്കയം 


975 


39, 000 


336 


കാഞ്ഞങ്ങാട് 


750 


30, 000 


336 


കാഞ്ഞങ്ങാട് 


1, 950 


78, 000 


560 


കാത്ത 


1,475 


59, 000 


560 


- 5 കാഞ്ഞങ്ങാട് 


2, 150 


86, 000 


560 


മരുതോം സെക്ഷനിലെ മുന്തൻകുന്ന് ബിറ്റ് I 
മരുതോം സെക്ഷനിലെ പാത്തിക്കര 1996 
സി . എ . പ്ലാന്റേഷൻ (മഹാഗണി) 
മരുതോം സെക്ഷനിലെ 1996 സി . എ . പ്ലാന്റേഷൻ 
മങ്കയം, മഹാഗണി, കാറ്റാടി, മുള പ്ലാന്റേഷൻ 
മരുതോം സെക്ഷനിലെ ശിവഗിരി ഗോവിംഗ് 
പ്ലാന്റേഷൻ (മുള) 
മരുതോം സെക്ഷനിലെ മരുതോംമല 2000 
ആർ. ഡി .എഫ്. പ്ലാന്റേഷൻ 
മരുതോം സെക്ഷനിലെ മാലോം ആർ. ഡി.എഫ്. II 
മരുതോം സെക്ഷനിലെ മരുതോം ഗ്രാസ്സാന്റ് - 
ഏരിയ 


കാഞ്ഞങ്ങാട് 


2, 450 


98,000 


560 


7 


കാഞ്ഞങ്ങാട് 


2 , 450 


98, 000 


560 


8 


കാഞ്ഞങ്ങാട് 


10 


4 ,875 


1,95, 000 


560 


- 9 കാഞ്ഞങ്ങാട് 


1 , 475 


- 59, 000 


560 


പനത്തടി സെക്ഷനിലെ റാണിപുരം ഇന്റേണൽ 
ഗ്രാസ്സാന്റ് 


356 


2nd JAN . 2018 ] 


FOREST DEPARTMENT 


- (1) 


( 2) 


(5 ) 


( 6 ) 


10 കാഞ്ഞങ്ങാട് 


975 


39 ,000 


336 


പനത്തടി സെക്ഷനിലെ പാറക്കടവ്-റാണിപുരം 
ഇന്റർസ്റ്റേറ്റ് ബൗണ്ടറി 
പനത്തടി സെക്ഷനിലെ പാണത്തൂർമല 


11 


കാഞ്ഞങ്ങാട് 


975 


39 , 000 


336 


12 കാഞ്ഞങ്ങാട് 


4, 875 


1,95, 000 


560 


പനത്തടി സെക്ഷനിലെ അച്ചംപാറ വെസ്റ്റഡ് 
ഫോറസ്റ്റ് 


13 


കാഞ്ഞങ്ങാട് 


2, 450 


98,000 


560 


14 


കാഞ്ഞങ്ങാട് 


4 ,875 


1,95, 000 


560 


15 കാഞ്ഞങ്ങാട് 


1,475 


59, 000 


560 


കാഞ്ഞങ്ങാട് 


5 


2 , 450 


98, 000 


560 


കാഞ്ഞങ്ങാട് 


2 , 450 


98, 000 


560 


കാഞ്ഞങ്ങാട് 


2 , 450 


98, 000 


560 


കാഞ്ഞങ്ങാട് 


2 , 925 


1, 17 , 000 


560 


20 


കാഞ്ഞങ്ങാട് 


- 


10 


5 ,600 


1,95 , 000 


560 


പനത്തടി സെക്ഷനിലെ ആലട്ടി റിസർവ് ഫോറസ്റ്റ് 
പനത്തടി സെക്ഷനിലെ മണ്ണാർക്കയം വെസ്റ്റഡ് 
ഫോറസ്റ്റ് 
പനത്തടി സെക്ഷനിലെ ഓട്ടമല വെസ്റ്റഡ് ഫോറസ്റ്റ് 
മെഡിസിനൽ പ്ലാന്റ് സ് 
പനത്തടി സെക്ഷനിലെ തുമ്പോടി ഈസ്റ്റ് - 
പനത്തടി സെക്ഷനിലെ ഓട്ടമല വെസ്റ്റഡ് ഫോറസ്റ്റ് 
ഭീമനടി സെക്ഷനിലെ പന്നിയാർമാണി- കോട്ടഞ്ചേരി 
( ഹോപ്പിയ ഓഗ്മന്റേഷൻ ഏരിയ ) 
ഭീമനടി സെക്ഷനിലെ കമ്മാടി ആർ. ഡി. എഫ്. 1 
ഭീമനടി സെക്ഷനിലെ ഏളേരി റിസർവ് ഫോറസ്റ്റ് 
ഭീമനടി സെക്ഷനിലെ കോട്ടമല തേക്ക്പ്ലാന്റേഷൻ 
കോട്ടമല - ചട്ടമല വെസ്റ്റഡ് ഫോറസ്റ്റ് 
ഭീമനടി സെക്ഷനിലെ 1996 സി. എ . പിലാത്തടം 
മഹാഗണി, കാറ്റാടി, മുള പ്ലാന്റേഷൻ 
ഭീമനടി സെക്ഷനിലെ മഞ്ചുച്ചോല മലവാരം 
വെസ്റ്റഡ് ഫോറസ്റ്റ് 
ഭീമനടി സെക്ഷനിലെ 1996 സി . എ . കിനാനൂർ 
മഹാഗണി, കാറ്റാടി, മുള പ്ലാന്റേഷൻ 
ഭീമനടി സെക്ഷനിലെ മഞ്ചുച്ചോല 1996 സി . എ . 
പ്ലാന്റേഷൻ മഹാഗണി, കാറ്റാടി, മുള 
ഭീമനടി സെക്ഷനിലെ കാവുന്തല വെസ്റ്റഡ് 
ഫോറസ്റ്റ്- ജാതിമൂപ്പ് 


21 


കാഞ്ഞങ്ങാട് 


- 


10 


4, 875 


1, 95, 000 


560 


22 കാഞ്ഞങ്ങാട് 


2 , 450 


98,000 


560 


23 കാഞ്ഞങ്ങാട് 


2 ,450 


98 , 000 


560 


24 


കാഞ്ഞങ്ങാട് 


2 ,450 


98, 000 


560 


25 കാഞ്ഞങ്ങാട് 


2 ,450 


98, 000 


560 


26 കാഞ്ഞങ്ങാട് 


1,475 


59, 000 


560 


500 


20, 000 


336 


2 


1,000 


40,000 


336 


4,500 


1, 80 , 000 


560 


27 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കൊട്ടംകുഴി 2008 

തേക്ക് പ്ലാന്റേഷൻ 
28 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ തെര 2012 മഹാഗണി 

പ്ലാന്റേഷൻ 
29 കാസറഗോഡ് - കാറഡുക്ക സെക്ഷനിലെമുള്ളരിയ - കർമ്മംതൊടി 8.95 

അക്കേഷ്യ ബെൽറ്റ് പ്ലാന്റേഷൻ 
30 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ പയർപള്ളം- കോട്ടൂർ 

2014 അക്കേഷ്യ ബെൽറ്റ് പ്ലാന്റേഷൻ 
- കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ ചാന്തംപാറ നാച്ച്വറൽ 

മെഡിസിനൽ പ്ലാന്റേഷൻ 


1. 5 


725 


29, 000 


336 


31 


1,025 


40,000 


336 


2 


1,000 


40,000 


336 


1,500 


60, 000 


32 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കാട്ടിപ്പള്ളം 2012 

മാഞ്ചിയം പ്ലാന്റേഷൻ 
- 33 കാസറഗോഡ് -- കാറഡുക്ക സെക്ഷനിലെ പൂവടുക്ക ബിറ്റ് II 2002 

മിസലേനിയസ്പ്ലാന്റേഷൻ 
Gaz . No. 1 / 2018 /DTP (Forest ). 

357 


560 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


90 


(1) 


( 2 ) 


(5) 


( 6) 


2 . 85 


1, 475 


59, 000 


560 


1 ,225 


59, 000 


560 


36 


525 


21,000 


336 


1. 050 


525 


21,000 


336 


0.7 


0 . 7 


350 


14 ,000 


34 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ ബോവിക്കാനം 

ഇരിയണ്ണി നാച്ച്വറൽ സാന്റൽ ഏരിയ 
35 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ വീട്ടിയടുക്കം- നെയ്യങ്കയം 2.5 

അക്കേഷ്യ ബെൽറ്റ് പ്ലാന്റേഷൻ 
കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കൊട്ടംകുഴി 2002 

1.075 
തേക്ക് പ്ലാന്റേഷൻ 
37 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ ചെറ്റോണി- കൊട്ടംകുഴി 

2001 തേക്ക് പ്ലാന്റേഷൻ 
38 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കൊട്ടംകുഴി 2005 തേക്ക് 

പ്ലാന്റേഷൻ 
39 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കുക്കംകുഴി 2005 തേക്ക് 1. 8 

പ്ലാന്റേഷൻ 
40 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കാറഡുക്ക 1943 

കശുമാവ് പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ 

റീജെനറേഷൻ പ്ലാന്റേഷൻ 
41 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ മുളിയാർ 1943 കശുമാവ് 

പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ റീജെനറേഷൻ 
പ്ലാന്റേഷൻ 


336 


875 


35,000 


336 


1 . 55 


850 


30,000 


336 


1. 450 


725 


29,000 


336 


A ) 


2 . 10 


1, 150 


41, 000 


336 


2 . 000 


1,000 


40,000 


336 


3 . 500 


1, 725 


69, 000 


560 


കാസറഗോഡ് - കാറഡുക്ക സെക്ഷനിലെ ഉള്ളടക്കം 1943 

കശുമാവ് പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ 

റീജെനറേഷൻ പ്ലാന്റേഷൻ 
43 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കാറഡുക്ക 1944 

കശുമാവ് പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ 

റീജെനറേഷൻ പ്ലാന്റേഷൻ 
44 കാസറഗോഡ് - കാറഡുക്ക സെക്ഷനിലെ കായമ്പാടി 1945 

കശുമാവ് പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ 

റീജെനറേഷൻ പ്ലാന്റേഷൻ 
45 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കാറഡുക്ക 1945 2.750 

കശുമാവ് പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ 

റീജെനറേഷൻ പ്ലാന്റേഷൻ 
46 കാസറഗോഡ് - കാറഡുക്ക സെക്ഷനിലെ മുളിയാർ 1946 കശുമാവ് 3.500 

പ്ലാന്റേഷൻ- 2005 അക്കേഷ്യ റീജെനറേഷൻ 

പ്ലാന്റേഷൻ 
47 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ 2002 മിസലേനിയസ് 

ഹാർഡ്വുഡ് പ്ലാന്റേഷൻ പൂവടുക്ക ബീറ്റ് 1 
കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ ആലമ്പറമ്പ സാന്റൽ 3.950 

വുഡ്പ്ലാന്റേഷൻ 


1, 475 


54, 000 


560 


1, 725 


69, 000 


560 


2 . 400 


1, 175 


47 ,000 


336 


1 , 925 


77 , 000 


560 


1,000 


40,000 


336 


1,350 


54,000 


560 


49 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ പാർത്ത കൊച്ചി 2. 000 

സാന്റൽ ഏരിയ 
50 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ നെയ്യങ്കയം അക്കേഷ്യ 2.75 

ഏരിയ 
51 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ 2013 മഹാഗണി - 4.2 

പ്ലാന്റേഷൻ കൊട്ടംകുഴി 


51 


കാസറ 


4 . 2 


2 , 050 


82,000 


560 


358 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


91 


- (1) 


(2) 


(5) 


( 6 ) 


(7) 


0 . 900 


450 


18 , 000 


336 


52 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കുക്കംകുഴി 2004 

തേക്ക്പ്ലാന്റേഷൻ 
53 കാസറഗോഡ് കാറഡുക്ക സെക്ഷനിലെ കൊട്ടംകുഴി 2007 

തേക്ക് പ്ലാന്റേഷൻ 


1 . 100 


575 


23, 000 


336 


54 കാസറഗോഡ് 


1 .250 


625 


25,000 


336 


കാറഡുക്ക സെക്ഷനിലെ കൊട്ടംകുഴി 2004 
തേക്ക് പ്ലാന്റേഷൻ 


55 കാസറഗോഡ് 


2 . 00 


1, 000 


40 ,000 


336 


കാറഡുക്ക സെക്ഷനിലെ കൊട്ടംകുഴി 2012 
മഹാഗണിപ്ലാന്റേഷൻ 


കാസറഗോഡ് 


ധ 


1, 500 


60,000 


560 


കാറഡുക്ക സെക്ഷനിലെ കന്നടുക്ക നാച്ചുറൽ 
തേക്ക് ഏരിയ 


കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ പഞ്ചിക്കൽ നാച്ചുറൽ ഏരിയ 


ധ 


1,500 


60,000 


560 


2 , 925 


1, 17 , 000 


560 


2 . 8 


2 ,750 


1, 10 , 000 


560 


1,000 


40, 000 


336 


കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ തുമ്പടുക്ക - ബീജന്തടുക്ക - 3 - 

ഹാർഡ്വുഡ് ഏരിയ (ബണ്ടാജെ റിസർവ്വ് 

ഫോറസ്റ്റ്- 3 കി. മീ ) 
59 കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ കിളിയലു - മഞ്ചത്തൂർ 2.8 

ഹാർഡ്ഡ് ഏരിയ (ബണ്ടാജെ റിസർവ് 

ഫോറസ്റ്റ്- 2.8 കി . മീ ) 
- കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ 1957 , 1958 കക്കപ്പൊടി - മയ്യള 

തേക്ക് പ്ലാന്റേഷൻ 
- കാസറഗോഡ് 2010 തേക്ക് പ്ലാന്റേഷൻ പരപ്പ 
- കാസറഗോഡ് - പരപ്പ് സെക്ഷനിലെ പഞ്ചിക്കൽ നാച്ചുറൽ തേക്ക് 

പ്ലാന്റേഷൻ പരപ്പ 
കാസറഗോഡ് പരപ്പ സെക്ഷനിലെ മുഡിയാർ ഹോപ്പിയ ഏരിയ 3 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ ഹോപ്പിയ & തേക്ക് പ്ലാന്റേഷൻ 2.35 

പരപ്പ 


750 


30 ,000 


336 


1,500 


60, 000 


560 


1,500 


60, 000 


560 


1, 150 


46,000 


336 


2 . 5 


1,225 


49, 000 


560 


1, 500 


60, 000 


560 


65 കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ കൊട്ടിയാടി - പരപ്പ് റിസർവ് 

ഫോറസ്റ്റ് 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ ദേലമ്പാടി - പഞ്ചിക്കൽ 

നാച്ചുറൽ ഹോപ്പിയ ഏരിയ 
കാസറഗോഡ് - പരപ്പ് സെക്ഷനിലെ ശാന്തിമല ഡീഗ്രേഡഡ് 

നാച്ചുറൽ ഫോറസ്റ്റ് ഏരിയ 


1, 500 


60 ,000 


560 


1 , 500 


60, 000 


560 


കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ കനകമജിലു നാച്ചുറൽ 

ഹോപ്പിയ 


3, 900 


1,56, 000 


560 


1 . 5 


750 


30, 000 


336 


2 . 1 


1, 050 


42 , 000 


336 


കാസറഗോഡ് പരപ്പ സെക്ഷനിലെ ബണ്ടാജെ റിസർവ് ഫോറസ്റ്റ് 

നാച്ചുറൽ കെയൻ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ പരപ്പ 2008 തേക്ക്പ്ലാന്റേഷൻ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ മയ്യള ഹാർഡ്വുഡ് 

സ്പീഷീസ് ഏരിയ 
- കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ 2004 നാച്ചുറൽഓണ്മെന്റേഷൻ 2.2 

ഏരിയ , പഞ്ചിക്കൽ 
73 കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ ബെള്ളിപ്പാടി നാച്ചുറൽ - 2.5 

ഹോപ്പിയ ഏരിയ 


1, 075 


43, 000 


336 


2 


5 


1, 225 


49 ,000 


336 


359 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


92 


- (1) 


( 2 ) 


- (3) 


1,500 


60, 000 


560 


75 


3 . 5 


1, 750 


70, 000 


560 


- 


3 


1,500 


60, 000 


560 


77 


- 


1.5 


1 . 5 


750 


30,000 


336 


3 ,850 


1, 54,000 


560 


74 കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ പഞ്ചിക്കൽ നാച്ചുറൽ 

ഹോപ്പിയ ഏരിയ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ കനകമജിലു റിസർവ് 

ഫോറസ്റ്റ് ഹോപ്പിയ ഏരിയ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ 2011 തേക്ക് പ്ലാന്റേഷൻ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ നാച്ചുറൽ ഹോപ്പിയ ഫോറസ്റ്റ് 

ഏരിയ , ഹാർഡ്വുഡ്പ്ലാന്റേഷൻ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ കനകമജിലു ഫോറസ്റ്റ്ഏരിയ 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ മഞ്ചത്തൂർ- മൈക്കുളി 
കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ പരപ്പ - പഞ്ചിക്കൽ കെയിൻ 

ഓഗ്മന്റേഷൻ 
81 കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ ദേലമ്പാടി 2006 ബാംബൂ 

ഓണ്മെന്റേഷൻ 
- കാസറഗോഡ് പരപ്പ സെക്ഷനിലെ 2013 തേക്ക് പ്ലാന്റേഷൻ 

കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ 2013 തേക്ക് പ്ലാന്റേഷൻ 
കാസറഗോഡ് -- പരപ്പ് സെക്ഷനിലെ 2013 മഹാഗണി പ്ലാന്റേഷൻ 

കനകമണ്ണിലു 


79 


-- 2.65 


2 . 65 


2 , 750 


1,10, 000 


560 


80 


4 ,000 


1,60,000 


560 


2 . 2 


1, 125 


45, 000 


336 


1 . 5 


750 


30, 000 


336 


1 . 8 


900 


36, 000 


336 


1, 000 


40,000 


336 


85 


1,500 


60,000 


560 


1 . 1 


550 


22,000 


336 


87 


500 


20, 000 


336 


1 . 5 


775 


31, 000 


336 


കാസറഗോഡ് പരപ്പ് സെക്ഷനിലെ 2004 നാച്ചുറൽ ഹോപ്പിയ 

ഓണ്മെന്റേഷൻ 
86 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2013 മഹാഗണി 

പ്ലാന്റേഷൻ നാഗത്തുമൂല 
കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2013 മാഞ്ചിയം 

പ്ലാന്റേഷൻ കൗണ്ണി 
88 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2013 മാഞ്ചിയം 

പ്ലാന്റേഷൻ മാടത്തുംകാട് 
കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 1962 തേക്ക്പ്ലാന്റേഷൻ 

അഡൂർ 
90 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ ബണ്ടാരക്കുഴി തേക്ക് 

ഹാർഡ്വുഡ്പ്ലാന്റേഷൻ 
കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ ചെന്നംകുണ്ട്ഏരിയ 
കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ ചെന്നംകുണ്ട് കെയിൻ 

ഏരിയ 


89 


2 . 8 


1, 375 


55, 000 


560 


3 . 2 


1,575 


63 ,000 


560 


91 


2 . 5 


1,250 


50 , 000 


336 


2 . 5 


1,250 


50 ,000 


336 


93 കാസറഗോഡ് 


1, 000 


40 ,000 


336 


94 കാസറഗോഡ് 


3 . 2 


1,575 


63,000 


560 


95 കാസറഗോഡ് 


500 


20,000 


336 


ബന്തടുക്ക സെക്ഷനിലെ മണ്ടക്കോൽ സാന്റൽ 
ഏരിയ 
ബന്തടുക്ക സെക്ഷനിലെ ബണ്ടാരക്കുഴി 
നാച്ചുറൽ സാന്റൽ ഏരിയ 
ബന്തടുക്ക സെക്ഷനിലെ വെള്ളരിക്കയ തേക്ക് 
ഹാർഡ്വുഡ് ഏരിയ 
ബന്തടുക്ക സെക്ഷനിലെ നെരോടി 
ഹാർഡ് വുഡ് ഏരിയ 
ബന്തടുക്ക സെക്ഷനിലെ പള്ളത്തുപാറ 
സാന്റൽ ഏരിയ 
ബന്തടുക്ക സെക്ഷനിലെ പുലിപ്പറമ്പ 
നാച്ചുറൽ തേക്ക് ഏരിയ 


96 കാസറഗോഡ് 


3 


1, 500 


60,000 


560 


97 കാസറഗോഡ് 


2 . 5 


1,225 


49, 000 


560 


98 കാസറഗോഡ് 


500 


20,000 


336 


360 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


93 


- (1) 


(2) 


- ( 3 ) 


(5) 


കാസറ 


600 


24 ,000 


336 


1, 000 


40,000 


336 


1,000 


40 ,000 


336 


750 


30,000 


336 


ബന്തടുക്ക സെക്ഷനിലെ 2012 മഹാഗണി 

പ്ലാന്റേഷൻചള്ളത്തുങ്കൽ 
100 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2012 മാഞ്ചിയം 

പ്ലാന്റേഷൻ കാട്ടികജെ 
101 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2014 മാഞ്ചിയം 

പ്ലാന്റേഷൻ കടുമനടുക്ക ബിറ്റ് I 
102 കാസറഗോഡ് - ബന്തടുക്ക സെക്ഷനിലെ 2014 മാഞ്ചിയം 

പ്ലാന്റേഷൻ കടുമിടുക്ക ബിറ്റ് II 
103 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2014 മഹാഗണി 

പ്ലാന്റേഷൻ വെള്ളക്കാനം 
104 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2014 മഹാഗണി 

പ്ലാന്റേഷൻ പള്ളഞ്ചി- പരപ്പ് 
105 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ പയർപള്ളം 

ബാലനടുക്ക 
106 കാസറഗോഡ് ബന്തടുക്ക സെക്ഷനിലെ 2002 തേക്ക് 

പ്ലാന്റേഷൻ മണ്ടബേട്ട 


1,000 


40,000 


336 


1,000 


40 ,000 


336 


1,500 


60, 000 


560 


1. 8 


900 


36, 000 


336 


കരാറുകാരുടെ യോഗ്യത - " C class and above . 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 8- 1-2018 ഉച്ചയ്ക്ക് ശേഷം 2.30 മണി വരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 8- 1- 2018 ഉച്ചയ്ക്ക് ശേഷം 3 മണി. 


കരാർ കാലാവധി - കരാർ തീയതി മുതൽ 30 ദിവസം. 


സാങ്കേതികമായ കാരണങ്ങളാൽ മേൽ പറഞ്ഞ ദിവസം ദർഘാസ് നടത്തുന്നതിന് സാധിക്കാതെ വരികയോ ദർഘാസിനുള്ള 
അപേക്ഷ ആരും വാങ്ങിക്കാതിരിക്കുകയോ ചെയ്താൽ ടി ജോലികൾക്കുള്ള ദർഘാസുകൾ 11- 1-2018 - ന് അതേ സമയത്ത് നടത്തുന്ന 
താണ്. ടി ദിവസവും ദർഘാസ് നടക്കാതെ വന്നാൽ ടി ദർഘാസ് 16 - 1- 2018 - നോ തൊട്ടടുത്ത പ്രവർത്തി ദിവസമോ മേൽ 
നിശ്ചയിച്ച സമയത്ത് നടത്തുന്നതാണ്. 

ഈ പ്രവർത്തികൾ എല്ലാംതന്നെ സമയബന്ധിത മായി കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട തി നാൽ അതിനുള്ള 
സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പുകളും ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. പ്രവർത്തി 
തീർക്കാനുള്ള കാലാവധി, ടെണ്ടർ ഫോറത്തിലെ നിബന്ധനകൾ, കേരള വനംവകുപ്പിലെ ( എം .എസ്.) 26 / 2017 വനം, സർക്കാർ 
ഉത്തരവ്, തീയതി 20 - 5- 2017 പ്രകാരമുള്ള നിബന്ധനകൾ എന്നിവയെല്ലാം കരാറുകാർക്ക് ബാധകമാകുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ ഡി. ഡി. ആയോഅടച്ച് രജിസ്ട്രേഷൻ കാർഡ് സഹിതം അപേക്ഷിച്ചാൽ ഫോറം 
ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. നിരതദ്രവ്യം ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കാസറഗോഡ് ഡിവിഷൻ എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിരിക്കണം. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി ലഭിക്കുന്നതും അപൂർണ്ണവുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. കൂടാതെ മറ്റ് അടിയന്തിര 
സാഹചര്യത്തിൽ ദർഘാസ് റദ്ദാക്കാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. കൂടാതെ 
നിരതദ്രവ്യം/ സെകരിറ്റി കെട്ടിവെക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആയതിലേക്കുള്ള ഉത്തരവിന്റെ പകർപ്പും 
ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അവരും നിരതദ്രവ്യം/ സെക്യൂരിറ്റി കെട്ടിവെക്കേണ്ടതാണ്. 


- ദർഘാസ് സമർപ്പിക്കുവാനുദ്ദേശിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം നിശ്ചിത ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ 
- 200 - ന്റെ മുദ്രപത ത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യുവാൻ വീഴ്ച വരുത്തുന്ന 
കരാറുകാരുടെ ദർഘാസുകൾ അവ തുറക്കുമ്പോൾത്തന്നെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ നിരസിക്കുന്നതുമാണ്. കേരള 
വനംവകുപ്പിൽ ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
വനശ്രീ കോംപ്ലക്സ്, വിദ്യാനഗർ, കാസറഗോഡ്. 
Gaz . No. 1 /2018 /DTP (Forest). 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


361 


2nd JAN. 2018 ) 


FOREST DEPARTMENT 


94 


ലേല പരസ്യം 


നമ്പർ കെജിഎ4- 4030/ 2017 . 


2017 ഡിസംബർ 11. 


കാസറഗോഡ് ഡിവിഷന്റെ കീഴിലുള്ള കാസറഗോഡ് റെയിഞ്ചിലെ താഴെ ചേർത്തിരിക്കുന്ന കശുമാവ് യൂണിറ്റുകളിൽ നിന്നും 
2018 ജൂൺ 30 വരെയുള്ള കാലത്തേക്ക് കശുവണ്ടി ശേഖരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം താഴെ കാണിച്ച സ്ഥലത്തും 
തീയതിയിലും വെച്ച് കാസറഗോഡ് ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോകണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 2008 ഡിസംബർ 9- ലെ കേരള ഗസറ്റിൽ പാർട്ട് III പേജ് 474 മുതൽ 
480 വരെയുള്ള പേജുകളിൽ എ2- 9230/ 08 തീയതി 11-11 -2008 -ാം നമ്പരായി പരസ്യപ്പെടുത്തിയ ലേലനിബന്ധനകൾക്ക് വിധേയമായി 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാകുന്നു . കരാറിന്റെ കാലാവധി ഉടമ്പടി ഒപ്പ് വെക്കുന്ന തീയതി മുതൽ 30 - 6- 2018 വരെ 
ആയിരിക്കും. ഓരോ യൂണിറ്റിനും അടക്കേണ്ട നിരതദ്രവ്യം - 3, 000 ആകുന്നു . ഒരു യൂണിറ്റ് ലേലം കൊണ്ട് ആൾ വീണ്ടും 
ലേലത്തിൽ പങ്കുകൊള്ളുന്നതിന് മുമ്പ്ഓരോ യൂണിറ്റിനും മേൽ നിരക്കിൽ അഡീഷണൽ നിരതദ്രവ്യം ഒടുക്കേണ്ടതാണ്. 
ലേല ദിവസം പൊതു ഒഴിവു ദിനമായി വരികയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വെച്ച് 
ലേലം നടത്തുന്നതായിരിക്കും. 


- ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തൊട്ടു മുൻപുള്ള പ്രവൃത്തി ദിവസം 3 മണി വരെ ഓരോ യൂണിറ്റിനും പ്രത്യേകം 
സീൽ ചെയ്ത ലേല ഫോറങ്ങൾ സ്വീകരിക്കുന്നതാണ്. ലേല ഫോറങ്ങൾ കാസറഗോഡ് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൽ നിന്ന് 
നിശ്ചിത വിലയും ജി . എസ്. ടി . യും അടച്ചാൽ ലഭിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . വിളിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന തോട്ടത്തിന്റെ പേര്, യൂണിറ്റ് നമ്പർ, ഉദ്ദേശിക്കുന്ന വില എന്നിവ ലേല 
ഫോറത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


-- ഓരോ യൂണിറ്റിനും കൂടു തൽ ഉയർന്ന തുക ലേലം കൊണ്ട യാ ളുടെ പേരിൽ ലേലം താൽക്കാ ലി ക മായി 
സ്ഥിരപ്പെടുത്തുന്നതാണ്. എന്നാൽ ലേലത്തുക വകുപ്പിന് സർക്കാരിന് ലാഭകരമായി ബോധ്യപ്പെടാത്ത പക്ഷം ടി യൂണിറ്റിന്റെ ലേല 
വിൽപ്പന റദ്ദ് ചെയ്യുന്നതാണ്. ലേല ഫോറം വാങ്ങിച്ചവർ ഉൾപ്പെടെ ആർക്കും നിശ്ചിത നിരതദ്രവ്യം ഒടുക്കി ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. 


അനുബന്ധങ്ങളിൽ കാണിച്ച യൂണിറ്റുകളിൽ ഏതെങ്കിലും യൂണിറ്റിന്റെ ലേലം മുഴുവനായോ ഭാഗികമായോ നിർത്തി 
വെക്കാനുള്ള അവകാശം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നിർത്തിവെക്കുന്ന യൂണിറ്റുകളുടെ 
വിവരങ്ങൾ ലേലത്തിന് മുൻപായി അറിയിക്കുന്നതായിരിക്കും. 


ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും ശേഖരിക്കുന്ന കശുവണ്ടി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന 
ഏജൻസിക്ക് നിശ്ചിത വിലയ്ക്ക് കൊടുക്കുവാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ്. 


- ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന യാൾ അ യാളുടെ പേരും വിലാസവും ഒപ്പും അതാത് വില്ലേജാഫീ സ റിൽ നിന്ന് 
സാക്ഷ്യപ്പെടുത്തിയതോ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡിന്റെയോ, ഫോട്ടോ പതിച്ച ഡവിംഗ് 
ലൈസൻസ്, ഇന്ത്യൻ പാസ്പോർട്ട് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയോ കൊണ്ടുവരേണ്ടതും ആദായ നികുതി വകുപ്പ് 
അനുവദിക്കുന്ന പാൻകാർഡിന്റെ പകർപ്പും നിരതദ്രവ്യം അടയ്ക്കുന്നതിന് മുൻപായി ലേലം നടത്തുന്ന ഓഫീസറുടെമുൻപാകെ 
ഹാജരാക്കേണ്ടതുമാണ്. ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോകോപ്പി ഹാജരാക്കാത്തവരെ നിരതദ്രവ്യം അടയ്ക്കാനോ 
ലേലത്തിൽ പങ്കെടുക്കാനോ അനുവദിക്കുന്നതല്ല. പാൻകാർഡ് ഹാജരാക്കാത്തവരിൽ നിന്ന് അധികരിച്ച നിരക്കിൽ ( 20 % ) 
ആദായ നികുതി ഈടാക്കുന്നതായിരിക്കും. 


കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസിലോ ഈ ആഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. ലേലം സംബന്ധിച്ച് 
നിബന്ധനകൾ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഫോൺ നമ്പർ : 04994 256119 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഫോൺ നമ്പർ : 04994 225072 


റെയിഞ്ചാഫീസിന്റെ പേര് - കാസറഗോഡ് 


യൂണിറ്റ്/ പ്ലോട്ട് 22 എണ്ണം 


ലേല തീയതി, സമയം, സ്ഥലം 9 - 1- 2018 , 11.30 മണി, കാസറഗോഡ് റെയിഞ്ചാഫീസിൽ വെച്ച്. 


പുനർ ലേല തീയതി, സമയം, സ്ഥലം 16 - 1- 2018 , 11.30 മണി, കാസറഗോഡ് റെയിഞ്ചാഫീസിൽ വെച്ച്. 


അടുത്ത പുനർലേല തീയതി, സമയം, സ്ഥലം 23 -1- 2018 , 11.30 മണി, കാസറഗോഡ് റെയിഞ്ചാഫീസിൽ വെച്ച്. 


വീഴ്ച വരുത്തിയ ലേലക്കാരന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ പുനർലേലം ആവശ്യമാണെങ്കിൽ തീയതി, സമയം, 
സ്ഥലം 15- 2 - 2018, 11.30 മണി, കാസറഗോഡ് റെയിഞ്ചാഫീസിൽ വെച്ച്. 


362 


2nd JAN, 2018] 


FOREST DEPARTMENT 


95 


നിബന്ധനകൾ 


1. ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് അടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും 
- സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. 


2. ലേലത്തിൽ പങ്കെടുക്കു ന്നവർ ലേലദിവസം ലേലത്തിന് മുമ്പായി കശുവണ്ടി ശേഖരണത്തിന് ഓരോയൂണിറ്റിനും 
- 3, 000 വീതം നിര ത ദ്രവ്യം കെട്ടി വ യ് ക്കേ ണ്ടതും ലേല വിജ്ഞാ പ ന ത്തിലെ വ്യവസ്ഥകൾ അംഗീക രിച്ചതായി 
ഒപ്പിടേണ്ടതുമാണ്. 
3. ലേലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവത്തി ദിവസം 3 മണിവരെ ഓരോയൂണിറ്റിനും പ്രത്യേകം 
സീൽ ചെയ്ത ലേലപേപ്പറുകൾ സ്വീകരിക്കുന്നതാണ്. ലേല ഫോറത്തിന്റെ കൂടെ നിശ്ചിത തുകയ്ക്കുള്ള നിരതദ്രവ്യവും 
- 200- ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ലേല ഫോറങ്ങൾ കാസറഗോഡ് റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസറിൽനിന്നും ലേല ദിവസത്തിനു തൊട്ടുമുമ്പുള്ള പ്രവൃത്തി ദിവസം ഒരുമണിവരെ നിശ്ചിത വിലയും വിൽപ്പന 
നികുതിയും അടച്ചാൽ ലഭിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ലേലപേപ്പറുകൾ പരിഗണിക്കുന്നതല്ല . 
വിളിച്ചെടുക്കാനുദ്ദേശിക്കുന്ന കശുവണ്ടി തോട്ടത്തിന്റെ പേരും യൂണിറ്റ് നമ്പർ, ഉദ്ദേശിക്കുന്ന വില എന്നിവയും ലേലത്തിൽ 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോയൂണിറ്റിനും ഏറ്റവും ഉയർന്ന തുക ലേലം കൊണ്ടയാളുടെ പേരിൽ ലേലം 
താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ലേലത്തുക വകുപ്പിന് സർക്കാരിന് 
ലാഭകരമായി ബോദ്ധ്യപ്പെടാത്തപക്ഷം ടി യൂണിറ്റിന്റെ ലേല വിൽപ്പന റദ്ദ് ചെയ്യുന്നതാണ്. ലേല ഫോറം വാങ്ങിച്ചവർ 
ഉൾപ്പെടെ ആർക്കും നിശ്ചിത തുക നിരതദ്രവ്യം ഒടുക്കി ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
4. ലേലത്തിൽ പങ്കുകൊള്ളുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റും 
( ആറു മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങിയത്) ആദായ നികുതി വകുപ്പ് അനുവദിക്കുന്ന 
പാൻകാർഡിന്റെ പകർപ്പും നിരതദ്രവ്യം കെട്ടിവെക്കുന്നതിന് മുൻപായി ഹാജരാക്കേണ്ടതാണ്. ഇപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കുകൊള്ളാൻ അനുവദിക്കുന്നതല്ല. 


5. ലേല ത്തി നു ശേഷം യാതൊരു തരത്തിലുള്ള പരാതികളും പരിഗണിക്കു ന്ന തില്ല എന്ന തി നാൽ പങ്കു കൊള്ളുന്ന വർ 

ലേലത്തിനുമുമ്പ് തോട്ടങ്ങൾ പരിശോധിച്ച് വിളവുകളുടെ തരവും ഗുണവും മറ്റും നല്ലതുപോലെ ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
6. ലേലത്തിൽ വയ്ക്കുന്നയൂണിറ്റിന്റെ ചാർജ്ജ് വഹിക്കുന്നതും അവ നിയന്ത്രിക്കുന്നതും ആയ സർക്കാർ സേവകന്റെ 

ബന്ധുക്കൾക്ക് ലേലത്തിൽ പങ്കെടുക്കുവാനോ കരാർ എടുക്കുവാനോ പാടില്ല . 
കുറിപ്പ്: ഇതുപ്രകാരം ബന്ധുക്കൾ എന്നതിന് വിവക്ഷം അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി, സഹോദരൻ, സഹോദരി, നേരമ്മാവൻ, 

അനന്തരവൻ, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛൻ, മരുമകൻ തുടങ്ങിയ 31- 1 - 1967 - ലെ ജി . ഒ. ( എം എസ്.) 
3/ പി . എൻ. നമ്പർ സർക്കാർ ഉത്തരവിൽ വിവരിക്കുന്നതാണ്. 


7 . ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം 

അംഗീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം കാസറഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. ലേലം നടത്തുന്നത് സംബന്ധിച്ചോ ഏതെങ്കിലും വ്യവസ്ഥകളുടെ വ്യാഖ്യാനം സംബന്ധിച്ചോ വല്ല 

പരാതികളും ഉൽഭവിക്കുകയാണെങ്കിൽ അതുസംബന്ധിച്ച് ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെതീരുമാനം അന്തിമമായിരിക്കും. 
8. ഓരോയൂണിറ്റ് ലേലംകൊണ്ട ആളും ലേലത്തുക = 10,000 - മോ അതിൽ കുറവോആണെങ്കിൽ മുഴുവൻ തുകയും 
- 10, 000 - ൽ കൂടുതലാണെങ്കിൽ ചുരുങ്ങിയത് - 10 ,000 - മോ ലേലത്തുകയുടെമൂന്നിൽഒന്നോ ഏതാണ് കൂടുതൽ അത് 
നിരതദ്രവ്യം ഉൾപ്പെടെ കെട്ടിവയ്ക്കേണ്ടതാണ്. ഇതിനു വീഴ്ചവരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
കശു വണ്ടി ശേഖ രി ക്കു ന്ന തിനുള്ള അ വ കാശം വീഴ്ച ക്കാ രന്റെ നഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ പുനർ ലേലം 
നടത്തുന്നതുമായിരിക്കും. അങ്ങനെയുള്ള ലേലത്തിൽ വീഴ്ചക്കാരനെ പുനർ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 
ലേലത്തിൽ പരാജയപ്പെട്ടവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടനെ അവർക്ക് തിരിച്ചുനൽകുന്നതായിരിക്കും. 


9. ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലംകൊണ്ട് ആളിനെ അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി 
മുഴുവൻ ലേലത്തുകയും നിയമാനുസൃതമായ നികുതികളും ലേലത്തുകയുടെ 10 % വരുന്ന സെക്യൂരിറ്റി തുകയും കുറഞ്ഞത് 
- 500 അടച്ച് മുഴുവൻ തുകയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി | 200 - ന്റെ മുദ്രപത്രത്തിൽ നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി ഉടമ്പടി ഒപ്പ് വയ്ക്കേണ്ടതാണ്. 


10. തക്കതായ കാരണമുണ്ടെങ്കിൽ 15 ദിവസത്തിനകം പ്രസ്തുത തുകകൾ അടയ്ക്കുന്നതിനും കരാർ ഒപ്പ് വയ്ക്കുന്നതിനും 

സാധിക്കാതെ വന്നാൽ ആയതിന് 18 % പലിശയോടു കൂടി 15 ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അനുവദിക്കാവുന്നതാണ്. ഇപ്രകാരം ദിവസം ഒന്നിന് - 25 വച്ച് പിഴ ഈടാക്കുന്നതുമാണ്. 


11. പ്രസ്തുത കാലാവധിക്കകം പ്രസ്തുത തുക അടയ്ക്കാൻ വീഴ്ചവരുത്തിയാൽ 24 % പലിശയോടുകൂടി 15 ദിവസം കൂടി 
- കണ്ണൂർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് യുക്തമാണെന്ന് തോന്നുന്നപക്ഷം അനുവദിക്കാവുന്നതാണ്. 


12 . പ്രസ്തുത തുക അടയ്ക്കുകയും ഉടമ്പടി വയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് - 10 വച്ച് പിഴ 

ഈടാക്കി ഉടമ്പടി വയ്ക്കുന്നതിന് 15 ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് അനുവദിക്കാവുന്നതാണ്. 


363 


2nd JAN. 2018 ] 


FOREST DEPARTMENT 


| 96 


13. പ്രസ്തുത കാലാ വധിക്കകം പ്രസ്തുത തുകകൾ അടയ്ക്കാൻ വീഴ്ചവരു ത്തുന്നപക്ഷം ലേലം കൊണ്ടയാളുടെ 

നഷ്ടോത്തര വാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതും അതിൽനിന്നുണ്ടാകുന്ന നഷ്ടത്തിനും ആദ്യ ലേലക്കാരൻ 
ഉത്തരവാദിയാകുന്നതും ലാഭം കിട്ടിയാൽ ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുന്ന തുക കുടിശ്ശികയായി പരിഗണിച്ച് 
നിശ്ചിത തീയതിക്കകം ഒടുക്കിയില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ചോ യുക്തമായ മറ്റു 
മാർഗ്ഗങ്ങളിലൂടെയോ ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 


14. ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലം കൊണ്ട യാളിനെ അറിയിക്കുകയും ടിയാൻ ലേലത്തുക അടയ്ക്കുകയും 
ചെയ്തതിനുശേഷം കശുവണ്ടി ശേഖരണം ടിയാൻ നടത്താതിരിക്കുകയോ ടിയാന് നടത്താൻ സാധിക്കാതിരിക്കുകയോ 
ചെയ്താൽ അടച്ച ലേലത്തുക ടിയാന് തിരിച്ചു ലഭിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്ന 
തിനും യാതൊരുവിധ അവകാശവുമുണ്ടായിരിക്കുന്നതല്ല. 


15. ലേലത്തിൽ വിജയിക്കുന്ന ആൾ 9 - 3 - 1976 - ലെ കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 23 - 2 - 1976 - ലെ ജി . ഒ. ( പി ) 

62/ 76/ എ . ഡി . നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ അനുസരിക്കേണ്ടതാണ്. 


16. ലേലം കൊണ്ട ആൾ കരാറിൽ ഒപ്പു വെച്ച ശേഷം ശേഖരിക്കുന്ന കശുവണ്ടി മുഴുവൻ 1976 - ലെ കേരള അസംസ്കൃത 

കശുവണ്ടി ( വിതരണവും വിപണനവും) ഉത്തരവ് പ്രകാരം കേരള ഗവൺമെന്റ് കശുവണ്ടികുത്തക സംഭരണത്തിനും 
അതാത് കാലത്ത് നിശ്ചയിക്കുന്നതും ഏജൻസിക്കും സർക്കാർ അപ്പോൾ നിശ്ചയിക്കുന്ന വില നിരക്ക് അനുസരിച്ച് 
വിൽക്കേണ്ടതാണ്. 


17. നേഴ്സറികൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള പക്ഷം കശുമാവ് തോട്ടങ്ങളിൽ നിന്ന് നല്ലതരം കശുവണ്ടി വിത്തുകൾ 

അംഗീകൃത വില നൽകി തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം വനംവകുപ്പിന് ഉണ്ടായിരിക്കും. 


18 . കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാരൻ തന്നെ 

വെട്ടി നീക്കം ചെയ്തിരിക്കണം. തോട്ടത്തിൽ യാതൊരു കാരണവശാലും കളപിടിക്കാതെ നോക്കി സംരക്ഷിക്കേണ്ടത് 
കരാറുകാരന്റെ ചുമതലയാണ്. കാട്ടുതീമൂലമോഉണക്കുമൂലമോമറ്റ് വല്ലവിധത്തിലുള്ള കാരണങ്ങളിലൂടെയോഎന്തെങ്കിലും 
നഷ്ടം നേരിട്ടാൽ ആയതിന് യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും കരാറുകാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


19. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ രേഖാമൂലമുള്ള അനുവാദം കൂടാതെ പാട്ടത്തിനെടുത്ത സ്ഥലംമറ്റൊരാൾക്ക് കൈമാറ്റം 

ചെയ്യു വാനോ സ്ഥലം മുഴു വ നായോ ഭാഗി ക മായോ ഏൽപ്പിച്ചു കൊടു ക്കു വാനോ പാടു ള്ള ത ല്ല . അങ്ങനെ 
നൽകാനുള്ള അപേക്ഷ യാതൊരു കാരണവും കാണിക്കാതെ തള്ളാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കും. 


20. മുകളിൽ 8 -ാം നമ്പർ വ്യവസ്ഥയിൽ നിബന്ധനകൾ പൂർത്തീകരിച്ചതിനുശേഷം കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിന്നും രേഖാമൂലമുള്ള അനു വാദം വാങ്ങി യ തിനുശേഷം മാത്രമേ ലേല ക്കാ രൻ പാട്ട സ്ഥലത്തു 
പ്രവേശിക്കുവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള അംഗീകാരം കിട്ടുന്നതിനുമുമ്പ് സ്ഥലത്ത് പ്രവേശിക്കുന്നത് കയ്യേറ്റമായി 
കണ ക്കാ ക്കു കയും അതിന് ലേല ക്കാ രന് എതിരെ കേരള വന നിയമ പ്രകാരം പാസിക ഷൻ നട പടികൾ 
കൈക്കൊള്ളുന്നതുമായിരിക്കും. 


21. ലേലവില - 1,000- ന് മുകളിലും - 5,000 - ൽ താഴെയും ആണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മടക്കി കിട്ടുന്നതിന് വിൽപ്പന 

നികുതിയോടൊപ്പം കാർഷിക നികുതിയുടെയും ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ലേലസംഖ്യ - 5, 000 - മോ 
അതിനുമുകളിലോ ആണെങ്കിൽ വിൽപ്പന നികുതിയുടെയും കാർഷികാദായ നികുതിയുടെ പുറമേ ആദായ നികുതിയു 
ടെയും ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. കേസ് സംബന്ധിച്ച് വല്ല കുടിശ്ശികകളുംഉണ്ടെങ്കിൽ ആയത് 
സെക്യൂരിറ്റി തുകയിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. കരാറുകാരൻ കേരള സംസ്ഥാനത്തിന് പുറത്ത് ബിസിനസ്സ് 
ചെയ്യുന്ന ആളാണെങ്കിൽ ആദായ നികുതിക്ക് ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതി. 


22. വല്ല കാരണവശാലും കരാർ റദ്ദാക്കേണ്ടി വരുന്നതാകയാൽ മുകളിൽ വിവരിച്ച പ്രകാരമുള്ള പിഴകൾക്ക് പുറമെ 
കരാ റു കാ രനോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തിയ ഏജന്റാ കരാർ റദ്ദാക്കിയ തീയ തിക്കോ അതിനുമുമ്പോ 
ശേഖരിച്ചിട്ടുള്ളതും നീക്കംചെയ്യാതെ സ്ഥലത്തുകിടക്കു ന്ന തുമായ എല്ലാ ഉൽപ്പന്നങ്ങളും കസ്റ്റഡിയിൽ എടുത്ത് 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതുമായിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിൽ കരാറുകാരന് യാതൊരു നഷ്ടപരിഹാരത്തിനോ 

അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റു കിട്ടുന്ന തുകയ്ക്കോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
23. കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും പണിക്കാരും കേരളാ ഫോറസ്റ്റ് നിയമത്തിലെ എല്ലാ നിയമങ്ങളും 

നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ 
കാട്ടു തീയിൽ നിന്നും മറ്റും വന സം രക്ഷ ണ ത്തിനും പാട്ട സ്ഥലത്തോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന 

വനകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകേണ്ടതാണ്. 
24. ഉൽപ്പ ന്ന ങ്ങ ൾ പാട്ട സ്ഥലത്തു നിന്നും നീക്കം ചെയ്യു ന്ന തിന് ആ വ ശ്യ മായ പാസ്സ് ഡിപ്പാർട്ടു മെന്റിൽനിന്നും 

നൽകുന്നതായിരിക്കും. ശേഖരിക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കരാറുകാരൻ നൽകുന്നത് മാസാന്ത്യ കണക്കുകളിൽ 
കാണിക്കുന്നത് ഡിപ്പാർട്ടുമെന്റിൽ നൽകുന്ന പാസ്സുകളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പാട്ടസ്ഥലത്തിന് പുറമെയുള്ള 
വനങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുവാൻ കരാറുകാരനെ അനുവദിക്കുന്നതല്ല. കരാർ സ്ഥലത്തു നിന്നും 
സാധനങ്ങൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ നീക്കം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. 


ന്ന ങ്ങൾ ശേ പാസ്സുകളുമായി ബജറുകാരൻ നൽകിയിപ്പാർട്ടു മെന്റിൽ നി 


364 


2nd JAN. 2018] 


FOREST DEPARTMENT 


97 


25. നിയമാനുസൃതമായി ലേലത്തിനുശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവ സ്വീകരിച്ച് നിയമാനുസൃതമായ 

നടപടികൾ അതിൻമേൽ കൈക്കൊള്ളുന്നതായിരിക്കും. 
26. കരാറുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം ടിയാന്റെ കൂലിക്കാരെ താമസിപ്പിക്കുന്നതിനും കശുവണ്ടി സൂക്ഷിക്കുന്നതിനും 45 സ്ക്വയർ 

മീറ്റ റിന് - 5 പ്രകാരം ഒരു ഷെഡ് കൂപ്പി നു ള്ളിൽ പണി യു ന്ന തിന് സ്ഥലം അ നു വ ദി ക്കു ന്ന താ ണ് . ഷഡ് 
അനുവദിക്കുന്നതിനുള്ള അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്ക് മുമ്പായി 
ഷെഡ് കരാറുകാരൻ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ആയത് പൊളിച്ചു 
നീക്കംചെയ്യുന്നതും അതിനുവരുന്ന ചെലവ് കരാറുകാരനിൽ നിന്നും പിടിച്ചെടുക്കുന്നതുമായിരിക്കും. ഷെഡ്പണിയുന്നതിനുള്ള 
സാധ ന ങ്ങൾ നില വിലുള്ള സീനിയ റേജ് റേറ്റ് പ്രകാരം കാട്ടിൽ നിന്നും സൗകര്യമുള്ളപക്ഷം ശേഖ രി ക്കു വാൻ 

അനുവദിക്കുന്നതാണ്. 
27. കരാർ കാലാവധി തീരുന്നതു വരെ ഓരോ യൂണിറ്റിലെയും വീഡിംഗ് പ്രവൃത്തി ടി യൂണിറ്റുകൾ ലേലത്തിനെടുത്ത 

ആളുകൾ തന്നെ സ്വന്തം ചെലവിൽ ചെയ്യേണ്ടതാണ്. 
28. ലേലത്തിനുശേഷം ലേല സംഖ്യയേക്കാൾ കൂടുതൽ വിലകൊടുക്കുവാൻ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് നൽകുന്ന 
വാഗ്ദാനങ്ങൾ താഴെപ്പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതായിരിക്കും. 
( എ ) ലേല സംഖ്യ - ഒരു ലക്ഷമോ അതിൽ കൂടുതലോആണെങ്കിൽ വാഗ്ദാന സംഖ്യ ലേല സംഖ്യയുടെ 

10 %- ത്തേക്കാൾ കുറയാൻ പാടില്ല . 
( ബി ) ലേല സംഖ്യ - 1 ലക്ഷത്തേക്കാൾ കുറവാണെങ്കിൽ വാഗ്ദാന സംഖ്യലേല സംഖ്യയുടെ 20 %- ൽ കുറയാൻ പാടില്ല . 
( സി ) ലേലക്കാരൻ, ലേല ദിവസം കെട്ടിയ സംഖ്യയുടെ ഇരട്ടി സംഖ്യ ജാമ്യമായി അടയ്ക്കേണ്ടതാണ്. 

ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം വാഗ്ദാനം ( പോസ്റ്റ് ഓഫർ) ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. 
( ഇ ) - വാഗ്ദാനങ്ങൾ നൽകിയ അപേക്ഷ കണക്കിലെടുത്ത് അയയ്ക്കുന്ന നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനകം ടി 

സംഖ്യ ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് ഹാജരാക്കണം. 
(എഫ്) വാഗ്ദാനക്കാരൻ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ കാസറഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പാകെ 

മേൽ നിബന്ധനകൾ സ്വീകാര്യമാണെന്ന ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
മേൽ നിബന്ധനകൾ അനുസരിച്ചാൽ ആവശ്യമായ പരസ്യം നൽകി പുനർ ലേലം നടത്തുന്നതാണ്. പുനർ 
ലേല ത്തിൽ മുൻ ലേല ത്തെ ക്കാൾ കുറഞ്ഞ സംഖ്യ മാത്രമേ ലഭിച്ചിട്ടു ള്ളു വെ ങ്കിൽ വാഗ് ദാ ന ക്കാ രന് 
നൽകുന്നതായിരിക്കും. എന്നാൽ കൂടുതൽ സംഖ്യയ്ക്ക് ലേലം നടന്നാൽ കൂടുതൽ സംഖ്യയ്ക്ക് കൊണ്ട് ആൾക്ക് 
നൽകുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ബന്ധപ്പെട്ട റെയിഞ്ച് ആഫീസിലോ അന്വേഷിച്ചാൽ 

അറിയാവുന്നതാണ്. 
29. താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന യൂണിറ്റുകളിൽ ഏതെങ്കിലും യൂണിറ്റിന്റെ ലേലം ഭാഗികമായോ മുഴുവനായോ നിർത്തി 

വയ്ക്കു ന്ന തി നുളള അധികാരവും അവകാശവും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടാ യി രിക്കു ന്നതും അങ്ങനെ 
നിർത്തിവെക്കുന്ന വിവരങ്ങൾ ലേലത്തിന് മുമ്പായി അറിയിക്കുന്നതുമാണ്. 


( ഡി) 


( ജി ) 


പട്ടിക - 1 


യൂണിറ്റ് 


റെയിഞ്ച് 


യൂണിറ്റിന്റെ വിവരണം 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


ലേലം ചെയ്യുന്ന 
തീയതി, സമയം 


കാസറഗോഡ് 


58 


1939 തോട്ടം കൂപ്പ് 6 
കാറഡുക്ക 21 ഹെക്ടർ 
1939 ,, 7 , 22 ,, 
1940 ,, 8 ,, 15 ,, - 


കാസറഗോഡ് റെയിഞ്ചാഫീസിൽ 
-- വെച്ച് 9 - 1- 2018 - ന് രാവിലെ 11.30 മണിക്ക് 


1941 


1943 


- ,, 9 ,, 21 ), 
,, 10 ,, 24 ,, 
), 11 , 21 


1944 


1945- ,, 18 (ഭാഗം) & 19 (ഭാഗം) 
കാറഡുക്ക 


1959 തോട്ടം കൂപ്പ് 19 ഭാഗം 
കാറഡുക്ക 20, 11 (ഭാഗം) 


12, 13, 14, 17 


1960 തോട്ടം കൂപ്പ് 
കാറഡുക്ക 


1959 തോട്ടം കൂപ്പ് 25 (ഭാഗം) 
മൂളിയാർ) 


Gaz. No. 1/ 2018/DTP (Forest). 


365 


FOREST DEPARTMENT 


2nd JAN, 2018 ] 

(1) (2) 


( 3) 


കാസറഗോഡ് 1941 തോട്ടം കൂപ്പ് 3 മൂളിയാർ 


കാസറഗോഡ് റെയിഞ്ചാഫീസിൽ 
വെച്ച് 9 - 1-2018 - ന് രാവിലെ 11.30 മണിക്ക് 


1945 തോട്ടം കൂപ്പ് 6 (ഭാഗം) 
1948 തോട്ടം കൂപ്പ് 7 (ഭാഗം) 


1946 , 1948, 1949, 1950 തോട്ടം 
മൂളിയാർ 


കാസറഗോഡ് റെയിഞ്ചിന്റെ 
പരധിയിൽ വരുന്ന തോട്ടങ്ങൾ 
ഒഴികെയുള്ള എല്ലാ സർക്കാർ 
വനങ്ങളിൽ നിന്നും 


1961 തോട്ടം കാറഡുക്ക 


1972 തോട്ടം കാറഡുക്ക 


1976 തോട്ടം കാറഡുക്ക 


1978 തോട്ടം കാറഡുക്ക 


152 . 72 


1978 തോട്ടം കാറഡുക്ക് 


31.15 


1978 തോട്ടം മൂളിയാർ 


132 . 490 


1980 തോട്ടം കാറഡുക്ക , മൂളിയാർ 


90 .75 


1981 തോട്ടം 1939 തോട്ടത്തിൽ 


52 


വീണ്ടും നട്ടുപിടിപ്പിച്ചത്, കാറഡുക്ക 


57 


1981 തോട്ടം കാറഡുക്ക & 1940 
തോട്ടത്തിൽ വീണ്ടും നട്ടുപിടിപ്പിച്ചത് 


1981 തോട്ടം 1942 , 1944 തോട്ടങ്ങളുടെ 
ഭാഗത്ത്വെച്ച്പിടിപ്പിച്ചത്, കാറഡുക്ക 


5. 40 


1981 ബന്തടുക്ക 


3 .28 


1986 തോട്ടം കനകമജ് റിസർവ് 


15 


9 -1 -2018 - ലെ ലേലത്തിൽ മുകളിൽ പട്ടിക യിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും യൂണിറ്റിന് ലേലക്കാർ ഇല്ലാതെ 
വരി ക യാ ണ ങ്കിൽ പസ്തുത യൂണിറ്റുകളിലെ കശു വണ്ടി ശേഖ രിച്ച് നീക്കം ചെയ്യു ന്ന തി നുള്ള അ വ കാശം 
മേൽപ്പറ ഞ്ഞ തായ എല്ലാ നിയമ വ്യവസ്ഥകൾക്കും വിധേ യ മായി 16 - 1 - 2018 - ന് പകൽ 11 .30 മണിക്ക് കാസറഗോഡ് 
റെയിഞ്ചാഫീസിൽവെച്ച് പുനർ ലേലം ചെയ്യുന്നതായിരിക്കും. 


16 - 1- 2018 - ലെ പുനർ ലേലത്തിൽ വെച്ച്ഏതെങ്കിലും യൂണിറ്റിന് ലേലക്കാരൻ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രസ്തുത 
യൂണിറ്റുകളിലെ കശു വണ്ടി ശ ഖ രിച്ച് നീക്കം ചെയ്യു ന്ന തി നുള്ള അ വ കാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ 
വ്യവസ്ഥകൾക്കും വിധേയമായി 23 - 1- 2018 - ന് പകൽ 11.30 മണിക്ക് കാസറഗോഡ് റെയിഞ്ച് ആഫീസിൽവെച്ച് വീണ്ടും ലേലം ചെയ്യു 
ന്നതായിരിക്കും. ലേലക്കാരൻ യഥാസമയം പണമടച്ച് കരാർ ഒപ്പ് വെച്ചില്ലെങ്കിൽ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
15 - 2 - 2018 - ന് 11. 30 മണിക്ക് വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 


നിരതദ്രവ്യം 


3,000 . 


ലേല ഫോറത്തിന്റെ വില - 500 + 12 % ജി . എസ്. ടി. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയം, 
കാസറഗോഡ് ഡിവിഷൻ, കാസറഗോഡ്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


366 


